ദിവ്യബോധനം ഗ്രന്ഥാവലി - 7 


സാക്ഷികളുടെ സമുഹം 


ക്രൈസ്തവ പാരമ്പര്യ ശില്പികളുടെ ജീവിതംം 
സംഭാവനകള്‍ ഏന്നിവയെക്കുറിച്ചൊരു പഠനം 


ഫാ. ദഡ്ഥാ. ഒജക്കാബ്ച്‌ കുമുരൃയണ്‍ 


ദിവ്യബോധനം പണ്ണിക്കേഷന്‍സ്‌ 


ഓാര്‍ത്ത ഡോക്സ്‌ സെമിനാരി 
കോട്ടയം - 686 001 


വിലം 50.00 


[[:10:17: 


ടദിഭ്ലിദ്ധധ ടദണഠഠ0ന 
(൧൧0 നഅഅറ്ധധ്ന 1 0ധിദ്ദ ഠ്‌ന൯൦ ന്ടബ്ിഠ്ഠന) 


5. 0. ൭9000 (ഡ്രിഥ .2.., 8.2. 0.1൩. ൧.1൩. 
്രാ॥ട1900)/ : ഥഗുദ്ധാന്ന്നന ലാ॥॥611005 


0ന്ഥാഠണ്ന, ൧08. 98, ധ്ദൃ്ണ 
11: 0481 - 2566 526 


൧30ഥാിടരിടാ : 960. 1985 

07001000 : 14൭ 2013 

(ഠലുന്ന്്്ഭടഡാ 

പ്ധന്ഥല 0 000165 : 2000 

81806 31 : റന്ാഠോലന്ന്ഥ ഒണ്‍ 0നല ഗ്ന ഠാ 
൧.1. & നന്നു : ടല സ്്ഥാധടം, രദൃദണ 


0: ൯5. 50/- 


പ്രസ്‌താവന 


സഭാംഗങ്ങള്‍ക്കുവേണ്ടി ഓര്‍ത്തഡോക്സ്‌ വൈദിക സെമിനാരി അവ 
തരിപ്പിക്കുന്ന ഒരു വിശ്വാസ പരിശീലനപദ്ധതിയാണ്‌ ദിവ്യബോധനം. 
കഴിവും താല്‍പര്യവുമുള്ള ആര്‍ക്കും സ്രതീപുരുഷ ഭേദമെന്യേ ഈ 
പദ്ധതിയില്‍ ചേരാം. 


സഭയുടെ വിശ്വാസം അറിയുന്നതിനും പുലര്‍ത്തുന്നതിനും അടുത്ത 
തലമുറയ്ക്കു പകര്‍ന്നുകൊടുക്കുന്നതിനുമുള്ള ചുമതല വൈദികര്‍ക്കു 
മാത്രമുള്ളതല്ല. സഭ മുഴുവന്റെയും കൂടിയുള്ള ഉത്തരവാദിത്വമാണിത്‌. 
അത്മായക്കാരായ സ്ത്രീകള്‍ക്കും പുരുഷന്മാര്‍ക്കും വളരെ വലിയ പങ്കാ 
ണുള്ളത്‌, ഈ ചുമതല കാര്യക്ഷമമായി നിര്‍വഹിക്കുന്നതില്‍. 


യുക്തിചിന്തയുടെ ഈ കാലയളവില്‍ സത്യവിശ്വാസം നിലനിര്‍ത്ത 
ണമെങ്കില്‍, ആരാധനയിലും സത്ൃത്തിലും സ്നേഹത്തിലും അധിഷ്ഠി 
തമായ ഓര്‍ത്തഡോക്സ്‌ വിശ്വാസത്തെ ബുദ്ധിപരമായിക്കൂടെ സ്വായ 
ത്തമാക്കേണ്ടുന്നയാവശ്യം സഭാംഗങ്ങള്‍ക്കെല്ലാവര്‍ക്കുമുണ്ട്‌. 


പ്രത്യേകിച്ചും സണ്ടേസ്‌കൂള്‍ അദ്ധ്യാപകര്‍, മര്‍ത്തമറിയം സമാജ 
പ്രവര്‍ത്തകര്‍, യുവജന പ്രസ്ഥാനത്തിലും വിദ്യാര്‍ത്ഥി പ്രസ്ഥാനത്തിലും 
നേതൃത്വം നല്‍കുന്നവര്‍, മുതലായ നേതൃത്വ നിരയിലുള്ള അത്മായര്‍ക്ക്‌ 
വിശ്വാസപഠനം പ്രത്യേകമായി ആവശ്യമാണ്‌. 


ഭക്തിയോടും വിശ്വാസത്തോടുംകൂടിയുള്ള സത്യാരാധനയും ക്രിസ്തു 
വിന്റെ മനുഷ്യസ്നേഹത്തിന്റെ മൂര്‍ത്തീകരണവുമാണ്‌ സഭയുടെ രണ്ടു 
പ്രധാന ചുമതലകള്‍. ഇവ രണ്ടും ശരിയായി നിര്‍വഹിക്കണമെങ്കില്‍ 
സഭാപാരമ്പര്യത്തിലെ ഗാഡ്മമായ ഉപരിജ്ഞാനത്തിന്റെ താഴ്‌ന്ന പടിക 
ളിലേക്കെങ്കിലും വിശ്വാസികള്‍ കടന്നുവരാതെ, വിശ്വാസകാര്യങ്ങള്‍ 
വൈദികര്‍ക്കു മാത്രമായി വിട്ടുകൊടുക്കുന്നതു ഓര്‍ത്തഡോക്സ്‌ പാര 
മ്പര്യത്തിനു നിരക്കാത്തതാണ്‌. മുറോനഭിഷേകംമൂലം പരിശുദ്ധാത്മാ 
വിനെ പ്രാപിച്ചിട്ടുള്ള എല്ലാ സത്യവിശ്വാസികള്‍ക്കും, ആരാധനയിലും 
മനുഷ്യസേവനത്തിലും കൂടിയുള്ള തങ്ങളുടെ ക്രിസ്തീയ ധര്‍മനിര്‍വൃവഹ 
ണത്തിന്‌ ഈ പദ്ധതി സഹായകമായിത്തീരട്ടെ. ദൈവത്തിന്റെ പരിശു 
ദ്ധാത്മാവ്‌ നമ്മുടെ സ്നേഹം നിറഞ്ഞ ജനങ്ങളെ തന്റെ പ്രത്യേക 
കരുണയാല്‍ കടാക്ഷിച്ച്‌ അവര്‍ക്കു ദിവ്യബോധനം നല്‍കാന്‍ ഈ 
പദ്ധതി ഉപയോഗിക്കുമാറാകട്ടെ. 


ഡോ. യൂഹാനോന്‍ മാര്‍ ദീയസക്കോറോസ്‌ മ്രെതാപ്പോലീത്താ 


കോട്ടയം കു 
(പ്രസിഡന്റ്‌, ദിവ്യബോധനം?) 


20-02 - 2013 


വാങ്മുഖം 


ക്രൈസ്തവ പാരമ്പര്യത്തെ “നട്ടവരും നനച്ചവരും” മുതല്‍ ഇന്ന 
യോളം അതിന്റെ അംഗങ്ങളായവരെല്ലാം ഒരര്‍ത്ഥത്തില്‍ “സഭാപാരമ്പര്യ 
ശില്പികളാ” ണ്‌. എന്നാല്‍ ചിലരുടെ ജീവിതവും സംഭാവനകളും 
പ്രത്യേകം ശ്രദ്ധേയമാണ്‌. അവരില്‍ നിന്ന്‌ തെരഞ്ഞെടുക്കപ്പെട്ട ചില 
ജീവിതങ്ങളും സംഭാവനകളുമാണ്‌ ഈ ലഘു പഠനത്തിന്റെ വിഷയം. 
ഇപ്രകാരമുള്ള പഠനങ്ങളുടെ പ്രധാന ലക്ഷ്യം, ഭൂതകാലത്തിന്റെ ബലി 
ഷ്ഠമായ അടിസ്ഥാനത്തില്‍ വര്‍ത്തമാനത്തെയും ഭാവിയെയും ദൈവാ 
ത്മസഹായത്താല്‍ രൂപപ്പെടുത്തുവാന്‍ പ്രാപ്തരാവുകയെന്നതാണ്‌. ഈ 
ആഹ്വാനം തന്നെയാണ്‌ എബ്രായ ലേഖനത്തിലും നാം കേള്‍ക്കുന്നത്‌. 
“സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്കു ചുറ്റും നില്‍ക്കുന്ന 
തുകൊണ്ട്‌ സകല ഭാരവും മുറുകെപ്പറ്റുന്ന പാപവും വിട്ടു നമുക്കു മുമ്പില്‍ 
വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക” (എബ്രാ. 12:1). 


“സാക്ഷികളുടെ സമൂഹ ത്തെ മലങ്കരസഭാംഗങ്ങള്‍ പരിചയപ്പെടേ 
ണ്ടതു മൂന്നു പശ്ചാത്തലങ്ങളിലാണ്‌. 1. കല്‍ക്കദോന്യ സുന്നഹദോസിനു 
മുമ്പു വരെയുള്ള ആകമാന ക്രൈസ്തവ പാരമ്പര്യം. 2. ഒന്നാം നൂറ്റാണ്ടു 
മുതലുള്ള ഭാരത സഭാപാരമ്പര്യം. 3. സുറിയാനി സഭാപാരമ്പര്യം. 
“സാക്ഷികളുടെ സമൂഹ ത്തിന്റെ ഒന്നാം ഭാഗമായ ഈ ഗ്രന്ഥത്തില്‍, 
ആദ്യത്തെ പശ്ചാത്തലത്തെ മാര്രമാണ്‌ കൈകാര്യം ചെയ്യുന്നത്‌. രണ്ടും 
മൂന്നും പശ്ചാത്തലങ്ങളെക്കുറിച്ച്‌, സാക്ഷികളുടെ സമൂഹം” രണ്ടാം ഭാഗ 
ത്തില്‍ ചര്‍ച്ച ചെയ്യുവാന്‍ ആഗ്രഹിക്കുന്നു. 


“സാക്ഷികളുടെ സമൂഹ ത്തിലേക്ക്‌ നമുക്കൊന്നു കടന്നുചെല്ലാം. ഭൂരി 
പക്ഷം സാക്ഷികളും പരിചിതര്‍ തന്നെയായിരിക്കും. അല്പം ചില വിശ 
ദാംശങ്ങളിലാണു പുതിയതു വല്ലതും കാണുന്നത്‌. അഭ്യാസങ്ങളിലെ 
ചോദ്യങ്ങള്‍ക്കെല്ലാം തന്നെ പാഠങ്ങളില്‍ ഉത്തരം ലഭ്യമാണ്‌. “ദിവ്യബോ 
ധനം" പഠനപരിപാടിക്കുവേണ്ടി ഈ ലഘുഗ്രന്ഥം സവിനയം സമര്‍പ്പി 
ക്കുന്നു. 


ഫാ. ഡോ. ജേക്കബ്‌ കുര്യന്‍ 


മറുരൂപപ്പെരുന്നാള്‍, 1985 


ഉള്ളടക്കം 


പ്രസ്താവന 


വാങ്മുഖം 


യൂണിറ്റ്‌ 1 
നട്ടവരും നനച്ചവരും 


1, സഭാ പാരമ്പര്യവും പാരമ്പര്യ ശില്‍പികളും 


മം ദൈവമാതാവായ വി. കന്യകമറിയാം 
3. അപ്പൊസ്തലന്മാര്‍ - ഭാഗം 1 
4. അപ്പൊസ്തലന്മാര്‍ - ഭാഗം 2 
5. അപ്പൊസ്തലന്മാര്‍ - ഭാഗം 3 
6. വി. പൌലൂസ്‌ 
യൂണിറ്റ്‌ 2 


വളര്‍ച്ചയുടെ നാളുകളില്‍ 


1. അപ്പൊസ്തലിക പിതാക്കന്മാര്‍ - ഭാഗം 1 

2. അപ്പൊസ്തലിക പിതാക്കന്മാര്‍ - ഭാഗം 2 

3. അപ്പോക്രീഫല്‍ സാഹിത്യം 

4. ആദിമസഭാ രക്തസാക്ഷികള്‍ 

5. ആദ്യകാല വിശ്വാസ സമര്‍ത്ഥകര്‍ 

6. ആദ്യകാല അബദ്ധോപദേശങ്ങള്‍ക്കെതിരെ 
യൂണിറ്റ്‌ ദ 


44 


ടി 


56 


62 


66 


72 


വ്യാഖ്യാതാക്കള്‍: പാശ്ചാത്യ പൌരസ്ത്യ പാരമ്പര്യങ്ങളില്‍ 


1. ഹിപ്പോലിറ്റസ്‌, തെര്‍ത്തുല്യന്‍, സിപ്രിയന്‍ 


2. അലക്സ്രന്രിയായിലെ ക്ലിമ്മീസും ഒരിജനും 


3. അലകസ്രനത്രിയായിലെ ദീവന്നാസ്യോസ്‌, 


76 


81 


സാക്ഷികളുടെ സമൂഹം 


അത്ഭുതപ്രവര്‍ത്തകനായ ഗ്രിഗോറിയോസ്‌ 86 
പാലസ്തീനിയൻ പൈതൃകം 90 
വി. അത്താനാസ്യോസ്‌ 93 


അറിയൂസിനെതിരെ പാശ്ചാത്യര്‍: ഹിലരിയും അംബ്രോസും 98 


യൂണിറ്റ്‌ 4 


താപസന്മാരും വിശ്വാസ ധീരന്മാരും 
പാശ്ചാത്യ - പൌരസ്ത്യ പാരമ്പര്യങ്ങളില്‍ 


ചില സന്യാസ നേതാക്കള്‍ - ഭാഗം 1 103 
ചില സന്യാസ നേതാക്കള്‍ - ഭാഗം 2 112 
നാസിയാന്‍സിലെ വി. ഗ്രിഗോറിയോസ്‌ 118 


നിസായിലെ വി. ഗ്രിഗോറിയോസ്‌ 
സ്വര്‍ണ്ണനാവുകാരന്‍ ഈവാനിയോസ്‌ 121 


യേറുശലേമിലെ കുറിലോസ്‌, 
അലകസ്രന്ത്രിയായിലെ കൂറിലോസ്‌ 127 


ജെറോം, ആഗസ്തീനോസ്‌ 131 


ഉള്ള ടക്കം 


സഭാപാരമ്പര്യം 
വി. കന്യകമറിയാം 

വി. പത്രോസ്‌ 

വി. യാക്കോബ്‌ 

വി. യോഹന്നാന്‍ 

വി. അന്ത്രയോസ്‌ 

വി. ഫിലിപ്പോസ്‌ 

വി. ബര്‍ത്തുല്‍മായി 

വി. തോമസ്‌ 

വി. മത്തായി 

അല്‍ഫായിയുടെ മകന്‍ വി. യാക്കോബ്‌ 
തീക്ഷ്ണവാനായ വി. ശീമോന്‍ 

വി. യൂദാ (യഹൂദ) 

വി. മത്ഥിയാസ്‌ 

വി. പൌലൂസ്‌ 

റോമിലെ ക്ലിമ്മീസ്‌ 

അന്ത്യോഖ്യയിലെ വി. ഇഗ്നാത്തിയോസ്‌ 
സ്മിര്‍ണായിലെ വി. പോളിക്കര്‍പ്പോസ്‌ 
ഡിഡാക്കേ 

ബര്‍ന്നബാസിന്റെ ലേഖനം 
ഹെര്‍മാസിന്റെ “ഇടയന്‍” 
ഹിയൊരാപ്പൊലീസിലെ പാപ്പിയാസ്‌ 
അപ്പോക്രീഫല്‍ സാഹിത്യം 
ബ്ലാന്‍ഡിനയും പൊന്തിക്കസും 


പെര്‍പെച്ച്വായും, ഫെലിസിറ്റാസും, സാത്തുറൂസും 


ക്വാരഡാത്തൂസ്‌ 

ആതന്‍സിലെ അരിസ്തിദെസ്‌ 
താസ്യന്‍ 

അഥനാഗോറോസ്‌ 
തെയോഫിലോസ്‌ 

യുസ്തിനോസ്‌ (ജസ്റ്റിന്‍ മാര്‍ട്ടിയര്‍) 


സാക്ഷികളുടെ സമൂഹം 


സര്‍ദീസിലെ മിലിത്തൂസ്‌ 
കൊരിന്തിലെ ദീവന്നാസ്യോസ്‌ 
അന്ത്യോഖ്യയിലെ സെറാപ്പിയന്‍ 
ഹെഗസിപ്പസ്‌ 

ഐറേനിയസ്‌ 

ഹിപ്പോലിറ്റസ്‌ 

തെര്‍ത്തുല്യന്‍ 

സിപ്രിയന്‍ 

അലക്സ്രന്രിയായിലെ ക്ലിമ്മീസ്‌ 
ഒരിജന്‍ 

അലക്സ്രനത്രിയായിലെ ദീവന്നാസ്യോസ്‌ 
അത്ഭുതപ്രവര്‍ത്തകനായ ഗ്രിഗോറിയോസ്‌ 
കൈസറിയായിലെ പംഫീലുസ്‌ 
കൈസറിയായിലെ യൂസേബിയോസ്‌ 
അത്താനാസ്യോസ്‌ 

ഹിലരി 

അംബ്രോസ്‌ 

തീബ്സിലെ പൌലൂസ്‌ 
അന്തോനിയോസ്‌ 

പക്കോമിയോസ്‌ 

മക്കാറിയോസ്‌ 

അപ്രേം 

എപ്പിഫാനിയോസ്‌ 

ബസേലിയോസ്‌ 

മക്രീന 

നാസിയാന്‍സിലെ ഗ്രിഗോറിയോസ്‌ 
നിസായിലെ ഗ്രിഗോറിയോസ്‌ 
സ്വര്‍ണ്ണനാവുകാരന്‍ ഈവാനിയോസ്‌ 
യേറുശലേമിലെ കുറിലോസ്‌ 
അലകസ്ന്ത്രിയായിലെ കൂറിലോസ്‌ 
ജെറോം 

ആഗസ്തീനോസ്‌ 


ഗി 
73 
73 
74 
75 
76 
78 
79 
82 
83 
86 
88 
90 
91 
93 
98 
100 
103 
103 
106 
107 
108 
110 
112 
116 
118 
121 
124. 
127 
129 
131 
133 


യുണിറ്റ്‌ 1 
നട്ടവരും നനച്ചവരും 
പാഠ 1 


സഭാപാരമ്പരൃവും പാരമ്പരൃശില്പികളും 


പ “പാരമ്പര്യം” - ചില തെറ്റുധാരണകള്‍ ൨ സഭാപാരമ്പര്യത്തിന്റെ 
ഉള്ളടക്കം [1 സഭാപാരമ്പര്യം: രണ്ടു പ്രധാന വശങ്ങള്‍ [1 വേദപുസ്ത 
കവും പാരമ്പര്യവും 11] യേശുക്രിസ്തു: സഭാപാരമ്പര്യത്തിന്റെ ക്രേന്ദേ 
ബിന്ദു [1 സഭാപാരമ്പര്യം: മൂന്നു പ്രധാന പശ്ചാത്തലങ്ങള്‍ 11 സഭാ 
പാരമ്പര്യ ശില്പികള്‍ [1 സഭാ പാരമ്പരൃശില്പികളും “സഭാപിതാക്ക 
ന്മാരും” 1 സഭാപിതാക്കന്മാര്‍: നിഷ്കൃഷ്ടമായ സൂചന ൪ സഭാപാര 
മ്പരൃശില്പികള്‍: പുരാതന പഠനങ്ങള്‍ 1] പുതിയനിയമത്തിലുള്‍പ്പെടാത്ത 
പാരമ്പരൃശില്പികളുടെ കൃതികള്‍. 


1, പാരമ്പര്യം" ചില തെറ്റുധാരണകള്‍ 


"പാരമ്പര്യം" (1120100൩) എന്ന വാക്കു ചില തെറ്റുധാരണകള്‍ക്കു കാര 
ണമാകുന്നുണ്ട്‌. അടിസ്ഥാനരഹിതവും, യുക്തിക്കു നിരക്കാത്തതും അബ 
ദ്ധങ്ങള്‍ നിറഞ്ഞതുമായ ചില ആചാരങ്ങള്‍ എന്നാണു ചിലര്‍ക്കു “പാര 
മ്പര്യ'ത്തെക്കുറിച്ചുള്ള ധാരണ. എന്നാല്‍ “സഭാപാരമ്പര്യം' എന്നോ 
“ക്രൈസ്തവപാരമ്പര്യം' എന്നോ പറഞ്ഞാല്‍ പ്രധാനമായി അര്‍ത്ഥമാ 
ക്കേണ്ടത്‌, വി. (്തിത്വത്തിന്റെ കൃപയിലുള്ള സഭയുടെ നിലനില്‍പും 
സാക്ഷ്യവും എന്നാണ്‌. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാല്‍ “സഭാപാര 
മ്പര്യം' ദൈവികചൈതന്യത്തോടെയുള്ള സഭയുടെ ജീവിതം ആണ്‌. 
വേദപുസ്തകത്തില്‍ത്തന്നെ “പാരമ്പര്യം” എന്നുള്ളതിനുപയോഗിക്കുന്ന 
ഗ്രീക്കു മൂലപദമായ പാരാഡോസിസിന്റെ അര്‍ത്ഥം “ഏല്‍പിക്കപ്പെടുന്നതു'” 
എന്നും “കൈമാറ്റം" ചെയ്യപ്പെടുന്നത്‌ എന്നും ആണ്‌. സഭയുടെ അനുഭ 
വത്തില്‍ “ഏല്‍പിക്കപ്പെടുന്നത്‌' അതിന്റെ മുഴുവന്‍ ചൈതന്യമാണ്‌. ചുരു 
ക്കത്തില്‍ “സഭാപാരമ്പര്യ'ത്തിന്‌ വിശാലമായ അര്‍ത്ഥമുണ്ട്‌. സഭാപാര 
മ്പര്ൃത്തെക്കുറിച്ചുള്ള പഠനം ഈ അര്‍ത്ഥത്തില്‍ സഭാജീവിത പഠന 
മാണ്‌. 


2, സഭാപാരമ്പരൃത്തിന്റെ ഉള്ളടക്കം 


സഭയുടെ ഇതുഃപര്യന്തമുള്ള നിലനില്പിനെയും സാക്ഷ്യത്തെയും കരു 
പ്പിടിപ്പിച്ച എല്ലാ കാര്യങ്ങളും സഭാപാരമ്പര്യത്തിന്റെ ഉള്ളടക്കത്തിലൂള്‍ 
പ്പെടും. യേശുക്രിസ്തുവില്‍നിന്നു വാക്കിലും പ്രവൃത്തിയിലും ആദിമ 


10 സാക്ഷികളുടെ സമൂഹം 


സഭ പ്രാപിച്ചതും, അപ്പൊസ്തോലന്മാരില്‍ക്കൂടിയും അവരുടെ ശിഷ്യ 
രില്‍ക്കൂടിയും കാലാകാലങ്ങളില്‍ പരിശുദ്ധാത്മവ്യാപാരത്തില്‍ ഏലല്‍പി 
ക്കപ്പെട്ടതുമായ പൈതൃകം (11൦) മുഴുവന്‍ സഭയുടെ പാരമ്പര്യ 
മാണ്‌. അങ്ങനെ ഏലല്‍പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളില്‍ ഏറ്റവും പ്രധാന 
മായ ഒന്നാണു വി. വേദപുസ്തകം. അഥവാ, സഭാപാരമ്പര്യത്തിന്റെ ഒരു 
ഭാഗമാണ്‌ വി. വേദപുസ്തകം തന്നെ. മറ്റൊരു ഭാഗമാണ്‌ വി. കൂദാശ 
കള്‍ അഥവാ വി. രഹസ്യങ്ങള്‍. വേറൊരു ഭാഗമാണ്‌ സഭയുടെ വിശ്വാസ 
സത്യങ്ങളും പ്രമാണങ്ങളും. അതുപോലെ തന്നെ വേറൊരു ഭാഗമാണ്‌ 
ആചാരാനുഷ്ഠാനങ്ങള്‍ (ഉദാ. നോമ്പ്‌, നമസ്‌കാരം മുതലായവ). ഇതു 
പോലെ സഭയുടെ വളര്‍ച്ചയുടെയും ജീവന്റെയും ഘടകമായിട്ടുള്ള 
തെല്ലാം സഭയുടെ പാരമ്പര്യത്തിന്റെ പരിധിയില്‍പെടും. 


3. സഭാപാരമ്പര്യം രണ്ടു പ്രധാന വശങ്ങള്‍ 


സഭാപാരമ്പര്ൃത്തിനു രണ്ടു പ്രധാന വശങ്ങളുണ്ട്‌: എഴുതപ്പെട്ടതും 
എഴുതപ്പെടാത്തതും. എഴുതപ്പെട്ട പാരമ്പര്യത്തില്‍ വി. വേദപുസ്തകവും 
സഭയുടെ ആധികാരിക ജീവധാരയില്‍ അംഗീകരിക്കപ്പെടുന്ന രേഖകളും 
ഉള്‍പ്പെടും. “എഴുതപ്പെടാത്ത പാരമ്പര്യത്തില്‍” കൂദാശ സംബന്ധമായും 
ആചാരാനുഷ്ഠാനങ്ങള്‍ സംബന്ധമായും ക്രൈസ്തവജീവിതത്തെ പ്രകാ 
ശിപ്പിക്കുന്ന സംഗതികളൊക്കെ ഉള്‍പ്പെടും. എഴുതപ്പെടുന്ന പാരമ്പര്യം 
തന്നെ വളരെക്കാലം എഴുതപ്പെടാത്ത വാമൊഴി പാരമ്പര്യമായി (റല 
1220100൩) നിലനില്‍ക്കാം (ഉദാ. വി. വേദപുസ്തകത്തിലെ യേശുക്രിസ്തു 
വിന്റെ വചനങ്ങള്‍ തന്നെ എഴുതപ്പെട്ടത്‌ വളരെക്കാലം അവ വാമൊഴി 
പാരമ്പര്യമായി സൂക്ഷിക്കപ്പെട്ടതിനു ശേഷമാണ്‌). 


4. വേദപുസ്തകവും പാരമ്പര്യവും 


വേദപുസ്തകം സഭാപാരമ്പര്യത്തിന്റെ ഭാഗമാണെന്നു പറയുന്നതിനു 
വേദപുസ്തകത്തില്‍ത്തന്നെ വല്ലയടിസ്ഥാനവും ഉണ്ടോ? ആദ്യമേ പറ 
ഞ്ഞുകൊള്ളട്ടെ, വേദപുസ്തകം സഭാപാരമ്പര്യത്തിന്റെ ഭാഗമാണെന്നു 
പറയുന്നതുകൊണ്ടു വേദപുസ്തകത്തിന്റെ പ്രാധാന്യത്തെ അല്പം 
പോലും കുറയ്ക്കുന്നില്ല. വേദപുസ്തകം, മറ്റു ലിഖിത പാരമ്പര്യങ്ങളില്‍ 
നിന്നു വ്യത്യസ്തമായി, ദൈവവചനമാണ്‌, പരിശുദ്ധാനമനിശ്വസിതമാണ്‌. 
എങ്കിലും ദൈവമക്കള്‍ കണ്ടതും കേട്ടതും സ്പര്‍ശിച്ചതുമായ ദൈവി 
കവെളിപാടിന്റെ ഒരു ഭാഗം മാര്രമേ വേദപുസ്തകത്തിലുള്ളു എന്നു 
വേദപുസ്തകം തന്നെ സാക്ഷിക്കുന്നു. ഉദാഹരണത്തിനു രണ്ടു വാക്യ 
ങ്ങള്‍ ശ്രദ്ധിക്കുക: 

“ഈ പുസ്തകത്തില്‍ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ്‌ അനേകം അട 
യാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാര്‍ കാണ്‍കെ ചെയ്തു ' (യോഹ. 20:30). 


സാക്ഷികളുടെ സമൂഹം 11 


“യേശു ചെയ്തതു മറ്റു പലതും ഉണ്ട്‌: അതു ഓരോന്നായി എഴുതി 
യാല്‍ എഴുതിയ പുസ്തകങ്ങള്‍ ലോകത്തില്‍ത്തന്നേയും ഒതുങ്ങുകയില്ല 
എന്നു ഞാന്‍ നിരൂപിക്കുന്നു” (യോഹ. 21:25). 


യേശുക്രിസ്തു പ്രവര്‍ത്തിച്ചതായ കാര്യങ്ങള്‍ അനവധിയുണ്ടെങ്കിലും 
അതില്‍ ഒരു ഭാഗം മാതമേ എഴുതപ്പെട്ടിട്ടുള്ളു എന്നാണല്ലോ മേല്‍പ്പ 
റഞ്ഞ വാക്യങ്ങളുടെ സാരം. അഥവാ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച 
പാരമ്പരൃത്തിന്റെ ഒരു ഭാഗം മാത്രമേ എഴുതപ്പെട്ട പാരമ്പര്യത്തിലുള്ളു. 
അപ്പൊസ്തലന്മാര്‍ ഏലല്‍പിച്ചുകൊടുത്തതോ, പറഞ്ഞുകൊടുത്തതോ 
ആയ പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള പരാമര്‍ശങ്ങള്‍ വേദപുസ്തകത്തില്‍ 
കാണുന്നുണ്ട്‌ എങ്കിലും അവ എല്ലാം ഏതേതു കാര്യങ്ങളായിരുന്നു എന്ന്‌ 
അവിടെ വ്യക്തമാക്കിയിട്ടില്ല (ഉദാ. 1 കൊരി. 11:2: 2 തെസ്സ. 2:15; 3:60. 
ഇങ്ങനെ വേദപുസ്തകത്തില്‍ വ്യക്തമാക്കാത്ത സംഗതികള്‍ സഭയിലു 
ണ്ടായിരുന്നുവെന്നും സഭാപാരമ്പര്യത്തിന്റെ ഭാഗമായി അത്‌ നിലനിന്നി 
രുന്നു എന്നും വ്യക്തമാണല്ലോ. 


5, യേശുക്രിസ്തു സഭാപാരമ്പരൃത്തിന്റെ ക്രേന്ദബിന്ദു 


സഭാപാരമ്പര്യത്തിന്റെ ക്രേന്രബിന്ദുവും അടിസ്ഥാനവും യേശു 
ക്രിസ്തുവാണ്‌. യേശുക്രിസ്തുവിന്റെ ക്രേന്ദിക സ്ഥാനത്തെ അവഗണി 
ക്കുന്ന എല്ലാ പ്രവണതയും സഭാപാരമ്പരൃത്തെ വികലമാക്കും. ക്രിസ്തു 
വുമായുള്ള ബന്ധത്തിന്റെ ചൈതന്യമാണു സഭാപാരമ്പര്ൃത്തിന്റെ 
ജീവന്‍. 


6. സഭാപാരമ്പര്യം: മുന്നു പ്രധാന പശ്ചാത്തലങ്ങള്‍ 


ഒരു മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭാംഗത്തെ സംബന്ധിച്ചിടത്തോളം 
“സഭാപാരമ്പര്യ'ത്തിനു മൂന്നു പ്രധാന പശ്ചാത്തലങ്ങളുണ്ട്‌. 1. കല്‍ക്ക 
ദോന സുന്നഹദോസിനു മുമ്പുവരെയുള്ള ആകമാന ക്രൈസ്തവപാര 
മ്പര്യം, 2. സുറിയാനിസഭാ പാരമ്പര്യം, 3. ഒന്നാം നൂറ്റാണ്ടു മുതലുള്ള 
മലങ്കരസഭാ പാരമ്പര്യം. 


7, സഭാപാരമ്പരൃയ ശില്പികള്‍ 


സഭാപാരമ്പര്യത്തിന്റെ ക്രേന്ദബിന്ദുവായ ക്രിസ്തുവുമായുള്ള ബന്ധ 
ത്തില്‍ സഭയുടെ വളര്‍ച്ചയ്ക്കും സാക്ഷ്യത്തിനും സംഭാവന ചെയ്തവ 
രെല്ലാം സഭാപാരമ്പര്യ ശില്പികളാണ്‌. അങ്ങനെ നോക്കുമ്പോള്‍, ഇതഃ 
പര്യന്തം സഭയുടെ മുഖ്യധാരയില്‍ ഭാഗഭാക്കുകളായ എല്ലാ സഭാംഗ 
ങ്ങളും സഭാപാരമ്പര്ൃശില്പികളാണ്‌. എന്നാല്‍ അവരില്‍ ചില വ്യക്തി 
കള്‍ വിശുദ്ധികൊണ്ടും ത്യാഗോജ്വലമായ സേവനംകൊണ്ടും ശ്രദ്ധേയ 
രാണ്‌. അവര്‍ സഭാപാരമ്പര്യത്തിന്റെ മുഖ്യശില്പികളായി ഗണിക്കപ്പെ 


12 സാക്ഷികളുടെ സമൂഹം 


ടുന്നു. ഇപ്രകാരമുള്ള മുഖ്യശില്പികളില്‍ ചിലരെയും അവരുടെ സംഭാ 
വനകളെയും പരിചയപ്പെടുകയെന്നുള്ളതാണു പാരമ്പരൃശില്പികളെക്കു 
റിച്ചുള്ള പഠനം കൊണ്ടുദ്ദേശിക്കുന്നത്‌. 


8. സഭാപാരമ്പരൃശില്പികളും സഭാപിതാക്കന്മാരും 


“സഭാപിതാക്കന്മാര്‍” എന്ന പദത്തിനു നിഷ്കൃഷ്ടമായ ഒരര്‍ത്ഥം ഉള്ള 
തുകൊണ്ടു “സഭാപാരമ്പരൃശില്പികള്‍' എന്ന തലക്കെട്ടില്‍ പരിചയപ്പെ 
ടുന്ന എല്ലാവരും “സഭാപിതാക്കന്മാര്‍” അല്ല. “സഭാപാരമ്പരൃശില്പി” 
കളില്‍, “സഭാപിതാക്കന്മാരും, മല്‍പാന്മാരും, ചില സഭാനേതാക്കളും, എഴു 
ത്തുകാരും, അവരുടെ എഴുത്തുകളും ഉള്‍പ്പെടും. അക്കൂട്ടത്തില്‍ 
സ്രതരീകളും ഉള്‍പ്പെടുന്നു എന്നു വ്യക്തമാണല്ലോ. 


9. “സഭാപിതാക്കന്മാര്‍”: നിഷ്കൃഷ്ടമായ സൂചന 


“നിങ്ങള്‍ ഭൂമിയില്‍ ആരെയും പിതാവെന്നു വിളിക്കരുത്‌. ഒരുവനത്രെ 
നിങ്ങളുടെ പിതാവ്‌, സ്വര്‍ഗ്ഗസ്ഥനായ പിതാവു തന്നെ (മത്താ. 23:9) എന്ന 
വാകൃത്തിന്റെ അടിസ്ഥാനത്തില്‍ സഭാ “പിതാക്കന്മാര്‍” എന്ന സംജ്ഞ 
തന്നെ വേദത്തിനു വിപരീതമല്ലേ? ഇതു ചില നവീകരണ വിഭാഗക്കാര്‍ 
ചോദിക്കുന്ന ചോദ്യമാണ്‌ (എന്നാല്‍ അവര്‍ തന്നെ സ്വന്തം ജനകനെ 
“പിതാവ്‌” എന്നും അവരുടെ പാരമ്പരൃത്തിലെ ചില പൂര്‍വന്മാരെ “തീര്‍ 
ത്ഥാടക പിതാക്കന്മാര്‍” - 211ഇ്ണ "നട്ട - എന്നും വിളിക്കുന്നുമുണ്ടു. 
ഇവിടെ യേശുക്രിസ്തുവിന്റെ വാക്കുകള്‍ക്ക്‌ ആക്ഷരികമായ വ്ൃഖ്യാനം 
കൊടുക്കുകയാണെങ്കില്‍ മനുഷ്യരുടെയിടയില്‍ സ്വന്തം ജനകനെപ്പോലും 
പിതാവെന്നു വിളിച്ചുകൂടാ. കാരണം “ഭൂമിയില്‍ ആരെയും പിതാവെന്നു 
വിളിക്കരുത്‌” എന്നാണു പറയുന്നത്‌. ആക്ഷരികമായ ഒരു വ്യാഖ്യാന 
മാണു യേശുക്രിസ്തു ഉദ്ദേശിച്ചിരുന്നതെങ്കില്‍, തന്റെ സ്വന്തം വാക്കുക 
ളിലും, സുവിശേഷകന്മാരുടെയും അപ്പൊസ്തലന്മാരുടെയും വാക്കുക 
ളിലും “പിതാവ്‌” എന്നു മനുഷ്യര്‍ക്കു ഉപയോഗിക്കുന്ന ഒറ്റ സംഭവം 
പോലും ഉണ്ടാകരുതായിരുന്നു. എന്നാല്‍ താഴെ കൊടുത്തിരിക്കുന്ന ഭാഗ 
ങ്ങളില്‍ “പിതാവ്‌” എന്ന പദം മനുഷ്യര്‍ക്കുപയോഗിച്ചിരിക്കുന്നതു 
കാണുക: മത്താ. 4:21, 22; 10:21, 35, 37, 15:4; ലൂക്കോ. 11:11: 15:18; അപ്പൊ. 
പ്ര. 7:2: റോമ. 4:12; യാക്കോ. 2:21. കൂടാതെ മത്തായിയുടെ സുവിശേഷം 
23-0൦ അദ്ധ്യായത്തില്‍ “പിതാവ്‌” എന്ന പദത്തിനു മാത്രമല്ല വിലക്ക്‌; 
“ഗുരു” (ഉപദേഷ്ടാവ്‌), “യജമാനന്‍” എന്നീ പദങ്ങള്‍ക്കും ഇതേ വില 
ക്കുണ്ട്‌. ഈ പദങ്ങളും മനുഷ്യര്‍ക്ക്‌ മാര്രമായി, പ്രത്യകിച്ച്‌ അപ്പൊ 
സ്തലന്മാര്‍ സ്വന്തമായിട്ടും, ഉപയോഗിക്കുന്നതു കാണുക: മത്താ. 6:24 
മര്‍ക്കോ. 13:35; ലൂക്കോ. 14:21; അപ്പൊ. പ്ര. 13:1 റോമ. 2:20; കൊലോ. 4:1% 
1 കൊരി. 12:28; 2 തിമൊത്തി. 1:11% എഫേ. 6:9. ഇതില്‍നിന്നും ഒരു കാര്യം 


സാക്ഷികളുടെ സമൂഹം 13 


വ്യക്തമാണല്ലോ. ഏതോ പ്രത്യേക സാഹചര്യത്തില്‍ ആക്ഷരികമല്ലാത്ത 
ഒരര്‍ത്ഥം മനസ്സില്‍ കണ്ടുകൊണ്ടാണ്‌, യേശുക്രിസ്തു, മുമ്പു സൂചിപ്പിച്ച 
വാക്യം (മത്താ. 23:9) പറയുന്നത്‌. പരീശന്മാരുടെയും ശാസ്ര്രിമാരുടെയും 
കപടഭക്തി കണ്ടു മടുത്ത സാഹചര്യത്തില്‍ യേശുക്രിസ്തു പറയുന്ന 
വാക്യങ്ങളാണു മത്താ. 23-ാം അദ്ധ്യായം മുഴുവനും. അവര്‍ ജനങ്ങളില്‍ 
നിന്നു കേള്‍ക്കുവാന്‍ ഇഷ്ടപ്പെട്ടിരുന്ന സംബോധനകളായിരുന്നു 
“പിതാവ്‌”, “ഗുരു”, “യജമാനന്‍” എന്നതൊക്കെ. ഈ പ്രവണതയെ നിരു 
ത്സാഹപ്പെടുത്തുവാനാണു ക്രിസ്തു മേല്‍പ്പറഞ്ഞ പ്രസ്താവന ചെയ്യു 
ന്നത്‌. 

സ്വര്‍ഗസ്ഥനായ പിതാവിന്റെ സ്ഥാനം അവകാശപ്പെടുന്ന ഒരു ഭാമി 
കപിതാവോ, ക്രിസ്തുവിന്റെ സ്ഥാനം അവകാശപ്പെടുന്ന ഒരു യജമാ 
നനോ ഗുരുവോ ഇടയനോ (പാസ്റ്റര്‍) ഉണ്ടാകാന്‍ പാടില്ല എന്നതു സഭ 
യുടെ അടിസ്ഥാന പ്രമാണമാണ്‌. എന്നാല്‍, ക്രിസ്തുവും പുതിയനിയമ 
എഴുത്തുകാരും ഈ പദങ്ങളെത്തന്നെ മനുഷ്യര്‍ക്കുപയോഗിച്ചിരിക്കുന്ന 
പരിമിതമായ അര്‍ത്ഥത്തില്‍ സഭാപാരമ്പര്യത്തിലും “പിതാക്കന്മാര്‍' 
എന്നും “മലപാന്മാര്‍' (ഗുരു - ഉപദേഷ്ടാവ) എന്നും ഉപയോഗിക്കുന്നുണ്ട്‌. 
മ്രെതാപ്പോലീത്തന്മാര്‍ക്കും സന്യാസസമൂഹത്തിന്റെ തലവന്മാര്‍ക്കും 
ഒക്കെ “പിതാവ്‌” എന്നുപയോഗിക്കുന്ന രീതി വളരെ പുരാതനമാണ്‌. 
ആത്മീയപിതാവ്‌ അഥവാ കുമ്പസാര പിതാവ്‌ എന്നയര്‍ത്ഥത്തില്‍ വൈദി 
കര്‍ക്കും “പിതാവ്‌” എന്ന സംബോധന പിന്നീടു പ്രചാരത്തില്‍ വന്നു. 
ഇതോടുകൂടിത്തന്നെ സഭാപാരമ്പര്യത്തില്‍, “സഭാപിതാക്കന്മാര്‍” എന്ന 
തിനു നിഷ്കൃഷ്ടമായ ഒരര്‍ത്ഥവും നല്‍കപ്പെട്ടു. 


ഇതഃപര്യന്തമുള്ള എല്ലാ സഭാനേതാക്കളും മലപാന്മാരും എഴുത്തു 
കാരും “സഭാപിതാക്കന്മാര്‍” എന്ന നിഷ്കൃഷ്ടമായ സൂചനയ്ക്കുള്ളില്‍ 
ഉള്‍പ്പെടുകയില്ല. “സഭാപിതാക്കന്മാര്‍', ഒന്നാമതായി യേശുക്രിസ്തുവില്‍ 
ക്കൂടിയുള്ള ദൈവിക വെളിപാടിനെ അംഗീകരിക്കുന്നവരും പ്രസ്തുത 
സത്യത്തെ കുറ്റമറ്റ നിലയില്‍ സാക്ഷിക്കുന്നവരും ആയിരിക്കണം. രണ്ടാ 
മതായി, അവര്‍ ഏറ്റവും ഉയര്‍ന്ന ജീവിത വിശുദ്ധിയുടെയും ആര്‍ജ്ജ 
വത്വ (1൩) ത്തിന്റെയും ഉടമകളായിരിക്കണം. മൂന്നാമതായി, സഭ 
യുടെ വളര്‍ച്ചയ്ക്കു വ്യക്തമായ സംഭാവന ചെയ്തവരായിരിക്കണം. 
നാലാമതായി, മേല്പറഞ്ഞ മൂന്നു കാര്യങ്ങളിലും സഭയുടെ അംഗീകാരം 
ലഭിച്ചവരായിരിക്കണം. അതുകൊണ്ടു “സഭാപിതാക്കന്മാര്‍” അല്ലാത്ത 
പലരും “സഭാപാരമ്പരൃശിലപി'കളാകും. 


10. “സഭാപാരമ്പരൃശില്പികള്‍' - പുരാതന പഠനങ്ങള്‍ 


ആകമാന സഭാപാരമ്പര്യത്തിന്റെ മുഖ്യശില്പികളെക്കുറിച്ച്‌ ഉണ്ടാ 


14 സാക്ഷികളുടെ സമൂഹം 


യിട്ടുള്ള പുരാതന പഠനങ്ങളില്‍ ഏറ്റവും പ്രധാനം, നാലാം നൂറ്റാണ്ടില്‍ 
ജീവിച്ച കൈസറിയായിലെ യൂസേബിയോസിന്റെ സഭാചരിത്രമാണ്‌. 
യൂസേബിയോസിന്റെ സഭാചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തി അഞ്ചാം 
നൂറ്റാണ്ടില്‍ ജെറോം (ഹിറോണിമോസ്‌) എഴുതിയ “മഹാന്മാരുടെ ജീവ 
ചരിര്രം' ൪൦ ശ്ഥട ട്ട) എന്ന ഗ്രന്ഥമാണു മറ്റൊരു പ്രധാന രേഖ. 
അവര്‍ക്കുശേഷവും പലരും ഈ ശ്രമം തുടര്‍ന്നിട്ടുണ്ട്‌. 


11. പുതിയനിയമത്തിലുള്‍പ്പെടാത്ത പാരമ്പരൃശില്‍പികളുടെ 
കൃതികള്‍ 


പ്രധാനമായും ഗ്രീക്ക്‌, ലത്തീന്‍, സുറിയാനി ഭാഷകളിലായി ലഭ്യമാ 
യിട്ടുള്ള കൃതികള്‍ മൂലഭാഷകളിലും പരിഭാഷകളിലും ഇന്ന്‌ പ്രസിദ്ധീ 
കരിക്കപ്പെടുന്നുണ്ട്‌. ഗ്രീക്ക്‌, ലത്തീന്‍ കൃതികളില്‍ ഭൂരിപക്ഷവും മിഞ്ഞെ 
൮. 2. 1,41ഇഈ൦) എന്ന പണ്ഡിതന്റെ നേതൃത്വത്തിലും, സുറിയാനി കൃതിക 
ളില്‍ നല്ലൊരു പജം ശ്രിഫിന്‍ (1. വബി൬൩) എന്ന പണ്ഡിതന്റെ മേല്‍നോട്ട 
ത്തിലും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്‌. ഇംഗ്ലീഷ്‌ പരിഭാഷകളില്‍ താഴെപ്പറ 
യുന്നവ പ്രത്യേകം ശ്രദ്ധേയമാണ്‌. 


1. 1൩൦ ൧൦ പ്രണ സ്ഥടഥഷ 1407 (06 - 2ഠ൩ലിടേഠന - 1ദ്ണ്ജിടെ), 
1:0നാധതി, 1566-1897, 25 ഡവിട. 


2. ൧ ൭൦1൦001107 0 1൦ ൧0 708011൦൦ 1"മന്ടെ 0 2൦ സ്ഥടമമ്ഥ 
സ്ധ൦ (ടബ്ഖ്വ്്പ്‌ ന്തം 18061900, 28 ഡിട. 


3. 1107 വ്ന൦ 1ഛട്ടെ ധടഒപിഠിം്പ് ന്നെ, റസ്‌, 1835-1868, 45 
1019. 


4. അടി പ്‌ സ്ഥ 114 (ട്രാലനായ-ട1൩്0ടഠ൩ ഫറ 1.. വിചി), 
വാവ, 1917 7, 1.0൩00൩. 


ട. ൧൧൮ബ സ്ധഫസ്സങ്ട (വൃക്ഷ ധണ്0൭,7/ടേബ്ബനട/ബ, 19460. 
6. 11൦ 1"ബണങ്ട ൨൯൦ സ്ധ്ധി, ടല, പപ ന്ഥം, 19477. 

7. 11൦ 1ഷ്വ്ഛട്ടെ ൮. 3605൦൩), 0൩00൩, 1956. 
അഭ്യാസങ്ങള്‍ 

1. സഭാപാരമ്പര്യം' എന്നാലെന്ത്‌? 


2. വേദപുസ്തകവും പാരമ്പര്യവും തമ്മിലുള്ള ബന്ധത്തിലേക്കു താഴെ 
പറയുന്ന വേദഭാഗങ്ങള്‍ നല്‍കുന്ന സൂചനകള്‍ ചുരുക്കമായി പ്രസ്താ 
വിക്കുക: 2 യോഹ. 12:3; യോഹ. 13, 14; ഫിലിപ്യ, 4:9; കൊലോ. 4:16, 1:2. 


3. “സഭാപാരമ്പരൃശില്പികള്‍' ആരൊക്കെയാകാം? 


പാഠം 2 


ദൈവമാതാവായ വി. കന്കമറിയാം 


പ വി. കന്യകമറിയാം ചരിത്രത്തില്‍ 1] വി. മറിയാം വേദശാസ്ത്രത്തില്‍ 
പി വി. മറിയാം ആദ്ധ്യാത്മികതയില്‍ |] വി. മറിയാമിനെക്കുറിച്ചുള്ള പഴ 
യനിയമ സൂചനകള്‍. 


1. വി. കനൃകമറിയാം ചരിത്രത്തില്‍ 


വി. മറിയാമിന്റെ ജീവിതത്തെ സംബന്ധിച്ചു പരിമിതമെങ്കിലും ഏറ്റവും 
വിശ്വാസ്യവും ആധികാരികവുമായ വിവരങ്ങള്‍ ലഭിക്കുന്നതു സുവിശേ 
ഷങ്ങളില്‍ നിന്നാണ്‌. ചില പുരാതന കൃതികളും മറിയാമിന്റെ ജീവചരി 
ര്രവസ്തുതകള്‍ പ്രതിപാദിക്കുന്നവയായിട്ടുണ്ടെങ്കിലും (ഉദാ. കനയക 
മറിയാമിന്റെ ജനനത്തെക്കുറിച്ചുള്ള സുവിശേഷം, വി. മത്തായിയുടെ 
നാമത്തിലുള്ള അപ്പോക്രിഫല്‍ സുവിശേഷം, വി. യാക്കോബിന്റെ പ്രഥമ 
സുവിശേഷം, തച്ചനായ യൌഈസേഫിന്റെചരിര്രം, കന്യകമറിയാമിന്റെ 
വാങ്ങിപ്പിനെ സംബന്ധിച്ചു വി. യോഹന്നാന്റെ പുസ്തകം) അവയിലെ 
അതിശയോക്തിപരമായ ചില വിവരണങ്ങളും പരസ്പരവൈരുധ്യങ്ങളും 
അവയുടെ വിശ്വാസ്ൃതയ്ക്കു മങ്ങലേലല്‍പിക്കുന്നു. എങ്കിലും സുവിശേ 
ഷങ്ങളില്‍ നിന്നു ലഭിക്കുന്ന വിവരങ്ങളോടു നീതിപാലിക്കുന്ന മേല്പ 
റഞ്ഞ കൃതികളിലെ വസ്തുതകള്‍ പ്രയോജനകരങ്ങളാണ്‌. 


ജനനം, ബാല്യം, വിവാഹനിശ്ചയം 


മറിയാമിന്റെ മാതാപിതാക്കള്‍ യൂയാക്കീമും ഹന്നായും ആയിരുന്നു. 
പ്രാര്‍ത്ഥനയുടെയും നേര്‍ച്ചയുടെയും ഫലമായി ഉണ്ടായ പൈതലാണു 
മറിയാം. മാതാപിതാക്കളുടെ നേര്‍ച്ചയനുസരിച്ചു യേറുശലേം ദേവാലയ 
ത്തില്‍ വളര്‍ത്തപ്പെടുന്ന പെണ്‍കുഞ്ഞുങ്ങളുടെ ഗണത്തിലേക്കു മറി 
യാമും ചേര്‍ക്കപ്പെട്ടു. മറിയാമിനു പ്രന്തണ്ടു വയസ്സായപ്പോള്‍ ദേവാലയ 
ത്തിലെ പുരോഹിതന്മാരുടെ നേതൃത്വത്തില്‍ വിവാഹനിശ്ചയം നടത്തി. 
മറിയാമിനെ വരിക്കുവാന്‍ യസേഫിനെ ദൈവം പ്രത്യേകം തെരഞ്ഞെ 
ടുത്തിരുന്നു എന്നുദാഹരിക്കുന്ന അടയാളങ്ങള്‍ ആ വിവാഹനിശ്ചയത്തില്‍ 
നടന്നു എന്നു ചില രേഖകളില്‍ പറയുന്നുണ്ട്‌. 


അറിയിപ്പ്‌ 


വിവാഹനിശ്ചയത്തിനുശേഷം മറിയാം നസ്രേത്തിലെ ഭവനത്തില്‍ 
(ഈ ഭവനം മറിയാമിന്റെ പിതൃഭവനം തന്നെയാണോ, അതോ യഈസേ 
ഫിന്റെ ഭവനമാണോ എന്നു നിശ്ചയമില്ല) കഴിയുമ്പോഴാണു ദൈവദൂത 
നില്‍നിന്ന്‌, ലോകരക്ഷകന്‍ തന്നില്‍ക്കൂടി ജനിക്കുവാന്‍ പോകുന്നുവെന്ന 


16 സാക്ഷികളുടെ സമൂഹം 


അറിയിപ്പുണ്ടാകുന്നത്‌ (ലൂക്കോ. 1:26). “ഞാന്‍ കര്‍ത്താവിന്റെ ദാസി നിന്റെ 
വചന്രരപകാരം എനിക്കു ഭവിക്കട്ടെ" (ലൂക്കോ. 1:38) എന്നു പറഞ്ഞു 
കൊണ്ടു തന്റെ ഭാവിയെ മുഴുവന്‍ ബാധിക്കുന്ന ആ അറിയിപ്പിനെ അവള്‍ 
സ്വീകരിച്ചു. അതിന്റെ കോരിത്തരിപ്പിലും ആശങ്കയിലും ആയിരിക്കണം 
അധികം വൈകാതെ മറിയാം ഗലീലയില്‍നിന്നു യഹുദ്യയിലുള്ള തന്റെ 
ബന്ധുവായ ഏലിസ ബേത്തിനെ കാണാന്‍ പോയതും മൂന്നു മാസ 
ത്തോളം അവിടെ താമസിച്ചതും. ഏലിസബേത്ത്‌ അന്ന്‌ യോഹന്നാന്‍ 
സ്നാപകനെ തന്റെ ഉദരത്തില്‍ വഹിക്കുന്നുണ്ടായിരുന്നു. ഏലിസബേ 
ത്തിന്റെ അഭിവാദനത്തിനു മറുപടിയായി മറിയാം പറഞ്ഞ വചനങ്ങള്‍ 
(ലൂക്കോ. 1:46-55) ആഴമായ ആത്മീയാനുഭവത്തെയും വിപ്ലവകരമായ 
സാമൂഹ്യ വ്യതിയാന ചിന്തയെയും പ്രകാശിപ്പിക്കുന്നവയാണ്‌. സാധാ 
രണ വിവാഹജീവിതത്തില്‍ക്കൂടെയല്ലാതെ, ദൈവാത്മാവിനാല്‍ തന്റെ 
ഉള്ളില്‍ വളരുന്ന ശിശുവിനെക്കുറിച്ചു മറിയാമിന്റെ മനസ്സിലെ സങ്കല്പ 
ങ്ങള്‍ എന്തൊക്കെയായിരുന്നുവോ? 


യേശുവിന്റെ ജനനം 


തനിക്കു വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പെണ്‍കുട്ടി ഗര്‍ഭിണിയാ 
ണെന്നു മനസ്സിലാക്കിയ നീതിമാനായ യസേഫ്‌ ന്യായമായും ഒരു ആശ 
യക്കുഴപ്പത്തിലായി. മറിയാമിനോടുള്ള സ്നേഹവും സ്വന്തം പരമാര്‍ത്ഥ 
തയും അദ്ദേഹത്തെ ഒരു തീരുമാനത്തിലെത്തിച്ചു; മറിയാമിനെ രഹസ്യ 
ത്തില്‍ ഉപേക്ഷിക്കുക. 


എന്നാല്‍ ആ തീരുമാനം നടപ്പില്‍ വരുന്നതിനു മുമ്പുതന്നെ യസേ 
ഫിനും ദൈവികമായ അരുളപ്പാടുണ്ടാവുകയും അതിന്റെ അടിസ്ഥാന 
ത്തില്‍ മറിയാമിനെ സംശയിക്കാതെ ഭാര്യയായി അംഗീകരിക്കുവാന്‍ 
യൌസേഫ്‌ തീര്‍ച്ചപ്പെടുത്തുകയും ചെയ്തു. ആഗസ്തുസ്‌ ച്രകവര്‍ത്തി 
യുടെ ആജ്ഞപ്രകാരം സെന്‍സസ്‌ എടുക്കപ്പെടേണ്ടതിനു യസേഫും 
മറിയാമും കൂടി യസേഫിന്റെ കുടുംബനാടായ ബേത്ലഹേമിലേക്കു 
പോയി. പൂര്‍ണ ഗര്‍ഭിണിയായിരുന്ന മറിയാമിനു ബേത്ലഹേമിലെത്തി 
യപ്പോള്‍ പ്രസവവേദന ആരംഭിച്ചു, ആള്‍ത്തിരക്കു കാരണം സ്ര്രങ്ങളി 
ലൊന്നും അവര്‍ക്കു പ്രവേശനം ലഭിച്ചില്ല. അവസാനം ഒരു പശുത്തൊ 
ട്ടിയില്‍ അവര്‍ അഭയം നേടി. മറിയാം അവിടെ യേശുവിനെ പ്രസവിച്ചു. 
ഒരുപക്ഷേ യസേഫിനു ബന്ധമുണ്ടായിരുന്നതോ അല്ലെങ്കില്‍ അവരോട 
അനുകമ്പ തോന്നിയതോ ആയ ഒരു “ഭവനത്തിലേക്ക്‌ (മത്താ. 2:11) 
അധികം താമസിയാതെ അവര്‍ മാറിക്കാണണം. 


മറക്കാത്ത അനുഭവങ്ങള്‍ 


യേശുവിന്റെ ബാല്യത്തോടനുബന്ധിച്ചു നടന്ന രണ്ടു സംഗതികള്‍ 


സാക്ഷികളുടെ സമൂഹം 17 


എങ്കിലും വി. മറിയാമിന്റെ ഹൃദയത്തില്‍ മായാത്ത സ്മരണകളേകിയി 
രുന്നു. ശുദ്ധീകരണകാലം തികഞ്ഞ്‌ ശിശുവിനെ ദേവാലയത്തില്‍ 
കൊണ്ടുചെന്നപ്പോള്‍ വൃദ്ധനായ ശീമോന്‍ ശിശുവിനെ കൈയിലേന്തി 
ദൈവത്തെ സ്തുതിച്ചിട്ട മാതാവായ മറിയാമിന്റെ ചങ്കില്‍ക്കൂടി കടക്കു 
വാന്‍ പോകുന്ന വാളിനെക്കുറിച്ചു സൂചിപ്പിച്ചു (ലൂക്കോ. 2:34, 35). തന്റെ 
മകന്റെ ര്രൂശുമരണത്തില്‍ തനിക്കു സംഭവിക്കുന്ന ആഘാതത്തെക്കു 
റിച്ച്‌ ആയിരുന്നു ഈ സൂചനയെന്നു പിന്നീടു മനസ്സിലായി. കൂടാതെ 
പ്രന്തണ്ടാമത്തെ വയസ്സില്‍ യെറുശലേം ദേവാലയത്തില്‍ യേശുവിനെ 
കൊണ്ടുപോയതോടനുബന്ധിച്ച്‌ നടന്ന സംഭവങ്ങളും (ലൂക്കോ. 2:41-52മ) 
വി. മറിയാം എന്നും ഓര്‍മ്മിച്ചുകാണും. 


യേശുവിന്റെ പരസൃശുധ്രുഷാവേളയില്‍ വി. മറിയാം 


യേശുവിന്റെ പരസൃശുശ്രൂഷയിലേയ്ക്കു തന്നെ ആനയിച്ച ഒരു 
ര്രധാന മുഖാന്തരം മറിയാമായിരുന്നു. പ്രസവിച്ചവള്‍ തന്നെ തന്റെ പ്രവര്‍ 
ത്തന മണ്ഡലത്തിലേക്കും തന്നെ പ്രവേശിപ്പിച്ചു. ആ സംഭവമായിരുന്നു 
വല്ലോ കാനാവിലെ കല്യാണത്തില്‍ വെള്ളത്തെ വീഞ്ഞാക്കിയത്‌. 
അതിന്റെ പിന്നിലെ പ്രധാന പ്രേരകശക്തി വി. മറിയാമായിരുന്നു. പുരാ 
തന രേഖകളിലൊന്നില്‍ പറയുന്നത്‌, യസേഫ്‌ ഇതിനോടകം നിര്യാ 
തനായിയെന്നാണ്‌. അതിന്റെയടിസ്ഥാനത്തില്‍ ന്യായമായും ഈഹിക്കാ 
വുന്നത്‌ വി. മറിയാം യേശുവിന്റെ പരസൃശുധശ്രൂഷയില്‍ തന്നെ അനുഗ 
മിച്ചിരുന്നുവെന്നാണ്‌. ഒരുപക്ഷേ ഈ അനുധാവനത്തിന്റെ ആരംഭം 
കുറിച്ച സംഭവമായിരിക്കാം മറിയാം ഉള്‍പ്പെടെ തന്റെ ബന്ധുക്കള്‍ തന്നെ 
ക്കാണുവാന്‍ പോയത്‌ (മത്താ. 12:46-50; മര്‍ക്കോ. 3:31-35; ലൂക്കോ. 
8:19-21). യേശുവിന്റെ ക്രൂശുമരണത്തിന്റെ പശ്ചാത്തലത്തിലും അവസാ 
നമായി വി. മറിയാമിനെ സുവിശേഷകന്‍ പരാമര്‍ശിക്കുന്നുണ്ട്‌. തന്റെ 
എല്ലാമായിരുന്ന ഏകജാതന്‍ ക്രൂശില്‍ തറയ്ക്കപ്പെട്ടു കിടക്കുമ്പോള്‍, 
ആ കുരിശിന്‍ചുവട്ടില്‍ കണ്ണീരൊഴുക്കുന്ന വി. മറിയാമിനെ നാം 
കാണുന്നു. അവിടെത്തന്നെ, യേശു മരണവേദനയനുഭവിക്കുമ്പോഴും 
തന്റെ മാതാവിനെ തന്റെ ശിഷ്യനായ യോഹന്നാന്റെ സംരക്ഷണയില്‍ 
ഏലപിച്ചുകൊടുക്കുന്ന രംഗം ഹൃദയസ്പ്ൃക്കാണ്‌ (യോഹ. 19:25-27). 


യേശുവിന്റെ മരണശേഷം വി. മറിയാമിന്റെ ജീവിതം 


വി. യോഹന്നാന്‍ സസന്തോഷം തന്റെ ഗുരുവിന്റെ മാതാവിനെ തന്റെ 
ഭവനത്തില്‍ കൈക്കൊണ്ടു. ആ ഭവനം ആദിമസഭയുടെ ആദ്യ ക്രേനദ്രമാ 
യിരുന്നു. യേശുവിന്റെ ഉയിര്‍പ്പിനുശേഷം ആദിമസഭ സമ്മേളിച്ച്‌ 
യൂദായ്ക്കു പകരം, മത്ഥിയാസിനെ തെരഞ്ഞെടുത്തപ്പോള്‍ വി. മറിയാം 
അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരു വിധത്തില്‍ പറഞ്ഞാല്‍, യേശുവിന്റെ 


18 സാക്ഷികളുടെ സമൂഹം 


ഉയിര്‍പ്പോടുകൂടി ആദിമ ശിഷ്യസമുഹത്തിന്റെ ഒരു ചൈതന്യക്രേനദ്രമായി 
വി. മറിയാം മാറി. യേശുക്രിസ്തുവിന്റെ ജനനം, ബാല്യം മുതലായ സംഗ 
തികളെക്കുറിച്ച്‌ ആദിമസഭയ്ക്കു വിശദവിവരങ്ങള്‍ ലഭിച്ചതു വി. മറിയാ 
മില്‍ നിന്നായിരിക്കണം. എല്ലാവരുടേയും “മാതാവാ'യി ആത്മീയ 
ചൈതന്യം നിറഞ്ഞ ഒരു വ്യക്തിത്വമായി, പ്രാര്‍ത്ഥനയിലും പ്രബോധ 
നങ്ങളിലും ഉറ്റിരിക്കുവാന്‍ വി. മറിയാം പിന്നീടു ശ്രദ്ധിച്ചു. തന്റെ വാങ്ങിപ്പു 
വരെയും ആദിമസഭാംഗങ്ങളുടെ ഉത്തേജനക്രേനദ്രമായി വി. മറിയാം 
കഴിഞ്ഞു. 


വാങ്ങിപ്പ്‌ 


വി. മറിയാമിന്റെ വേര്‍പാടിനെക്കുറിച്ചു മാത്രമായി ഒരു പുരാതന കൃതി 
യുണ്ട്‌. അതില്‍ പറയുന്നത്‌ മാതാവിന്റെ അന്ത്യനിമിഷത്തില്‍ അപ്പൊ 
സ്തലന്മാര്‍ വിവിധ ദേശങ്ങളില്‍നിന്ന്‌ അത്ഭുതകരമായി അവിടെ എത്തി 
ച്ചേര്‍ന്നെന്നും, യേശുക്രിസ്തു വി. മറിയാമിന്റെ ആത്മാവിനെ സ്വീകരി 
ച്ചുകൊണ്ടുപോയെന്നും അതിനെത്തുടര്‍ന്നു ശിഷ്യന്മാര്‍ മാതാവിന്റെ 
ഭാതികശരീരം ഗത്സമേനയിലെ കബറില്‍ സംസ്ക്കരിച്ചുവെന്നുമാണ്‌. 
അതേ കൃതിയില്‍ അവസാനമായി പറയുന്നത്‌ കബറില്‍നിന്ന്‌ വി. മറി 
യാമിന്റെ ശരീരം പറുദീസയിലേക്ക്‌ എടുക്കപ്പെട്ടുവെന്നുമാണ്‌. ഏതാ 
യാലും വി. മാതാവിന്‌ അനുധ്രഹകരമായ ഒരു വേര്‍പാടും യാത്രയയ 
യ്ക്കലുമാണ്‌ ഉണ്ടായതെന്നു നിസ്സംശയം പറയാം. സഭയില്‍ മാതാവിന്റെ 
വാങ്ങിപ്പു സ്മരിക്കുന്നത്‌ ആഗസ്റ്റ്‌ 15-നാണ്‌. 


2, വി. മറിയാം വേദശാസ്ത്രത്തില്‍ 
“ദൈവമാതാവ്‌” 


വി. മറിയാമിനെ കത്തോലിക്കാ, ഓര്‍ത്തഡോക്സ്‌ സഭാപാരമ്പര്യ 
ങ്ങളില്‍ പ്രത്യകിച്ച്‌ ദൈവമാതാവ്‌” എന്നു സംബോധന ചെയ്യുന്നുണ്ട്‌. 
അനാദിയായ ദൈവത്തിന്റെ അനാദിയായ മാതാവ്‌ എന്ന സൂചനയല്ല 
ഈ പദം നല്‍കുന്നത്‌. ലോകരക്ഷയ്ക്കുവേണ്ടി മനുഷ്യനായ ദൈവ 
ത്തിന്റെ ജനനി എന്ന സൂചനയാണ്‌ ഈ പദത്തിനുള്ളത്‌. യേശുക്രിസ്തു 
പൂര്‍ണ്ണ ദൈവവും പൂര്‍ണ്ണ മനുഷ്യനുമായിരുന്നു. തന്റെ ദൈവത്പത്തിന്റെ 
അടിസ്ഥാനത്തില്‍. തന്റെ മാതാവിനെ, “ദൈവമാതാവ്‌” “ദൈവ്രപസ 
വിത്രി" എന്നൊക്കെ വിളിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ 
നിഷേധിക്കുന്നതോ പരിമിതപ്പെടുത്തുന്നതോ ആയ അബദ്ധോപദേശ 
ങ്ങള്‍ ഉണ്ടായപ്പോള്‍ സത്യവിശ്വാസത്തിന്റെ പ്രതീകമായി “ദൈവമാതാവ്‌' 
എന്ന പദ്പ്പയോഗത്തിന്‌ പ്രചാരം സിദ്ധിച്ചു. മറിയാമിനെ “ദൈവമാതാവ്‌” 
എന്നു വിളിക്കുവാന്‍ പാടില്ല, “ക്രിസ്തുമാതാവ്‌' എന്നു വിളിക്കണം എന്നു 
പറഞ്ഞ നെസ്തോറിയസിന്റെ വീക്ഷണത്തിന്റെ പ്രധാന ബലഹീനത 


സാക്ഷികളുടെ സമൂഹം 19 


ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ചു മതിയായ ഉള്‍ക്കാഴ്ചയില്ലായിരു 
ന്നുവെന്നതാണ്‌. 


കന്ൃകയില്‍ നിന്നുള്ള ജനനവും യുക്തിചിന്തയും 


കന്യകയില്‍ നിന്നുള്ള ജനനം സാധാരണ യുക്തിക്കു നിരക്കുന്നത 
ല്ലാത്തതിനാല്‍ അതിനു വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നു 
ചില ആധുനിക വേദശാസ്ത്രജ്ഞന്മാര്‍ അഭിപ്രായപ്പെടുന്നുണ്ട്‌. എന്നാല്‍ 
അങ്ങനെ ചിന്തിച്ചാല്‍ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന സംഗ 
തിയായ മനുഷ്യാവതാരം പോലും നിഷേധിക്കേണ്ടതായി വരും. ദൈവം 
മനുഷ്യനായി എന്നത്‌ യുക്തിക്ക്‌ അതീതമായ സംഗതിയാണ്‌. അതു 
പോലെതന്നെ മനുഷ്യാവതാരത്തില്‍ താന്‍ കന്യകയില്‍നിന്നു ജഡമെ 
ടുത്തു എന്നതും യുക്തിക്ക്‌ അതീതമായ സംഗതിയാണ്‌. സാധാരണ 
യുക്തിക്കു നിരക്കുന്ന ജനനം, മരണത്തിനു വിധേയമായ ഒരു വംശ 
ത്തിന്റെ നിലനില്‍പിനും വര്‍ദ്ധനവിനും വേണ്ടിയുള്ളതാണ്‌. എന്നാല്‍ 
ദൈവത്തിന്റെ ജനനത്തിന്റെ ഉദ്ദേശ്യം തന്നെ ഇതല്ല. മരണത്തിനു വിധേ 
യമല്ലാത്ത ഒരു വംശത്തെ പുതുതായി സൃഷ്ടിക്കുക എന്നതായിരുന്നു 
ആ ഉദ്ദേശ്യം. അതുകൊണ്ട്‌ ആ ഉദ്ദേശ്യത്തിന്‌ അതിന്റേതായ പ്രത്യേ 
കതയുള്ള മാര്‍ഗവും ദൈവം സ്വീകരിച്ചു. മാത്രമല്ല, ദൈവത്തിന്‌ ഒരു 
കാര്യവും അസാധ്യവുമല്ല. 


“അമലോത്അതേവ സിദ്ധാന്തം” സ്വീകാര്യമോ? 


1854-ല്‍ 9-൦ പീയൂസ്‌ മാര്‍പാപ്പാ നടത്തിയ പ്രഖ്യാപനമനുസരിച്ച്‌ 
കന്യകമറിയാമിന്റെ “അമലോത്ഭവം” സഭയുടെ വിശ്വാസപ്രമാണമാ 
ണെന്നു കത്തോലിക്കാസഭ വിശ്വസിക്കുന്നു. അമലോത്ഭവ” എന്നതു 
കൊണ്ടുദ്ദേശിക്കുന്നത്‌, കനൃകമറിയാം “കര്‍മ്മപാപ'ത്തില്‍ നിന്നു മാര്ര 
മല്ല, “ജന്മപാപ'ത്തില്‍ നിന്നും ഒഴിഞ്ഞിരിക്കുന്നുവെന്നതാണ്‌. “ജന്മപാപം” 
കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത്‌ ലളിതമായി പറഞ്ഞാല്‍ ആദാമ്യവീഴ്ച 
മൂലം മനുഷ്യവര്‍ഗം മുഴുവനും പങ്കുചേരുന്ന പാപാവസ്ഥയും മരണാവ 
സ്ഥയും ആണ്‌. ഇതില്‍നിന്നു കന്യകമറിയാം ഒഴിഞ്ഞിരുന്നുവെന്നു പറ 
ഞ്ഞാല്‍, കന്യകമറിയാം മനുഷ്യവര്‍ഗത്തില്‍ ഉള്‍പ്പെടാത്തവളായിരുന്നു 
എന്നു സൂചന വരും. റോമ. 5:12-ല്‍ പറയുന്ന “എല്ലാവരും പാപം 
ചെയ്തു...” എന്ന അവസ്ഥയില്‍ നിന്നു മറിയാം ഒഴിവായിരുന്നുവെന്നും 
അതിനാല്‍ അവള്‍ക്ക്‌ രക്ഷയുടെ ആവശ്യം ഇല്ലായിരുന്നുവെന്നും പറ 
യേണ്ടതായി വരും. അതുകൊണ്ട്‌ “അമലോത്ഭവ” സിദ്ധാന്തം സ്വീകാ 
ര്ൃമല്ല. വീണ്ടെടുപ്പ്‌ ആവശ്യമുള്ള സൃഷ്ടിയുടെ ഭാഗംതന്നെയാണു വി. 
മറിയാമും. പിതാക്കന്മാരുടെ എഴുത്തുകളില്‍ “മാലിന്യം ഇല്ലാത്തവള്‍' 
എന്ന വിശേഷണം മറിയാമിനുപയോഗിക്കുമ്പോള്‍ അവള്‍ 'അമലോ 


20 സാക്ഷികളുടെ സമൂഹം 


ത്ഭവ'യായിരുന്നുവെന്നല്ല പ്രത്യുത വിശുദ്ധിയില്‍ തികഞ്ഞവളായിരുന്നു 
എന്നാണര്‍ത്ഥമാക്കുന്നത്‌. 


കന്യകമറിയാമിന്‌ രക്ഷാപ്രവര്‍ത്തനത്തില്‍ സഹകാര്‍മികത്വം 
ഉണ്ടോ? 


രക്ഷകന്റെ മാതാവായിരുന്നതുകൊണ്ട്‌ രക്ഷാപ്രവര്‍ത്തനത്തില്‍ സഹ 
കാര്‍മികത്വം ഉണ്ടെന്നു പറയുവാന്‍ സാധ്യമല്ല. യേശുക്രിസ്തു മാത്രമേ 
ഏകരക്ഷകനും മദ്ധ്യസ്ഥനുമായിട്ടുള്ളു. എന്നാല്‍ ആ ഏക മദ്ധ്യസ്ഥ 
നോടുള്ള ബന്ധത്തില്‍, കന്യകമറിയാമിന്‌ ഒരു പ്രത്യേക സ്ഥാനം സഭ 
കല്‍പിക്കുന്നുണ്ട്‌. 


3, വി. കനൃകമറിയാം-ആദ്ധ്യാത്മികതയില്‍ 


ആദ്ധ്യാത്മിക മണ്ഡലത്തില്‍ വിശുദ്ധ ജീവിതത്തിന്റെ മകുടോദാഹ 
രണമായി വി. മറിയാം ഗണിക്കപ്പെടുന്നു. പരിശുദ്ധന്മാരുടെ ഗണത്തില്‍ 
പ്രഥമ സ്ഥാനത്താണ്‌ വി. മറിയാം എന്നും സ്മരിക്കപ്പെടുന്നത്‌. താഴ്മ 
യുടെയും, ത്യാഗത്തിന്റെയും, നിശബ്ദ സേവനത്തിന്റെയും, നിര്‍മലസ്നേ 
ഹത്തിന്റെയും ഒക്കെ എത്ര രംഗങ്ങളിലാണ്‌ മറിയാം ശോഭിക്കുന്നത്‌. 


സഭയുടെ ആരാധനയില്‍, മാതാവില്‍കൂടി ക്രിസ്തുവിങ്കലേക്കുള്ള 
അപേക്ഷകള്‍ക്ക്‌ പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നുണ്ട്‌. പാശ്ചാത്യ 
പൌരസ്ത്യ സഭാപാരമ്പര്യങ്ങളില്‍ അഞ്ച്‌ പെരുന്നാളുകള്‍ വി. മാതാ 
വിന്റെ നാമത്തില്‍ കൊണ്ടാടുന്നുണ്ട്‌. (1) ആഗസ്റ്റ്‌ 15: കന്യകമറിയാമിന്റെ 
വാങ്ങിപ്പ്‌ (2) മാര്‍ച്ച്‌ 25: കന്യകമറിയാമിനോടുള്ള അറിയിപ്പ്‌ (ദ) ജനു 
വരി 15: വിത്തുകള്‍ക്കുവേണ്ടി ദൈവമാതാവിന്റെ പ്രാര്‍ത്ഥനയുടെ പെരു 
ന്നാള്‍ (4) മെയ്‌ 15: കതിരുകള്‍ക്കുവേണ്ടി ദൈവമാതാവിന്റെ പ്രാര്‍ത്ഥന 
യുടെ പെരുന്നാള്‍ (5) ഡിസംബര്‍ 26: മാതാവിന്റെ പുകഴ്ചപ്പെരുന്നാള്‍. 
കനൃകമറിയാമിന്റെ പ്രത്യേക സ്മരണയ്ക്കായി സഭ ശൂനോയോ നോമ്പ്‌ 
(പതിനഞ്ചു നോമ്പ്‌ അഥവാ മാതാവിന്റെ വാങ്ങിപ്പിന്റെ ഓര്‍മ്മയുടെ 
നോമ്പ്‌) ആഗസ്റ്റ്‌ ഒന്നു മുതല്‍ പതിനഞ്ചു വരെ അനുഷ്ഠിക്കുന്നുണ്ട്‌. 


കത്തോലിക്കാസഭയില്‍ കന്യകമറിയാമിന്റെ ജനനപ്പെരുന്നാളായി 
സെപ്തംബര്‍ 8 ആചരിക്കുന്നു. ക്രൈസ്തവ ചരിധ്രത്തില്‍ വിശുദ്ധന്മാര്‍ 
അവരുടെ ജീവാവസാനം മൂലമാണ്‌ ക്രിസ്തുവിനെ മഹത്ത്വപ്പെടുത്തി 
യത്‌. അതുകൊണ്ട്‌ യേശുക്രിസ്തുവിന്റെയൊഴികെ മനുഷ്യരാരുടേയും 
ജനനപ്പെരുന്നാള്‍ കൊണ്ടാടുന്ന പാരമ്പര്യം ഓര്‍ത്തഡോക്സ്‌ സഭകള്‍ 
ക്കില്ല (യോഹന്നാന്‍ സ്നാപകന്റെ ജനനം ഒരു ഞായറാഴ്ച സ്മരിക്കു 
ന്നുണ്ട്‌ എങ്കിലും അത്‌ ക്രിസ്തുവിന്റെ ജനനത്തിന്‌ മുമ്പു നടന്ന ഒരു 
സംഭവമായി, രക്ഷാചരിര്തപരമായ ഒരു സ്മരണയായി കരുതിയാല്‍ മതി. 


സാക്ഷികളുടെ സമൂഹം 21 


യോഹന്നാന്‍ സ്നാപകന്റെ പെരുന്നാള്‍ യഥാര്‍ത്ഥത്തില്‍ അദ്ദേഹത്തിന്റെ 
ശിരച്ഛേദത്തിന്റെ പെരുന്നാളാണ്‌). അതുകൊണ്ടാണ്‌ സെപ്തംബര്‍ എട്ട്‌ 
സഭയുടെ ഒഈദ്യോഗിക പെരുന്നാളുകളില്‍ ഉള്‍പ്പെടാത്തതും, എട്ടുനോമ്പ്‌ 
കാനോനിക നോമ്പായിട്ട്‌ പ്രഖ്യാപിക്കാത്തതും. എന്നാല്‍ അനുതപിക്കു 
വാനും ക്രിസ്തുവിനോടും സഭാജീവിതത്തോടും കൂടുതല്‍ അടുക്കു 
വാനും ഉപകരിക്കുന്നവിധത്തില്‍ എട്ടുനോമ്പോ, ഏതൊരു പ്രത്യേക 
നോമ്പോ, ആചരിക്കപ്പെട്ടാല്‍ അനുഗ്രഹപ്രദമായിരിക്കും. 


4. വി. മറിയാമിനെക്കുറിച്ചുള്ള പഴയനിയമ സൂചനകള്‍ 


ഓര്‍ത്തഡോക്സ്‌ ആരാധന്രകരമങ്ങളില്‍ പലയിടത്തും വി. മറിയാമി 
നെക്കുറിച്ചുള്ള പഴയനിയമ സൂചനകള്‍ എടുത്തുപറയാറുണ്ട്‌. അവയില്‍ 
പ്രധാനപ്പെട്ട ചിലത്‌ താഴെ പറയുന്നവയാണ്‌. 1. ഹവ: ഹവ്യായില്‍ക്കൂടി 
പഴയ സൃഷ്ടി രംഗപ്രവേശം ചെയ്തു. രണ്ടാം ഹവ്വായായ മറിയാമില്‍ 
ക്കൂടി പുതിയ സൃഷ്ടിയുടെ ആദ്യജാതന്‍ രംഗപ്രവേശം ചെയ്തു. ഒന്നാം 
ഹവ്വായില്‍ വീഴ്ച ആരംഭിച്ചുവെങ്കില്‍ രണ്ടാം ഹവ്വായില്‍ രക്ഷയും ആരം 
ഭിക്കുന്നു. 2. കുഞ്ഞാട്‌ ചുറ്റിനിന്ന ചെടി (ഉല്പ. 22:13). 3. സ്വര്‍ഗത്തി 
ലേക്കു കരേറ്റുന്ന ഗോവേണി (ഉല്പ. 28:12). 4. അഗ്നി ധരിച്ച മുള്‍പ്പടര്‍പ്പ 
(പുറ. 3:2). 5. മന്ന ഇട്ടുവച്ച പൊന്‍പാഠരതം (പുറ. 16:33). 6. ന്യായപ്രമാ 
ണപ്പെട്ടകം (പുറ. 26:33). 7. അഹറോന്റെ തളിര്‍ത്ത വടി (സംഖ്യാ 17:8). 
8. ഗിദയോന്‍ പറഞ്ഞ അടയാളമായ രോമക്കെട്ട (ന്യായ. 6:36-40). 9. 
ഏലീശായുടെ പുതിയ മണ്‍കുടം (2 രാജാ. 2:19-25). 10. തുറക്കപ്പെടാത്ത 
അടയ്ക്കപ്പെട്ട വാതില്‍ (എസ്‌ക്കി. 44:2). 


അഭ്യാസങ്ങള്‍ 


1. താഴെപറയുന്ന വേദഭാഗങ്ങളില്‍ ഏതെങ്കിലും ഒന്നിനെ അടിസ്ഥാ 
നമാക്കി വി. മറിയാമിന്റെ ജീവിതദൂത്‌ എഴുതുക. ലൂക്കോ. 1:26-38, 1:46-55% 
യോഹ. 2:1-12. 


2. യോഹ. 2:4-ന്റെ ശരിയായ പരിഭാഷ, “സ്രതീയെ എനിക്കും 
നിനക്കും എന്ത്‌? എന്നാണ്‌. “തമ്മില്‍ ' എന്നുംകൂടി തെറ്റായി ചേര്‍ത്തതി 
നാല്‍ വരുന്ന ആശയ വ്ൃത്യാസം വ്യക്തമാക്കുക. 


3. എട്ടുനോമ്പ്‌ ദൈവത്തിനു പകരം വി. മറിയാമിനെ ആരാധിക്കുന്ന 
തിനു പ്രേരണ നല്‍കുന്നുവെന്ന വിമര്‍ശനത്തോടുള്ള നിങ്ങളുടെ പ്രതി 
കരണം ചുരുക്കത്തില്‍ പ്രസ്താവിക്കുക. 


പാഠം 3 
അപ്പൊസ്തലന്മാര്‍ _ ഭാഗം 1 


1 വിശുദ്ധ പത്രോസ്‌: ജീവിതം [1 കൃതികള്‍ [1 സഭയിലെ സ്ഥാനം ൮ 
വി. യാക്കോബും വി. യോഹന്നാനും: ജീവിതം ൨ വി. യോഹന്നാന്റെ 
കൃതികള്‍. 


1, വി. പത്രോസ്‌: ജീവിതം 
പേരുകള്‍ 


വി. പത്രോസിനു പുതിയനിയമത്തില്‍ മൂന്നു പേരുകള്‍ കൂടി ഉപ 
യോഗിച്ചു കാണുന്നു; വളരെ സാധാരണയായി “ശീമോന്‍” എന്നും വിര 
ഉമായി ശിമയോന്‍” എന്നും ചിലപ്പോള്‍ “കേഫാ' എന്നും. ഇതില്‍ 
“ശീമോന്‍ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യനാമം ( ശിമയോന്‍” 
ലോപിച്ചതാണ്‌ “ശീമോന്‍ ”). കേഫാ എന്ന്‌ അരമായ ഭാഷയിലും, 
“പത്രൊസ്‌” എന്ന്‌ ഗ്രീക്കിലും പറഞ്ഞാല്‍ ഒന്നുതന്നെ, പാറ. പല യഹൂ 
ദന്മാരും അന്ന്‌ അവരുടെ സ്വന്തം പേരിന്റെ ഗ്രീക്കു രൂപവും കൂടി ഉപ 
യോഗിക്കുമായിരുന്നു (ഉദാ. തോമസ്‌ - ദിദിമോസ്‌; തബീഥാ - ഡോര്‍ 
ക്കാസ്‌). “കേഫാ” എന്ന പേര്‍ ശീമോന്‍ യേശുക്രിസ്തു പുതിയതായി 
നല്‍കിയതായിരുന്നു. സുവിശേഷകന്മാര്‍ പലപ്പോഴും ശീമോന്‍ 
പത്രോസ്‌” എന്ന്‌ പഴയപേരും പുതിയപേരും ചേര്‍ത്ത്‌ ഉപയോഗിച്ചു 
കാണുന്നു. 


ലഘു ജീവചരിത്രം 


വി. പത്രോസ്‌ ഗലീലയിലെ ബെത്സയിദ ഗ്രാമക്കാരനായിരുന്നു. പിതാ 
വിന്റെ പേര്‌ യോഹന്നാന്‍. വിവാഹിതനായിരുന്ന പഠ്രോസ്‌ തന്റെ 
കുടുംബം പുലര്‍ത്തുവാന്‍ മീന്‍പിടിത്തം തൊഴിലായി സ്വീകരിച്ചു. പത്രോ 
സിന്റെ തൊഴില്‍ ചരിത്രത്തില്‍ ഒരത്ഭുതം കാണിച്ചുകൊണ്ട്‌ യേശു അദ്ദേ 
ഹത്തെ “മനുഷ്യരെ പിടിക്കുവാന്‍” (ലൂക്കോ. 5:1-11) വിളിച്ചു. ഒരുപക്ഷേ 
യേശു അദ്ദേഹത്തെ വിളിക്കുന്നതിന്‌ മുമ്പ്‌, പത്രോസ്‌ ഒരിക്കല്‍ തന്റെ 
സഹോദരനായ അന്ത്രയോസ്‌ മുഖാന്തരം യേശുവിനെ ഒന്നു പരിചയ 
പ്പെട്ടു കാണും (യോഹ. 1:40-42). പത്രോസിന്റെ ഭവനത്തില്‍ യേശു ചെന്ന്‌ 
അദ്ദേഹത്തിന്റെ അമ്മാവിയമ്മയെ സവഖ്യമാക്കിയതോടെ പത്രോസിന്റെ 
ഹൃദയം മുഴുവനും യേശു പിടിച്ചടക്കിക്കഴിഞ്ഞിരുന്നു. തികഞ്ഞ പര 
മാര്‍ത്ഥതയും നേതൃത്വശക്തിയും നിര്‍മല സ്നേഹവും നിറഞ്ഞ ഒരു 
വ്ൃക്തിത്വത്തെയാണ്‌ പത്രോസില്‍ നാം പിന്നീട്‌ പരിചയപ്പെടുന്നത്‌. 
അതുകൊണ്ടുതന്നെ ശിഷ്യസമൂഹത്തില്‍ ഒന്നാമനായും യേശുവിന്റെ 


സാക്ഷികളുടെ സമൂഹം 23 


ഏറ്റവും ഉറ്റബന്ധമുള്ള ശിഷ്യന്മാരില്‍ ഒരുവനായും അദ്ദേഹം പ്രതിഷ്ഠി 
ക്കപ്പെട്ടു. 


യേശുക്രിസ്തുവിന്റെ പരസ്ൃശുധ്രൂഷയിലെ ചില അനര്‍ഘ നിമിഷ 
ങ്ങള്‍ക്ക്‌ സാക്ഷികളായ ചുരുക്കം ചിലരില്‍ ഒരാളായിരുന്നു വി. പത്രോസ്‌. 
അങ്ങനെ മറുരൂപമലയിലും, ഗത്സമേനയില്‍ ഗുരുവിനു സമീപത്തും, 
ഉയിര്‍പ്പിന്റെ സത്യം ആദ്യം ബോധ്യപ്പെട്ടവരിലും, വി. പത്രോസ്‌ ഉണ്ടാ 
യിരുന്നു. ശിഷ്യസമൂഹത്തിന്റെ നാവായി പലപ്പോഴും വര്‍ത്തിച്ചിരുന്നത്‌ 
പത്രോസായിരുന്നു (ഉദാ. മത്താ. 15:15; 16:15, 16; 18:21 ലൂക്കോ. 9:33). 


ശിഷ്യന്മാരില്‍ ഏറ്റവും കൂടുതല്‍ യേശുവിന്റെ ശാസന കേള്‍ക്കു 
ന്നതും പത്രോസ്‌ തന്നെയാണ്‌ (ഉദാ. മത്താ. 16:22, 23; മര്‍ക്കോ. 8:32, 
33). യേശുവുമായുള്ള ബന്ധത്തില്‍ ആരെല്ലാം ഇടറിയാലും താനിടറു 
കയില്ലെന്നു പ്രഖ്യാപിച്ച പത്രോസ്‌ അധികം താമസിയാതെതന്നെ യേശു 
വിനെ മൂന്നു പ്രാവശ്യം തള്ളിപ്പറയുവാന്‍ ഇടയായി. തനിക്ക്‌ പറ്റിയ 
അബദ്ധം മനസ്സിലാക്കുന്ന പത്രോസ്‌ ആവോളം അനുതപിച്ചു. ആ അനു 
താപത്തിന്റെ അംഗീകാരമായാണ്‌ യേശു ശിഷ്യസമൂഹത്തിന്റെ പ്രതി 
നിധിയായി പത്രോസിനെ വിളിച്ച്‌ തന്റെ ആടുകളെ നയിപ്പാനുള്ള ഉത്ത 
രവാദിത്വം അദ്ദേഹത്തെ ഏല്പിക്കുന്നത്‌. 


യേശുവിന്റെ സ്വര്‍ഗ്ഗാരോഹണത്തോടെ ശിഷ്യസമുഹത്തിന്റെ നേതാ 
വായി പത്രോസ്‌ കാര്യങ്ങള്‍ വളരെ ഭംഗിയായി ക്രമീകരിച്ചു. മത്ഥിയാ 
സിനെ തെരഞ്ഞെടുത്തപ്പോഴും പെന്തിക്കോസ്തിയിലും പത്രോസ്‌ തന്റെ 
നേതൃത്വപാടവം വ്ൃക്തമാക്കി. ക്രൈസ്തവ സമൂഹത്തില്‍ നിന്നുള്ള 
ആദ്യ പ്രസംഗകന്‍ മാത്രമല്ല, ആദ്യത്തെ അത്ഭുതപ്രവര്‍ത്തകനും, 
ആദ്യത്തെ തടവുപുള്ളിയും കൂടിയാണ്‌ വി. പത്രോസ്‌. ജാതികളെയും 
സഭയിലേയ്ക്ക്‌ വിളിക്കുവാനുള്ള ഉത്തരവാദിത്വവും ഉള്‍ക്കാഴ്ചയും 
ആദ്യം പ്രാപിക്കുന്നതും വി. പത്രോസാണെന്നു പറയാം. 


വി. പത്രോസിന്റെ സുവിശേഷഘോഷണത്തിനു നാലു മണ്ഡലങ്ങള്‍ 
എങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. (1) യഹൂദ്യയും പരിസരപ്രദേശങ്ങളും. 
(2) അന്ത്യോഖ്യയും ചുറ്റുപാടും. (3) ഏഷ്യയുടെ ചില ഭാഗങ്ങള്‍. (4) 
റോം. അദ്ദേഹത്തിന്റെ സുവിശേഷ ഘോഷണയാത്രയില്‍ സന്തതസഹ 
ചാരിയായി മര്‍ക്കോസും ഉണ്ടായിരുന്നു. മര്‍ക്കോസിന്റെ സുവിശേഷ 
ത്തിന്റെ പ്രധാന അടിസ്ഥാനമായി കരുതപ്പെടുന്നത്‌ യേശുവിനെക്കുറി 
ച്ചുള്ള വി. പത്രോസിന്റെ സ്മരണകളാണ്‌. 


അപ്പൊസ്തലപ്രവൃത്തികള്‍ പ്ര്്രണ്ടാം അദ്ധ്യായം വരെ മിക്കവാറും 
നാം വായിക്കുന്നത്‌ വി. പത്രോസിന്റെ പ്രവര്‍ത്തനങ്ങളെക്കുറിച്ചാണ്‌. 
അദ്ദേഹത്തിന്റെ അചഞ്ചലമായ വിശ്വാസവും അപാരമായ ധൈര്യവും 
പ്രകടമാക്കുന്ന പല സംഭവങ്ങളും നാം അവിടെ പരിചയപ്പെടുന്നു. 


24 സാക്ഷികളുടെ സമൂഹം 


വി. പത്രോസിന്റെ രക്തസാക്ഷിത്വത്തോടനുബന്ധിച്ച്‌ “പത്രോസി 
ന്റെയും പനലോസിന്റെയും പ്രവൃത്തികള്‍' എന്ന പുരാതന രേഖയില്‍ 
ഒരു സംഭവം വിവരിക്കുന്നു. പത്രോസിന്‌ റോമില്‍, അക്രൈസ്തവരായ 
വരുടെ എതിര്‍പ്പ്‌ കൂടിവന്നു. തന്നെ വധിക്കുവാനുള്ള ആലോചനയും 
ഉണ്ടെന്നറിഞ്ഞപ്പോള്‍ ചില ക്രൈസ്തവ സഹോദരങ്ങളുടെ നിര്‍ദ്ദേശ 
പ്രകാരം റോമില്‍ നിന്ന്‌ അദ്ദേഹം ഒളിച്ചോടി. ആ വഴിക്കപ്പോള്‍ റോമിനെ 
ലക്ഷ്യമാക്കി യേശു നടന്നുവരുന്നതായി പത്രോസ്‌ കണ്ടു. “ഗുരോ, നീ 
എവിടേയ്ക്ക്‌?” എന്നു പത്രോസ്‌ ചോദിച്ചു. അതിനുത്തരമായി, പത്രോ 
സിനു പകരമായി വീണ്ടും ഒന്നു കൂടി കുരിശിക്കപ്പെടുവാന്‍ താന്‍ റോമി 
ലേക്ക്‌ പോകുകയാണെന്ന്‌ യേശു പറഞ്ഞു. അതിന്റെ സാരം മനസ്സിലാ 
ക്കിയ പത്രോസ്‌, റോമിലേയ്ക്ക്‌ തന്നെ തിരിച്ചുപോയി. അവിടെവച്ച്‌ 
അദ്ദേഹം ബന്ധനസ്ഥനാക്കപ്പെട്ടു. 


നീറോ ച്രകരവര്‍ത്തിയുടെ തീരുമാനപ്രകാരം അദ്ദേഹം കുരിശില്‍ തറ 
യ്ക്കപ്പെടുവാന്‍ വിധിക്കപ്പെട്ടു. ്രൂശീകരണത്തിനു വിധിക്കപ്പെട്ട പത്രോ 
സിനു ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളു. തന്റെ ഗുരുവിന്റെ കാലുകളില്‍ 
ചുംബിക്കുന്ന രീതിയില്‍ തലകീഴായി കുരിശിക്കപ്പെടണം എന്ന്‌. അതു 
നിറവേറ്റപ്പെട്ടു. വി. പത്രോസും വി. പൌലോസും ഒരുമിച്ച്‌ ഒരു ദിവസം 
വധിക്കപ്പെട്ടു എന്നാണ്‌ വിശ്വസിക്കുന്നത്‌. പരമ്പരാഗതമായി വിശ്വസി 
ക്കുന്നത്‌ എ.ഡി. 67 ജൂണ്‍ മാസം 29-ന്‌ അവര്‍ രക്തസാക്ഷികളായെ 
ന്നാണ്‌. അതുകൊണ്ട്‌ സഭ അവരുടെ പെരുന്നാള്‍ ജൂണ്‍ 29-ഠം തീയതി 
കൊണ്ടാടുന്നു. 


വി. പത്രോസിന്റെ ഭാതികാവശിഷ്ടങ്ങള്‍ സംസ്കരിച്ചിരിക്കുന്ന 
സ്ഥാനത്താണു റോമിലെ സുപ്രസിദ്ധമായ സെന്റ്‌ പീറ്റേഴ്‌സ്‌ ബസി 
ലിക്കാ സ്ഥിതിചെയ്യുന്നത്‌. 


കൃതികള്‍ 


പുതിയനിയമത്തില്‍ വി. പത്രോസിന്റെ നാമത്തിലുള്ള രണ്ടു ലേഖ 
നങ്ങളുണ്ട്‌. ഒന്നാം ലേഖനം യേറുശലേമില്‍ വച്ചും രണ്ടാം ലേഖനം 
റോമില്‍ വച്ചും എഴുതപ്പെട്ടതാകണം. ഒന്നാം ലേഖനം പ്രധാനമായും 
പീഡകള്‍ അനുഭവിക്കുന്നവരെ ധൈര്യപ്പെടുത്തുവാനാണ്‌ എഴുതപ്പെ 
ട്ടത്‌. കഷ്ടതയനുഭവിക്കുന്നവര്‍ക്ക്‌ ആശ്വാസവും പ്രത്യാശയും പകരുന്ന 
അനേകം ദൂതുകള്‍ ഈ ലേഖനത്തില്‍ കാണാം (ഉദാ. 1 പത്രോ. 1:6, 7; 
3:13, 17% 4:13, 16). രണ്ടാം ലേഖനത്തില്‍ ദൈവത്തിന്റെ വിളിയും തെര 
ഞ്ഞെടുപ്പും ഓര്‍പ്പിച്ചുകൊണ്ട്‌, അബദ്ധോപദേശങ്ങളില്‍ നിന്നും അധാര്‍ 
മ്മിക ജീവിതത്തില്‍ നിന്നും ഒഴിഞ്ഞു ക്രിസ്തുവിന്റെ വരവിന്റെ പ്രത്യാ 
ശയില്‍ സൂക്ഷ്മതയോടിരിപ്പാന്‍ ആഹ്വാനം ചെയ്യുന്നു. 


സാക്ഷികളുടെ സമൂഹം 25 


സഭയിലെ സ്ഥാനം 


വി. പത്രോസിന്‌ മറ്റ്‌ അപ്പൊസ്തലന്മാരുടെയിടയില്‍ ഒരു പ്രത്യേക 
സ്ഥാനം ഉണ്ടായിരുന്നുവെന്നതു തര്‍ക്കമറ്റ സംഗതിയാണ്‌. പക്ഷേ ഈ 
സ്ഥാനത്തെ മേലധികാരമായി തെറ്റിദ്ധരിക്കരുതെന്നു മാര്തം. അധികാ 
രത്തെയും സ്ഥാനത്തെയും രണ്ടായി നാം കാണണം. ശിഷ്യന്മാര്‍ക്ക്‌ 
യേശു നല്‍കുന്ന “അധികാരം” എപ്പോഴും പൊതുവായിട്ടായിരുന്നു നല്‍കി 
യിരുന്നത്‌ (മത്താ. 10:1% 19:28; 28:18-20; യോഹ. 20:23; മര്‍ക്കോ. 16:14-18). 
പത്രോസിനുണ്ടായിരുന്ന സ്ഥാനം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു 
ശ്രേഷ്ഠത കൊണ്ടായിരുന്നു. ആ സ്ഥാനം മറ്റാര്‍ക്കും അവകാശപ്പെടാന്‍ 
സാധ്യമല്ല. പത്രോസിന്റെ “സ്ഥാന 'ത്തിനോടനുബന്ധിച്ച്‌ യാതൊരു 
പ്രത്യേക അധികാരവും ലഭിച്ചതായോ പത്രോസ്‌ അത്‌ പ്രയോഗിച്ചതായോ 
ഒരു തെളിവും പുതിയനിയമത്തില്‍ ഇല്ല. യെറുശലേം സുന്നഹദോസില്‍ 
(അപ്പോ. പ്ര. 15) പത്രോസല്ല, വി. യാക്കോബാണ്‌ അദ്ധ്യക്ഷന്‍. മത്താ. 
16:18-19 ലും യോഹ. 21:18-19 ലും ശിഷ്യന്മാരുടെ പ്രതിനിധിയായിട്ടു മാത്ര 
മാണ്‌ യേശു പത്രോസിനെ കാണുന്നത്‌. 


2, വി. യാക്കോബും വി. യോഹന്നാനും: ജീവിതം 
ലഘുജീവചരിത്രം 


പത്രോസിനോടൊപ്പം യേശുക്രിസ്തുവിന്റെ ശിഷ്യഗണത്തില്‍ അക 
വൃത്തത്തില്‍പ്പെട്ടവരായിരുന്നു യാക്കോബും യോഹന്നാനും. സെബദി 
യുടെയും ശോലുമിന്റെയും മക്കളായ യാക്കോബിനും യോഹന്നാനും 
“ഇടിമക്കള്‍' (പൊവനര്‍ഗസ്‌) എന്ന വിശേഷണം തികച്ചും അനുയോ 
ജ്യമായിരുന്നു. ഗലീലയിലെ ബെത്സയിദയില്‍നിന്നും ശിഷ്യസമൂഹത്തി 
ലേക്കു കടന്നുവന്ന ഇരുവരുടേയും പ്രധാന തൊഴില്‍ മീന്‍പിടിത്തമായി 
രുന്നതിനാല്‍ സാഹസികത അവരുടെ പ്രത്യേകതയായിരുന്നു. പര 
മാര്‍ത്ഥ മനസ്സുണ്ടായിരുന്നതുകൊണ്ടുതന്നെ അവര്‍ക്ക്‌ അനീതിയുടെ 
നേരെ ഇടിമിന്നലിന്റെ സ്വഭാവം കാട്ടുവാന്‍ പ്രേരണയുണ്ടായി (ലൂക്കോ. 
9:54). 

അപ്പനായ സെബദിയോടുകൂടെ വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോ 
ഴാണ്‌ യേശു അവരെ വിളിച്ചത്‌. ഇളയവനായ യോഹന്നാന്‍, യോഹ 
ന്നാന്‍ സ്നാപകന്റെ ശിഷ്യന്മാരില്‍ ഒരുവനായിരുന്നു. യേശുവിനെ 
യോഹന്നാന്‍ ഒരുപക്ഷേ ആദ്യം പരിചയപ്പെടുന്നതിനെക്കുറിച്ചാണ്‌ 
യോഹ. 1:35 മുതല്‍ 40 വരെയുള്ള ഭാഗങ്ങളില്‍ നാം വായിക്കുന്നത്‌. ആ 
പരിചയപ്പെടലിനെക്കുറിച്ചു യോഹന്നാന്‍ തന്റെ സഹോദരനായ യാക്കോ 
ബിനോടു പറഞ്ഞുകാണുമായിരിക്കും. യേശു വിളിച്ച ഉടന്‍ പിതാവി 
നെയും, തങ്ങളുടെ തൊഴിലും ഉപേക്ഷിച്ച്‌ തന്റെ പിന്നാലെ അവരിറങ്ങി 


പുറപ്പെട്ടു. 


26 സാക്ഷികളുടെ സമൂഹം 


സ്വന്തം ഭാവിയെക്കുറിച്ച്‌ അവര്‍ ദൈവരാജ്യവുമായി ബന്ധപ്പെടുത്തി 
ചിന്തിച്ചതു സ്വാഭാവികമായിരുന്നു. അതിന്റെയടിസ്ഥാനത്തിലാണ്‌ അവര്‍ 
യേശുവിന്റെയടുക്കല്‍ ഒരു പ്രത്യേക അപേക്ഷ സമര്‍പ്പിച്ചത്‌; തന്റെ മഹ 
ത്വത്തില്‍ ഒരാള്‍ക്കു വലത്തും ഒരാള്‍ക്ക്‌ ഇടത്തും ഇരിപ്പാന്‍ അനുവാദം 
കിട്ടുവാന്‍. കഷ്ടതയുടെയും മരണത്തിന്റെയും പാനപാത്രം അനുഭവി 
ക്കുവാന്‍ അന്ന്‌ യേശു അവര്‍ക്കു നല്‍കിയ ആഹ്വാനം അവര്‍ സർവാ 
ത്മനാ സ്വീകരിക്കുക തന്നെ ചെയ്തുവെന്നാണു പില്‍ക്കാല ചരിത്രം 
വെളിപ്പെടുത്തുന്നത്‌. 


പെന്തിക്കോസ്തിയില്‍ പരിശുദ്ധാത്മ പ്രാപ്തിയെത്തുടര്‍ന്ന്‌ വി. 
യാക്കോബും വി. യോഹന്നാനും സുവിശേഷ പ്രവര്‍ത്തനത്തിന്‌ ഇറ 
ങ്ങിപ്പുറപ്പെട്ടു. യാക്കോബ്‌, യഹൂദ്യ, ശമറിയ, സ്പെയിന്‍ എന്നിവിടങ്ങ 
ളില്‍ എതിര്‍പ്പുകളെയെല്ലാം അവഗണിച്ചു ധൈര്യമായി പ്രവര്‍ത്തിച്ചു. 
അങ്ങനെ അപ്പൊസ്തലന്മാരില്‍ ആദ്യ രക്തസാക്ഷിയാകുവാന്‍ അദ്ദേ 
ഹത്തിനു കഴിഞ്ഞു. ഹേരോദാവ്‌ അദ്ദേഹത്തെ വാൾകൊണ്ടു കൊല്ലി 
ക്കയാണു ചെയ്തത്‌ (അപ്പൊ. രപ. 12). അദ്ദേഹത്തെ വധിക്കുവാന്‍ നിയു 
ക്തനായ ഉദ്യോഗസ്ഥന്‍, അമാനുഷികമായ ധൈര്യവും യഥാര്‍ത്ഥ 
ക്രൈസ്തവസഹനവും കണ്ടു മാനസാന്തരപ്പെട്ടു ക്രിസ്ത്യാനിയായി. 
വി. യാക്കോബിന്റെ തിരുശേഷിപ്പുകള്‍ സ്പെയിനില്‍ കൊണ്ടുപോയി 
അടക്കംചെയ്തു. സ്പെയിനിന്റെ ര്രത്യേക മദ്ധ്യസ്ഥനായി ഇന്നും വി. 
യാക്കോബിനെ സ്പെയിൻകാർ കരുതുന്നു. 


അപ്പൊസ്തലന്മാരില്‍ ഏറ്റവും പ്രായം കുറഞ്ഞവനും യേശുവിന്റെ 
ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനും ആയിരുന്നു വി. യോഹന്നാന്‍. യോഹ 
ന്നാന്‍ സ്വയം വിശേഷിപ്പിക്കുന്നത്‌ “യേശു സ്നേഹിച്ച ശിഷ്യന്‍” (യോഹ. 
13:21-25; 19:26, 27; 20:1-10; 21:24) എന്നാണ്‌. യേശുക്രിസ്തു തന്റെ ക്രൂശു 
മരണത്തിന്റെ സമയത്ത്‌ വി. മറിയാമിന്റെ സംരക്ഷണച്ചുമതലയും വി. 
യോഹന്നാനെയാണ്‌ ഏല്‍പിച്ചത്‌. “മാതാവിന്റെ ഇഷ്ട “പുരത'നായി തന്റെ 
ഉത്തരവാദിത്വം നിര്‍വൃഹിക്കേണ്ടിയിരുന്നതിനാല്‍ യോഹന്നാന്റെ ആദ്യ 
കാല പ്രവര്‍ത്തനരംഗം യെറുശമലേമും യഹുദ്യയും ആയിരുന്നു. വി. മറി 
യാമിന്റെ വേര്‍പാടോടുകൂടി യോഹന്നാന്‍ ഏഷ്യയിലേക്ക്‌ പോയി. 
അവിടെ പ്രധാനമായും ഏഴു സഭകള്‍ സ്ഥാപിച്ച്‌, എഫേസൂസില്‍ താമ 
സിച്ചുകൊണ്ട്‌ അവയുടെ മേല്‍നോട്ടം നിര്‍വൃഹിച്ചു. അതിനിടയില്‍ റോമി 
ലേയ്ക്കു പോകുവാന്‍ ഇടയായി. അവിടെവച്ച്‌ അനവധി പീഡനങ്ങള്‍ 
സഹിക്കേണ്ടതായി വന്നു. “യോഹന്നാന്റെ പ്രവൃത്തികള്‍”, ഡൊമീഷ്യന്‍ 
ച്രകവര്‍ത്തിയുടെ ആജ്ഞയനുസരിച്ച്‌ അദ്ദേഹത്തെ തിളച്ച എണ്ണയില്‍ 
ഇട്ടിട്ടും ഉഗ്രവിഷം കുടിപ്പിച്ചിട്ടും യാതൊരു കുഴപ്പവും അദ്ദേഹത്തിനു 
സംഭവിച്ചില്ല എന്നു പറയുന്നു. പത്മോസ്‌ ദ്വീപിലേയ്ക്ക്‌ അദ്ദേഹം നാടു 


സാക്ഷികളുടെ സമൂഹം 27 


കടത്തപ്പെട്ടു. അവിടെ ദൈവാത്മാവ്‌ അദ്ദേഹത്തെ വഴിനടത്തി. വീണ്ടും 
എഫേസൂസിലെത്തി സഭയുടെ പരിപാലനം നിര്‍വൃഹിച്ചു. അവസാനം 
വന്ദ്യവയോധികനായി മരിച്ചുവെന്നാണു വിശ്വസിക്കപ്പെടുന്നത്‌. സഭാപാര 
മ്പര്യത്തില്‍ “സ്നേഹത്തിന്റെ അപ്പൊസ്തലനായി” അദ്ദേഹം അറിയ 
പ്പെടുന്നു. 


വി. യോഹന്നാന്റെ കൃതികള്‍ 


വി. യോഹന്നാന്റെ പേരില്‍ സുവിശേഷം, മൂന്ന്‌ ലേഖനങ്ങള്‍, വെളി 
പാട്‌ എന്നീ പുതിയനിയമ ഗ്രന്ഥങ്ങളുണ്ട്‌. ആഴമായ ആത്മീയാനുഭവ 
ത്തിന്റെയും വേദശാസ്ത്ര ചിന്തയുടെയും പ്രതീകങ്ങളാണ്‌ എല്ലാംതന്നെ. 
യേശുക്രിസ്തുവിനെ സംബന്ധിച്ച്‌, ചരിര്തപരമായ ഒരു വിവരണം എന്ന 
തിലുപരിയായി ദൈവത്തിന്റെ വചനം (ലോഗോസ്‌) എന്ന നിലയിലും, 
യഥാര്‍ത്ഥ സത്യത്തിന്റെയും, വെളിച്ചത്തിന്റെയും, ജീവന്റെയും ഉറവിടം 
എന്ന നിലയിലുമുള്ള ഒരു ചിര്രീകരണമാണ്‌ വി. യോഹന്നാന്‍ നല്‍കു 
ന്നത്‌. അങ്ങനെ ക്രിസ്തുവിന്‌ ഒരു സാര്‍വലാകിക പ്രസക്തി കണ്ടെ 
ത്തുവാനുള്ള ശ്രമം യോഹന്നാന്റെ കൃതികളുടെ പ്രത്യേകതയാണ്‌. 
ഓരോ അത്ഭുത പ്രവര്‍ത്തനത്തെയും അനുസ്യൂത പുരോഗമനത്തിന്റെ 
ഒരു കണ്ണിയില്‍ കോര്‍ത്തിണക്കി പുതിയ പുതിയ ഉൾക്കാഴ്ചയുടെ “അട 
യാളമായി” വി. യോഹന്നാന്‍ ചിത്രീകരിക്കുന്നു. യേശുവിനോട്‌ അടു 
ത്തിടപെട്ടതിന്റെ ഈഷ്മളത സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും അനു 
ഭവവേദ്യമാണ്‌. യോഹന്നാന്റെ ലേഖനങ്ങളുടെ പ്രധാന ഉള്ളടക്കം, ഒരാ 
ത്മീയപിതാവിന്റെ സ്നേഹം നിറഞ്ഞ ഉപദേശങ്ങളും ക്രിസ്തുവിന്റെ 
ചരിത്രപരമായ യാഥാര്‍ത്ഥ്ൃത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളും ആണ്‌. 
ഇരുളും വെളിച്ചവും തമ്മിലുള്ള അന്തരം പോലെ സത്യവും അസത്യവും 
തമ്മിലും സ്നേഹവും വിദ്വേഷവും തമ്മിലും ഉള്ള വൃത്യാസം ബോധ്യ 
പ്പെട്ട്‌ യഥാര്‍ത്ഥ വെളിച്ചവും സ്നേഹവും സത്യവും ആയ ദൈവത്തോടു 
ക്രിസ്തുവില്‍ക്കൂടി ഐക്യപ്പെടുവാന്‍ ഉള്ള ദൂതാണു വി. യോഹന്നാന്‍ 
നല്‍കുന്നത്‌. 


അഭ്യാസങ്ങള്‍ 


1. വി. പത്രോസിന്റെയും വി. യാക്കോബിന്റെയും വി. യോഹന്നാന്റെയും 
ജീവിതത്തില്‍നിന്ന്‌ അനുകരണീയമായ പാഠങ്ങള്‍ ഏതൊക്കെ. 


2. “ചോദ്യം എല്ലാവരോടും കൂടിയായിരുന്നെങ്കില്‍ മറുപടിയും എല്ലാ 
വര്‍ക്കും വേണ്ടിയായിരുന്നു. മറുപടി എല്ലാവര്‍ക്കും വേണ്ടിയായിരുന്നു 
വെങ്കില്‍ വാഗ്ദാനവും എല്ലാവര്‍ക്കും വേണ്ടിയായിരുന്നു.” വി. മത്തായി 
യുടെ സുവിശേഷത്തിലെ ഒരു സംഭവത്തെയാണ്‌ ഈ വാചകം പരാ 
മര്‍ശിക്കുന്നത്‌. സംഭവവും ആശയവും വ്യക്തമാക്കുക. 


28 സാക്ഷികളുടെ സമൂഹം 


3. വി. യോഹന്നാന്റെ കൃതികളെക്കുറിച്ചു മുഖവുരയായി ഒരു ഖണ്ഡിക 
എഴുതുക. 

4. അപ്പൊ. പ്ര. ഒന്നാം അദ്ധ്യായത്തിലും പതിനഞ്ചാം അദ്ധ്യായ 
ത്തിലും അപ്പൊസ്തലന്മാരുടെ നേതൃത്വത്തില്‍ പൊതുവായ കാര്യങ്ങ 
ളെക്കുറിച്ചു തീരുമാനം എടുത്ത സംഭവങ്ങള്‍ ഏതൊക്കെ, ആ തീരുമാ 
നങ്ങളെടുത്ത രീതിയെ ആസ്പദമാക്കി “തെരഞ്ഞെടുപ്പുകളും തീരുമാന 
ങ്ങളും സഭയില്‍” എന്ന വിഷയത്തെക്കുറിച്ച്‌ ഒരു ഉപന്യാസം തയ്യാറാ 
ക്കുക. 


പാഠം 4 


അപ്പൊസ്തലന്മാര്‍ _ ഭാഗം 2 


പി വി. അന്ത്രയോസ്‌ ൮] വി. ഫിലിപ്പോസ്‌ 1] വി. ബര്‍ത്തുല്‍മായി ൮] വി. 
തോമസ്‌. 


1. വി. അന്ത്രയോസ്‌ 


വി. പത്രോസിന്റെ സഹോദരനും ബത്സയിദാ ദേശക്കാരനും പത്രോ 
സിനെപ്പോലെതന്നെ മുക്കുവനുമായിരുന്ന അന്ത്രയോസ്‌ ആദ്യം യോഹ 
ന്നാന്‍ സ്നാപകന്റെ ശിഷ്യനായിരുന്നു. യോഹന്നാന്റെ സുവിശേഷ 
പ്രകാരം, ആദ്യം യേശുവിനെ അന്വേഷിച്ചു ചെന്നു തന്നോടു ചേരുന്നതു 
അന്ത്രയോസാണ്‌. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിനു “പ്രൊട്ടോക്ലേ 
റ്റോസ്‌" (ആദ്യം വിളിക്കപ്പെട്ടവന്‍) എന്ന സ്ഥാനപ്പേരുണ്ട്‌. പത്രോസി 
നെയും മറ്റു പലരെയും യേശുവിങ്കലേക്കു കൊണ്ടുവരുന്ന വൃക്തിയാ 
യിട്ടാണു യോഹന്നാന്റെ സുവിശേഷത്തില്‍ അദ്ദേഹത്തെ ചിര്രീകരിക്കു 
ന്നത്‌. മിശിഹായെ കണ്ടെത്തിയെന്നു പറഞ്ഞുകൊണ്ട്‌ അന്ത്രയോസ്‌ 
തന്റെ സഹോദരനായ പത്രോസിനെ യേശുവിന്റെയടുക്കല്‍ കൊണ്ടു 
വന്നു (യോഹ. 1:40-42). അഞ്ചപ്പംകൊണ്ട്‌ അയ്യായിരത്തെ തൃപ്തിപ്പെടു 
ത്തുവാൻ മുഖാന്തരമായ അഞ്ചപ്പം കൈവശമുണ്ടായിരുന്ന ബാലനെ 
കണ്ടുപിടിച്ച്‌, യേശുവിന്റെയടുത്തേയ്ക്കു നയിക്കുന്നത്‌ അന്ത്രയോസ്‌ 
ആണ്‌ (യോഹ. 6:8-9). യവനന്മാര്‍ യേശുവുമായി സംസാരിക്കാന്‍ ആഗ്ര 
ഹിച്ചപ്പോഴും അവരെ യേശുവിന്റെയടുത്തേയ്ക്ക്‌ കൊണ്ടുപോയതും 
അന്ത്രയോസ്‌ തന്നെ (യോഹ. 12:20-22). 


അന്ത്രയോസിന്റെ സുവിശേഷവയല്‍ വിസ്തൃതമായിരുന്നു. കപ്പ 
ദോക്യ, ബിഥുന്യ, ഗലാത്യ, അഖായ എന്നീ സ്ഥലങ്ങളില്‍ അദ്ദേഹം 
സുവിശേഷം അറിയിച്ചു. റഷ്യയുടെ ചില പ്രദേശങ്ങളിലും അദ്ദേഹം 


സാക്ഷികളുടെ സമൂഹം 29 


പ്രവര്‍ത്തിച്ചുവെന്നാണു വിശ്വസിക്കപ്പെടുന്നത്‌. അതുകൊണ്ട്‌ ഗ്രീക്ക്‌, 
റഷ്യന്‍ സഭാ പാരമ്പര്യങ്ങളുടെ പിതാവായിട്ടാണു വി. അന്ത്രയോസ്‌ 
കരുതപ്പെടുന്നത്‌. ഗ്രീക്കു ദേശത്ത്‌ അനേകായിരങ്ങളെ വിഗ്രഹാരാധന 
യില്‍നിന്നും പിന്‍തിരിച്ചപ്പോള്‍ അദ്ദേഹത്തെ കൊല്ലുവാന്‍ പലരും 
ഒരുങ്ങി. 

അന്ത്രയോസിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള ഒരു പുരാതന 
രേഖയില്‍ അദ്ദേഹം പ്രതാസ്‌ എന്ന സ്ഥലത്തുവച്ച്‌ ആകൃതിയിലുള്ള 
കുരിശിന്മേല്‍ തൂക്കപ്പെട്ടു എന്നു പറയുന്നു (തൻനിമിത്തം ഈ ആകൃ 
തിയിലുള്ള കുരിശിന്‌ അന്ത്രയോസിന്റെ കുരിശ്‌ എന്നു പറയുന്നു). 
അദ്ദേഹം കുരിശില്‍ തൂക്കപ്പെട്ടതറിഞ്ഞ ഇരുപതിനായിരത്തോളം 
ര്രിസ്ത്യാനികള്‍ കൂട്ടംചേർന്നു ചെന്ന്‌ ന്യായാധിപനോട്‌ അന്ത്രയോ 
സിനെ സ്വത്ര്രനാക്കുവാന്‍ ആവശ്യപ്പെട്ടു. ന്യായാധിപന്‍ അന്ത്രയോ 
സിനെ മോചിപ്പിക്കുവാന്‍ കല്പന കൊടുത്തു. എന്നാല്‍ അന്ത്രയോ 
സിന്റെ തന്നെ താലപര്യരപകാരം അദ്ദേഹം രക്തസാക്ഷിത്വത്തെ ധീര 
മായും, ശാന്തമായും, സന്തോഷത്തോടും സ്വീകരിച്ചുവെന്നാണു മേല്പ 
റഞ്ഞ രേഖയില്‍ പറയുന്നത്‌. അദ്ദേഹത്തിന്റെ ധീരോദാത്തമായ രക്ത 
സാക്ഷിത്വം ഭരണാധികാരിയുടെ ഭാര്യയായ മാക്സിമിലയെ മാനസാ 
ന്തരപ്പെടുത്തി. ക്രിസ്ത്യാനികള്‍ അവരുടെ സഹായത്തോടുകൂടി അന്ത്ര 
യോസിന്റെ മൃതശരീരം സംസ്കരിച്ചു. പില്‍ക്കാലത്ത്‌ അദ്ദേഹത്തിന്റെ 
തിരുശേഷിപ്പ്‌ പ്രതാസില്‍നിന്നും കുസ്തന്തീനോപോലീസിലേക്കു 
കൊണ്ടുപോയി. 


2, വി. ഫിലിപ്പോസ്‌ 


ഫിലിപ്പോസും, പത്രോസ്‌, അന്ത്രയോസ്‌, സെബദി മക്കള്‍ എന്നിവ 
രുടെ നാടായ ബത്സയിദക്കാരനായിരുന്നു. തൊഴിലും മീന്‍പിടിത്തം 
ആയിരുന്നിരിക്കണം. യേശുക്രിസ്തുവില്‍ “മിശിഹായെ കണ്ടെത്തി 
അങ്ങനെ തന്നോടുകൂടി ആദ്യം ചേര്‍ന്നത്‌ വി. അന്ത്രയോസാണെങ്കിലും, 
“എന്റെ പിന്നാലെ വരിക” എന്ന്‌ യേശു ആദ്യം വിളിക്കുന്നത്‌ ഫിലിപ്പോ 
സിനെയാണ്‌. യേശുവിന്റെ വിളികേട്ട ഉടന്‍തന്നെ ഫിലിപ്പോസ്‌ തന്നെ 
അനുഗമിച്ചു. യാഥാര്‍ത്ഥ്യബോധത്തോടെയും പരമാര്‍ത്ഥതയോടെയും 
സംഗതികള്‍ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു സൂക്ഷ്മത ഫിലിപ്പോ 
സിന്റെ പ്രത്യേക കൈമുതലായിരുന്നു. ന്യായ്പരപമാണവും (്രവാചക 
ന്മാരും ആരകെക്കുറിച്ചു പറയുന്നുവോ ആ മിശിഹായെ യേശുവില്‍ താന്‍ 
കണ്ടെത്തി എന്നു നഥനയേലിനോട തുറന്ന്‌ പറഞ്ഞ്‌ അവനു യേശു 
വിനെ കാട്ടിക്കൊടുക്കുന്നു (യോഹ. 1:43-46). അയ്യായിരത്തിലധികം ആളു 
കള്‍ക്കു ഭക്ഷണം വാങ്ങുവാന്‍ ഇരുന്നൂറു വെള്ളിക്കാശ്‌ തികച്ചും അപ 


30 സാക്ഷികളുടെ സമൂഹം 


ര്യാപ്തമാണെന്ന കാര്യം യാഥാര്‍ത്ഥ്യബോധത്തോടെ ഫിലിപ്പോസ്‌ 
യേശുവിനോടു പറയുന്നു. യവനന്മാര്‍ യേശുവിനെ കാണുവാന്‍ ആഗ്ര 
ഹിച്ച്‌ ആദ്യം സംസാരിക്കുന്നത്‌ ഫിലിപ്പോസുമായിട്ടാണ്‌. അവരെക്കു 
റിച്ചു മറ്റൊരാളുമായി ചര്‍ച്ച ചെയ്യുവാനും അഭിപ്രായം കേട്ടിട്ട ഒരു തീരു 
മാനമെടുക്കുവാനുമുള്ള വിശാലമനസ്സ്‌ അദ്ദേഹത്തിനുണ്ടായിരുന്നു 
(യോഹ. 12:20-22). ഇതേ ഫിലിപ്പോസാണ്‌, തന്റെ പരമാര്‍ത്ഥതയില്‍ 
“പിതാവിനെ ഞങ്ങള്‍ക്കു കാണിച്ചുതരേണമേ; എന്നാല്‍ ഞങ്ങള്‍ക്കു 
മതി” (യോഹ. 14:8) എന്നു പറയുന്നത്‌. തനിക്കുള്ള കുറവു സമ്മതിച്ച്‌ 
അതിനു പരിഹാരം കാണുവാനുള്ള സന്നദ്ധതയാണ്‌ ഇവിടെ ഫിലി 
പ്പോസ്‌ പ്രകടമാക്കുന്നത്‌. 


“ഫിലിപ്പോസിന്റെ പ്രവര്‍ത്തനങ്ങള്‍” എന്ന പേരില്‍ അറിയപ്പെടുന്ന 
ഒരു രേഖയില്‍ അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രവര്‍ത്തനങ്ങളെക്കുറിച്ചു 
പറയുന്നുണ്ട്‌. അതിന്‍പ്രകാരം ഫിലിപ്പോസ്‌ ഏഷ്യയിലെയും, ലിദിയാ 
യിലെയും വിവിധ ഭാഗങ്ങളില്‍ സുവിശേഷം അറിയിച്ചുകഴിഞ്ഞ്‌ “ഒഫി 
യോറിമ' എന്ന ഏഷ്യയിലെ ഹിറാപ്പോലീസില്‍ വച്ചു രക്തസാക്ഷിത്വം 
(പാപിച്ചുവെന്നു കരുതപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പാദങ്ങള്‍ ഒരു കമ്പി 
യില്‍ കോര്‍ത്തിട്ട്‌ മരത്തില്‍ തലകീഴായി തൂക്കിയിട്ടു. ആ മരണത്തിനു 
ബര്‍ത്തുല്‍മായി ശ്ലീഹായും സാക്ഷിയായിരുന്നു. ഫിലിപ്പോസിന്റെ മൃത 
ശരീരം അടക്കം ചെയ്തത്‌ ബര്‍ത്തുല്‍മായി ശ്ലീഹായുടെ നേതൃത്വത്തി 
ലായിരുന്നു. 


3, വി. ബര്‍ത്തുല്‍മായി 


ബര്‍ത്തുല്‍മായി (തുല്‍മായിയുടെ പുര്തന്‍) ശ്ലീഹായെക്കുറിച്ചു വിശ 
ദവിവരങ്ങള്‍ ഒന്നുംതന്നെ സുവിശേഷങ്ങളില്‍ നിന്നു നമുക്കു ലഭിക്കു 
ന്നില്ല. അപ്പൊസ്തലന്മാരുടെ പേരുകള്‍ പ്രതിപാദിക്കുന്നിടത്തെല്ലാം അദ്ദേ 
ഹത്തിന്റെ പേരും ഉള്‍പ്പെട്ടിട്ടുണ്ടെന്നു മാര്തം. അദ്ദേഹത്തിന്റെ പേരിലെ 
“തൊല്‍മായി” അഥവാ “തുല്‍മായി” മൂലത്തില്‍ ടോളമി എന്നായിരി 
ക്കുമോ, അങ്ങനെയെങ്കില്‍ ഈജിപ്തുമായി വല്ല ബന്ധത്തിനും സാധ്യ 
തയുണ്ടോ എന്നു സംശയിക്കാവുന്നതാണ്‌. 


ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം ബര്‍ത്തുല്‍മായി, യോഹ 
ന്നാന്റെ സുവിശേഷത്തില്‍ മാത്രം പ്രത്ൃക്ഷപ്പെടുന്ന നഥനയേല്‍ തന്നെ 
യാണ്‌. ഇതിനു കാരണങ്ങള്‍ പ്രധാനമായും താഴെപ്പറയുന്നവയാണ്‌: 


(൬ അപ്പൊസ്തലന്മാരുടെ പേരുകള്‍ പ്രസ്താവിക്കുന്നിടത്തെല്ലാം 
(മത്താ. 10:1-4; മര്‍ക്കോ. 3:13-19; ലൂക്കോ. 6:12-16) ബര്‍ത്തുല്‍മായിയുടെ 
പേര്‍ ഫിലിപ്പോസിന്റെ പേരിനോടു ചേര്‍ന്നാണ്‌. വി. യോഹന്നാന്റെ സുവി 
ശേഷത്തില്‍ ശിഷ്യന്മാരുടെ പേരുകള്‍ മുഴുവന്‍ പറയുന്നില്ല എങ്കിലും 


സാക്ഷികളുടെ സമൂഹം 31 


ഫിലിപ്പോസിനെ സംബന്ധിച്ച പ്രതിപാദനത്തോടു ചേര്‍ന്നുവരുന്നത്‌ നഥ 
നയേലിന്റെ പേരാണ്‌ (യോഹ. 1:45), (2) യോഹന്നാന്റെ സുവിശേഷ 
ത്തില്‍ ഏതാനും ചില ശ്ലീഹന്മാരുടെ പേരുകള്‍ പറയുന്നിടത്ത്‌ നഥന 
യേലിന്റെ പേരു പറയുന്നു: എന്നാല്‍ ബര്‍ത്തുല്‍മായിയുടെ പേര്‍ അവി 
ടെയില്ല താനും (യോഹ. 21:2). 


ബര്‍ത്തുല്‍മായി തന്നെയാണു നഥനയേല്‍ എങ്കില്‍ അദ്ദേഹം ഗലീ 
ലയിലെ കാനാവില്‍ നിന്നുള്ളവനും ഫിലിപ്പോസ്‌ മുഖാന്തരം ക്രിസ്തു 
വിങ്കലേക്കു കടന്നുവന്നവനും ആയിരുന്നു. “കാപട്യമില്ലാത്ത സാക്ഷാല്‍ 
ഇധ്രായേല്യന്‍' എന്ന സാക്ഷ്യവും യേശുവില്‍നിന്ന്‌ അദ്ദേഹത്തിനു കിട്ടി 
(യോഹ. 1:43-51). 


“ബര്‍ത്തുല്‍മായിയുടെ രക്തസാക്ഷിത്വം” എന്ന പുരാതനരേഖയില്‍, 
അദ്ദേഹം ഇന്ത്യയില്‍ സുവിശേഷം അറിയിച്ചുവെന്നു പറയുന്നു: ഈ 
ഇന്ത്യയ്ക്ക്‌ മുന്നു ഭാഗങ്ങള്‍ ഉള്ളതായി അതില്‍ പറയുന്നു. എത്യോപ്യ, 
അതിനു കിഴക്കു മേദ്യ, ഏറ്റവും പൂര്‍വൃഭാഗത്തു സമുദ്രത്തില്‍ അതിരു 
കള്‍ എത്തുന്ന ഇന്ത്യ. “ഫിലിപ്പോസിന്റെ ര്രവര്‍ത്തനങ്ങള്‍' എന്ന രേഖ 
യില്‍ ഫിലിപ്പോസിനോടൊപ്പം ബര്‍ത്തുല്‍മായി ആദ്യം “ഒഫായോ 
ലിമ'യില്‍ സുവിശേഷം അറിയിച്ചുവെന്നും അവിടെ ഫിലിപ്പോസിനോ 
ടൊപ്പം കഴുവില്‍ ഏറ്റപ്പെട്ടുവെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു 
വെന്നും പറയുന്നു. ഫിലിപ്പോസിന്റെ ശവസംസ്ക്കാരത്തിനുശേഷം 
ബര്‍ത്തുല്‍മായി ലൂക്കാനിയ എന്ന സ്ഥലത്തേക്കു പോയെന്നും മേല്‍പ്പ 
റഞ്ഞ കൃതിയില്‍ പറയുന്നു. യൂസേബിയോസും ജെറോമും പറയുന്നത്‌, 
ബര്‍ത്തുല്‍മായി “ഇന്ത്യ'യില്‍ സുവിശേഷം അറിയിച്ചുവെന്നാണ്‌. ഈ 
“ഇന്ത്യ', പേര്‍ഷ്യയോ അതിനു പടിഞ്ഞാറുള്ള പ്രദേശങ്ങളോ ആയിരു 
ന്നിരിക്കണം. ബര്‍ത്തുല്‍മായിയുടെ സുവിശേഷപര്യടനത്തില്‍ ഒരു നാടു 
വാഴിയുടെ രോഗിയായിരുന്ന മകള്‍ സഖ്യം പ്രാപിച്ചു. ഇതുമൂലം നാടു 
വാഴിയും ധാരാളം ജനങ്ങളും ക്രിസ്തുവില്‍ വിശ്വസിപ്പാന്‍ ഇടയായി. 
എന്നാല്‍ വിഗ്രഹാരാധികള്‍, ബര്‍ത്തുല്‍മായിക്കെതിരെ രാജാവിന്റെയ 
ടുക്കല്‍ പരാതിയറിയിച്ചു. രാജകലല്‍പന്രപകാരം ബര്‍ത്തുല്‍മായിയെ വള 
രെയധികം പീഡിപ്പിക്കുകയും ചെയ്തു. ഇതുകൊണ്ടും മതിയാകാതെ 
അദ്ദേഹത്തെ തലവെട്ടിക്കൊന്നുവെന്നാണ്‌ പറയുന്നത്‌. മറ്റൊരു പാരമ്പ 
രൃത്തില്‍ പറയുന്നത്‌ ബര്‍ത്തുല്‍മായി ജീവനോടെ തോലുരിക്കപ്പെട്ട 
ശേഷം തലകീഴായി ക്രൂശിക്കപ്പെട്ടുവെന്നാണ്‌. 


4. വി. തോമസ്‌ 


വി. തോമ്മാശ്ലീഹായ്ക്ക്‌ “ദിദിമോസ്‌ (ഇരട്ട) എന്നും “യഹൂദ എന്നും 
രണ്ടു പേരുകള്‍ കൂടിയുണ്ടായിരുന്നു. തോമസ്‌ എന്നതു അരമായ സുറി 


32 സാക്ഷികളുടെ സമൂഹം 


യാനിയിലെ നാമവും “ദിദിമോസ്‌” അതിന്റെ ഗ്രീക്ക്‌ പരിഭാഷയും ആണ്‌. 
തന്റെ സഹോദരനായ ആദായിയോടുകൂടി ഇരട്ടപിറന്നവന്‍ എന്നയര്‍ത്ഥ 
ത്തിലാണ്‌ തനിക്കാ പേരുണ്ടായതെന്നും അല്ല അദ്ദേഹത്തിന്റെ രണ്ടു 
വിരലുകള്‍ ചേര്‍ന്നിരുന്നതുകൊണ്ടാണ്‌ അങ്ങനെ വിളിക്കപ്പെട്ടതെന്നും 
അഭിപ്രായപ്പെടുന്നവരുണ്ട്‌. ചുരുക്കത്തില്‍ “യഹൂദ എന്നുള്ളത്‌ തന്റെ 
ഒന്നാമത്തെ നാമവും “തോമസ്‌ രണ്ടാം നാമവും ആയിരുന്നു. 


അദ്ദേഹം ഗലീല ദേശക്കാരനായിരുന്നു. സുവിശേഷങ്ങളില്‍ അദ്ദേ 
ഹത്തെ പരിചയപ്പെടുന്നത്‌, ധൈര്യശാലിയും ആത്മാര്‍ത്ഥതയുടെ അടി 
സ്ഥാനത്തില്‍ ഉറച്ച തീരുമാനക്കാരനും ആയിട്ടാണ്‌. യഹൂദന്മാര്‍ യേശു 
വിനെതിരെ ഗുഡാലോചന നടത്തുന്നതിനാല്‍ യഹുദ്യയിലേക്കു പോകു 
ന്നതിനെ ചില ശിഷ്യന്മാര്‍ നിരുത്സാഹപ്പെടുത്തിയപ്പോള്‍ “അവനോടു 
കൂടെ മരിക്കേണ്ടതിനു നാമും പോക' (യോഹ. 11:16) എന്നു തോമസ്‌ 
ധൈര്യപൂര്‍വ്വം എല്ലാവരെയും ആഹ്വാനം ചെയ്തു. ക്രിസ്തു ഉയിര്‍ത്തെ 
ഴുന്നേറ്റതിനുശേഷം മറ്റ്‌ ശിഷ്യന്മാര്‍ക്കു പ്രത്യക്ഷനായപ്പോള്‍ തോമ്മാ 
ശ്ലീഹാ ആ കൂട്ടത്തിലില്ലായിരുന്നു. ഉയിര്‍ത്തെഴുന്നേറ്റ ഗുരുവിനെ കണ്ടി 
രിക്കേണ്ടത്‌ തന്റെ ഭാവി സുവിശേഷവേലയ്ക്ക്‌ അനിവാര്യമാണെന്ന്‌ അറി 
യാമായിരുന്നതുകൊണ്ട്‌ കര്‍ത്താവിനെ കാണണം എന്നദ്ദേഹം ശഠിച്ചു. 
അതു ന്യായമായ ആവശ്യമായതിനാല്‍ തോമാശ്ലീഹായ്ക്കു വേണ്ടി 
വീണ്ടും യേശു പ്രതൃക്ഷനായി. അതുവരെ മറ്റാരും യേശുവിനെക്കുറിച്ചു 
പറയാതിരുന്ന വിശ്വാസ്പ്രഖ്യാപനം (എന്റെ കര്‍ത്താവും എന്റെ ദൈവ 
വുമേ' എന്ന്‌) ആ ദര്‍ശനത്തിന്റെയടിസ്ഥാനത്തില്‍ തോമ്മാശ്ലീഹാ നട 
ത്തുകയും ചെയ്തു. 


പെന്തിക്കോസ്തിക്കുശേഷം മാര്‍ത്തോമ്മാശ്ലീഹാ കുറേക്കാലം പല 
സ്തീനില്‍തന്നെ സുവിശേഷം അറിയിച്ചുകൊണ്ടു താമസിച്ചു. “മാര്‍ത്തോ 
മ്മായുടെ പ്രവര്‍ത്തനങ്ങള്‍” എന്ന പുരാതന രേഖയില്‍ പറയുന്നത്‌, 
ഇന്ത്യയിലെ ഗോണ്ടഫോറസ്‌ രാജാവിന്റെ കൊട്ടാരം പണിക്കുള്ള ശില്പി 
യായി അബ്ബാനീസ്‌ എന്ന കച്ചവടക്കാരനോടൊപ്പം മാര്‍ത്തോമ്മാ ഇന്ത്യ 
യില്‍ എത്തിയെന്നാണ്‌. ഗോണ്ടഫോറസിന്റെ നാമത്തിലുള്ള നാണയ 
ങ്ങള്‍ കണ്ടെടുത്തിട്ടുള്ളതുകൊണ്ട്‌ ഈ കഥയ്ക്കു പ്രാബല്യം ഏറിയി 
ട്ടുണ്ട്‌. മാര്‍ത്തോമ്മായുടെ അത്ഭുത പ്രവര്‍ത്തനങ്ങളുടെയും പ്രസംഗ 
ത്തിന്റെയും അടിസ്ഥാനത്തില്‍ ഗോണ്ടഫോറസ്‌ രാജാവും വളരെ പ്രജ 
കളും ക്രിസ്ത്യാനികളായെന്നും ഈ രേഖയില്‍ പറയുന്നു. 


കേരളത്തിലെ സഭയുടെ പ്രബലവും പുരാതനവുമായ വിശ്വാസമനു 
സരിച്ച്‌ എ.ഡി. 52-ല്‍ മാര്‍ത്തോമ്മാശ്ലീഹാ കേരളത്തിന്റെ തീരതുറമുഖ 
മായ കൊടുങ്ങല്ലൂരില്‍ വന്നിറങ്ങിയെന്നാണു കരുതുന്നത്‌. മലങ്കരയില്‍ 
അദ്ദേഹം കൊല്ലം, കൊടുങ്ങല്ലൂര്‍, പാലൂര്‍, പറവൂര്‍, ഗോക്കമംഗലം, 


സാക്ഷികളുടെ സമൂഹം 33 


ചായല്‍, നിരണം എന്നീ ഏഴു സ്ഥലങ്ങളില്‍ പള്ളി സ്ഥാപിക്കുവാന്‍ 
തക്കവണ്ണം ഫലപ്രദമായ സുവിശേഷ പ്രവര്‍ത്തനം നടത്തി. ഇതില്‍ 
“ചായല്‍ ' ദേവാലയാവശിഷ്ടങ്ങളുടെയടുത്താണ്‌ ഇപ്പോള്‍ നിലയ്ക്കല്‍ 
എക്യുമെനിക്കല്‍ ദേവാലയം പണികഴിപ്പിച്ചിരിക്കുന്നത്‌. കൂടാതെ, പക 
ലോമമറ്റം, ശങ്കരപുരി, കള്ളി, കാളിയാങ്കല്‍ എന്നീ ഉന്നത കുടുംബങ്ങ 
ളില്‍ നിന്നു ക്രിസ്ത്യാനികളായവരില്‍ ചിലരെ പുരോഹിതന്മാരായി നിയ 
മിച്ചു. മലങ്കരയില്‍ വര്‍ഷങ്ങളായി നിലവിലിരിക്കുന്ന മാര്‍ഗംകളിപ്പാട്ടുക 
ളുടെ പ്രധാന ഇതിവൃത്തം മാര്‍ത്തോമ്മാ ശ്ലീഹായുടെ മലങ്കരയിലെ 
സുവിശേഷപ്രവര്‍ത്തനങ്ങളാണ്‌. 


മലങ്കരയില്‍ നിന്നു മാര്‍ത്തോമ്മാശ്ലീഹാ സുവിശേഷ ഘോഷണ 
ത്തിനു ചൈനയിലും മറ്റും പോയി. അവിടെനിന്നു തിരിച്ചു മരദാസിനടു 
ത്തുള്ള മൈലാപ്പൂരിലും എത്തി. അവിടെവച്ചു മത്രഭാന്തരായ ക്രൈസ്ത 
വവിരോധികള്‍ അദ്ദേഹത്തെ കുന്തംകൊണ്ടു കുത്തിക്കൊന്നു. കുന്ത 
മേറ്റത്‌ എ.ഡി. 72 ഡിസംബര്‍ 18-ാം തീയതിയാണെന്നും എന്നാല്‍ 
അദ്ദേഹം മരിച്ചത്‌ 21-ാം തീയതിയാണെന്നും ഒരു പാരമ്പര്യമുണ്ട്‌. അതല്ല 
ജൂലൈ 3-നു തന്നെയാണ്‌ മാര്‍ത്തോമ്മായുടെ രക്തസാക്ഷിത്വം എന്നു 
പറയുന്നവരും ഉണ്ട്‌. മാര്‍ത്തോമ്മായുടെ ഭാതികശരീരം മൈലാപ്പൂരിലെ 
കലാമിനാ പട്ടണത്തിനരികെ ചിന്നമലയില്‍ സംസ്ക്കരിക്കപ്പെട്ടു. 


എ.ഡി. 394-നോടടുത്ത്‌ മാര്‍ത്തോമ്മായുടെ തിരുശേഷിപ്പുകള്‍ ഇന്ത്യ 
യില്‍നിന്ന്‌ എഡേസാ (ഉറഹാ) യിലേക്ക്‌ കൊണ്ടുപോയി. അതു 
സ്ഥാപിച്ച പള്ളിയില്‍ തോമ്മാശ്ലീഹായുടെ നാമത്തില്‍ പെരുന്നാള്‍ ആച 
രിച്ചു ദിവസമാണ്‌ ജൂലായ്‌ മൂന്ന്‌ എന്നു പ്രബലമായ ഒരു പാരമ്പര്യമുണ്ട്‌. 
മാര്‍ത്തോമ്മായുടെ തിരുശേഷിപ്പ്‌ പില്‍ക്കാലത്ത്‌ എഡേസായില്‍ നിന്നും 
മൂസലില്‍ എത്തി. അതിന്റെ ഒരംശമാണ്‌ 1965-ല്‍ മോറാന്‍ മാര്‍ ബസേ 
ലിയോസ്‌ ഓഗേന്‍ പ്രഥമന്‍ കാതോലിക്കായെ അന്നത്തെ പാത്രിയര്‍ക്കീ 
സായിരുന്ന മോറാന്‍ മാര്‍ ഇഗ്നാത്തിയോസ്‌ യാക്കോബ്‌ തൃതീയന്‍ 
ഏലല്‍പിച്ചതും, മലങ്കരയിലേയ്ക്ക്‌ കൊണ്ടുവന്ന്‌ കോട്ടയം ദേവലോകം 
കാതോലിക്കേറ്റ്‌ അരമനദേവാലയത്തില്‍ പ്രതിഷ്ഠിക്കപ്പെട്ടതും. 


അഭ്യാസങ്ങള്‍ 


1. വി. അന്ത്രയോസിനെയും വി. ഫിലിപ്പോസിനെയും തമ്മില്‍ സുവി 
ശേഷവിവരണങ്ങളുടെ അടിസ്ഥാനത്തില്‍ താരതമ്യപ്പെടുത്തുക. 

2. ബര്‍ത്തുല്‍മായി ശ്ലീഹാ നഥനയേല്‍ തന്നെ എന്ന്‌ അഭിപ്രായപ്പെ 
ടുന്നത്‌ എന്തടിസ്ഥാനത്തില്‍? 

3. മാര്‍ത്തോമ്മാശ്ലീഹാ അവിശ്വാസിയായിരുന്നുവെന്നാണോ യോഹ. 
20:26-29 സൂചിപ്പിക്കുന്നത്‌? നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക. 


പാഠാഠ ൭ 


അപ്പൊസ്തലന്മാര്‍ _ ഭാഗം 3 


1 വി. മത്തായി [1 അല്‍ഫായിയുടെ മകന്‍ വി. യാക്കോബ്‌ ൮] തീക്ഷ്ണ 
വാനായ വി. ശീമോന്‍ 1 വി. യൂദാ (യഹൂദ) 1] വി. മത്ഥിയാസ്‌ 


1. വി. മത്തായി 


സുവിശേഷകര്‍ത്താവും കൂടിയായ വി. മത്തായി ശ്ലീഹായ്ക്ക്‌ “ലേവി” 
എന്ന പേരും ഉണ്ടായിരുന്നു. ഗലീലാ പ്രദേശത്തു കഫര്‍ന്നഹുമില്‍ ചുങ്കം 
പിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്‌ യേശു അദ്ദേഹത്തെ വിളിക്കുന്നത്‌. 
അന്നത്തെ വ്യവസ്ഥിതിയനുസരിച്ച്‌ ചുങ്കം പിരിവുകാര്‍ ഏറ്റവും വലിയ 
പണക്കൊതിയന്മാരും സാധുക്കളെ അങ്ങേയറ്റം ചൂഷണം ചെയ്യുന്നവരും 
ആയിരുന്നു. അതുകൊണ്ടുതന്നെ യഹൂദന്മാര്‍ ചുങ്കക്കാരെ “പാപികളു 
ടെയും” വഞ്ചകരുടെയും (അവര്‍ കരംപിരിച്ച്‌ റോമാക്കാര്‍ക്കു കൊടുക്കു 
ന്നതുകൊണ്ട്‌) സ്ഥിരം പട്ടികയില്‍ ഉള്‍പ്പെടുത്തി. ഇപ്രകാരമുള്ള ചുങ്ക 
ക്കാരില്‍ ഒരുവന്‍ യേശു വിളിച്ചയുടനെതന്നെ അനുഗമിച്ചുവെങ്കില്‍ നിശ്ച 
യമായും അയാള്‍ മറ്റൊരാളില്‍ നിന്നും വ്യത്യസ്തനായിരിക്കണം. മത്താ 
യിയെ യേശു വിളിച്ചയുടന്‍ അദ്ദേഹം തന്റെ ജോലി വിട്ടു യേശുവിനെ 
അനുഗമിച്ചു. അതു മാ്രവുമല്ല, തനിക്കുണ്ടായിരുന്നതിനെ അനുഭവി 
ക്കുവാന്‍ മറ്റുള്ളവര്‍ക്ക്‌ അവസരം നല്‍കുന്ന അതിഥിസല്‍ക്കാര്രപിയനും 
കൂടിയായിരുന്നു മത്തായിയെന്ന്‌ ലൂക്കോ. 5-൦ അദ്ധ്യായത്തില്‍ വ്യക്ത 
മാക്കുന്നു. അദ്ദേഹം യേശുവിനും ശിഷ്യന്മാര്‍ക്കും വേണ്ടി വലിയൊരു 
വിരുന്നൊരുക്കി. 


വി. മത്തായിയുടെ സുവിശേഷപ്രവര്‍ത്തനങ്ങള്‍ മിക്കവാറും പലസ്തീ 
നിലെ യഹൂദന്മാരുടെ ഇടയിലാണ്‌ ക്േന്ദ്രീകരിച്ചിരുന്നത്‌. അതുകൊ 
ണ്ടാണ്‌ യഹുദ ക്രിസ്ത്യാനികളെ പ്രധാനമായും ഉദ്ദേശിച്ച്‌ തന്റെ സുവി 
ശേഷം എഴുതിയത്‌. ന്യായപ്രമാണവും പ്രവാചകന്മാരും യേശുക്രിസ്തു 
വില്‍ നിറവേറി എന്ന വസ്തുതയാണ്‌ വി. മത്തായിയുടെ സുവിശേഷ 
ത്തില്‍ എടുത്തുകാണിക്കുന്നത്‌. 


വി. മത്തായി ആദ്യം യഹുൂദ്യായില്‍ സുവിശേഷം അറിയിച്ചിട്ട്‌ കിഴക്കു 
ദേശത്തേക്ക്‌, പ്രത്യേകിച്ച്‌ പാര്‍ത്തിയ, മേദ്യ, പേര്‍ഷ്യ എന്നിവിടങ്ങളിലും 
സുവിശേഷവേലയ്ക്കു പോയി എന്നാണു വിശ്വസിക്കുന്നത്‌. കൂടാതെ 
ആഫ്രിക്കയുടെ വടക്കുകിഴക്കു ഭാഗത്തും അദ്ദേഹം പ്രസംഗിക്കുകയും 
അത്ഭുതങ്ങള്‍ പ്രവര്‍ത്തിക്കുകയും ചെയ്തു. മരിച്ചു അഫ്ജാനിയ എന്ന 
രാജകുമാരിയെ അദ്ദേഹം ഉയിര്‍പ്പിച്ചു. അതറിഞ്ഞ രാജാവും പ്രജകളില്‍ 
ഭൂരിപക്ഷവും ക്രിസ്തുവില്‍ വിശ്വസിച്ചുവെന്നാണു പറയപ്പെടുന്നത്‌. വി. 


സാക്ഷികളുടെ സമൂഹം 35 


മത്തായി ശ്ലീഹാ യഹൂദന്മാരാല്‍ കൊല്ലപ്പെട്ട്‌, അന്ത്യോഖ്യയില്‍ അടക്ക 
പ്പെട്ടുവെന്നു പൊതുവേ വിശ്വസിക്കപ്പെടുന്നു. 


വി. മത്തായിയുടെ സുവിശേഷം ആദ്യം അറമായ ഭാഷയിലാണ്‌ എഴു 
തപ്പെട്ടത്‌. അതുപയോഗിച്ചുകൊണ്ടാവാം ഇന്നു നമുക്കു ലഭ്യമായ ഗ്രീക്കു 
സുവിശേഷം രചിച്ചത്‌. ഈ സുവിശേഷത്തില്‍ പ്രത്യകിച്ച്‌, യേശുവിനെ 
ഓദ്യോഗികമായ യഹൂദ പാരമ്പര്യവുമായി ബന്ധിപ്പിച്ച്‌ ചിര്രീകരിക്കാന്‍ 
ശ്രമിച്ചിട്ടുണ്ട്‌. അധ്രഹാമും ദാവീദുമായി യേശുവിന്റെ വംശാവലി 
ബന്ധവും, പ്രവചനങ്ങള്‍ തന്നില്‍ നിറവേറി എന്ന പ്രസ്താവനകളും 
ഇതിനുദാഹരണങ്ങളാണ്‌. യേശുക്രിസ്തുവിന്റെ പ്രസംഗങ്ങള്‍ക്ക്‌ മുന്‍ 
തൂക്കം കൊടുത്താണ്‌ വി. മത്തായി തന്റെ സുവിശേഷം എഴുതിയിരി 
ക്കുന്നത്‌. 


2, അല്‍ഫായിയുടെ മകന്‍ വി. യാക്കോബ്‌ 


ശിഷ്യന്മാരുടെ പേരു കൊടുത്തിരിക്കുന്ന പട്ടികയിലല്ലാതെ വി. 
യാക്കോബിനെക്കുറിച്ച്‌ വേദപുസ്തകത്തില്‍ ഒന്നും പറഞ്ഞു കാണു 
ന്നില്ല. മത്താ. 9:9-ഉം മര്‍ക്കോ. 2:14-ഉം താരതമ്യപ്പെടുത്തി നോക്കിയാല്‍ 
കാണുന്ന ഒരു സാധ്യത, വി. മത്തായി ശ്ലീഹായും വി. യാക്കോബ്‌ 
ശ്ലീഹായും സഹോദരന്മാരായിരുന്നിരിക്കാം എന്നാണ്‌. കാരണം മത്താ 
യിയുടെ പിതാവിന്റെ പേരും അല്‍ഫായി എന്നാണ്‌. ഒരേ അല്‍ഫായി 
യുടെ മക്കളായിരുന്നു യാക്കോബും, മത്തായിയും എങ്കില്‍, രണ്ടുപേരും 
ചുങ്കംപിരിവുകാരായിരുന്നിരിക്കാം. 


പൊതുവെ വിശ്വസിക്കപ്പെടുന്നതു വി. യാക്കോബ്‌ ഈജിപ്തിന്റെയും 
അറേബ്യയുടെയും പേര്‍ഷ്യയുടെയും ചില ഭാഗങ്ങളില്‍ സുവിശേഷം 
അറിയിച്ചുവെന്നാണ്‌. ബത്നന്‍ ദസറൂഗില്‍ വച്ചു വി. യാക്കോബ്‌ കുരി 
ശില്‍ തറയ്ക്കപ്പെട്ടു രക്തസാക്ഷിയായെന്നു വിശ്വസിക്കപ്പെടുന്നു. 


3, തീക്ഷ്ണവാനായ വി. ശിമോന്‍ 


“എരിവുകാരന്‍' (തീക്ഷണവാന്‍) എന്നോ “കനാന്യനായ'” ശീമോന്‍ 
എന്നോ അറിയപ്പെടുന്ന ശീമോന്‍ ഒരു യഹൂദ വിപ്ലവ സംഘടനയായ 
“സേലോട്ടീസിന്റെ' അംഗമായിരുന്നു. അതുമായുള്ള ബന്ധം വിഛേദി 
ചചിട്ടും അദ്ദേഹം അറിയപ്പെട്ടതു പഴയ പേരില്‍തന്നെയാണ്‌. ശീമോന്‍ 
യേശുവിന്റെ കൂടെ കൂടുവാന്‍ ഉണ്ടായ ഒരു പ്രാഥമിക പ്രേരണ ഒരു 
പക്ഷേ യഹൂദന്മാരുടെ രാഷ്ര്ടീയ സ്വാത്ര്ത്രരം യേശു മുഖാന്തരം 
ഉണ്ടാകും എന്ന വിചാരം ആയിരുന്നിരിക്കണം. റോമാക്കാരില്‍ നിന്നു 
യഹൂദജാതിക്കാരുടെ രാഷ്ര്രീയ സ്വാത്രനത്രത്തിനുവേണ്ടിയായിരുന്നു 
സേലോട്ടീസ്‌ പൊരുതിയത്‌. ഏതായാലും യേശുവിന്റെകൂടെ കുറേനാള്‍ 


36 സാക്ഷികളുടെ സമൂഹം 


നടന്നുകഴിഞ്ഞപ്പോള്‍, ആന്തരിക വിപ്ലവത്തില്‍ ആകൃഷ്ടനാകുവാന്‍ 
ശീമോനു കഴിഞ്ഞു. 


വി. ശീമോന്‍, ഈജിപ്ത്‌, ആഫ്രിക്കയുടെ മറ്റു ചില ഭാഗങ്ങള്‍, സിറിയ, 
€്രിട്ടണ്‍ എന്നിവിടങ്ങളില്‍ സുവിശേഷ പ്രവര്‍ത്തനം നടത്തിയെന്നാണു 
വിശ്വസിക്കപ്പെടുന്നത്‌. “അബ്ദിയാസിന്റെ അപ്പൊസ്തലിക ചരിത്രം” 
എന്ന കൃതിയില്‍ യൂദാ ശ്ലീഹായും ശീമോന്‍ ശ്ലീഹായും ഒന്നിച്ചു പേര്‍ഷ്യ 
യില്‍ സുവിശേഷം അറിയിച്ചുവെന്നും അവിടെവച്ചു രക്തസാക്ഷികളാ 
യെന്നും പറയുന്നു. 


4. വി. യൂദാ (യഹൂദ) 


“തദ്ദായി', “ലാബി” എന്നുംകൂടി യൂദാശ്ലീഹായ്ക്കു പേരുകള്‍ ഉണ്ടാ 
യിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്‍ യാക്കോബെന്നായിരുന്നു 
(ലൂക്കോ. 6:16). ഗ്രീക്ക്‌, ഇംഗ്ലീഷ്‌ പതിപ്പുകള്‍പ്രകാരം. ആദിമപാരമ്പര്യ 
പ്രകാരം ശിഷ്യസമൂഹത്തില്‍ പണ്ഡിതനായ ഒരുവനായിട്ടാണു യൂദായെ 
കരുതുന്നത്‌. വി. യോഹന്നാന്റെ സുവിശേഷം 14:22-23-ല്‍ യേശുവുമായി 
അദ്ദേഹം നടത്തുന്ന ഒരു സംഭാഷണം രേഖപ്പെടുത്തിയിരിക്കുന്നതു 
കാണാം. 


പലസ്തീനിലും അറേബ്യയിലും മെസ്സപ്പെട്ടോമിയായിലും സുവി 
ശേഷം അറിയിച്ചു കഴിഞ്ഞ്‌ യൂദാശ്ലീഹാ പേര്‍ഷ്യയില്‍ എത്തി. പേര്‍ഷ്യ 
യില്‍ അദ്ദേഹം എത്തുന്നതിനെ സംബന്ധിച്ചു രസകരമായ ഒരു പശ്ചാ 
ത്തലവിവരണം തദ്ദായി ശ്ലീഹായുടെ പ്രവര്‍ത്തനങ്ങള്‍” എന്ന ഗ്രന്ഥ 
ത്തില്‍ കാണുന്നു: എഡേസാ എന്ന കൊച്ചു രാജ്യത്തിലെ ഭരണാധികാ 
രിയായിരുന്ന അബ്ഗാര്‍, തനിക്ക്‌ ഒരു രോഗത്തില്‍ നിന്നു സാഖ്യപ്രാപ്തി 
ക്കുവേണ്ടി യേശുവിനെ ക്ഷണിച്ചുകൊണ്ട്‌ അനന്യാസ്‌ എന്ന ദൂതന്‍ വശം 
ഒരു കത്തു കൊടുത്തുവിട്ടു. ഈ കത്തിന്റെ സാരം, യഹൂദന്മാര്‍ യേശു 
വിനെതിരെ ഗുഡാലോചന നടത്തുന്നതുകൊണ്ട്‌ എഡേസായിലേയ്ക്കു 
വന്നാല്‍ അവിടെ സുഖമായി ജീവിക്കാമെന്നും അതുമൂലം തനിക്കു രോഗ 
സഖ്യവും ലഭിക്കാന്‍ ഇടയുണ്ടെന്നും ആണ്‌. യേശുക്രിസ്തു ഇതിനു 
മറുപടിയായി “ഞാന്‍ ലോകത്തിനുവേണ്ടി മരിക്കുവാന്‍ വന്നിരിക്കുന്ന 
തുകൊണ്ട്‌ അങ്ങോട്ടു വരുവാന്‍ സാധിക്കയില്ലെങ്കിലും തന്റെ ശിഷ്യ 
നായ തദ്ദായി തന്റെ ഉയിര്‍പ്പിനുശേഷം അങ്ങു വന്നുകൊള്ളുമെന്നും' 
എഴുതി കൊടുത്തുവിട്ടു. കത്തിനോടൊപ്പം ഒരു തൂവാലയില്‍ തന്റെ മുഖം 
ഒപ്പി അതില്‍ തന്റെ മുഖരുപവും അത്ഭുതകരമായി പതിച്ചു കൊടുത്തു 
വിട്ടു. മറുപടിയും മുഖരൂപവും കൈപ്പറ്റിയ ഉടന്‍ അബ്ഗാര്‍ സൌഖ്യം 
പ്രാപിച്ചു. എഡേസ്സായിലെത്തിയ യൂദാ ശ്ലീഹായ്ക്ക്‌ അബ്ഗാര്‍ വമ്പിച്ച 
സ്വീകരണമാണ്‌ നല്‍കിയത്‌. കനാന്‍കാരനായ ശീമോനോടൊപ്പം പേര്‍ 


സാക്ഷികളുടെ സമൂഹം 37 


ഷ്യയിലെ സുവിശേഷദാത്യം അദ്ദേഹം ഏറ്റവും വിജയകരമായി നിര്‍വ്വ 
ഹിച്ചു. അനേകമാളുകളെ ക്രിസ്ത്യാനികളാക്കി. അനേകം പള്ളികള്‍ 
സ്ഥാപിച്ചു. കുറേക്കാലം അദ്ദേഹം സിറിയയിലും പ്രവര്‍ത്തിച്ചു. അവി 
ടെനിന്നു ബെറിത്തസ്‌ എന്ന പട്ടണത്തില്‍ എത്തി സ്വാഭാവിക മരണം 
പ്രാപിച്ചുവെന്നാണു മേല്പറഞ്ഞ കൃതിയില്‍ പറയുന്നത്‌. എന്നാല്‍ 
അബ്ദിയാസിന്റെ ചരി്രപുസ്തകത്തില്‍ പറയുന്നത്‌, പേര്‍ഷ്യയില്‍വച്ച്‌ 
അദ്ദേഹം രക്തസാക്ഷിയായെന്നാണ്‌. മറ്റൊരു പാരമ്പര്യത്തില്‍, അദ്ദേഹം 
ഓറൂദ്‌ എന്ന സ്ഥലത്തുവച്ചു മത്രഭാന്തരായ പുറജാതികളാല്‍ കല്ലെറി 
യപ്പെട്ടു മരിച്ചുവെന്നും, ബെറിത്തസ്‌ പട്ടണത്തില്‍ സംസ്ക്കരിക്കപ്പെട്ടു 
വെന്നും പറയുന്നു. 


5. വി. മത്ഥിയാസ്‌ 


യഹൂദാസ്‌കറിയൂത്താ യേശുവിനെ ഒറ്റിക്കൊടുത്ത്‌ ആത്മഹത്യയില്‍ 
ജീവിതം അവസാനിപ്പിച്ച ഒഴിവില്‍, ആദിമസഭ പരിശുദ്ധാത്മനിയോഗ 
ത്താല്‍ തെരഞ്ഞെടുത്തതു മത്ഥിയാസിനെയാണ്‌. എഴുപത്തിരണ്ട്‌ അറി 
യിപ്പുകാരില്‍ ഒരുവനും യേശുവിനോടു കൂടി നടന്ന, അപ്പൊസ്തലന്മാര 
ല്ലാത്ത ശിഷ്യന്മാരില്‍ ഒരുവനും ആയിരുന്നു അദ്ദേഹം. 


മത്ഥിയാസ്‌ ശ്ലീഹാ “നരഭോജികളുടെ നാട്ടില്‍” സുവിശേഷം അറിയി 
പ്ലാന്‍ പോയിയെന്നാണ്‌ “അന്ത്രയോസിന്റെയും മത്ഥിയാസിന്റെയും പ്രവര്‍ 
ത്തനങ്ങള്‍' എന്ന കൃതിയില്‍ പറയുന്നത്‌. അദ്ദേഹം വിശുദ്ധാത്മ പ്രാപ്തി 
ക്കുശേഷം, യഹുദ്യയിലും, കപ്പദോക്യയിലും, എത്യോപ്യയിലും സുവി 
ശേഷം അറിയിച്ചശേഷം കപ്പദോക്യയില്‍ വച്ചോ യരുശലേമിൽ വച്ചോ 
രക്തസാക്ഷിമരണം പ്രാപിച്ചുവെന്നു വിശ്വസിക്കപ്പെടുന്നു. 


അഭ്യാസങ്ങള്‍ 


1) വി. മത്തായിയുടെ ജീവിതം, സുവിശേഷം എന്നിവയെക്കുറിച്ച്‌ ഓരോ 
ഖണ്ഡിക എഴുതുക. 
മ) യഹൂദ വിപ്ലവ സംഘടനയും യേശുക്രിസ്തുവിന്റെ വിപ്ലവ സന്ദേ 


ശവും തമ്മില്‍ കാണുന്ന പ്രധാന വ്യത്യാസം വ്യക്തമാക്കുക. 


3) മത്ഥിയാസിന്റെ യോഗ്യത അപ്പൊ. (പ. 1:21-22-ല്‍ പ്രത്യകിച്ചു 
പറയുന്നു. അവ ഏതെന്നു കണ്ടുപിടിക്കുക. 


4) സഭാ പഞ്ചാംഗത്തില്‍ നിന്ന്‌ അപ്പൊസ്തലന്മാരുടെ പെരുന്നാളു 
കള്‍ കണ്ടുപിടിക്കുക. 


പാഠം 6 


വി. പൌലൂസ്‌ 


1] ജനനം 1 വിദ്യാഭ്യാസം [1 മാനസാന്തരം 1 സുവിശേഷവേല 1 ലേഖ 
നങ്ങള്‍ 


പ്രന്തണ്ട്‌ അപ്പൊസ്തലന്മാരില്‍ ഒരുവനല്ലെങ്കിലും, “ജാതികളുടെ 
അപ്പൊസ്തലത്ചത്തിലേക്ക്‌ ദൈവത്താല്‍ പ്രത്യേകം വിളിക്കപ്പെട്ടവനും 
(ഗലാ. 1:1) ആ ദൌത്യം അതുല്യമായ നിലയില്‍ നിര്‍വഹിച്ച്‌ “ശ്ലീഹാ” 
ഗണത്തില്‍ പ്രമുഖനായി അംഗീകരിക്കപ്പെട്ടവനുമാണ്‌ വി. പൌലൂസ്‌. 


1ം മനനം 


അപ്പോസ്തല പ്രവൃത്തികളില്‍ വി. ലൂക്കോസ്‌ നല്‍കുന്ന വിവരണ 
ങ്ങളും, വി. പൌലൂസിന്റെ തന്നെ ലേഖനങ്ങളിലെ വ്യക്തിപരമായ ചില 
പരാമര്‍ശങ്ങളുമാണ്‌ വി. പൌലൂസിനെക്കുറിച്ച്‌ നമുക്കറിയുവാനുള്ള 
മാര്‍ഗ്ഗം. 

ഗ 


പുരാതന റോമാ സാമ്രാജ്യത്തില്‍ ഏഷ്യന്‍ ഭാഗത്തു കിലിക്ക്യാ പ്രദേ 
ശത്തെ ഒരു പ്രധാന തുറമുഖപട്ടണമായിരുന്നു തര്‍സോസ്‌. സമ്പദ്‌ സമൃ 
ദ്ധികൊണ്ടും രാഷ്ട്രീയ സാംസ്കാരിക പ്രാധാന്യം കൊണ്ടും തര്‍സോസ്‌ 
അന്നത്തെ ലോകത്തിനു സുപരിചിതമായിരുന്നു. അവിടെ ബെന്യാമീന്‍ 
ഗോത്രത്തില്‍പ്പെട്ട ഒരു പ്രമുഖ യഹൂദ കുടുംബത്തിലാണു വി. പൌലൂസ്‌ 
ജനിച്ചത്‌. “ശൌല്‍” എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര്‌. 
ജെറോം അഭിപ്രായപ്പെടുന്നത്‌ അദ്ദേഹത്തിന്റെ കുടുംബം ഗലീലയില്‍ 
നിന്നു തര്‍സോസില്‍ കുടിയേറിപ്പാര്‍ത്തുവെന്നാണ്‌. ശാലിന്റെ പിതാവ്‌ 
ധനികനും പ്രശസ്തനുമായ ഒരു വ്യാപാരിയും, മാതാവ്‌ ഒരുത്തമ യഹൂദ 
കുടുംബിനിയും ആയിരുന്നു. തര്‍സോസില്‍ ജനിച്ചതുകൊണ്ടു ശൌല്‍ 
റോമാപൌരത്വത്തിന്‌ അര്‍ഹനായിരുന്നു. 


2, വിദ്യാഭ്യാസം 


ഏതൊരു യഹുദബാലനെയുംപോലെ ശാലും മതപരമായ ആദ്യ 
പാഠങ്ങളും, എഴുത്തും വായനയും, സുന്നഗോഗിലെ പാഠശാലയില്‍ 
പഠിച്ചു. എ്രായ ഭാഷയില്‍ വേദ്രഗന്ഥങ്ങള്‍ വായിച്ചു പഠിച്ചു. പലസ്തീ 
നിലെ യഹുദന്മാരെപ്പോലെ, തര്‍സോസിലെ യഹൂദന്മാര്‍ക്ക്‌ അറമായ 
സുറിയാനി ഉപയോഗിക്കേണ്ടി വന്നിരുന്നില്ല. എങ്കിലും മാതാപിതാക്ക 
ളില്‍ നിന്നും സ്വജാതിക്കാരുടെയിടയില്‍ നിന്നും അറമായ സുറിയാനിയും 
ശൌല്‍ ചെറുപ്പത്തിലെ പഠിച്ചു. മതപാഠശാലയിലെ പഠനത്തിനു ശേഷം 
അദ്ദേഹം തര്‍സോസിലെ ഉന്നതവിദ്യാപീഠത്തില്‍ എത്തി. തര്‍സോസ്‌ 


സാക്ഷികളുടെ സമൂഹം 39 


അന്ന്‌ ആതന്‍സ്‌, അലക്സാന്ത്രിയ എന്നീ വിദ്യാക്രേനദ്രങ്ങള്‍ പോലെ 
വിശ്രുതമായിരുന്നു. അതുകൊണ്ടാണല്ലോ സ്ര്രാബോ പറഞ്ഞത്‌, “അഥേ 
നക്കാരെയും അലക്സാന്ത്രിയക്കാരെയും അതിശയിക്കുന്ന വിജ്ഞാനി 
കളായിരുന്നു തര്‍സോസുകാര്‍' എന്ന്‌. തര്‍സോസില്‍ വച്ച്‌ ശാസ്ര്ത ശാഖ 
കളിലും തത്ത്വജ്ഞാനത്തിലും ഗ്രീക്ക്‌, റോമന്‍ ഭാഷകളിലും അദ്ദേഹം 
പ്രാവീണ്യം നേടി. തനിക്കേറ്റവും ഇഷ്ടപ്പെട്ട തൊഴിലായ കൂടാരപ്പണിയും 
അഭ്യസിച്ചു. തര്‍സോസിലെ പഠനത്തിനുശേഷം ശൌല്‍ യരുശലേമിൽ 
എത്തിച്ചേര്‍ന്നു. അവിടെയും ദീര്‍ഘകാലം പണ്ഡിതനായിരുന്ന ഗമാലി 
യേലിന്റെ ശിഷ്യനായി ന്യായപ്രമാണത്തില്‍ അവഗാഹം നേടി. കറയറ്റ 
യഹൂദനായി അറിവിലും അനുഭവത്തിലും വളര്‍ന്നതിന്റെ അംഗീകാര 
മായിട്ടായിരുന്നു പരീശഗണത്തിലും ഒരു പക്ഷേ സന്ന്ദ്രീം സംഘത്തിലും 
അദ്ദേഹം ഉള്‍പ്പെടാനിടയായത്‌. 


3, മാനസാന്തരം 


യഹൂദമതനേതൃത്വത്തിനു മുഴുവന്‍ ക്രൈസ്തവസഭയുടെ വളര്‍ച്ച 
ഒരു തലവേദനയായിരിക്കുമ്പോള്‍, ശൌല്‍ യുവത്ചത്തിന്റെ പ്രസരിപ്പോടെ, 
യുവ യുദവക്താവായി രംഗപ്രവേശം ചെയ്തു. മതഭക്തി ഉള്ളിലുണ്ടെ 
ങ്കിലും, മനഃസാക്ഷിയില്‍, ക്രിസ്തുവിനെക്കുറിച്ചു കേട്ട സംഗതികളും 
ക്രൈസ്തവസഭയുടെ മുന്നേറ്റവും അദ്ദേഹത്തെ ആഴത്തില്‍ ചിന്തിപ്പിച്ചു 
കാണും. സ്തേഫാനോസിനെ കല്ലെറിയുന്ന സംഭവത്തില്‍ ശൌല്‍ ഭാഗ 
ഭാക്കായി എങ്കിലും മിക്കവാറും ആ സംഭവം അദ്ദേഹത്തിന്റെ മനസ്സിനെ 
പിടിച്ചുകുലുക്കിയിട്ടുണ്ട്‌. എന്നിരുന്നാലും ക്രിസ്ത്യാനികളെ തേടിപ്പിടിച്ച്‌ 
യരുശലേമിൽ കൊണ്ടുവരുവാന്‍ മഹാപുരോഹിതന്‍ അധികാരപ്രതം 
നല്‍കി പറഞ്ഞയച്ചതു ശൌലിനെ ആയിരുന്നു. മതഭക്തനായ ശാലിനു 
അതൊരു അംഗീകാരവും ബഹുമതിയുമായിരുന്നു. തന്റെ ചുമതല നിര്‍വ 
ഹിച്ചുകൊണ്ടു ദമസ്‌കോസിലേയ്ക്കു യാത്രയായി. ദമസ്്‌കോസില്‍ 
എത്തിയാല്‍ പിടിക്കേണ്ടവരുടെ പട്ടികയില്‍ ഒരു പക്ഷേ ആദ്യം ഉണ്ടാ 
യിരുന്നതു ക്രിസ്തുഭക്തനായിരുന്ന അനന്യാസ്‌ ആയിരുന്നിരിക്കണം. 
എന്നാല്‍ അനന്യാസ്‌ തന്ന ശാലിനെ പിടിക്കുന്ന രീതിയില്‍ കാര്യങ്ങള്‍ 
സംഭവിച്ചു. 


ശാഈലും സംഘവും ദമസ്്‌കോസിലേയ്ക്കു സമീപിച്ചപ്പോള്‍ മാര്‍ഗ 
മദ്ധ്യേ വലിയൊരു പ്രകാശം ശാലിനു ചുറ്റും മിന്നി. അദ്ദേഹം നിലത്തു 
വീണു. “ശൌയലേ, ശാലേ, നീ എന്നെ ഉപ്രദ്രവിക്കുന്നതെന്ത്‌?” എന്ന അശ 
രീരി കേട്ടിട്ട്‌, “നീ ആരാകുന്നു കര്‍ത്താവേ” എന്നു ശൌല്‍ ചോദിച്ചു. “നീ 
ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാന്‍” എന്നു പരിചയപ്പെടുത്തിക്കൊണ്ട്‌, 
ദമസ്കോസിലേക്കു പോകുവാന്‍ നിര്‍ദ്ദേശവും ലഭിച്ചു. ആ അനുഭവ 


40 സാക്ഷികളുടെ സമൂഹം 


ത്തോടെ ശൌല്‍ അന്ധനായിത്തീര്‍ന്നു. അതുകൊണ്ട പരസഹായത്തോ 
ടെയാണു ശാല്‍ ദമസ്കോസിലേയ്ക്കുള്ള യാത്ര തുടര്‍ന്നത്‌. അവര്‍ 
ദമസ്്‌കോസിലെത്തി യൂദാ എന്നു പേരുള്ളയാളിന്റെ വീട്ടില്‍ താമസിച്ചു. 
പ്രത്യേക ദര്‍ശനത്തില്‍ ശാലിനു കാഴ്ച ലഭിക്കും എന്ന അറിയിപ്പും 
അദ്ദേഹത്തിനു കിട്ടി. ദൈവനിയോഗമനുസരിച്ചു ദമസ്്‌കോസിലെ 
ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയനായ അനന്യാസ്‌ ശാലിനെ ചെന്നു 
കണ്ടു കൈവച്ചു പ്രാര്‍ത്ഥിച്ചു. ശൌല്‍ കാഴ്ച (പ്രാപിച്ചു. ക്രിസ്തുവിലുള്ള 
വിശ്വാസം പ്രഖ്യാപിച്ചു. അനന്യാസില്‍ നിന്നു മാമോദീസായും സ്വീക 
രിച്ചു. ശൌല്‍, “പൌലൂസ്‌” എന്ന പുതിയ സൃഷ്ടിയായി (അപ്പൊ. പ്ര. 
9:1-18; 22:4-21: 26:10-18 എന്നീ ഭാഗങ്ങള്‍ വായിക്കുക). 


4. സുവിശേഷവേല 


പുറജാതികള്‍ക്കും രാജാക്കന്മാര്‍ക്കും യിര്സായേല്‍ മക്കള്‍ക്കും 
ക്രിസ്തുവിനെ അറിയിക്കുവാനുള്ള ഉപകരണമായി (അപ്പൊ. പ്ര. 9:15) 
താന്‍ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം വി. പൌലൂസിനുണ്ടായി 
രുന്നു. ദമസ്കോസില്‍ തന്നെ യഹുദന്മാരുടെയിടയില്‍, തനിക്കു സംഭ 
വിച്ചതിനെക്കുറിച്ച്‌ ധൈര്യമായി സാക്ഷിക്കുവാന്‍ അദ്ദേഹം മടിച്ചില്ല. 
യഹൂദന്മാരുടെ എതിര്‍പ്പ്‌ രൂക്ഷമായി വന്നതുകൊണ്ടു ദമസ്കോസില്‍ 
നിന്നു അദ്ദേഹം തയ്യാറെടുപ്പിനുവേണ്ടിയായിരിക്കണം അറേബ്യയിലേക്കു 
പോയി. കുറെക്കാലം അവിടെ താമസിച്ചു (ഗലാ 1:15-19). വീണ്ടും ദമ 
സ്‌ക്കോസില്‍ എത്തിയിട്ട്‌, അദ്ദേഹം യരുശലേമിലേയ്ക്കു പോയി. 
അവിടെ പത്രോസ്‌, യാക്കോബ്‌ എന്നിവരെക്കണ്ട്‌ അവരോടൊപ്പം പതി 
നഞ്ചു ദിവസത്തോളം സുവിശേഷവേല ചെയ്തു. പിന്നീടു ബര്‍ന്നബാ 
സിനോടൊപ്പം പൌലൂസ്‌ അന്ത്യോഖ്യയില്‍ എത്തി. അവിടെവച്ചുണ്ടായ 
ആത്മനിയോഗത്താല്‍ (അപ്പൊ. (പ. 13) അവര്‍ ഈര്‍ജ്ജിതമായ സുവി 
ശേഷവേലയ്ക്കു ഇറങ്ങിപ്പുറപ്പെട്ടു. അതോടുകൂടി സുവിശേഷരംഗത്തു 
വിപ്ലവം സൃഷ്ടിച്ച വി. പൌലൂസിന്റെ രൂപത്തെക്കുറിച്ചു “പൌലൂസിന്റെയും 
തെക്ലയുടെയും പ്രവര്‍ത്തനങ്ങള്‍ ' എന്ന പുരാതന രേഖയില്‍ ഇങ്ങനെ 
പറയുന്നു: 


“കഷണ്ടി ബാധിച്ച തലയും വില്ലുപോലെ വളഞ്ഞ കാലുകളും ഉറ 
പുള്ള ശരീരവും കണ്‍പുരികങ്ങള്‍ ഇരുവശത്തും വളര്‍ന്നു ചേര്‍ന്നു 
ചൈതന്യം നിറഞ്ഞു തുളുമ്പിയ മുഖവും ഉണ്ടായിരുന്ന നീളം കുറഞ്ഞ 
ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ മുഖം മനുഷ്യന്റേതായിരുന്നുവെ 
ങ്കിലും മാലാഖയുടെപോലെ തന്നെ തോന്നിച്ചിരുന്നു” 


സാക്ഷികളുടെ സമൂഹം 41 


മിഷനറി യാത്രകള്‍ 


വി. പൌലൂസ്‌ മൂന്നു മിഷനറി യാര്രകളെങ്കിലും നടത്തിയിട്ടുണ്ട്‌. അവ 
യെല്ലാം ആരംഭിക്കുന്നത്‌ അന്ത്യോഖ്യായില്‍ നിന്നാണ്‌. 


ഒന്നാം മിഷനറി യാത്ര (അപ്പൊ. പ്ര. 13-14) 


പൌഈലൂസും ബര്‍ന്നബാസും കൂടി അന്ത്യോഖ്യയില്‍ നിന്നു പുറപ്പെട്ടു 
കുപ്രോസ്‌, പെര്‍ഗ, പിസിദ്യന്‍, അന്ത്യോഖ്യ, ഇക്കോണിയം, ലിസ്്ര, 
ഡാര്‍ബൈ എന്നിവിടങ്ങളില്‍ പ്രസംഗിക്കുകയും അത്ഭുതങ്ങള്‍ പ്രവര്‍ത്തി 
ക്കുകയും സഭകള്‍ സ്ഥാപിക്കുകയും ചെയ്തു. അവര്‍ തിരിച്ച്‌ അന്ത്യോ 
ഖ്യയില്‍ എത്തിയപ്പോഴാണു യഹൂദ മതാനുസാരികളായ ചിലര്‍ അവി 
ടെയെത്തി എല്ലാ ക്രിസ്ത്യാനികളും പ്രഥമമായി യഹുദ മര്യാദകള്‍ പിന്തു 
ടരണം എന്നു പഠിപ്പിക്കുന്നു എന്നു കേട്ടത്‌. ഇത്‌, ജാതികളില്‍ നിന്ന്‌ 
ക്രിസ്ത്യാനികള്‍ ആകുന്നവർ എല്ലാം പരിച്ഛേദന ഏല്‍ക്കണം എന്ന 
നിഷ്ക്കര്‍ഷയിലേക്കും വഴിതെളിച്ചു. തന്മൂലം യഹുദ മതാനുസാരികളു 
മായി പൌഈലൂസിനും ബര്‍ന്നബാസിനും അനല്‍പമായ അഭിപ്രായ വൃത്യാ 
സങ്ങളുണ്ടായി. അവര്‍ ഇക്കാര്യത്തിനു സഭയുടേതായ തീരുമാനമുണ്ടാ 
ക്കുവാന്‍ യരുശലേമിൽ പോയി. അപ്പൊസ്തലന്മാരും മൂപ്പന്മാരും സര്‍വ 
സഭയും ദീര്‍ഘമായ വിചിന്തനത്തിനുശേഷം, യഹുദമര്യാദകള്‍ പുറജാതി 
ക്രിസ്ത്യാനികളും പിന്‍പറ്റേണ്ടതില്ല എന്നു തീരുമാനിച്ചു (അപ്പൊ. പ്ര. 
15-0൦ അദ്ധ്യായം കാണുക). 


രണ്ടാം മിഷനറി യാത്ര (അപ്പൊ. രപ. 15:35-18:22) 


യരുശലേം സുന്നഹദോസില്‍ നിന്നു കിട്ടിയ ഉള്‍ക്കാഴ്ചയും 
പ്രോത്സാഹനവും പ്രത്യേകിച്ചു സുവിശേഷഘോഷണത്തിനു മറ്റൊരു 
ദീര്‍ഘയാത്ര നടത്തുവാന്‍ വി. പൌലൂസിനെ പ്രേരിപ്പിച്ചു. ഈ യാത്ര 
യില്‍ പൌഈലൂസിന്റെ പ്രധാന കൂട്ടാളികള്‍ ശീലാസും തിമോഥെയൂസും 
ആയിരുന്നു. അന്ത്യോഖ്യയില്‍ നിന്നു പുറപ്പെട്ടു കിലിക്യ, ഗലാത്യ, 
ത്രോവോസ്‌, ഫിലിപ്പി, തെസ്സലോനിക്യ, ബെരോവ, ദെര്‍ബെ, ലിസ്രത, 
ഫ്രുഗിയ, ബറിയ, അഥെന, കോരിന്ത്‌, കൈസറിയ എന്നിവിടങ്ങള്‍ സന്ദര്‍ 
ശിച്ചു സഭകള്‍ സ്ഥാപിക്കയോ വിശ്വാസികളെ ഉറപ്പിക്കുകയോ ചെയ്തു. 
കൈസറിയയില്‍ നിന്നു യെരുശലേം വഴി അന്ത്യോഖ്യയില്‍ എത്തിച്ചേ 
രുന്നതോടെ രണ്ടാം മിഷനറി യാത്ര സമാപിക്കുന്നു. 


മൂന്നാം മിഷനറി യാര്ത (അപ്പോ. പ്ര. 18:23-21:16) 


മൂന്നാമത്തെ യാത്രയില്‍ വി. പൌലൂസ്‌ ഗലാത്യ, ഫ്രുഗ്യ മുതലായ 
സ്ഥലങ്ങളില്‍ക്കൂടി എഫേസുൂസില്‍ എത്തി. അവിടെനിന്നും പുറപ്പെട്ടു 
ഫിലിപ്പി, ത്രോവോസ്‌, മിലേത്തോസ്‌, സോര്‍, കൈസറിയ മുതലായ 
സ്ഥലങ്ങളില്‍ക്കൂടി യരുശലേമില്‍ എത്തിച്ചേര്‍ന്നു. 


42 സാക്ഷികളുടെ സമൂഹം 


ഈ യാത്രകളിലെല്ലാം അനേകം സംഭവങ്ങള്‍ നടന്നിട്ടുണ്ട്‌. പ്രതികൂ 
ലങ്ങളായ സാഹചര്യങ്ങളില്‍ അത്ഭുതകരമായി ദൈവം നടത്തിയ എത്ര 
യ്രെത അനുഭവങ്ങള്‍ വി. പൌലൂസിനു ഉണ്ടായിട്ടുണ്ടെന്ന്‌ “അപ്പൊസ്ത 
ല്രപവ്ൃത്തികള്‍' സാക്ഷിക്കുന്നു. 


യരുശലേമിൽ നേര്‍ച്ച കഴിക്കുവാന്‍ എത്തുന്ന പൌലൂസിനെതിരെ 
യഹുദന്മാര്‍ സംഘടിതമായി അക്രമത്തിനൊരുങ്ങിയതോടെ ദീര്‍ഘമായ 
ഒരു ബന്ധനത്തിന്റെ അദ്ധ്യായം ആരംഭിക്കുന്നു. യരുശലേമിലും കൈസ 
റിയായിലും രണ്ടു വര്‍ഷത്തോളം കാരാഗൃഹത്തില്‍ കഴിയേണ്ടി വന്ന 
തിനുശേഷം, സ്വന്തം താത്പര്യപ്രകാരം കൈസറുടെ മുമ്പില്‍ വിസ്ത 
രിക്കപ്പെടുവാന്‍ റോമിലേക്ക്‌ അയയ്ക്കപ്പെട്ടു. ഈ ദീര്‍ഘമായ യാത്രയി 
ലാണെങ്കിലും സുവിശേഷപ്രവര്‍ത്തനത്തിലും, ലേഖനങ്ങള്‍ എഴുതുന്ന 
തിലും അദ്ദേഹം ദത്തശ്രദ്ധനായിരുന്നു. റോമില്‍ എത്തി കുറേക്കാലം 
ക്രിസ്ത്യാനികളുമായി സഹവാസത്തില്‍ കഴിയുവാന്‍ അദ്ദേഹത്തിനു 
അനുവാദം ലഭിച്ചു. റോമില്‍ വിസ്തരിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില്‍ 
അദ്ദേഹം സ്വതന്ത്രനാക്കപ്പെട്ടുവെന്നും കുറേക്കാലത്തിനുശേഷം റോമില്‍ 
വച്ചു തന്നെ രക്തസാക്ഷിത്വം വഹിച്ചുവെന്നും ഒരു പാരമ്പര്യം പറയു 
മ്പോള്‍, മറ്റൊരഭിപ്രായത്തില്‍, അദ്ദേഹം ആദ്യ വിസ്താരത്തെത്തുടര്‍ന്നു 
തന്നെ വധിക്കപ്പെട്ടുവെന്നു പറയുന്നു. ഏതായാലും പൊതുവെ വിശ്വ 
സിക്കപ്പെടുന്നതു വി. പൌലൂസ്‌ എ.ഡി. 67-ല്‍ നീറോ ച്രകവര്‍ത്തിയുടെ 
കല്പനപ്രകാരം റോമില്‍ വച്ചു ശരീരച്ഛേദം ചെയ്യപ്പെട്ടുവെന്നാണ്‌. വി. 
പൌലൂസിന്റെ രക്തസാക്ഷിത്വദിനമായി സഭയാചരിക്കുന്നത്‌ ജൂണ്‍ 29-0൦ 
തീയതിയാണ്‌. 


ലേഖനങ്ങള്‍ 


വി. പൌലൂസ്‌ എഴുതിയ ലേഖനങ്ങളില്‍ ഭൂരിപക്ഷവും പുതിയനിയ 
മത്തിലുണ്ട്‌. എന്നാല്‍ ചിലതു നഷ്ടപ്പെട്ടുപോയതായും വേണം കരു 
താന്‍ (ഉദാ. കൊലോ. 4:16-ല്‍ പറയുന്ന ലവോദിക്യ ലേഖനം, 1 കൊരി. 
5:9-ല്‍ പറയുന്ന “മുന്‍ ലേഖനം.” 2 കൊരി. 7:8-16 വരെ പറയുന്ന കൊരി 
ന്തുകാരെ ദുഃഖിപ്പിച്ച ലേഖനം). വി. പനലൂസിന്റെ നാമത്തില്‍ പുതിയ 
നിയമത്തിലുള്ള ലേഖനങ്ങളില്‍ ചിലതിന്റെ ്രന്ഥകര്‍ത്തൃത്വത്തെ സംബ 
ന്ധിച്ച്‌ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്‌. 


വി. പൌലൂസിന്റെ കൃതികള്‍ ആഴമായ ആത്മീയാനുഭവത്തിന്റെയും 
അഗാധമായ പാണ്ഡിത്ൃത്തിന്റെയും ബഹിര്‍സ്ഫുരണങ്ങളാണ്‌. അദ്ദേ 
ഹത്തിന്റെ കൃതികള്‍, ആദിമസഭയുടെ വിശ്വാസം, ഘടന എന്നിവയി 
ലേയ്ക്കു വെളിച്ചം വീശുന്നവയുമാണ്‌. ഉദാഹരണത്തിന്‌ റോമാ ലേഖ 
നത്തില്‍ ക്രിസ്തുവില്‍ക്കൂടി പാപികള്‍ വിശ്വാസത്താലുള്ള നീതീക 


സാക്ഷികളുടെ സമൂഹം 43 


രണം പ്രാപിക്കുന്നതിനെക്കുറിച്ചും കൊരിന്തുകാര്‍ക്കുള്ള ആദ്യ ലേഖന 
ത്തില്‍ ക്രിസ്ത്യാനികള്‍ പാലിക്കേണ്ടതായ ധാര്‍മ്മിക നിലവാരത്തെ 
ക്കുറിച്ചും അനുഭവിക്കേണ്ട ആത്മീയ നല്‍വരങ്ങളെക്കുറിച്ചും, എഫേസ്യ 
ലേഖനത്തില്‍ സഭയെന്താണെന്നും, സഭാമക്കളുടെ വിളി എന്തിനുവേ 
ണ്ടിയെന്നും, ഇടയലേഖനങ്ങളില്‍ സഭാനേതൃത്വം വഹിക്കുന്നവര്‍ 
അവശ്യം അറിഞ്ഞിരിക്കേണ്ട സംഗതികള്‍ ഏതൊക്കെയെന്നും പ്രധാ 
നമായി പ്രതിപാദിക്കുന്നു. 


അഭ്യാസങ്ങള്‍ 


1. താഴെപ്പറയുന്ന വേദഭാഗങ്ങളില്‍ വി. പൌലൂസ്‌ തന്റെ ജീവിതത്തെ 
ക്കുറിച്ച്‌ ഏതൊക്കെ സംഗതികളാണു പറയുന്നതെന്നു ലഘുവായി പ്രതി 
പാദിക്കുക. ഗലാ. 1:12, 2:10, 1 കൊരി. 15:9, 2 കൊരി. 11:22-33; 12:1-10, 
അപ്പൊ. (പ. 22:4-21; 26:10-22. 


2. സഭയെ ഉപ്രരവിച്ച ശാലിനോടു “നീ എന്നെ ഉപ്രദവിക്കുന്നതെന്ത്‌' 
എന്നു ചോദിച്ചതിന്റെ സൂചനയെന്തായിരിക്കണം? 


3. വി. പൌലൂസിന്റെ കൃതികള്‍ക്കു പൊതുവായി ഒരു ലഘു മുഖവുര 
യെഴുതുക. 


യുണിറ്റ്‌ 2 
വളര്‍ച്ചയുടെ നാളുകളില്‍ 
പാഠാ 1 


അപ്പൊസ്തലിക പിതാക്കന്മാര്‍ - ഭാഗം 1 
(റോമിലെ വി. ക്ലിമ്മിസും അന്ത്യോഖ്യയിലെ 
വി. ഇഗ്ഗാത്തിയോസും സ്മിര്‍ണയിലെ വി. പോളിക്കാര്‍പ്പോസും) 


പ അപ്പൊസ്തലിക പിതാക്കന്മാര്‍ ആര്‍? ൮ വി. ക്ലിമ്മിസിന്റെ ജീവിതവും 
ലേഖനവും വ വി. ഇഗ്നാത്തിയോസിന്റെ ജീവിതവും എഴുത്തുകളും ൮ 
വി. പോളിക്കാര്‍പ്പോസിന്റെ ജീവിതവും സാക്ഷ്യവും. 


1 അപ്പൊസ്തലിക പിതാക്കന്മാര്‍ ആര്‌? 


“അപ്പൊസ്തലിക പിതാക്കന്മാര്‍” എന്ന പദ്രപയോഗം പതിനേഴാം 
നൂറ്റാണ്ടിനു ശേഷമാണു പ്രചാരത്തില്‍ വരുന്നത്‌. അപ്പൊസ്തലന്മാരുടെ 
കാലത്തിനടുത്തു ജീവിച്ചു സഭയെ നയിച്ച പിതാക്കന്മാരാണ്‌ “അപ്പൊ 
സ്തലിക പിതാക്കന്മാര്‍.” ഇവരില്‍ ചിലര്‍ അപ്പൊസ്തലന്മാരുടെ ശിഷ്യ 
ന്മാര്‍ ആയിരുന്നു. കുറച്ചു വിശാലമായ അര്‍ത്ഥത്തില്‍ ഒന്നാം നൂറ്റാണ്ടിലും 
രണ്ടാം നൂറ്റാണ്ടിന്റെ ആദ്യ ഘട്ടത്തിലും ജീവിച്ചിരുന്ന ക്രൈസ്തവ 
സാഹിത്യകാരന്മാരെ പൊതുവെ “അപ്പൊസ്തലിക പിതാക്കന്മാര്‍” എന്നു 
വിളിച്ചു കാണുന്നുണ്ട്‌. കൂടാതെ ഇവരില്‍ ചിലരെ സംബന്ധിച്ച വിവര 
ങ്ങള്‍ ഒന്നും അറിവില്ലായെങ്കിലും അവരുടെ കൃതികള്‍ പ്രധാനപ്പെട്ടവ 
യായതിനാല്‍ അവജെല്ലാം “അപ്പൊസ്തലിക പിതാക്കന്മാര്‍” എന്ന തല 
ക്കെട്ടില്‍ ഉള്‍പ്പെടുന്നു. 


2, റോമിലെ വി. ക്ലിമ്മിസ്‌ - ജീവിതവും ലേഖനവും 


അപ്പൊസ്തലന്മാരായ വി. പത്രോസിന്റെയും വി. പൌലൂസിന്റെയും 
രക്തസാക്ഷിത്വത്തെത്തുടര്‍ന്ന്‌ റോമില്‍ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇട 
യനാകുന്ന മുന്നാമത്തെ ആളാണു വി. ക്ലിമ്മിസ്‌ (എ. ഡി. 30-100). വി. 
പൌലൂസ്‌ ഫിലിപ്യ ലേഖനം 4:3-ല്‍ പരാമര്‍ശിക്കുന്ന കൂട്ടാളി ക്ലിമ്മിസ്‌ 
തന്നെയാണ്‌ ഇദ്ദേഹം എന്ന്‌ ഒറിജനും യൂസേബിയോസും സാക്ഷിക്കുന്നു. 
വി. പത്രോസ്‌ തന്നെ ക്ലിമ്മിസിനു പട്ടം കൊടുത്തുവെന്നാണു തെര്‍ത്തു 
ല്യന്‍ പറയുന്നത്‌. 


ഒരു ക്രൈസ്തവനാകുന്നതിനു മുമ്പ ക്ലിമ്മിസ്‌ “ടൈറ്റസ്‌ ഫ്ളേവിയസ്‌ 
ക്ളെമെന്‍സ്‌' എന്ന പേരില്‍ റോമിലെ ഒരു പ്രധാന പൌരനും ഉന്നതോ 


സാക്ഷികളുടെ സമൂഹം 42 


ദ്യോഗസ്ഥനുമായിരുന്നുവെന്ന്‌ ഒരു പാരമ്പര്യത്തിലും, അല്ല ഫ്ളേവിയസ്‌ 
ക്ലെമെന്‍സിന്റെ കുടുംബത്തിലെ ഒരടിമയായിരുന്നുവെന്നു മറ്റൊരു പാര 
മ്പര്യത്തിലും പറയുന്നുണ്ട്‌. ഏതായാലും അദ്ദേഹം റോമിലെ സഭാ 
നേതൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോള്‍, ഡൊമീഷ്യന്‍ ച്രകവര്‍ത്തി കൊല്ല 
പ്പെട്ടു. ഈ സാഹചര്യത്തില്‍ കുറെക്കാലം ക്രിസ്ത്യാനികള്‍ക്ക്‌ സമാ 
ധാനപരമായ ഒരു ചുറ്റുപാടുണ്ടായി. ഈ അവസരം തക്കത്തില്‍ ഉപ 
യോഗിച്ച്‌ സഭയ്ക്കു പുതിയ ഉണര്‍വും ഉന്മേഷവും പകരുവാന്‍ വി. ക്ലിമ്മി 
സിനു കഴിഞ്ഞു. സ്വന്തം ഇടവകയെക്കുറിച്ചു മാത്രമല്ല അദ്ദേഹത്തിനു 
ശ്രദ്ധയുണ്ടായിരുന്നത്‌. എല്ലാ ഇടവകകളിലും സമാധാനവും വിശ്വാസ 
സ്ഥിരതയും പുലരുവാന്‍ തന്നാലാവുന്ന എല്ലാ ഒത്താശകളും ചെയ്യുമാ 
യിരുന്നു. ഇപ്രകാരമുള്ള കരുതലിന്റെ ഒരുദാഹരണമാണ്‌ കൊരിന്തിലെ 
സഭയ്ക്ക്‌ അദ്ദേഹം എഴുതുന്ന ലേഖനം. കൊരിന്തില്‍ അഭിപ്രായവൃത്യാ 
സങ്ങള്‍ ഉണ്ടായിട്ട്‌ ചില പട്ടക്കാരെ ജനങ്ങള്‍ തന്നെ നീക്കം ചെയ്തു. 
ഈ സാഹചര്യത്തില്‍, വിരുദ്ധതകള്‍ക്കു കാരണമായവര്‍ സ്വയം പിന്മാ 
റണമെന്നും ദൈവിക ശുശ്രൂഷകര്‍ മുകളില്‍നിന്നു നിയമിക്കപ്പെട്ടവരാ 
കയാല്‍ അവരെ മാനിക്കുവാന്‍ പഠിക്കണമെന്നും ഉദ്ബോധിപ്പിച്ച്‌ എഴു 
തുന്ന ലേഖനമാണ്‌ വി. ക്ലിമ്മിസിന്റെ ഒന്നാം ലേഖനം (ക്ലിമ്മിസിന്റെ 
പേരില്‍ രണ്ടാമതൊരു ലേഖനം കൂടി അറിയപ്പെടുന്നുണ്ട്‌ എങ്കിലും അത്‌ 
അദ്ദേഹത്തിന്റേതല്ല എന്ന്‌ ഇന്ന്‌ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടു). 
ഉദാഹരണത്തിന്‌ താഴെപറയുന്ന ഭാഗങ്ങള്‍ ശ്രദ്ധിക്കുക: 


1. 54-ാം ഖണ്ഡിക 


“നിങ്ങളില്‍ ഇപ്രകാരം പറയുന്ന ഒരു ശ്രേഷ്ഠ മാനുഷനുണ്ടോ: “ഞാന്‍ 
മൂലമാണ്‌ അക്രമവും കലഹവും ഭിന്നിപ്പും ഉണ്ടായിരിക്കുന്നതെങ്കില്‍ 
ഞാനിതാ സ്വയം പിന്മാറുന്നു. നിങ്ങള്‍ പറയുന്നിടത്തേയ്ക്കു ഞാന്‍ 
പൊയ്ക്കൊള്ളാം. സഭ പറയുന്നതെന്തും ഞാന്‍ അനുസരിച്ചുകൊള്ളാം. 
ക്രിസ്തുവിന്റെ അജഗണവും അവരുടെ ഇടയന്മാരും തമ്മില്‍ സമാധാ 
നമായിരുന്നാല്‍ മാത്രം മതി.” സ്നേഹം നിറഞ്ഞുകവിയുന്ന ഇങ്ങനെ 
ഒരുവനെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കില്‍ അവന്‍ വലിയ പേരു സമ്പാദിക്കും.” 


2, 44-ാഠം ഖണ്ഡിക 


“പൌരോഹിതൃത്തിന്റെ പേരില്‍ സഭയില്‍ കലഹം ഉണ്ടായേക്കുമെന്ന്‌ 
നമ്മുടെ കര്‍ത്താവായ യേശുക്രിസ്തു മുഖാന്തരം അപ്പൊസ്തലന്മാര്‍ക്ക്‌ 
അറിയാമായിരുന്നു. അതുകൊണ്ടു തന്നെ അവര്‍ പുരോഹിതസ്ഥാനി 
കളെ നിയമിച്ചാക്കുകയും ചെയ്തു. ഇങ്ങനെ നിയമിക്കപ്പെട്ടവരുടെ കാല 
ശേഷവും അവരെപ്പോലെ സ്വീകാര്യരായവര്‍ പിന്തുടരുവാന്‍ നിയമിക്ക 
പ്പെടണം എന്നും അവര്‍ നിഷ്ക്കര്‍ഷിച്ചു.” 


46 സാക്ഷികളുടെ സമൂഹം 


വി. ക്ലിമ്മിസിന്റെ ലേഖനം നാലാം നൂറ്റാണ്ടു വരെയെങ്കിലും പള്ളിക 
ളില്‍ വായിക്കാറുണ്ടായിരുന്നു. 


ക്ലിമ്മിസിന്റെ ജീവാവസാനത്തെ സംബന്ധിച്ച്‌ ഒരു ഐതിഹ്യമുണ്ട്‌. 
അദ്ദേഹത്തെ ട്രേജന്‍ ച്രക്രവര്‍ത്തി ക്രിമിയയിലേക്ക്‌ നാടുകടത്തി; അവിടെ 
ഖനികളില്‍ കഷ്ടപ്പെട്ടു ജോലിയെടുക്കുവാന്‍. അദ്ദേഹം തന്റെ ദൈവാ 
ശ്രയംകൊണ്ട്‌ സഹപ്രവര്‍ത്തകര്‍ക്ക്‌ പലപ്പോഴും ആശ്വാസമായിത്തീ 
ര്‍ന്നു. ഒരിക്കല്‍ കുടിവെള്ളം മുട്ടിയ സാഹചര്യത്തില്‍ ക്ലിമ്മിസിന്റെ രാർ 
ത്ഥനയാല്‍ അത്ഭുതകരമായി ജലം ലഭിച്ചു. അങ്ങനെ തന്റെ വാക്കു 
കൊണ്ടും പ്രവൃത്തികൊണ്ടും അനേകമാളുകളെ മാനസാന്തരപ്പെടുത്തി 
ക്രിസ്ത്യാനികളാക്കുകയും ചെയ്തു. ഇതറിഞ്ഞ റോമാ ഭരണാധികാരി 
അദ്ദേഹത്തെ പിടിച്ച്‌ ഒരു നങ്കൂരത്തോടു ചേര്‍ത്തുകെട്ടി കടലില്‍ താഴ്ത്തി. 
പാരമ്പര്യത്തിന്റെ ഭാഗമായി പറയുന്നത്‌ വര്‍ഷത്തിലൊരിക്കല്‍ കടലില്‍ 
അദ്ദേഹത്തെ താഴ്ത്തിയ ഭാഗത്ത്‌ വേലിയിറക്ക സമയത്ത്‌ അദ്ദേഹ 
ത്തിന്റെ കബര്‍ (മാലാഖമാര്‍ നിര്‍മ്മിച്ചത്‌) കാണാനാകുമെന്നാണ്‌. 


3, അന്ത്യോഖ്യയിലെ വി. ഇഗ്നാത്തിയോസ്‌: ജീവിതവും എഴു 
ത്തുകളും 


യേശുക്രിസ്തു ഒരു ശിശുവിനെ കൈകളിലെടുത്തു താലോലിച്ചതി 
നെക്കുറിച്ചു സുവിശേഷങ്ങളില്‍ (മത്താ. 18:2; മര്‍ക്കോ. 9:36) നാം വായി 
ക്കുന്നുണ്ട്‌. ഒരു പുരാതന പാരമ്പര്യം പറയുന്നത്‌, ഈ ശിശുവാണ്‌ 
പില്ക്കാലത്ത്‌ അന്ത്യോഖ്യയിലെ മ്മെതാനായിത്തീര്‍ന്ന വി. ഇഗ്നാത്തി 
യോസ്‌ (എ.ഡി. 35-107) എന്നാണ്‌. ചരിത്രപരമായി ഈ പാരമ്പര്യത്തിന്റെ 
സാധുതയെ പലരും ചോദ്യം ചെയ്തിട്ടുണ്ട. അവര്‍ പറയുന്നത്‌, ഇഗ്നാ 
ത്തിയോസിന്റെ രണ്ടാം പേരിന്റെ ഒരു തെറ്റായ വ്യാഖ്യാനം മാര്രമാണി 
തെന്നാണ്‌. രണ്ടാം പേര്‍ “തെയോഫോറസ്‌' എന്നായിരുന്നു. ഈ ഗ്രീക്കു 
പദത്തിനു “ദൈവത്താല്‍ വഹിക്കപ്പെട്ടവന്‍” എന്നോ “ദൈവത്തെ വഹി 
ക്കുന്നവന്‍' എന്നോ അര്‍ത്ഥം കൊടുക്കാം. ഏതായാലും വി. ഇഗ്നാത്തി 
യോസ്‌ സുറിയാനി പാരമ്പരൃത്തില്‍ അറിയപ്പെടുന്നത്‌ “ഇഗ്നാത്തിയോസ്‌ 
നൂറോനോ” (തീയ്ക്കടുത്ത ഇഗ്നാത്തിയോസ്‌) എന്നാണ്‌. “നൂറോനോ” 
എന്ന പദത്തോടു ബന്ധപ്പെട്ടും ഐതിഹ്യങ്ങള്‍ ഉണ്ടാകാമെങ്കിലും 
ഇവിടെ സുറിയാനിക്കാരനായ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സുറിയാനി 
പേരായ “നൂറോനോ (തീയ്ക്കടുത്തവന്‍) എന്നതിനോട അതിന്റെ ഗ്രീക്ക്‌ 
പരിഭാഷയായ “ഇഗ്നാത്തിയോസ്‌” എന്നതും ചേര്‍ത്തതാണെന്ന്‌ കരുതി 
യാല്‍ മതി. 


അന്ത്യോഖ്യയിലെ സഭയ്ക്ക്‌ വി. പത്രോസിനു ശേഷം ആദ്യം എപ്പി 
സ്‌കോപ്പായാകുന്നത്‌ വി. ഇഗ്നാത്തിയോസ്‌ ആണെന്ന്‌ ഒറിജന്‍ പറയു 


സാക്ഷികളുടെ സമൂഹം 47 


മ്പോള്‍, അല്ല പത്രോസിനുശേഷം യവൂദിയോസും കഴിഞ്ഞിട്ടാണ്‌ ഇഗ്നാ 
ത്തിയോസ്‌ സ്ഥാനമേല്‍ക്കുന്നതെന്നു യൂസേബിയോസ്‌ പറയുന്നു. 


വി. ഇഗ്നാത്തിയോസ്‌ അന്ത്യോഖ്യയില്‍ എപ്പിസ്‌കോപ്പായാകുന്നതിനു 
മുമ്പുള്ള ചരിര്രത്തെക്കുറിച്ച്‌ നമുക്കൊന്നും അറിവില്ല. അദ്ദേഹത്തിന്റെ 
എഴുത്തുകളിലെ ചില സൂചനകളുടെ അടിസ്ഥാനത്തില്‍, അദ്ദേഹം ഒരു 
അടിമയായിരുന്നുവെന്നും, ഒരു വലിയ മാനസാന്തരാനുഭവം ഉണ്ടായി 
യെന്നും അഭ്യൂഹങ്ങളുണ്ട്‌. അപ്പൊസ്തലന്മാരായ വി. പത്രോസിന്റെയും 
വി. പൌലൂസിന്റെയും വി. യോഹന്നാന്റെയും ശിഷ്യനായിരിക്കാന്‍ അദ്ദേ 
ഹത്തിന്‌ അവസരങ്ങള്‍ ഉണ്ടായിരുന്നു. അതു തന്നെയായിരുന്നു അദ്ദേ 
ഹത്തിന്റെ പ്രധാന കൈമുതലും. അന്ത്യോഖ്യയ്ക്കു മാത്രമല്ല, സമീ 
പത്തും വിദൂരത്തും ഉണ്ടായിരുന്ന ക്രൈസ്തവ സഭകള്‍ക്കെല്ലാം 
അദ്ദേഹം പ്രിയങ്കരനായ നേതാവും പിതാവും ആയിരുന്നു. 


ക്രൈസ്തവസഭ പീഡിപ്പിക്കപ്പെട്ടപ്പോഴൊക്കെ സഭയിലെ ഇടയന്മാ 
രായിരുന്നുവല്ലോ ആദ്യ ബലിയാടുകള്‍. ഇഗ്നാത്തിയോസും ബന്ധനസ്ഥ 
നായി അന്ത്യോഖ്യയില്‍നിന്നു റോമിലേയ്ക്കു കൊണ്ടുപോകപ്പെട്ടു. 
ട്രേജന്‍ ചക്രവര്‍ത്തിയുടെ ക്രൈസ്തവ മതപീഡനങ്ങളുടെ പശ്ചാത്ത 
ലത്തില്‍ നടന്ന ആ യാത്ര അവിസ്മരണീയമാണ്‌. പട്ടാളക്കാരുടെ അക 
മ്പടിയോടെ റോമിലേയ്ക്കു ക്രൈസ്തവരായ തടവുകാരുടെ ദീര്‍ഘമായ 
യാത്ര റോമാ സദ്രാജ്യത്തിലെ നിത്യ സംഭവമായിരുന്നു. ഇഗ്നാത്തി 
യോസ്‌ തന്റെ യാര്രയെ മഹത്തരമായ രക്തസാക്ഷിത്വം എന്ന ചിരകാല 
സ്വപ്നം യാഥാര്‍ത്ഥീകരിക്കാനുള്ള ജ്രെതയാത്രയായിട്ടാണ്‌ കണ്ടത്‌. 
യാത്ര ഫിലദല്‍ഫിയ, സര്‍ദീസ്‌, സ്മിര്‍ണ മുതലായ സ്ഥലങ്ങളില്‍ കൂടി 
യായിരുന്നു. അവിടെയെല്ലാം വച്ചു സഭാംഗങ്ങളെ കാണുകയും പല സഭ 
കള്‍ക്കും ലേഖനങ്ങള്‍ കൊടുത്തുവിടുകയും ചെയ്തു. ഈ കത്തുക 
ളില്‍ ഏറ്റവും ്രദ്ധേയം റോമിലേയ്ക്കെഴുതുന്ന കത്താണ്‌. താന്‍ റോമി 
ലേക്കു ചെല്ലുന്നുവെന്നു റോമിലെ സഭ അറിയുമ്പോള്‍ തന്നെ വിടുവി 
ക്കാന്‍ അവര്‍ ശ്രമിച്ചേക്കും എന്നു വിചാരിച്ചു തന്നെ രക്തസാക്ഷിത്വ 
ത്തിനനുവദിക്കണം എന്ന്‌ എഴുതി. അദ്ദേഹം അതില്‍ അവരോടു പറ 
യുന്നു: “ഞാന്‍ ദൈവത്തിന്റെ ഗോതമ്പാണ്‌. മൃഗങ്ങളുടെ പല്ലുകളാല്‍ 
ഞാന്‍ ഞെരിച്ചു പൊടിക്കപ്പെട്ടു ക്രിസ്തുവിന്റെ കുര്‍ബ്ബാന അപ്പമായി 
ഞാന്‍ മാറട്ടെ.” സ്മിര്‍ണയില്‍ തന്നെ ശുശ്രൂഷിച്ച പോളിക്കര്‍പ്പോസിനും 
അദ്ദേഹം കത്തെഴുതി. അദ്ദേഹം റോമില്‍ എത്തി അധികം താമസി 
യാതെ കുപ്രസിദ്ധമായ അംഫിതിയേറ്ററില്‍ മൃഗങ്ങള്‍ക്കിരയായി. അദ്ദേ 
ഹത്തിന്റെ ഭാതികാവശിഷ്ടങ്ങള്‍ റോമിലെ ക്രിസ്ത്യാനികള്‍ സൂക്ഷി 
ച്ചുവയ്ക്കുകയും പില്‍ക്കാലത്ത്‌ അത്‌ അന്ത്യോഖ്യയില്‍ കൊണ്ടുപോയി 
സംസ്ക്കരിക്കയും ചെയ്തു. 


48 സാക്ഷികളുടെ സമൂഹം 


ഇഗ്നാത്തിയോസിന്റെ ഏഴു ലേഖനങ്ങള്‍ (ര്രാലസ്‌, മഗ്നേഷ്യ, എഫേ 
സൂസ്‌, റോം, ഫിലദല്‍ഫിയ, സ്മിര്‍ണ എന്നീ സഭകള്‍ക്കും പോളിക്കര്‍ 
പ്പോസിനും) ക്രൈസ്തവ സഭാപാരമ്പര്യത്തിന്‌ അദ്ദേഹം നല്‍കിയ 
വലിയ സംഭാവനകളാണ്‌. അവയിലെ ചില പ്രധാനപ്പെട്ട പരാമര്‍ശങ്ങള്‍ 
പ്രത്യേകം ശ്രദ്ധേയമാണ്‌. 


1. ക്രിസ്തുവിനെ “ദൈവം” എന്നു വൃക്തമായി പറയുന്നു (പോളി 
ക്കര്‍പ്പോസിനെഴുതിയ ലേഖനം 27:3; ര്രാലസിലെ സഭയ്ക്കെഴുതിയ 
ലേഖനം 27:1). 


2. സഭയുടെ പൌരോഹിത്യ ഗണത്തിനു മൂന്നു വിഭാഗങ്ങള്‍ ഉണ്ടായി 
രിക്കണം (എപ്പിസ്‌കോപ്പാ, കശ്ശീശാ, ശെമ്മാശ്ശൂന്‍; ര്രാല. 3:1 മഗ്നീഷ്യാ 
6:1) എന്നു പറയുന്നു. 


3. സഭയുടെ ഐക്യം മെത്രാപ്പോലീത്തായില്‍ പ്രകാശിപ്പിക്കണം. 
മ്രെതാപ്പോലീത്താ യേശുക്രിസ്തുവിന്റെ പ്രതീകം ആണ്‌ (സ്മിര്‍ണ 
8:1, 2). 


4. സ്മിര്‍ണായിലെ വി. പോളിക്കര്‍പ്പോസിന്റെ ജീവിതവും 
സാക്ഷ്യവും 


ആദിമസഭാ ചരിത്രത്തില്‍ തിളങ്ങിനില്‍ക്കുന്ന രക്തസാക്ഷിയും “സമയ 
ദ്ധമായ ഫലങ്ങള്‍ ' (“പോളിക്കര്‍പ്പോസ്‌' എന്ന ഗ്രീക്കു നാമത്തിന്റെ അര്‍ 
ത്ഥമാണിത്‌) പുറപ്പെടുവിച്ച പിതാവുമാണ്‌ വി. പോളിക്കര്‍പ്പോസ്‌ (എ.ഡി. 
69-115). അദ്ദേഹത്തെ സംബന്ധിച്ചു കൂടുതല്‍ വിവരങ്ങളും കിട്ടുന്നത്‌ 
അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഐറേനിയസില്‍ നിന്നാണ്‌. കൂടാതെ 
നാലാം നൂറ്റാണ്ടില്‍ പിയോനിയസ്‌ എന്ന വ്യക്തിയാല്‍ എഴുതപ്പെട്ട ഒരു 
കൃതിയും വി. പോളിക്കര്‍പ്പോസിനെക്കുറിച്ചുണ്ട്‌. 


റോമാ സ്്രമാജ്യത്തിലെ ഏഷ്യന്‍ പ്രവിശ്യയിലെ സ്മിര്‍ണായില്‍ 
ജനിച്ചുവളര്‍ന്ന പോളിക്കര്‍പ്പോസ്‌ വി. യോഹന്നാന്‍ ശ്ലീഹായുടെ ശിഷ്യ 
നായി ചെറുപ്പത്തിലെ ചേര്‍ന്നു. തെര്‍ത്തുല്യന്‍ പറയുന്നത്‌, പോളിക്കര്‍ 
പ്പോസിനെ എപ്പിസ്‌കോപ്പായായി പട്ടം കൊടുത്തു സ്മിര്‍ണായില്‍ത്തന്നെ 
നിയമിക്കുന്നതും വി. യോഹന്നാന്‍ തന്നെയാണെന്നാണ്‌. 


സ്മിര്‍ണയില്‍ പോളിക്കര്‍പ്പോസിനു തികച്ചും ശ്രമകരമായ ദൌത്യ 
മായിരുന്നു നിര്‍വൃഹിക്കേണ്ടിയിരുന്നത്‌. പുറജാതി മതവൈരാഗികള്‍ 
വ്യാപകമായ സ്വാധീനം ചെലുത്തിയിരുന്നതിനാല്‍ സ്മിര്‍ണയില്‍ 
ക്രൈസ്തവ ജീവിതം എന്നും അഗ്നിശോധനയിലായിരുന്നു. വേറൊരു 
വശത്തു സ്മിര്‍ണയില്‍ പണ്ടു മുതല്‍ സ്ഥിരതാമസമാക്കിയിരുന്ന യഹൂ 
ദന്മാരുടെ ക്രൈസ്തവവിരോധം ആളിക്കത്തുകയായിരുന്നു. ഇതു രണ്ടും 


സാക്ഷികളുടെ സമൂഹം 49 


കൂടാതെ സ്മിര്‍ണയിലെ സഭയില്‍ അവിടവിടെ അഭിപ്രായഭിന്നതകളും 
തലപൊക്കിയിരുന്നു. ഈ സാഹചര്യങ്ങളിലായിരുന്നു പോളിക്കര്‍പ്പോ 
സിനു പ്രവര്‍ത്തിക്കേണ്ടിയിരുന്നത്‌. 


അദ്ദേഹം ചുമതല ഏറ്റപ്പോള്‍ത്തന്നെ കൂടുതല്‍ ഉത്സാഹം പകര്‍ന്ന 
ഒരു സംഭവം നടന്നു. അന്ത്യോഖ്യയിലെ വി. ഇഗ്നാത്തിയോസ്‌ ബന്ധി 
ക്കപ്പെട്ടവനായി റോമിലേയ്ക്കുള്ള തന്റെ അവസാനയാത്ര ചെയ്യുമ്പോള്‍ 
സ്മിര്‍ണയില്‍ കുറെ ദിവസം തങ്ങി. അദ്ദേഹത്തെ സ്വീകരിക്കുവാനും 
ശുശ്രൂഷിക്കുവാനും പോളിക്കര്‍പ്പോസിനു സാധിച്ചു. വൃദ്ധനായ ഇഗ്നാ 
ത്തിയോസിന്റെ വിശ്വാസധീരതയും നേതൃത്വമഹിമയും പോളിക്കര്‍പ്പോ 
സിനെ കോരിത്തരിപ്പിച്ചു. 


വേദവിപരീതങ്ങളോട്‌ അദ്ദേഹത്തിനുണ്ടായിരുന്ന കര്‍ക്കശമായ മനോ 
ഭാവത്തെ വ്യക്തമാക്കുന്ന ഒരു സംഭവം ഐറേനിയസ്‌ പറയുന്നു: മാര്‍ക്കി 
യോണ്‍ (4൮൦൩) എന്ന ജ്ഞാനവാദക്കാരന്‍ ഒരിക്കല്‍ പോളിക്കര്‍പ്പോ 
സിനെ വഴിക്കുവച്ചു കണ്ടു. മാര്‍ക്കിയോണ്‍ അദ്ദേഹത്തോടു ചോദിച്ചു: 
“എന്നെ മനസ്സിലായോ?” പോളിക്കര്‍പ്പോസ്‌ ഉത്തരം പറഞ്ഞു: “നീ 
സാത്താന്റെ ആദ്യജാതനാണെന്ന്‌ എനിക്കു മനസ്സിലായി.” 


പോളിക്കര്‍പ്പോസ്‌ സഭയില്‍ അനുരഞ്ജനത്തിന്റെ വക്താവായിരുന്നു. 
അതിന്റെ ഉദാഹരണമാണ്‌ ഈസ്റ്ററിനു പൌരസ്തൃര്‍ക്കും പാശ്ചാതൃ 
ര്‍ക്കും സ്വീകാര്യമായ ഒരു തീയതി കണ്ടുപിടിക്കുവാന്‍ അദ്ദേഹം യത്നി 
ച്ചത്‌. 

അദ്ദേഹം പല എഴുത്തുകളും എഴുതിയതായി ഐറേനിയസില്‍ 
നിന്നും നാം മനസ്സിലാക്കുന്നുണ്ടെങ്കിലും, ഫിലിപ്പിയിലേയ്ക്കു അദ്ദേഹം 
എഴുതിയ കത്തു മാത്രമേ നമുക്കു ലഭ്യമായിട്ടുള്ളു. ഈ കത്തില്‍ വൈദി 
കരെ അദ്ദേഹം ഇങ്ങനെ ഗുണദോഷിക്കുന്നു: 


“വൈദികര്‍ അനുകമ്പയുള്ളവരും, ദയയുള്ളവരും, തെറ്റിപ്പോയവരെ 
തിരിച്ചുകൊണ്ടുവരുന്നവരും, രോഗികളെ സന്ദര്‍ശിക്കുന്നവരും, അനാഥ 
രെയും വിധവകളെയും കരുതുന്നവരും, ദൈവത്തിന്റെയും മനുഷ്യരു 
ടെയും ദൃഷ്ടിയില്‍ നല്ലതായിട്ടുള്ളതിനെ പ്രവര്‍ത്തിക്കുന്നവരും ആയി 
രിക്കണം. അവര്‍ കോപത്തില്‍ നിന്നകന്നവരും, മുഖസ്തുതി പറയാത്ത 
വരും, അന്യായമായി വിധിക്കാത്തവരും ആകണം. ദ്രവ്യാഗ്രഹത്തില്‍ 
നിന്നു വിദൂരമായിരിക്കണം അവര്‍. ആരകെക്കുറിച്ചെങ്കിലും തിന്മ കേട്ടാല്‍ 
അവര്‍ ഉടന്‍ അതു വിശ്വസിക്കരുത്‌. ധൃതിയില്‍ ആരെയും വിധിക്കരുത്‌. 
കാരണം നാമെല്ലാം പാപത്തിന്റെ കാര്യത്തില്‍ ഒരുപോലെയാണ്‌' (6:1). 


പോളിക്കര്‍പ്പോസിന്റെ വിസ്താരവും രക്തസാക്ഷിത്വവും പ്രസിദ്ധ 


0 സാക്ഷികളുടെ സമൂഹം 


മാണ്‌. ഭരണാധികാരി പറഞ്ഞു: “(ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നു എന്നു 
ശപഥം ചെയ്താല്‍ നിങ്ങളെ ഞാന്‍ വിട്ടയയ്ക്കാം.” പോളിക്കര്‍പ്പോസ്‌ 
ഉത്തരം കൊടുത്തു, “എണ്‍പത്തിയാറു വര്‍ഷം ഞാന്‍ അവനെ സേവിച്ചു, 
അവനിതുവരെയും എന്നോടൊന്നും അന്യായമായി പ്രവര്‍ത്തിച്ചിടില്ല. 
അങ്ങനെയെങ്കില്‍ എന്നെ വീണ്ടെടുത്ത ആ രാജാവിനെ ഞാന്‍ എങ്ങനെ 
തള്ളിപ്പറയും?" (ഫിലോമിലിയത്തിലെ സഭയ്ക്കുവേണ്ടി സ്മിര്‍ണായിലെ 
സഭ തയ്യാറാക്കി അയച്ച “പോളിക്കര്‍പ്പോസിന്റെ രക്തസാക്ഷിത്വം” എന്ന 
രേഖയില്‍ നിന്ന്‌). 


പോളിക്കര്‍പ്പോസിനെ അശഗ്നിക്കിരയാക്കുവാന്‍ ചിതയ്ക്കു തീ കൊളു 
ത്തിയിട്ടും തീ അദ്ദേഹത്തിനു ചുറ്റും കുടംപോലെ മടിച്ചുനിന്നു. അതു 
കൊണ്ട്‌ ചിതയില്‍വച്ച്‌ അദ്ദേഹത്തെ വെട്ടിക്കൊന്നിട്ടു മൃതശരീരം ദഹി 
പ്പിച്ചു. അദ്ദേഹത്തിന്റെ ഭൌതികാവശിഷ്ടങ്ങള്‍ സ്മിര്‍ണായിലെ ക്രിസ്‌ 
ത്യാനികള്‍ എടുത്തു പ്രത്യേക സ്ഥാനത്തു സംസ്കരിച്ചു. ആണ്ടുതോറും 
രക്തസാക്ഷിത്വ തീയതിയില്‍ അദ്ദേഹത്തിന്റെ അവശിഷ്ടങ്ങളുടെയടു 
ക്കല്‍ അവര്‍ കൂടിവരികയും അദ്ദേഹത്തെയും മറ്റു രക്തസാക്ഷികളെയും 
സ്മരിക്കുകയും ചെയ്യുന്ന പതിവ്‌ സ്മിര്‍ണയില്‍ പണ്ടുമുതലേ ഉണ്ടായി 
രുന്നെന്നാണു “പോളിക്കര്‍പ്പോസിന്റെ രക്തസാക്ഷിത്വം” എന്ന രേഖയില്‍ 
പറയുന്നത്‌ (173). ഒരുപക്ഷേ ഇതായിരിക്കാം പരിശുദ്ധന്മാരുടെ തിരു 
ശേഷിപ്പു ബഹുമാനിക്കുന്നതിന്റെയും ഓര്‍മ്മപ്പെരുന്നാള്‍ കൊണ്ടാടുന്ന 
തിന്റെയും ഏറ്റവും പുരാതന ചരിത്ര തെളിവ്‌. 


അഭ്യാസങ്ങള്‍ 


1. അപ്പൊസ്തലിക പിതാക്കന്മാര്‍ എന്ന പദപ്രയോഗത്തിന്റെ സൂചന 
യെന്ത്‌? 


2. വി. ക്ലിമ്മിസിന്റെ ജീവിതസന്ദേശം ചുരുക്കി എഴുതുക? 
3. വി. ഇഗ്നാത്തിയോസിന്റെ പ്രധാന സംഭാവനകള്‍ എന്തൊക്കെ? 


4. പോളിക്കര്‍പ്പോസിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച്‌ ഒരു ഖണ്ഡിക 
എഴുതുക? 


[പറ 


അപ്പൊസ്തലിക പിതാക്കന്മാരെപ്പറ്റിയും വിശ്വാസ സമര്‍ത്ഥകരെപ്പ 
റ്റിയും ദിവ്യബോധനം ഗ്രന്ഥാവലി 6-ല്‍ ലഘുവായി പരാമര്‍ശം ഉണ്ടെ 
ങ്കിലും വിശദമായ പഠനമാണ്‌ ഈ ഗ്രന്ഥത്തില്‍ കൊടുക്കുന്നത്‌. 


പാഠം 2 


അപ്പൊസ്തല പിതാക്കന്മാര്‍ - ഭാഗം 2 


പ ഡിഡാക്കേ വ ബര്‍ന്നബാസിന്റെ ലേഖനം 1 ഹെര്‍മാസിന്റെ “ഇടയന്‍” 
പി പാപ്പിയസ്‌ 


1. ഡിഡാക്കേ 


1873-ല്‍ ഫിലാത്തെയോസ്‌ ബ്രിയെന്നിയോസ്‌ എന്ന ഗ്രീക്കു മ്രെതാന്‍, 
യെരുശലേം പാ്രിയര്‍ക്കീസിന്റെ വക കുസ്തന്തീനോപോലീസിലെ 
ഒരാശ്രമത്തോടനുബന്ധിച്ചുള്ള ലൈബ്രറിയില്‍ നിന്ന്‌, ഒരു പുരാതന 
രേഖ ലഭിച്ചു. ഈ ലിഖിതത്തിന്റെ തലക്കെട്ട്‌ “പ്രന്തണ്ട്‌ അപ്പൊസ്തല 
ന്മാര്‍ മുഖേന ജാതികള്‍ക്ക്‌ കര്‍ത്താവ്‌ നല്‍കുന്ന ഉപദേശം” എന്ന്‌ 
അര്‍ത്ഥം വരുന്ന ഗ്രീക്കു വാക്കുകളായിരുന്നു. ഗ്രീക്കു ഭാഷയിലെ തല 
ക്കെട്ടിന്റെ ആദ്യപദം മാര്തം പിന്നീടു പറയപ്പെട്ടു. അങ്ങനെ ആ ഗ്രന്ഥ 
ത്തിന്‌ “ഡിഡാക്കേ” എന്ന പൊതുവായ നാമം ലഭിച്ചു. 


“ഡിഡാക്കേ' എ. ഡി. 120-നും 180-നും ഇടയ്ക്ക്‌ എഴുതപ്പെട്ടതാണെ 
ങ്കിലും, അതിനു വളരെ മുമ്പു പ്രചരിച്ചിരുന്ന ചില രേഖകളുടെ സമാ 
ഹാരമാണിത്‌. ആയതുകൊണ്ട്‌ ഒരുവിധത്തില്‍ പറഞ്ഞാല്‍ പുതിയനിയമം 
കഴിഞ്ഞാല്‍ ക്രൈസ്തവ ജീവിതത്തിന്റെ ആദ്യ തുടിപ്പുകള്‍ പ്രതിധ്വനി 
ക്കുന്ന ഗ്രന്ഥമാണ്‌ “ഡിഡാക്കേ.” ആധുനിക പണ്ഡിതന്മാരുടെ അഭിപ്രാ 
യത്തില്‍ ഡിഡാക്കേ ആദ്യം അതിന്റെ മുലരൂപത്തില്‍ യഹുദ്രഗന്ഥമാ 
യിരുന്നു. 


വി. അത്താനാസ്യോസ്‌ ഈ ഗ്രന്ഥത്തെ വളരെ പുകഴ്ത്തുകയും സഭ 
യിലേയ്ക്കുള്ള നവാഗതര്‍ അവശ്യം വായിക്കുവാന്‍ നിര്‍ദ്ദേശിക്കുകയും 
ചെയ്തു. അതിനും മുമ്പുതന്നെ അലക്സാന്ത്രിയായിലെ ക്ലിമ്മിസും 
പിന്നീട്‌ സഭാചരിര്രകാരനായ യൂസേബിയോസും ഈ ഗ്രന്ഥത്തെ പ്രശം 
സിച്ചിട്ടുണ്ട്‌. എങ്കിലും ഇതിന്റെ ര്രന്ഥകര്‍ത്തൃത്വത്തെപ്പറ്റി ഒരറിവുമില്ല. 


പതിനാറു ചെറിയ അദ്ധ്യായങ്ങള്‍ ഉള്ള ഈ രേഖയുടെ ഉള്ളടക്കത്തെ 
മൂന്നു ഭാഗങ്ങളായി തരംതിരിക്കാം. ഒന്നാം അദ്ധ്യായം മുതല്‍ ആറാം 
അദ്ധ്യായത്തിന്റെ ആദ്യഭാഗം വരെ ജീവന്റെയും മരണത്തിന്റെയുമായ 
വഴികളെക്കുറിച്ച്‌ പ്രതിപാദിക്കുന്നു. ആറാം അദ്ധ്യായം മൂന്നാം വാക്യം 
മുതല്‍ പതിനഞ്ചാം അദ്ധ്യായം ആദ്യ ഭാഗം വരെ, ക്രൈസ്തവ ജീവിത 
ത്തിലെ പ്രായോഗികമായ ചില കാര്യങ്ങള്‍, പ്രത്യേകിച്ച്‌ നവാഗതര്‍ ശ്രദ്ധി 
ക്കേണ്ടത്‌ (ഭക്ഷണം, ഉപവാസം, പ്രാര്‍ത്ഥന, വി. കൂര്‍ബാന) എടുത്തു 
പറയുന്നു. പതിനാറാം അദ്ധ്യായത്തില്‍ യേശുക്രിസ്തുവിന്റെ രണ്ടാ 


52 സാക്ഷികളുടെ സമൂഹം 


മത്തെ വരവിനെ സുൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉദ്ബോധനമാണ്‌. ചുരു 
ക്കത്തില്‍ ക്രൈസ്തവ ധാര്‍മ്മിക ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പ്രാരംഭ 
വിശകലനമാണ്‌ ഡിഡാക്കേ. 


സഭാപാരമ്പര്യത്തില്‍ ബുധനും വെള്ളിയും ഉപവസിക്കുന്നതിന്‌ 
ഏറ്റവും പുരാതന നിര്‍ദ്ദേശം ഡിഡാക്കേയില്‍ കാണുന്നു: 


“കപടഭക്തിക്കാരുടെ പോലെ നിങ്ങളുടെ ഉപവാസം തിങ്കളും വ്യാഴവും 
ആകരുത്‌. നിങ്ങളോ, ബുധനും വെള്ളിയും ഉപവസിക്കുക” (8-ഠം 
അദ്ധ്യായം). 


ഞായറാഴ്ച ആചരണത്തെക്കുറിച്ചും പ്രസക്തമായ ചില പരാമര്‍ശ 
ങ്ങള്‍ “ഡിഡാക്കേ”യില്‍ ഉണ്ട്‌. 


“നിങ്ങള്‍ കര്‍ത്തൃദിനത്തില്‍ കൂടിവരുമ്പോള്‍ വിശുദ്ധ കുര്‍ബാന അനു 
ഷ്ഠിക്കുക. നിങ്ങളുടെ ബലി വിശുദ്ധമാകേണ്ടതിന്‌ ആദ്യം തെറ്റുകള്‍ 
ഏറ്റുപറയുക. തമ്മില്‍ വഴക്കുള്ളവര്‍, അതു പരിഹരിക്കാതെ, അതില്‍ 
സംബന്ധിക്കരുത്‌” (14-0൦ അദ്ധ്യായം). 


സഭാനേതൃത്വ ഗണത്തില്‍, എപ്പിസ്‌കോപ്പാ, പ്രവാചകന്‍, ശെമ്മാശന്‍ 
എന്നിവരെക്കുറിച്ച്‌ ഇതില്‍ പരാമര്‍ശനങ്ങളുണ്ട്‌. വി. കുര്‍ബാനാനുഷ്ഠാ 
നത്തിന്റെ ഒരു ക്രമവും സംക്ഷിപ്തമായി ഡിഡാക്കേയില്‍ കാണാം. 
കൂടാതെ സാന്മാര്‍ഗിക മണ്ഡലത്തില്‍ രണ്ടു പാതകള്‍ (ജീവന്റെയും 
മരണത്തിന്റെയും) ഉള്ളതായും ജീവന്റെ പാത എത്രമാര്തം സൂക്ഷ്മത 
യുടെ പാതയാണെന്നും ഡിഡാക്കേ ആരംഭത്തിലെ വ്യക്തമാക്കുന്നു. 


2, ബര്‍ന്നബാസിന്റെ ലേഖനം (ഉദ്ദേശം എ. ഡി. 70/79 അല്ലെ 
ങ്കില്‍ 117/132) 


ആദിമ ക്രൈസ്തവ സമൂഹത്തിനു നേരിടേണ്ടിവന്ന ഒരു പ്രധാന 
പ്രശ്നം, യഹൂദ വിശ്വാസാചാരങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടണം 
എന്നുള്ളതായിരുന്നു. യഹൂദമതത്തിലെ എല്ലാ പ്രതീക്ഷകളുടെയും പൂര്‍ 
ത്തീകരണവും ലോകത്തിനു മുഴുവന്‍ ഒരു പുതുജീവന്റെ വാഗ്ദാനവു 
മാണ്‌ ക്രിസ്തുവെന്ന്‌ സ്ഥാപിക്കുന്ന ആദിമ വേദശാസ്ര്രകൃതിയാണ്‌ 
“ബര്‍ന്നബാസിന്റെ ലേഖനം.” ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തില്‍ എഴു 
തപ്പെട്ടതാണെന്നു വിശ്വസിക്കപ്പെടുന്ന ഈ കൃതിയുടെ ഗ്രന്ഥകാരന്‍ 
ഏതു “ബര്‍ന്നബാസ്‌” ആണെന്നു തീര്‍ച്ചപ്പെടുത്താന്‍ വിഷമമാണ്‌. അല 
ക്സാന്ത്രിയായിലെ ക്ലിമ്മിസും, ജെറോമും പറയുന്നത്‌ വി. പൌലൂസിന്റെ 
കൂട്ടുവേലക്കാരനായിരുന്ന ബര്‍ന്നബാസ്‌ തന്നെയാണിതിന്റെ കര്‍ത്താ 
വെന്നാണ്‌. എങ്കിലും അതു സ്വീകരിക്കുന്നതിനു പ്രയാസമുണ്ട്‌. 


സാക്ഷികളുടെ സമൂഹം 53 


ഈ കൃതിക്കു പ്രധാനമായും രണ്ടു ഭാഗങ്ങള്‍ ഉണ്ട്‌: 1. വേദശാസ്രത 
പരം (1-17 വരെയുള്ള അദ്ധ്യായങ്ങള്‍), 2. സാന്മാര്‍ഗികം (18-21 വരെ 
യുള്ള അദ്ധ്യായങ്ങള്‍). ഇതില്‍ ആദ്യഭാഗത്തു പഴയനിയമത്തിനു 
ക്രൈസ്തവ വേദശാസ്ര്തരപരമായ ഒരു വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നു. 
ക്രിസ്തുവിനെക്കുറിച്ച്‌ എത്രമാധ്രം പഴയനിയമസൂചനകള്‍ ഉണ്ടെന്ന്‌ 
ഇവിടെ ചര്‍ച്ച ചെയ്തിരിക്കുന്നു. ക്രിസ്തു അനാദിയായിട്ടുള്ളവനാ 
ണെന്നും, അവനില്‍ പുതുയുഗം ആരംഭിച്ചിരിക്കുന്നുവെന്നും ഈ ഭാഗത്ത്‌ 
ഈന്നിപ്പറയുന്നു. ഉദാഹരണത്തിന്‌ ഈ പുതുയുഗത്തിന്റെ സൂചനയാണ്‌ 
യെശ. 11:1 മുതല്‍ പറയുന്നതായി സൂചിപ്പിക്കുന്നത്‌. യഹൂദന്മാരുടെ 
“ശാബത്‌” (ഏഴാം ദിവസം) കഴിഞ്ഞ്‌ “എട്ടാം ദിവസം” ആരംഭിച്ചിരിക്കു 
ന്നത്‌ ഒരു പുതുയുഗ സൂചനയാണ്‌ (15:8). സന്മാര്‍ഗിക കാര്യങ്ങള്‍ പറ 
യുന്നിടത്ത്‌, രണ്ടു പാതകളെക്കുറിച്ചു പ്രതിപാദിക്കുന്നു. “ജീവന്റെ വഴി” 
യെന്നും “മരണത്തിന്റെ വഴി'യെന്നും ഡിഡാക്കേ പറയുമ്പോള്‍, “(പകാ 
ശപാത'യെന്നും “അന്ധകാരപാത'യെന്നും ബര്‍ന്നബാസ്‌ നാമകരണം 
ചെയ്യുന്നു. 


3, ഹെര്‍മാസിന്റെ “ഇടയന്‍” (ഉദ്ദേശം എ. ഡി. 140/155) 


റോമില്‍ വച്ച്‌ ഹെര്‍മാസ്‌ എന്നു പേരായ ഒരാള്‍ക്കുണ്ടായ ദര്‍ശന 
മാണ്‌ ഈ കൃതിയുടെ ഉള്ളടക്കം. ഈ ഹെര്‍മാസ്‌ സ്വയം പരിചയപ്പെടു 
ത്തുന്നത്‌ റോമിലെ ബിഷപ്പായ പീയൂസിന്റെ സഹോദരനായിട്ടാണ്‌. രൂപ 
കാര്‍ഥശൈലിക്കു മുന്‍തൂക്കം കൊടുക്കുന്ന ഈ കൃതി ഒരുവിധത്തില്‍ 
പറഞ്ഞാല്‍ ക്രൈസ്തവ സാഹിത്ൃശാഖയുടെ ഒരു ആദൃഫലമാണ്‌. “ഇട 
യന്‍ എന്ന തലക്കെട്ട ഇതിന്‌ എത്രമാധ്രം യോജിച്ചതാണെന്ന്‌ സംശ 
യിക്കാമെങ്കിലും ഈ കൃതിയില്‍ത്തന്നെ, ഒരിടയന്‍ പ്രതിപാദിക്കപ്പെടു 
ന്നുണ്ട്‌. 

ഭാവനയില്‍ കോര്‍ത്തെടുത്ത ഒരു സന്മാര്‍ഗമാല്യം ആണ്‌ ഈ കൃതി 
യെന്നു ചുരുക്കത്തില്‍ പറയാം. സന്മാര്‍ഗ ജീവിതത്തിന്റെ അടിസ്ഥാനം 
അനുതാപമാണെന്നും, അനുതാപത്തിന്റെ അളവിനും ആഴത്തിനും 
ഓരോ തരക്കാരായവര്‍ക്കു തമ്മില്‍ വ്ൃത്യാസം ഉണ്ടെന്നും ഇതില്‍ വ്യക്ത 
മാക്കുന്നു. ഉദാഹരണമായി ഈ ഗ്രന്ഥം ആരംഭിക്കുന്നതിങ്ങനെയാണ്‌: 


“... ഞാന്‍ അവളെ വീണ്ടും കണ്ടപ്പോള്‍ അവളോടെനിക്കു സ്നേഹം 
തോന്നി. കുറെക്കാലം കഴിഞ്ഞപ്പോള്‍ അവള്‍ ടൈബര്‍ നദിയില്‍ കുളി 
ക്കുന്നതു ഞാന്‍ കണ്ടു. ഞാന്‍ അവളെ കൈപിടിച്ചു കരയ്ക്കു കയറ്റി. 
ഞാനവളുടെ സൌന്ദര്യം കണ്ടപ്പോള്‍, എന്നോടുതന്നെ ഉള്ളില്‍ പറഞ്ഞു. 
“ഇവളെപ്പോലെ സൌന്ദര്യവും സല്‍സ്വഭാവവുമുള്ളവളെ എനിക്കു ഭാര്യ 
യായി കിട്ടിയിരുന്നെങ്കില്‍ എനിക്കെന്തു സന്തോഷമാകുമായിരുന്നു.” 


54 സാക്ഷികളുടെ സമൂഹം 


ഞാന്‍ ഇത്രമാത്രമേ വിചാരിച്ചുള്ളു. മറ്റൊന്നും ചിന്തിച്ചില്ല. കുറെക്കാലം 
കഴിഞ്ഞപ്പോള്‍ ഞാന്‍ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്‌ കൂമി എന്ന സ്ഥല 
ത്തേക്കു നടക്കുമ്പോള്‍ ഒരാത്മാവ്‌ എന്നെ വഹിച്ചുകൊണ്ടു വഴിയില്ലാത്ത 
ഒരു പ്രദേശത്തേക്കു കൊണ്ടുപോയി. ഞാന്‍ അവിടെ നിലത്തിറങ്ങി 
ദൈവത്തെ വിളിച്ച്‌ എന്റെ പാപങ്ങള്‍ ഏറ്റുപറയുവാന്‍ തുടങ്ങി. ഞാന്‍ 
പ്രാര്‍ത്ഥിച്ചപ്പോള്‍ സ്വര്‍ഗം തുറന്നു. അപ്പോള്‍ സ്വര്‍ഗത്തില്‍നിന്ന്‌, അതാ 
അവള്‍, എന്നെ അഭിവാദനം ചെയ്യുന്നു. അവള്‍ എന്നോട്‌, “നിന്റെ പാപ 
ങ്ങള്‍ കര്‍ത്താവിന്റെ മുമ്പാകെ പറയുവാന്‍ എന്നെ ഇവിടെ കൊണ്ടുവ 
ന്നിരിക്കുകയാണ്‌' എന്നു പറഞ്ഞു. ഞാന്‍ അവളോട്‌, “നിന്റെ പേരില്‍ 
കുറ്റം ചാരുന്നുവെന്നോ? ഞാന്‍ നിന്നോടു കുറ്റം ചെയ്തോ? മാന്യമല്ലാത്ത 
ഒരു വാക്കെങ്കിലും ഞാന്‍ നിന്നോടു എവിടെവച്ചെങ്കിലും പറഞ്ഞോ? 
ഞാന്‍ നിന്നെ ഒരു ദേവതയെപ്പോലെയല്ലേ കരുതിയിരുന്നത്‌? ഞാനെ 
പ്പോഴും നിന്നെ ഒരു സഹോദരിയെപ്പോലെ ബഹുമാനിച്ചിട്ടില്ലേ?..” അവള്‍ 
പൊട്ടിച്ചിരിച്ചുകൊണ്ടു പറഞ്ഞു: “തിന്മയ്ക്കുള്ള ആഗ്രഹം നിന്റെ ഉള്ളില്‍ 
ഉണ്ടായിട്ടുണ്ട്‌. ധാര്‍മ്മികരായവരുടെ ഉള്ളില്‍പോലും ഇങ്ങനെ ഒരാഗ്രഹം 
ഉണ്ടാകുവാന്‍ പാടില്ല.” 


വിചാരങ്ങളിലും ഭാവനയില്‍പോലും വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാ 
നുള്ള സന്ദേശമാണ്‌ ഈ കൃതി നമുക്കു നല്‍കുന്നത്‌. ഈ ഗ്രന്ഥത്തില്‍ 
ആകെ മേല്‍പ്പറഞ്ഞതുപോലെ അഞ്ചു ദര്‍ശനങ്ങളും പ്ര്രണ്ടു കല്പ 
നകളും പത്ത്‌ ഉപമകളും ഉണ്ട്‌. ഇവ ഹെര്‍മാസിനു ലഭിക്കുന്നതു രണ്ടു 
പേരില്‍ക്കൂടിയാണ്‌; ഒരു സ്ത്രീയുടെയും (വൃദ്ധയുടെയും സുന്ദരിപ്പെണ്‍ 
കുട്ടിയുടെയും ഭാവങ്ങളില്‍) ഒരു ഇടയന്റെയും രൂപങ്ങളില്‍. സഭയുടെ 
ശ്രേഷ്ഠമായ സ്ഥാനവും, അനുതാപത്തിനും പാപമോചനത്തിനും ഉള്ള 
എക്കാല പ്രസക്തിയും ആണ്‌ ഈ കൃതിയുടെ പ്രധാന ഈന്നല്‍. 


ആദിമസഭയില്‍ ഈ ഗ്രന്ഥം പള്ളികളില്‍ വായിക്കാറുണ്ടായിരുന്നു 
വെന്നു യൂസേബിയോസ്‌ സാക്ഷിക്കുന്നു. സഭാനേതാക്കളായിരുന്ന ഐറേ 
നിയോസും അലക്സ്ന്ത്രിയായിലെ ക്ലിമ്മിസും, ഒറിജനും ഒക്കെ ഇതില്‍ 
നിന്നു ഉദ്ധരിച്ചിട്ടുണ്ട്‌. 


4. ഹിയെരാപ്പൊലീസിലെ പാപ്പിയസ്‌ 


റോമാ സ്രമാജ്യത്തിലെ ഏഷ്യയില്‍ കൊലോസ്യയ്ക്കടുത്തുള്ള ഒരു 
പട്ടണമായിരുന്നു ഹിയെരാപ്പൊലീസ്‌. അവിടത്തെ മ്മരെതാനായിരുന്നു 
പാപ്പിയസ്‌ (എ.ഡി. 130). വി. യോഹന്നാന്‍ ശ്ലീഹായുടെ ശിഷ്യനും വി. 
പോളിക്കര്‍പ്പോസിന്റെ ആത്മമിത്രവുമായിരുന്നു ഇദ്ദേഹം. അപ്പൊസ്ത 
ലന്മാരില്‍നിന്നും സഭയ്ക്കു ലഭിച്ച അലിഖിത പാരമ്പര്യങ്ങളെ ശേഖ 
റിച്ചു ഭാവിയ്ക്കു പ്രയോജനപ്പെടുന്ന രീതിയില്‍ ക്രോഡീകരിച്ചുവെന്ന 


സാക്ഷികളുടെ സമൂഹം 55 


താണു പാപ്പിയാസിന്റെ ഏറ്റവും വലിയ സംഭാവന. ഈ കാര്യങ്ങള്‍, 
“കര്‍ത്താവിന്റെ ഉപദേശങ്ങളുടെ വ്യാഖ്യാനം' എന്ന തലക്കെട്ടില്‍ അഞ്ചു 
ഗ്രന്ഥങ്ങളിലായി അറിയപ്പെട്ടിരുന്നു. ഇവ സഭാചരിത്രകാരനായ യൂസേ 
ബിയോസിന്റെ കാലംവരെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട എങ്ങനെ 
നഷ്ടപ്പെട്ടുവെന്നറിവില്ല. എങ്കിലും അവയില്‍ നിന്നുള്ള ഉദ്ധരണികള്‍ 
ഐറേനിയസിന്റെയും യൂസേബിയോസിന്റെയും ഗ്രന്ഥങ്ങളില്‍ കാണാം. 


പാപ്പിയാസ്‌ തന്റെ ഗവേഷണങ്ങളെക്കുറിച്ചു ഇങ്ങനെയാണു പറയു 
ന്നത്‌: “പിതാക്കന്മാരില്‍ നിന്നു ഞാന്‍ സൂക്ഷ്മമായി പഠിച്ചതും, ഓര്‍മി 
ക്കുന്നതുമായ എല്ലാറ്റിനെയും കുറിച്ചു പ്രസ്താവിക്കുവാന്‍ എനിക്കു മടി 
യില്ല. പിതാക്കന്മാരുടെ ശിഷ്യനായ ഒരുവനെ ഞാന്‍ കണ്ടുമുട്ടിയപ്പോ 
ഴൊക്കെ ഞാന്‍ അവരോടു സൂക്ഷ്മമായി, പിതാക്കന്മാര്‍ എന്തുപദേശി 
ച്ചുവെന്നു ചോദിക്കുമായിരുന്നു. അന്ത്രയോസോ, പത്രോസോ, പീലി 
പ്പോസോ, തോമസോ, യാക്കോബോ, യോഹന്നാനോ, മത്തായിയോ 
എന്തു പറഞ്ഞു? അരിസ്റ്റിയോനും മൂപ്പനായ യോഹന്നാനും എന്തു പറ 
ഞ്ഞുവെന്നും ഞാന്‍ ശ്രദ്ധിച്ചു. കാരണം, ജീവിച്ചിരിക്കുന്ന ഒരു സ്രോത 
സില്‍ നിന്നു നേരിട്ടു എനിക്കു കിട്ടുന്നിടത്തോളം പ്രയോജനം വെറും 
പുസ്തകങ്ങളില്‍ നിന്ന്‌ ലഭിക്കും എന്നെനിക്കു തോന്നിയില്ല" (രേഖാ 
ശകലം 29:4). 


അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളില്‍ നിന്നാണു പുതിയനിയമ പഠന 
ത്തിനു ചില വിവരങ്ങള്‍ നമുക്കു ലഭിച്ചിട്ടുള്ളത്‌. 


ഉദാ: 1. വി. മത്തായിയുടെ സുവിശേഷം ആദ്യം കര്‍ത്താവിന്റെ വചന 
ങ്ങളുടെ എബ്രായ (അറമായ) ഭാഷയിലുള്ള ഒരു സമുച്ചയം ആയിരുന്നു. 


2. വി. മര്‍ക്കോസിന്റെ സുവിശേഷം വി. പത്രോസില്‍ നിന്നു മര്‍ക്കോ 
സിനു ലഭിച്ച വിവരങ്ങളാണ്‌. 


3. “അപ്പൊസ്തല'നായ യോഹന്നാനെ കൂടാതെ ആദിമസഭയില്‍ 'മൂപ്പ 
നായ” (1765൯൧) ഒരു യോഹന്നാനും ഉണ്ടായിരുന്നു. 


അഭ്യാസങ്ങള്‍ 

1. ഡിഡാക്കേയുടെ പ്രാധാന്യവും സന്ദേശവും ചുരുക്കമായി പ്രതി 
പാദിക്കുക. 

2. ബര്‍ന്നബാസിന്റെ ലേഖനത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച്‌ ഒരു 
ഖണ്ഡിക എഴുതുക. 

3. ഹെര്‍മാസിന്റെ ധാര്‍മിക സന്ദേശം എന്ത്‌? 


4. പുതിയനിയമ പഠനത്തിന്‌, പാപ്പിയാസ്‌ നല്‍കിയിട്ടുള്ള സംഭാവന 
കള്‍ ഏതൊക്കെ? 


പാഠാ 3 
അപ്പോ്രകീഫല്‍ സാഹിത്യം 


പ “അപ്പോക്രീഫാ” പ] അപ്പോക്രീഫല്‍ “സുവിശേഷങ്ങള്‍ ' 1] അപ്പോക്രീ 
ഫല്‍ “പ്രവര്‍ത്തനങ്ങള്‍” ൮1 അപ്പോക്രീഫല്‍ വെളിപാടുകള്‍ അപ്പോ 
ക്രീഫല്‍ ലേഖനങ്ങള്‍ ൮ മറ്റ്‌ അപ്പോ്രീഫല്‍ രേഖകള്‍ 


1, “അപ്പോക്രീഫാ” 


“അപ്പോക്രീഫല്‍ ' എന്ന പദത്തിനു ബൈബിളുമായി ബന്ധപ്പെട്ട ഒരു 
പ്രത്യേക സൂചനയും പദത്തിന്റെ അര്‍ത്ഥവുമായി ബന്ധപ്പെട്ട ഒരു പൊതു 
വായ സൂചനയുമുണ്ട്‌. ഈ പാഠത്തില്‍ പൊതുവായ സൂചനയാണ്‌ ഉദ്ദേ 
ശിച്ചിട്ടുള്ളത്‌. 


“അപ്പോ്രിഫാ” എന്ന വാക്കിന്റെ അര്‍ത്ഥം “രഹസ്യം', 'ഗൂഡം” 
എന്നൊക്കെയാണ്‌. “അപ്പോക്രീഫല്‍ സാഹിത്യം” എന്നു പറഞ്ഞാല്‍ ആ 
പദത്തിനു രണ്ടുതരം സൂചനകളുണ്ട്‌. ഒന്ന്‌, രഹസ്യാത്മകമോ നിഗൂഡമോ 
ആയ സംഗതികളെക്കുറിച്ചുള്ള സാഹിത്യം. രണ്ട്‌, ലേഖനം എഴുതപ്പെട്ട 
കാലവും ഉള്ളടക്കത്തിന്റെ ആധികാരികതയും, അവ്യക്തമോ നിഗൂഡമോ 
ആയിരിക്കുന്ന സാഹിത്യം. ഈ രണ്ടു പ്രത്യേകതകളുമുള്ള ഒരു വിഭാഗം 
കൃതികള്‍ ആദിമസഭാപാരമ്പരൃത്തിലുണ്ട്‌. അവയെയാണ്‌ ഇവിടെ 
പ്രതേകിച്ച്‌ “അപ്പൊങക്രീഫല്‍ സാഹിത്യം” എന്നുദ്ദേശിക്കുന്നത്‌. ഇക്കൂട്ട 
ത്തില്‍ “സുവിശേഷങ്ങള്‍”, 'പവര്‍ത്തന ചരിത്രങ്ങള്‍”, “വെളിപാടുകള്‍', 
“ലേഖനങ്ങള്‍ ' എന്നി തലക്കെട്ടിലുള്ള കൃതികള്‍ ഉള്‍പ്പെടുന്നു. ഇവയില്‍ 
പ്രധാനമായി പ്രതിപാദിക്കുന്നത്‌, യേശുക്രിസ്തു അടക്കം “നട്ടവരും നന 
ച്ചവരു'മായവരെക്കുറിച്ച്‌ പുതിയനിയമത്തില്‍ പറയാതിരിക്കുന്ന കാര്യ 
ങ്ങളാണ്‌. ഒരുപക്ഷേ സഭയില്‍ അലിഖിതമായിരുന്ന പാരമ്പര്യങ്ങള്‍ പില്‍ 
ക്കാലത്ത്‌ എഴുതപ്പെട്ടവയാകാം ഇവ. വളരെയേറെ അതിശയോക്തിപര 
മായ വിവരണങ്ങള്‍ ഉള്ളതുകൊണ്ടും, പ്രചരണത്തിനുവേണ്ടി അപ്പോ 
സ്തോലന്മാരുടെ പേരുകള്‍ വച്ചതുകൊണ്ടും, ചിലര്‍ അബദ്ധോപദേശ 
ങ്ങള്‍ ഇതേ രീതിയില്‍ ശ്ലീഹന്മാരുടെ പേരില്‍ പ്രചരിപ്പിക്കുവാന്‍ ശ്രമി 
ച്ചതുകൊണ്ടും ഈ സാഹിത്യ വിഭാഗത്തിന്റെ സ്വീകാരൃയതയ്ക്കു വളരെ 
മങ്ങലേറ്റു. പക്ഷേ, അബദ്ധോപദേശങ്ങളില്ലാത്ത മേല്പറഞ്ഞ പല കൃതി 
കളും ആദിമ ക്രൈസ്തവ ജീവിതത്തിന്റെ ചൈതന്യം പകരുന്നവയാണ്‌ 
(ഇവിടെ പരാമര്‍ശിക്കുന്ന മിക്ക കൃതികളും 11൦ ൧൮൦ - ഗേ ടെ 
ന്റെ എട്ടാം വാല്യത്തില്‍ ഇംഗ്ലീഷ്‌ പരിഭാഷകളിലുണ്ട്‌. 


സാക്ഷികളുടെ സമൂഹം ക 


2, അപ്പോക്രിഫല്‍ സുവിശേഷങ്ങള്‍ 


മ. യാക്കോബിന്റെ പ്രഥമ സുവിശേഷം (11൦ 10009്ഥളലിലസ വ്‌ 
ച്ബടോ: 


കന്യകമറിയാമിന്റെ ജനനം മുതല്‍, യേശുവിന്റെ ജനനം വരെ പ്രതി 
പാദിക്കുന്ന ഒരു രേഖയാണിത്‌. യേശുവിന്റെ സഹോദരങ്ങള്‍, യസേ 
ഫിന്റെ ആദ്യ ഭാര്യയിലെ മക്കളാണെന്ന്‌ ഈ കൃതിയിലാണു പറയു 
ന്നത്‌. കൂടാതെ സുവിശേഷങ്ങളില്‍ പറയാത്ത ചില സംഗതികള്‍ യേശു 
വിന്റെ ജനനവുമായി ബന്ധപ്പെടുത്തി ഇതില്‍ ചേര്‍ത്തിട്ടുണ്ട്‌. അന്നാസ്‌ 
എന്ന ശാസ്ര്രി, മറിയാം വിവാഹത്തിനു മുമ്പ്‌ ഗര്‍ഭിണിയായിരിക്കുന്നു 
വെന്നു മനസ്സിലാക്കി യസേഫും മറിയാമും കുറ്റക്കാരാണെന്നു മഹാ 
പുരോഹിതന്റെയടുക്കല്‍ അറിയിക്കുന്നതും രണ്ടുപേരും കുറ്റം നിഷേ 
ധിച്ചപ്പോള്‍, പരിശോധനാജലം നല്‍കിയതും രണ്ടുപേര്‍ക്കും അപകട 
ങ്ങള്‍ സംഭവിക്കാഞ്ഞതും കന്യകമറിയാമിനെ ശുശ്രൂഷിച്ച സുതികര്‍മ്മി 
ണിയെക്കുറിച്ചും, യോഹന്നാന്റെ പിതാവായ സഖറിയാ പുരോഹിതന്‍ 
ദേവാലയത്തില്‍ വെച്ചു കൊല്ലപ്പെട്ടതിനെക്കുറിച്ചും, ഒക്കെ ഇതില്‍ പ്രതി 
പാദിക്കുന്നു. 


0. മറിയാമിന്റെ ജനനത്തെക്കുറിച്ചുള്ള സുവിശേഷം: 


ലത്തീന്‍ ഭാഷയിലാണ്‌ ഈ കൃതിയുടെ മൂലഗ്രന്ഥം രചിക്കപ്പെട്ടത്‌. 
യാക്കോബിന്റെ (പ്രഥമ സുവിശേഷത്തിലെപ്പോലെ യൊയാക്കീമിനും 
ഹന്നയ്ക്കും ഒരു കുട്ടിയില്ലാഞ്ഞതിന്റെ മനോവ്യഥ ചിത്രീകരിച്ചുകൊ 
ണ്ടാണ്‌ ഈ ഗ്രന്ഥവും ആരംഭിക്കുന്നത്‌. അത്ഭുതകരമായിത്തന്നെ 
ദൈവിക വെളിപ്പാടനുസരിച്ച്‌ അവര്‍ക്കുണ്ടായ പൈതലാണു മറിയാം. 
അവരുടെ നേര്‍ച്ചയനുസരിച്ച്‌, മുന്നാം വയസ്സില്‍ അവളെ ദേവാലയത്തില്‍ 
ഏല്‍പിക്കുന്നതു മുതല്‍, മറിയാമിനു യേശു ജനിക്കുന്നതുവരെയുള്ള 
കാര്യങ്ങള്‍ ഈ കൃതിയില്‍ പറയുന്നു. മറിയാമിനു ഗലീലയില്‍ തന്റെ 
“പിതൃഭവനത്തില്‍ വച്ച്‌" ദൂതന്റെ അറിയിപ്പുണ്ടാകുന്നതായിട്ട്‌ ഈ കൃതി 
യില്‍ വ്ൃക്തമായി പറയുന്നു. യസേഫിനെ വന്ദ്യ വയോധികനായിട്ടാണ്‌ 
ഇതില്‍ ചിത്രീകരിച്ചിരിക്കുന്നത്‌. 


൦. മറിയാമിന്റെ ജനനത്തെയും, രക്ഷകന്റെ ബാല്യത്തെയും കുറിച്ചു 
മത്തായിയുടെ പേരിലുള്ള സുവിശേഷം: 


മുന്‍ കൃതികളിലെപ്പോലെ തന്നെയാണ്‌ ഇവിടെയും മറിയാമിന്റെ ജന 
നത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങള്‍ പ്രസ്താവിക്കുന്നത്‌. എന്നാല്‍ 
മറിയാം സ്വമേധയാ തനിക്കു ജീവിതം മുഴുവന്‍ (്രഹ്മചര്യം അനുഷ്ഠി 
ക്കണം എന്ന തീരുമാനം എടുക്കുന്നതും അതിനെ സംബന്ധിച്ച്‌ പുരോ 


5 സാക്ഷികളുടെ സമൂഹം 


ഹിതന്മാരുമായി ഒരു സംവാദം നടത്തുന്നതും ഈ കൃതിയുടെ പ്രത്യേ 
കതയാണ്‌. കൂടാതെ മറിയാം പുരതനെ പ്രസവിച്ചു കഴിഞ്ഞയുടന്‍ സൂതി 
കര്‍മ്മിണികള്‍ അവള്‍ കുഞ്ഞിനെ പ്രസവിച്ചിട്ടും കന്യകയാണെന്നു 
സാക്ഷ്യപ്പെടുത്തുന്നതും, യേശുവിനു രണ്ടു വയസ്സു പ്രായമായപ്പോള്‍ 
കിഴക്കുനിന്നു വിദ്വാന്മാര്‍ വരുന്നതും, മിര്സയീമിലേക്കു മറിയാമും 
യൌസേഫും യേശുവും ഓടിപ്പോയപ്പോള്‍ അനേകം അത്ഭുതങ്ങള്‍ നട 
ക്കുന്നതും, യേശുവിന്റെ പഠനകാലത്തും ബാല്യത്തിലും നടക്കുന്ന 
അത്ഭുത സംഗതികളും ഉള്‍പ്പെടെ പല കഥകളും ഈ കൃതിയിലുണ്ട്‌. 


0. തച്ചനായ യൌസേഫിന്റെ ചരിത്ര സുവിശേഷം: 


യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട്‌ വിശദീകരിക്കുന്ന രീതിയില്‍ 
ആണ്‌ ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്‌. യസേഫ്‌ ബേത്ലഹേംകാ 
രനും ദേവാലയത്തിലെ പുരോഹിതനും മരപ്പണിയില്‍ പ്രാഗത്തഭൃമുള്ള 
വനുമായി ഇതില്‍ ചിധ്രീകരിക്കുന്നു. ഇതില്‍ യൌസേഫിന്റെ ആദ്യ ഭാര്യ 
യിലെ നാല്‍ ആണ്‍മക്കളെയും രണ്ടു പെണ്‍മക്കളെയും കുറിച്ചും പറ 
യുന്നു. പഴയനിയമത്തിലെ റാഹേലിന്റെ കല്ലറയുടെ സമീപത്തുള്ള ഒരു 
ഗുഹയില്‍ ആണു യേശുവിനെ കന്യക പ്രസവിച്ചതെന്നും ഉള്‍പ്പെടെ 
യൌനസേഫിന്റെ ഭാഗ്യകരമായ മരണത്തെക്കുറിച്ചുള്ള ദീര്‍ഘമായ വിവര 
ണവും ഈ കൃതിയില്‍ കൊടുത്തിട്ടുണ്ട്‌. 


൦. തോമായുടെ സുവിശേഷം 


യേശുവിന്‍െറ ബാല്യകാലത്ത്‌ താന്‍ പ്രവര്‍ത്തിച്ച അത്ഭുതങ്ങള്‍, 
പ്രന്തണ്ടാം വയസ്സില്‍ യരുശലേം ദേവാലയത്തില്‍ പെസഹാ പെരുനാ 
ളിനു പോയ സംഭവം വരെ രസകരമായ രീതിയില്‍ പ്രതിപാദിച്ചിരിക്കുന്നു. 
ഈ കൃതിയുടെ ഗ്രീക്കിലും ലത്തീനിലുമുള്ള പരിഭാഷകള്‍ ലഭിച്ചിട്ടുണ്ട. 
അവ തമ്മില്‍ അലപം ചില വ്യത്യാസങ്ങളും ഉണ്ട്‌. യരുശലേമിലെ കൂറി 
ലോസ്‌ തറപ്പിച്ചു പറയുന്നത്‌ ഇത്‌ ഒരു മാണിക്കേയന്‍ തത്ത്വചിന്തക 
നായ തോമാ എഴുതിയതായിരിക്കുമെന്നാണ്‌. മിക്കവാറും അഞ്ചാം നൂറ്റാ 
ണ്ടിനു ശേഷമായിരിക്കണം ഇതെഴുതപ്പെട്ടത്‌. 


1. യേശുവിന്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ള അറബി സുവിശേഷം 

ഇതിലുള്ള മിക്ക സംഭവങ്ങളും മുമ്പു പ്രസ്താവിച്ച കൃതികളിലുള്ള 
താണ്‌. എങ്കിലും ചില കഥകള്‍ പുതിയതും പുതുമയുള്ളതുമാണ്‌. 

ഉ. പത്രോസിന്റെ സുവിശേഷം 

ക്രിസ്തുവിന്റെ പീഡാനുഭവം, മരണം, പുനരുത്ഥാനം, അത്ഭുതപ്രവ്ൃ 
ത്തികള്‍ എന്നിവയെ ഇതില്‍ പ്രതി പാദിക്കുന്നു. ഹേറോദേസാണ്‌ 
യേശുവിനെ കൊലയ്ക്കു വിധിച്ചതെന്ന്‌ ഇതില്‍ പറയുന്നു. 


സാക്ഷികളുടെ സമൂഹം 59 


1. നിക്കോദീമോസിന്റെ സുവിശേഷം 


യേശുവിനെ (ക്രൂശില്‍ തുക്കുവാന്‍ വിധിച്ച പീലാത്തോസിനെപ്പറ്റി 
യുള്ള കാര്യങ്ങളും, യേശുവിന്റെ മരണം, പാതാള്പ്രവേശനം, ഉയിര്‍പ്പ്‌ 
എന്നിവയും ഇതില്‍ പ്രതിപാദ്യ വിഷയങ്ങളാണ്‌. പീലാത്തോസ്‌ സ്വയം 
നീതീകരിച്ചുകൊണ്ടെങ്കിലും ക്രിസ്തുവിന്റെ മരണത്തോടനുബന്ധിച്ചു 
നടന്ന അത്ഭുത സംഗതികളെക്കുറിച്ചു വിവരിക്കുന്നു. 


3, അപ്പോട്രീഫല്‍ “ഫപവര്‍ത്തനങ്ങള്‍ " 
മ. വി. പത്രോസിന്റെ പ്രവര്‍ത്തനങ്ങള്‍ 


ഈ കൃതിയുടെ മുഴുവന്‍ ഭാഗവും ലഭിച്ചിട്ടില്ല. മിക്കവാറും എ.ഡി. 
190-നോടടുത്തായിരിക്കണം ഇതെഴുതപ്പെട്ടത്‌. വി. പൌലോസ്‌ റോമില്‍ 
നിന്നു തന്റെ ചിരകാലാഭിലാഷമായ സ്പെയിന്‍ യാത്രയ്ക്കു പോയപ്പോള്‍ 
മ്ര്ത്രവാദിയായ ശീമോന്‍ റോമില്‍ വന്നു ച്ക്രവര്‍ത്തിയെ സ്വാധീനിച്ചു 
ക്രൈസ്തവരെ ഉപ്രദ്ദരവിക്കുന്നതും, എന്നാല്‍ വി. പത്രോസ്‌ എത്തി 
അയാളെ പരാജയപ്പെടുത്തുന്നതും ഈ ഗ്രന്ഥത്തിന്റെ ആദ്യഭാഗത്തു 
പറയുന്നു. അവസാനഭാഗത്തു വി. പത്രോസിന്റെ രക്തസാക്ഷിത്വ വിവ 
രണമാണ്‌ (കഴിഞ്ഞ യൂണിറ്റില്‍ വി. പത്രോസിന്റെ രക്തസാക്ഷിത്വത്തോ 
ടനുബന്ധിച്ചു ചേര്‍ത്തിരിക്കുന്ന സംഭവം; പത്രോസ്‌ കര്‍ത്താവിനോടു 
“കര്‍ത്താവേ, എങ്ങോട്ടു പോകുന്നു” - ദോമിനേ ക്വാവാദിസ്‌ - എന്നു 
ചോദിക്കുന്നതു തുടങ്ങി നടക്കുന്ന സംഭവം കൃതിയിലുള്ളതാണ്‌.). 


0. വി. പയലുസിന്റെ പ്രവര്‍ത്തനങ്ങള്‍ 


ഈ കൃതിയുടെതന്നെ ഭാഗമായിട്ടാണു “പൌലൂസിന്റെയും തെക്ലായു 
ടെയും പ്രവര്‍ത്തനങ്ങള്‍ ' എന്ന ഗ്രന്ഥവും കരുതപ്പെടുന്നത്‌. തെക്ലാ എന്ന 
പെണ്‍കുട്ടിയെ പൌലോസ്‌ മാനസാന്തരപ്പെടുത്തുന്നതു മുതല്‍ അവള്‍ 
എല്ലാ എതിര്‍പ്പുകളെയും പരീക്ഷണങ്ങളെയും വിജയിച്ച്‌ പൌലോസിനെ 
സുവിശേഷവേലയില്‍ പിന്‍തുടരുന്നതുമായ കഥയും പനലൂസിന്റെ രക്ത 
സാക്ഷിത്വ വര്‍ണനയും ആണ്‌ ഈ കൃതിയുടെ പ്രധാന ഉള്ളടക്കം. 


൦. യോഹന്നാന്റെ പ്രവര്‍ത്തനങ്ങള്‍ 


എ. ഡി. 160-നോടടുത്ത്‌ ഏഷ്യയില്‍ എവിടെയോ വെച്ചെഴുതിയതാ 
വണം ഈ കൃതി. അപ്പോസ്്‌തോലനായ വി. യോഹന്നാന്റെ സുവിശേ 
ഷപ്രവര്‍ത്തനങ്ങളും മരണവും ആണിതിന്റെ പ്രതിപാദന വിഷയങ്ങള്‍. 
യോഹന്നാന്‍ തന്റെ പിന്‍ഗാമിയായി പോളിക്കര്‍പ്പോസിനെ നിയമിച്ചിരി 
ക്കുന്ന കാര്യം ഇതില്‍ പ്രസ്താവിക്കുന്നുണ്ട്‌. 


60 സാക്ഷികളുടെ സമൂഹം 


0. പത്രോസിന്റെയും പലുസിന്റെയും പ്രവര്‍ത്തനങ്ങള്‍ 


പൌലൂസിന്റെ റോമിലേയ്ക്കുള്ള യാര്രതയും, താന്‍ റോമില്‍ കടക്കാ 
തിരിക്കാന്‍ തനിക്കെതിരെ യഹൂദന്മാരുടെ ആലോചനയും അതിനെ 
ത്രന്രപൂര്‍വ്വമല്ലെങ്കിലും ദൈവിക നടത്തിപ്പിനാല്‍ ജയിച്ചതും തുടങ്ങി 
അവസാനം വി. പത്രോസും വി. പൌലുസും രക്തസാക്ഷികളാകുന്നതു 
വരെയുള്ള കാര്യങ്ങള്‍ ഇതില്‍ പ്രതിപാദിക്കുന്നു. ഈ കൃതി മൂന്നാം 
നൂറ്റാണ്ടില്‍ എഴുതപ്പെട്ടുവെന്ന്‌ അനുമാനിക്കപ്പെടുന്നു. 


൦. തോമസിന്റെ പ്രവര്‍ത്തനങ്ങള്‍ 


മൂന്നാം നൂറ്റാണ്ടില്‍ സുറിയാനിയില്‍ പേര്‍ഷ്യയിലെവിടെയോ വച്ച്‌ 
എഴുതപ്പെട്ടതാണീ കൃതി. ഇതില്‍ മാര്‍ത്തോമാ ശ്ലീഹാ ഇന്ത്യയിലെ 
ത്തുന്ന സാഹചര്യവും, ഇന്ത്യയില്‍ എത്തിക്കഴിഞ്ഞ്‌ ഗോണ്ടഫോറസ്‌ 
രാജാവിനെ മാനസാന്തരപ്പെടുത്തുന്നതും മിസ്ദേയൂസ്‌ രാജാവിന്റെ കല്‍ 
പനയാല്‍ കൊല്ലപ്പെടുന്നതും അവസാനം മിസ്ദേയൂസും മാനസാന്തര 
പ്പെടുന്നതും ഇതില്‍ പ്രതിപാദിക്കുന്നു. 


1. തദ്ദായിയുടെ പ്രവര്‍ത്തനങ്ങള്‍ 


എഡേസയിലെ രാജാവായിരുന്ന അബ്ഗാറും യേശുക്രിസ്തുവും 
തമ്മില്‍ നടന്ന കത്തിടപാടുകളാണ്‌ ഇതിലെ ആദ്യ ഭാഗം. കര്‍ത്താവിന്റെ 
വാഗ്ദാനപ്രകാരം തദ്ദായി ശ്ലീഹാ അവിടെ എത്തുന്നതും വിജയകരമായി 
തന്റെ ദൌത്യം നിര്‍വഹിച്ചതിനെക്കുറിച്ചും ബാക്കിഭാഗത്തും പറയുന്നു. 


4. അപ്പൊക്രീഫല്‍ വെളിപാടുകള്‍ 
മ. പത്രോസിന്റെ വെളിപാട്‌ 


അലക്സ്രന്രിയായിലെ ക്ലിമ്മിസ്‌ ഈ കൃതിയെ പ്രാമാണിക രേഖ 
യായി കണക്കാക്കിയിരുന്നു. മിക്കവാറും എ. ഡി. 130-നോടടുത്തായിരി 
ക്കണം ഈ കൃതി രചിക്കപ്പെട്ടത്‌. മരണാനന്തരമുള്ളതും ന്യായവിധി 
യോടനുബന്ധിച്ച്‌ ഉള്ളതുമായ അനുഭവങ്ങളെക്കുറിച്ചുള്ള വെളിപാടാ 
ണിത്‌. 


0. പൌലൂുസിന്റെ വെളിപാട്‌ 


മുന്‍ ഗ്രന്ഥത്തോട്‌ പലതുകൊണ്ടും സാമൃമുള്ളതാണിത്‌. എ. ഡി. 
250-നോടടുത്തായിരിക്കണം ഇത്‌ എഴുതപ്പെട്ടത്‌. സ്വര്‍ഗ്ഗത്തെക്കുറിച്ചും 
നരകത്തെക്കുറിച്ചും ഉള്ള വിവരണങ്ങളും നരകവാസികള്‍ക്ക്‌ കര്‍ത്ത്ൃ 
ദിനത്തില്‍ ലഭിക്കുന്ന താല്‍ക്കാലിക ആശ്വാസത്തെക്കുറിച്ചും, കാവല്‍ 
മാലാഖമാരുടെ സേവനത്തെക്കുറിച്ചും ഇതില്‍ ഭാവനാസമ്പന്നനായ എഴു 
ത്തുകാരന്‍ പ്രതിപാദിക്കുന്നു. 


സാക്ഷികളുടെ സമൂഹം 61 


൦. യോഹന്നാന്റെ വെളിപാട 


യോഹന്നാന്റെ വെളിപാട ഗ്രന്ഥത്തിന്റെ ഒരു തുടര്‍ച്ചയായി ഇതിനെ 
കാണാമെങ്കിലും, ഞായറാഴ്ചയാചരണം, ഉപവാസാനുഷ്ഠാനം, ആരാ 
ധനാ രീതി മുതലായവയെക്കുറിച്ച്‌ ഇതില്‍ പ്രത്യേകം പരാമര്‍ശിക്കു 
ന്നുണ്ട്‌. 

0. കന്ൃകയുടെ വെളിപാട്‌ 


നരകത്തിലെ യാതനകളെക്കുറിച്ച്‌ വി. മറിയാമിന്‌ ഉണ്ടായ വെളിപാടും 
അവിടെ കിടക്കുന്നവര്‍ക്കുവേണ്ടി മറിയാം തന്റെ പുരതനോട്‌ അപേക്ഷി 
ക്കുവാന്‍ ച്രേരിപ്പിക്കപ്പെടുന്നതും ആണ്‌ ഈ കൃതിയിലെ ഉള്ളടക്കം. 


5. അപ്പൊട്രിഫല്‍ ലേഖനങ്ങള്‍ 
8. അപ്പൊസ്തോലന്മാരുടെ ലേഖനം 


എ. ഡി 150-നോടടുത്ത്‌ എഴുതപ്പെട്ടതാണെന്നു വിശ്വസിക്കപ്പെടുന്ന 
ഈ ലേഖനത്തില്‍ മാമോദീസാ കൊണ്ടു മാര്രം ആരും രക്ഷ പ്രാപി 
ക്കുകയില്ലെന്നു വ്യക്തമായി പറയുന്നു. യുഗാന്ത്യ സംഭവങ്ങളുടെ വിവ 
രണവും ഇതില്‍ കൊടുത്തിട്ടുണ്ട്‌. 


0. പൌലൂസ്‌ ലാവോദിക്ൃര്‍ക്കെഴുതുന്നത്‌ 


പൌഈലൂസിന്റെ പേരില്‍ അറിയപ്പെടുന്നതെങ്കിലും എ. ഡി. നാലാം നൂറ്റാ 
ണ്ടില്‍ മാര്രം എഴുതപ്പെട്ടതാണീ ലേഖനം. അല്പം അബദ്ധോപദേശ 
പ്രചരണം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന്‌ ബലമായ സംശയമുണ്ട്‌. 


.. പഈലുസ്‌ കൊരിന്ത്യര്‍ക്കെഴുതുന്ന മുന്നാം ലേഖനം 


കൊരിന്ത്യരില്‍ നിന്നുവന്ന കത്തിനു മറുപടി അയയ്ക്കുന്ന രീതിയി 
ലാണീ ലേഖനം. ജഞാനവാദത്തിനെതിരായ ശക്തമായ ഭാഷയും, ദൈവ 
വുമായുള്ള ബന്ധത്തില്‍ പ്രപഞ്ചത്തിന്റെ മുഴുവന്‍ ഭാവി ഭാഗധേയം 
എന്തെന്ന ചിന്തയും ഈ ലേഖനത്തിന്റെ പ്രത്യേകതകളാണ്‌. 


6. മറ്റ്‌ അപ്പൊട്രിഫല്‍ രേഖകള്‍ 

ഈ ഗണത്തില്‍ പല കൃതികളും ഉള്‍പ്പെടുമെങ്കിലും, “അപ്പൊസ്ത 
ലന്മാരുടെ പഠിപ്പിക്കല്‍” എന്ന രേഖ പ്രാധാന്യമര്‍ഹിക്കുന്നു. സുറിയാനി 
യിലാണ്‌ ഇത്‌ എഴുതപ്പെട്ടത്‌. വിവിധ ദേശങ്ങളില്‍ ഏതൊക്കെ അപ്പൊ 
സ്തലന്മാരില്‍ നിന്നാണ്‌ പൌരോഹിത്യ കൈവെപ്പ്‌ കിട്ടിയതെന്ന്‌ ഇതില്‍ 
പറയുന്നു. പ്രത്യേകിച്ച്‌ ഇന്ത്യയിലെ സഭ, മാര്‍ത്തോമ്മാ ശ്ലീഹായില്‍ 
നിന്ന്‌ അപ്പോസ്തലികമായ പൌരോഹിത്യം പ്രാപിച്ചുവെന്നു വ്യക്തമായി 
പറയുന്നു. കൂടാതെ കിഴക്കോട്ടു തിരിഞ്ഞാരാധിക്കണം എന്നും, ജനന 


62. സാക്ഷികളുടെ സമൂഹം 


പ്പെരുന്നാള്‍ കൊണ്ടാടണമെന്നും, നാല്‍പതു ദിവസത്തെ നോമ്പാചരി 
ക്കണം എന്നും മുതലായ അപ്പൊസ്തലിക കല്പനകള്‍ ഈ കൃതി 
യില്‍ ഉള്‍പ്പെടുന്നു. 


അഭ്യാസങ്ങള്‍ 


1. അപ്പൊക്രിഫാ', “അപ്പൊ്രീഫല്‍ സാഹിത്യം” എന്നിവയ്ക്ക്‌ ഒരു 
വിശദീകരണം എഴുതുക. 


2. യേശുവിന്റെ ബാല്യത്തെക്കുറിച്ച്‌ പ്രതിപാദിക്കുന്ന അപ്പൊക്രീഫല്‍ 
കൃതികളേതൊക്കെ? ഓരോന്നിനും ഒരു മുഖവുരയെഴുതുക. 


3. സഭയുടെ ചി(്രകലാരംഗത്ത്‌, അപ്പോദ്രീഫല്‍ രേഖകളുടെ 
സ്വാധീനം എങ്ങനെയായിരിക്കണം? ആലോചിച്ചെഴുതുക. 


നോട്ട്‌: ദിവ്യബോധനം ഗ്രന്ഥാവലി നമ്പര്‍ 3-ല്‍ “പ്രത്യാശാകിരണ 
ങ്ങള്‍' എന്ന ഗ്രന്ഥത്തില്‍ കൊടുത്തിരിക്കുന്ന പാഠങ്ങളില്‍ അപ്പോക്രീ 
ഫായെക്കുറിച്ചുള്ള വേദപുസ്തക സംബന്ധമായ സമീപനം കാണാവു 
ന്നതാണ്‌. 


പാഠം 4. 


ആദിമസഭാ രക്തസാക്ഷികള്‍ 


പ രക്തസാക്ഷികള്‍ 1 ലിയോണ്‍സിലെയും വിയന്നായിലേയും രക്ത 
സാക്ഷികള്‍ ൮] കാര്‍ത്തേജിലെ രക്തസാക്ഷികള്‍ 


1, രക്തസാക്ഷികള്‍ 


ക്രൈസ്തവ വിശ്വാസത്തിനുവേണ്ടി തങ്ങളുടെ ജീവന്‍ പോലും ബലി 
യര്‍പ്പിച്ചവരാണ്‌ ക്രൈസ്തവ രക്തസാക്ഷികള്‍. ആദ്യ രക്തസാക്ഷിയായ 
സ്തേഫാനോസിനെ യഹുദന്മാര്‍ തന്നെ കല്ലെറിഞ്ഞു കൊന്നു എങ്കില്‍, 
പിന്നീട്‌ പലരുടേയും രക്തം ചിന്തുന്നത്‌ റോമന്‍ ഭരണകൂടമാണ്‌. വിഗ്ര 
ഹാരാധനയെ എതിര്‍ത്ത്‌, പല പുതുമകളുമായി രംഗപ്രവേശനം ചെയ്ത 
ക്രൈസ്തവ സമൂഹത്തിനെതിരെ റോമന്‍ ഭരണകൂടത്തെ ഉണര്‍ത്തു 
വാന്‍ യഹുദന്മാരും വിഗ്രഹാരാധികളും പരിശ്രമിച്ചു. അങ്ങനെ രക്ത 
സാക്ഷികളായവരാണ്‌ അപ്പൊസ്തലന്മാരിലും അപ്പൊസ്തലിക പിതാ 
ക്കന്മാരിലും മിക്കവരും. വിശ്വാസ സമര്‍ത്ഥകരായിട്ടും വ്യാഖ്യാതാക്കളാ 
യിട്ടും പരിചയപ്പെടാന്‍ പോകുന്നവരിലും ചിലര്‍ രക്തസാക്ഷികളായവ 
രാണ്‌. ചുരുക്കം പറഞ്ഞാല്‍ നാലാം നൂറ്റാണ്ടു വരെ റോമാ സ്്രമാജ്യ 


സാക്ഷികളുടെ സമൂഹം 63 


ത്തിലെ ക്രൈസ്തവ സമൂഹത്തെ നയിച്ച നേതാക്കന്മാരില്‍ ഭൂരിപക്ഷവും 
പീഡനങ്ങള്‍ സഹിക്കുകയോ രക്തസാക്ഷികളാവുകയോ ചെയ്തവ 
രാണ്‌. സഭാനേതാക്കള്‍ മാ്രമായിരുന്നില്ല രക്തസാക്ഷികളായത്‌. സാധാ 
രണക്കാര്‍ (അതില്‍ സ്ര്രീകളും കുഞ്ഞുങ്ങളും അടിമകളും അവരില്‍ 
ഉള്‍പ്പെടും) തങ്ങളുടെ ജീവന്‍ അര്‍പ്പിച്ചു. അങ്ങനെയുള്ള ചില സാധാര 
ണക്കാരെ രണ്ടും മൂന്നും നൂറ്റാണ്ടുകളില്‍ നിന്ന്‌ തെരഞ്ഞെടുത്തു പരി 
ചയപ്പെടാഠ. 


2. ലിയോണ്‍സിലെയും വിയന്നായിലെയും രക്തസാക്ഷികള്‍ 


റോമാ ച്രകവര്‍ത്തിമാരായ നീറോയുടെയും ഡൊമിഷ്യന്റെയും ട്രേജ 
ന്റെയും കാലത്തെ ക്രൈസ്തവ പീഡനങ്ങള്‍ അപ്പൊസ്തലിക പിതാ 
ക്കന്മാരിലും പലരെയും രക്തസാക്ഷികള്‍ ആക്കി. എ. ഡി. 166-ല്‍ സിംഹാ 
സനസ്ഥനായ മാര്‍ക്കസ്‌ ഓറേലിയസ്‌ ക്രൈസ്തവ വിരോധത്തിന്റെയും 
ക്രൂരത്വത്തിന്റെയും മൂര്‍ത്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ക്രൂരത്വത്തിന്‌ 
ഇരയായതില്‍ നല്ലൊരു പങ്കാളുകള്‍ എ. ഡി. 177-ല്‍ ലിയോണ്‍സ്‌, 
വിയന്നാ എന്നിവിടങ്ങളില്‍ രക്തസാക്ഷികളായവരാണ്‌. ലിയോണ്‍സിലെ 
മ്മരെതാനായിരുന്ന പൊന്തിനസും വിയന്നായിലെ ശെമ്മാശനായിരുന്ന 
സാന്‍ക്റ്റസും, മാത്രമല്ല, അടിമകളായിരുന്ന ബ്ലാന്‍ഡിനയും അവളുടെ 
കുഞ്ഞു സഹോദരന്‍ പൊന്തിക്കസും ഉള്‍പ്പെടെ പലരും ബലിയാടുക 
ളായി. 


ബ്ലാന്‍ഡിനയും പൊന്തിക്കസും 


ബ്ലാന്‍ഡിന സുന്ദരിയായ ഒരു അടിമപെണ്‍കുട്ടിയായിരുന്നു. ലിയോ 
ണ്‍സിലെ ഒരു ക്രൈസ്തവ പ്രഭുകുടുംബത്തില്‍ അവളും അവളുടെ 
കുഞ്ഞു സഹോദരന്‍ പൊതന്തിക്കസും എത്തിച്ചേര്‍ന്നു. യജമാനത്തി എല്ലാ 
നന്മയും നിറഞ്ഞ ഒരു ഭക്തയായ സ്ര്രീയായിരുന്നു. യജമാനത്തിയില്‍ 
നിന്നും യേശുക്രിസ്തുവിനെക്കുറിച്ചു കേട്ട ബ്ലാന്‍ഡിനയും പൊന്തിക്കസും 
ആക്രിസ്തുവില്‍ ആകൃഷ്ടരായി. യജമാനത്തിയോടൊപ്പം അവരുടെ മുറി 
യില്‍ ക്രിസ്തുവിനെ സ്തോത്രം ചെയ്ത്‌ ആരാധിക്കുന്നതില്‍ അവര്‍ 
നിര്‍വൃതി കണ്ടെത്തി. കൂട്ടത്തില്‍ വിവിധ സ്ഥലങ്ങളില്‍ യേശുക്രിസ്തു 
വിനു വേണ്ടി അനേകര്‍ രക്തസാക്ഷികളാകുന്ന സംഭവവിവരണങ്ങള്‍ 
അവരെ കോരിത്തരിപ്പിച്ചു. തങ്ങളുടെ ഉള്ളിലെ ക്രിസ്തുവിന്റെ പ്രകാശം, 
അവനിലുള്ള വിശ്വാസവും സ്നേഹവും കൊണ്ട്‌ ആളിക്കത്തി നിന്നപ്പോ 
ളാണ്‌, ലിയോണ്‍സിലും പീഡനങ്ങള്‍ രൂക്ഷമായത്‌. യജമാനത്തിയെ പട്ടാ 
ക്കാര്‍ വലിച്ചിഴ്ചുകൊണ്ടു പോയപ്പോള്‍ അവരും സധൈര്യം പറഞ്ഞു. 
“ഞങ്ങളും ക്രിസ്ത്യാനികളാണ്‌, ഞങ്ങളും പോരുന്നു”വെന്ന്‌. അങ്ങനെ 
ബ്ലാന്‍ഡിനയും പൊന്തിക്കസും കാരാഗൃഹത്തിലായി. 


64 സാക്ഷികളുടെ സമൂഹം 


ബ്ലാന്‍ഡിനയെ പലവിധത്തിലുള്ള മര്‍ദൂനങ്ങള്‍ക്കും മൃഗീയമായ പെരു 
മാറ്റങ്ങള്‍ക്കും വിധേയമാക്കിയിട്ടും അവളുടെ വിശ്വാസത്തില്‍ അവള്‍ 
ഉറച്ചു നിന്നു. അവളെയും അവളുടെ സഹോദരനെയും ഒരു തൂണില്‍ 
കെട്ടിത്തൂക്കി. മറ്റനേകം ക്രൈസ്തവരെ മൃഗങ്ങള്‍ വലിച്ചുകീറി തിന്നു 
ന്നത്‌ അവരെ കാണിച്ചു. ബ്ലാന്‍ഡിനയും പൊന്തിക്കസും ആ രക്തസാ 
കക്ഷികള്‍ക്ക്‌ ആവേശം പകര്‍ന്നുകൊണ്ടിരുന്നു. അവസാനം ബ്ലാന്‍ഡിന 
യുടെ കണ്‍മുമ്പില്‍ സഹോദരന്‍ പൊന്തിക്കസും കൊല്ലപ്പെട്ടു. ബ്ലാന്‍ 
ഡിന ഉറച്ചു നിന്നുകൊണ്ട്‌ തന്റെ മരണത്തിന്റെ ഈഴം കാത്തു കിടന്നു. 
അവസാനം അവളെ ഒരു വലയ്ക്കകത്താക്കി കാളപ്പോരിനുപയോഗി 
ക്കുന്ന കാളയുടെ മുമ്പിലേക്കിട്ടു. അതിന്റെ ഇടിയും കുത്തും ചവിട്ടു 
മേറ്റ്‌ ബ്ലാന്‍ഡിനയും അന്തൃശ്വാസം വലിച്ചു. 


3, കാര്‍ത്തേജിലെ രക്തസാക്ഷികള്‍ 


എ. ഡി. 197-ല്‍ സിംഹാസനസ്ഥനായ സെവെറസിന്റെ കാലത്ത്‌ 
ഈജിപ്തിലും ആഫ്രിക്കയിലും ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികള്‍ക്കാണ്‌ 
ഏറ്റവും പീഡനം സഹിക്കേണ്ടി വന്നത്‌. എ. ഡി. 202-ഓടു കൂടി 
ആഫ്രിക്കയിലെ കാര്‍ത്തേജില്‍ ഒരു സംഘം യുവ ക്രിസ്തുഭക്തര്‍ ധീര 
മായി രക്തസാക്ഷിത്വം വരിച്ചു. അക്കൂട്ടത്തില്‍ പ്രത്യേകം ശ്രദ്ധേയരാണ്‌ 
പെര്‍പെച്ച്വായും, ഫെലിസിറ്റാസും, സാത്തുറുസും. 


പെര്‍പെച്ച്വായും, ഫെലിസിറ്റാസും, സാത്തുറുസും 


കാര്‍ത്തേജിലെ പ്രഭുകുടുംബങ്ങളിലൊന്നില്‍ ജനിച്ചു പെര്‍പെപച്ചവാ 
യേശുക്രിസ്തുവില്‍ വിശ്വസിച്ചു. അവള്‍ക്കുന്ന്‌ 22 വയസ്സേ ഉണ്ടായിരു 
ന്നുള്ളു. അവള്‍ വിവാഹം കഴിഞ്ഞ്‌ തന്റെ കടിഞ്ഞുല്‍ പൈതലിനെ 
പ്രസവിച്ചിട്ട്‌ അധികം നാളുകളുമായിരുന്നില്ല. ക്രിസ്ത്യാനികളെ തേടി 
പിടിച്ചവര്‍ അവളെയും കണ്ടെത്തി. തന്റെ ഓമനകുഞ്ഞിനെയും വഹി 
ച്ചുകൊണ്ട്‌ പെര്‍പെച്ചചാ ധൈര്യമായി കാരാഗ്ൃഹത്തിലേക്ക്‌ പോയി. 
അവൾക്ക വിടെ പലരും കൂട്ടുണ്ടായിരുന്നു. അവരില്‍ ഭൂരിപക്ഷവും 
സ്നാനം പോലും സ്വീകരിച്ചവരല്ലായിരുന്നു; സ്നാനാര്‍ത്ഥികള്‍ മാത്ര 
മായിരുന്നു. അവരില്‍ തന്നെ റവോക്കാറ്റസും ഫെലിസിറ്റാസും അടിമ 
കള്‍. അവരുടെയെല്ലാം വിശ്വാസപഠനം ജയിലില്‍ വെച്ച്‌ പൂര്‍ത്തിയാക്കി 
സ്നാനം ചെയ്യിപ്പാന്‍ കൂട്ടത്തില്‍ സാത്തുറുസ്‌ എന്ന വൈദികനും ഉണ്ടാ 
യിരുന്നു. 

പെര്‍പെച്ച്ായ്ക്ക്‌ ഏതു നിമിഷവും കാരഗൃഹത്തില്‍ നിന്ന്‌ മോചനം 
കിട്ടുമായിരുന്നു; അവള്‍ വിശ്വാസം തൃജിച്ചുവെന്ന്‌ പറഞ്ഞിരുന്നുവെങ്കില്‍. 
പെര്‍പെച്ച്യാ തന്റെ വിശ്വാസത്തില്‍ ഉറച്ചുനിന്നു. ഒരു ദിവസം അവളുടെ 
വിശ്വാസത്തെ കൂടുതല്‍ ഉറപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. അവളൊരു 


സാക്ഷികളുടെ സമൂഹം 65 


സ്വപ്നം കണ്ടു. സ്വപ്നത്തില്‍ തന്റെ ഇളയ സഹോദരനും നേരത്തെ 
മരിച്ചുപോയവനുമായ ദിനോക്രാറ്റസ്‌ ശിക്ഷ അനുഭവിക്കുന്നത്‌ അവള്‍ 
കണ്ടു. സ്വപ്നത്തില്‍ തന്നെ അവള്‍ അവനുവേണ്ടി പ്രാര്‍ത്ഥിച്ചു. പ്രാര്‍ത്ഥ 
നയുടെ ഫലമായി ദിനോക്രാറ്റസ്‌ രക്ഷപ്പെടുന്നത്‌ അവള്‍ കണ്ടു (വാങ്ങി 
പ്പോയവര്‍ക്കുവേണ്ടിയുള്ള പ്രാര്‍ത്ഥനയുടെ ഒരു പുരാതന തെളിവ്‌). 
പെര്‍പെച്ച്വാ കൂടുതല്‍ ഉത്സാഹത്തോടെ തന്റെ മരണദിനം കാത്തിരുന്നു. 


ഇതിനോടകം തന്റെ മകനെ അവള്‍ തന്റെ മാതാവിന്റെ അടുക്കല്‍ 
സരരക്ഷിക്കപ്പെടുവാന്‍ കൊടുത്തയച്ചിരുന്നു. ഒരു ദിവസം അവളുടെ 
പ്രിയപ്പെട്ട പിതാവ്‌ ആ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട്‌ ജയിലില്‍ എത്തി 
അവളോടു കെഞ്ചി പറഞ്ഞു. “ഈ കുഞ്ഞിനെ ഓര്‍ത്തെങ്കിലും നീ 
വിശ്വാസം തൃജിക്കൂ" എന്ന്‌. പെര്‍പെച്ച്വാ പിന്തിരിഞ്ഞില്ല. ദുഃഖവും 
കോപവും പൂണ്ട പിതാവ്‌ അവളെ ബലം പ്രയോഗിച്ചു വലിച്ചുകൊണ്ടു 
പോകുവാന്‍ വിഫലശ്രമം നടത്തി. വീണ്ടും പല പ്രാവശ്യം അദ്ദേഹം 
വന്ന്‌ അവളെ വിളിപ്പിച്ചു; രാജാവിന്റെ വിഗ്രഹത്തിന്‌ ബലി കഴിപ്പിച്ചിട്ട 
വീട്ടിലേക്ക്‌ കൊണ്ടുപോകാന്‍. ഒരു ദിവസം വന്ന്‌ അവളുടെ കാല്‍ക്കല്‍ 
വീണിട്ടു പറഞ്ഞു. “എന്റെ നരയെയും വാര്‍ദ്ധകൃത്തെയും ഓര്‍ത്ത്‌ എന്റെ 
വാക്ക്‌ കേള്‍ക്കണം” എന്ന്‌. ദൈവത്തിന്റെ ഇഷ്ടം നടക്കുവാന്‍ തന്നെ 
സമര്‍പ്പിച്ചു കഴിഞ്ഞുവെന്ന്‌ പെര്‍പെച്ച്യാ ഉത്തരം കൊടുത്തു. ഒരു ദിവസം 
തന്റെ പിതാവിനെ ഭടന്മാര്‍ തന്റെ നിമിത്തം തല്ലുന്നത്‌ കണ്ട പെര്‍പെച്ച്വാ 
തളര്‍ന്നുപോയെങ്കിലും, തന്റെ തീരുമാനത്തില്‍ നിന്നും വ്യതിചലിച്ചില്ല. 


അവസാനം, രാജപുത്രന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മറ്റു 
കൂട്ടുകാരോടൊപ്പം പെര്‍പെച്ച്യായും മൃഗങ്ങള്‍ക്കു മുമ്പില്‍ എറിയപ്പെട്ടു. 
മൃഗങ്ങള്‍ അര്‍ദ്ധപ്രാണയാക്കിയ പെര്‍പെച്ചവായെ പിന്നീട്‌ വാൾകൊണ്ടു 
കൊന്നു. 


ഫെലിസിറ്റാസ്‌ അടിമയും സ്നാനാര്‍ത്ഥിയും (൦ലസ്ധേണ) ആയി 
രുന്നു. കാരാഗൃഹത്തില്‍ അടയ്ക്കപ്പെട്ടപ്പോള്‍ അവള്‍ എട്ടു മാസം ഗര്‍ഭി 
ണിയായിരുന്നു. കൂട്ടുകാരോടൊപ്പം വിശ്വാസത്തില്‍ ഉറച്ചുനിന്ന അവള്‍ 
ഒരു കാര്യത്തില്‍ ദുഃഖിച്ചു. പാരമ്പര്യമനുസരിച്ചു ഗര്‍ഭിണികളെ പ്രസവം 
കഴിഞ്ഞേ ശിക്ഷയ്ക്കു വിധേയരാക്കുമായിരുന്നുള്ളു. അങ്ങനെയായാല്‍ 
തനിക്കു മുമ്പായി മറ്റു കൂട്ടുകാരെല്ലാം മരിക്കും; താന്‍ മാത്രമായി മരി 
ക്കേണ്ടിവരും എന്നവള്‍ ദുഃഖിച്ചു. പക്ഷേ, അവള്‍ സമയത്തിനു മുമ്പു 
തന്നെ ഒരു പെണ്‍കുഞ്ഞിനെ പ്രസവിച്ചു. അവള്‍ പ്രസവവേദനയനുഭ 
വിക്കുമ്പോള്‍ ഒരു കാവല്‍ക്കാരന്‍ കളിയാക്കി പറഞ്ഞു. “ഇപ്പോളിത്ര 
വേദന സഹിക്കാന്‍ വയ്യെങ്കില്‍, മൃഗങ്ങളുടെ മുമ്പില്‍ എറിയപ്പെടുമ്പോ 
ഴെങ്ങനെ സഹിക്കും?" അവള്‍ ഉത്തരമായിട്ടു “ഇപ്പോള്‍ ഞാന്‍ മാത്ര 
മാണ്‌ ഈ വേദനയനുഭവിക്കുന്നത്‌. അപ്പോള്‍ എന്നില്‍ എന്റെ വേദന 


60 സാക്ഷികളുടെ സമൂഹം 


സഹിക്കുവാന്‍ എന്റെ കര്‍ത്താവും കൂടി കാണും” എന്നു പറഞ്ഞു. തന്റെ 
കുഞ്ഞിനെ ഒരു സ്ര്രീയെ ഏല്‍പിച്ചിട്ട, അവളും പെര്‍പെച്ചാ, സാത്തു 
റുസ്‌ മുതലായവരോടൊപ്പം രക്തസാക്ഷിത്വം വരിച്ചു. 


സാത്തുറുസ്‌ തന്റെ പ്രധാനപ്പെട്ട ദൌത്യം നിര്‍വഹിച്ച സംതൃപ്തി 
യോടെ (കൂട്ടുകാരെ വിശ്വാസം പഠിപ്പിച്ചു മാമോദീസാ നല്‍കി) പെര്‍പെ 
ച്യായുടെയുമൊക്കെക്കൂടെ മൃഗങ്ങള്‍ക്കിരയാകുവാന്‍ സ്വയം നടന്നു 
ചെന്നു. അനേകം പുറജാതി മത്രഭാന്തനമ്ാര്‍ ഈ കഴ്ചയൊക്കെ കണ്ട്‌ 
കൈയടിച്ചിരിപ്പുണ്ടായിരുന്നു. ദുഷ്ടമൃഗം ആദ്യം സാത്തുറുസിനെ മാന്തി 
ക്കീറിയപ്പോള്‍ രക്തം പ്രവഹിച്ചതു കണ്ട്‌ ജനം ആര്‍ത്തു. “സ്നാനം 
കഴിഞ്ഞു: രക്ഷിക്കപ്പെട്ടു” (ടച്‌ 1,൦൮൬) എന്ന്‌. പക്ഷേ, സാത്തുറുസ്‌ 
തന്റെ തടവറയിലെ കാവല്‍ക്കാരനും ക്രിസ്ത്യാനുഭാവിയുമായിരുന്ന 
(്പൂഡന്‍സിന്റെ മോതിരം വാങ്ങി തന്റെ രക്തത്തില്‍ പതിച്ചിട്ടു ്രുഡന്‍ 
സിനെ ഏല്‍പിച്ചു. അതിനുശേഷം ധീരമായി മരിച്ചു. പ്രൂഡന്‍സ്‌ ക്രിസ്ത്യാ 
നിയാവുകയും തനിക്കു സാത്തുറുസില്‍ നിന്നു കിട്ടിയ ഉപഹാരം അമുല്യ 
നിധിയായി കാത്തുസൂക്ഷിക്കയും ചെയ്തു. 


അഭ്യാസങ്ങള്‍ 


1. ലിയോണ്‍സിലെയും വിയന്നായിലെയും രക്തസാക്ഷികളെക്കുറിച്ച്‌ 
ഒരു സംക്ഷിപ്ത വിവരണം നല്കുക? 


2. കാര്‍ത്തേജിലെ രക്തസാക്ഷികളുടെ ധീരസാക്ഷ്യത്തെക്കുറിച്ച്‌ 
ചുരുക്കമായി പ്രസ്താവിക്കുക? 


3, “രക്തസാക്ഷികളില്ലാത്ത സഭ ഒരു പരാജയമാണ്‌ എന്ന അഭിപ്രാ 
യത്തോടു നിങ്ങളുടെ പ്രതികരണം എന്ത്‌? 


പാഠാഠ ൭ 


ആദ്യകാല വിശ്വാസ സമര്‍ത്ഥകര്‍ 


പ വിശ്വാസ സമര്‍ത്ഥകര്‍ ആര്‍? 1] ക്വരഡാത്തൂസ്‌ 11 ആതന്‍സിലെ അരി 
സ്തിദെസ്‌ 1] താസ്യന്‍ 1 ആതന്‍സിലെ അഥനാഗോറൊസ്‌ [1] അന്ത്യോ 
ഖ്യായിലെ തെയോഫിലോസ്‌ ൮ രക്തസാക്ഷിയായ യുസ്തിനോസ്‌ 
1 സര്‍ദിസിലെ മെലിത്തോ. 


1, വിശ്വാസ സമര്‍ത്ഥകര്‍ ആര്‌? 


രണ്ടും മൂന്നും നൂറ്റാണ്ടുകളില്‍ ക്രൈസ്തവ സഭയെക്കുറിച്ചു പലര്‍ക്കു 
മുണ്ടായിരുന്ന തെറ്റുധാരണകള്‍ നീക്കുവാന്‍ തീരവമായ പരിശ്രമം നട 


സാക്ഷികളുടെ സമൂഹം 67 


ത്തേണ്ടിയിരുന്നു. റോമാഭരണാധികാരികള്‍ക്കും, ഗ്രീക്കു തത്ത്വജ്ഞാ 
നികള്‍ക്കും, യഹൂദന്മാരായ മതവൈരാഗികള്‍ക്കും ആയിരുന്നു പ്രധാന 
മായും തെറ്റുധാരണകള്‍ ഉണ്ടായിരുന്നത്‌. ചിലര്‍ക്കു തെറ്റുധാരണയും 
അല്ലായിരുന്നു. അസൂയ മൂത്ത്‌ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളുടെ 
ദുഷ്പ്രചരണമായിരുന്നു തൊഴില്‍. ആരോപണങ്ങളില്‍ ചിലത്‌, ക്രൈസ്‌ 
തവര്‍ രാജൃയസ്നേഹികളല്ലെന്നും അവര്‍ രാത്രികളില്‍ ആരാധനയ്ക്കെന്നു 
പറഞ്ഞുകൂടി അസാന്മാര്‍ഗിക കാര്യങ്ങളില്‍ ഏര്‍പ്പെടുന്നവരാണെന്നും, 
അവരുടെ വിശ്വാസത്തിന്‌ യുക്തിയുടെ ലാഞ്ചന പോലുമില്ലെന്നും, അവര്‍ 
നിരീശ്വരവാദികളാണെന്നും, അവര്‍ നരഭോജികളാണെന്നും, യേശു 
ക്രിസ്തു ഒരു മ്ര്തവാദി മാര്രമായിരുന്നുവെന്നും ഒക്കെയായിരുന്നു. ഇതി 
നെതിരെ പണ്ഡിതരും മാന്ൃന്മാരുമായ ക്രൈസ്തവര്‍ റോമാഭരണാധി 
കാരികള്‍ക്കു പ്രത്യേകിച്ചോ, എതിര്‍ത്തുകൊണ്ടിരുന്ന എല്ലാവര്‍ക്കും 
പൊതുവായോ എഴുതിയ വിശ്വാസ സമര്‍ത്ഥനങ്ങളാണ്‌ ക്രൈസ്തവ 
വേദശാസ്ര്രത്തിന്റെ ആരംഭം കുറിച്ചത്‌. ഈ കൃതികളുടെ കര്‍ത്താക്കളെ 
“വിശ്വാസസമര്‍ത്ഥകര്‍' (൧൧010൮58) എന്നു വിളിക്കുന്നു. അവരില്‍ രണ്ടാം 
നൂറ്റാണ്ടില്‍ ജീവിച്ചിരുന്ന പ്രമുഖരായ ചിലരെ ഇവിടെ പരിചയപ്പെടാം. 


2, ക്വ്രഡാത്തുസ്‌ 


ഏഷ്യായിലെ സമാരാദ്ധ്യനായ ക്രൈസ്തവ നേതാവായിരുന്നു ക്വരഡാ 
ത്തൂസ്‌ (ഉദ്ദേശം എ. ഡി. 125). സഭാചരിര്രകാരനായ യൂസേബിയോസ്‌ 
ആണ്‌ ഇദ്ദേഹത്തെക്കുറിച്ചാദ്യം പരാമര്‍ശിക്കുന്നത്‌. ക്രൈസ്തവ പാര 
മ്പര്യത്തിലെ ആദ്യ വിശ്വാസ സമര്‍ത്ഥകനായ ക്വ്രഡാത്തൂസിന്റെ കൃതി 
കളൊന്നും തന്നെ ഇന്ന്‌ ലഭ്യമല്ല. എന്നാല്‍ യൂസേബിയോസിന്റെ സഭാ 
ചരിത്രത്തില്‍ കൊടുത്തിരിക്കുന്ന ഉദ്ധരണി ക്വര്യാത്തുസിന്റെ ചിന്താഗ 
തിയിലേക്കു വെളിച്ചം വീശുന്നവയാണ്‌. ഹ്രേഡിയന്‍ ച്രകവര്‍ത്തിയുടെ 
പക്കല്‍ അദ്ദേഹം സമര്‍പ്പിച്ച വിശ്വാസ സമര്‍ത്ഥനത്തിന്റെ സാരം യേശു 
(ക്രിസ്തു മനുഷ്യനായവതരിച്ച ദൈവപുധ്രനാണെന്നുള്ളതായിരുന്നു. 
യേശു ഒരു മാന്ത്രികനല്ലായിരുന്നു; യേശുവിന്റെ അത്ഭുത പ്രവര്‍ത്തന 
ങ്ങളുടെ പ്രയോജനം അനുഭവിച്ചവരെ ക്വരഡാത്തൂസ്‌ കണ്ടിട്ടുണ്ടെന്നും 
സാക്ഷിക്കുന്നു: 


“രക്ഷകന്റെ പ്രവര്‍ത്തനങ്ങള്‍ യാഥാര്‍ത്ഥ്യങ്ങളായിരുന്നതി 
നാല്‍ എക്കാലത്തേയ്ക്കുമുള്ളവയാണ്‌. അവനാല്‍ സൌഈഖ്യമാ 
ക്കപ്പെട്ടവരും, ഉയിര്‍പ്പിക്കപ്പെട്ടവരും അങ്ങനെ ആ നിമിഷ 
ത്തേക്കു മാത്രമല്ല കാണപ്പെട്ടത്‌. അവര്‍ കര്‍ത്താവിന്റെ ജീവി 
തകാലത്തും, അതിനുശേഷം വളരെക്കാലത്തേയ്ക്കും ജീവി 
ച്ചിരുന്നു. അവരില്‍ ചിലര്‍ നമ്മുടെ കാലംവരെയും ജീവിച്ചു” 
(യൂസേബിയോസ്‌, സഭാചരിത്രം 4.3:2). 


68 സാക്ഷികളുടെ സമൂഹം 


3, ആതന്‍സിലെ അരിസ്തിദെസ്‌ 


ആതന്‍സിലെ ഒരു ക്രിസ്തുഭക്തനായ തത്വചിന്തകനായിരുന്നു അരി 
സ്തിദെസ്‌ (ഉദ്ദേശം എ. ഡി. 140). അദ്ദേഹത്തെക്കുറിച്ചും ആദ്യമായി 
പറയുന്നത്‌ യൂസേബിയോസാണ്‌. ഏതായാലും അരിസ്തിദെസിന്റെ 
വിശ്വാസ സമര്‍ത്ഥനം അര്‍മീനിയന്‍ സുറിയാനി വിവര്‍ത്തനങ്ങളില്‍ ലഭി 
ച്ചിട്ടുണ്ട്‌. ഹ്രേഡിയന്‍ ച്രകവര്‍ത്തിയ്ക്കാണ്‌ ഈ കൃതിയും അഭിസം 
ബോധന ചെയ്തിരിക്കുന്നത്‌. ഇതില്‍ ക്രിസ്ത്യാനികളെക്കുറിച്ച്‌ ഒരു 
നിഷ്പക്ഷ വിലയിരുത്തല്‍ നടത്തിയിരിക്കുന്നു: 


“ക്രിസ്ത്യാനികള്‍ ലോകത്തിലെ മറ്റെല്ലാ ജനങ്ങളെക്കാളും 
സത്യം കണ്ടെത്തിയവരാണ്‌. കാരണം അവര്‍ സര്‍വത്തിന്റെയും 
ര്സഷ്ടാവായ ദൈവത്തെയും ഏകജാതനായ പുത്രനെയും പരി 
ശുദ്ധാത്മാവിനെയും അംഗീകരിക്കുന്നു. മറ്റാരെയും ദൈവമാ 
യിട്ടവര്‍ ആരാധിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ കല്പനകള്‍ 
അവരുടെ ഹൃദയത്തില്‍ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്‌. അവ 
രതു പാലിക്കുകയും, മരിച്ചവരുടെ പുനരുത്ഥാനവും വരുവാ 
നുള്ള ലോകത്തിലെ ജീവനും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. 
അവര്‍ വ്യഭിചാരത്തില്‍ ഏര്‍പ്പെടാറില്ല; കള്ളസത്യം ചെയ്യാറു 
മില്ല. മറ്റുള്ളവരുടേതൊന്നും അവരാഗ്രഹിക്കാറുമില്ല. മാതാപിതാ 
ക്കളെ ബഹുമാനിക്കയും അയല്‍ക്കാരെ സ്നേഹിക്കയും ചെയ്യു 
ന്നു. അവര്‍ നീതിയോടെ മാത്രമേ വിധിക്കാറുള്ളു. തങ്ങള്‍ക്കു 
സംഭവിക്കുവാന്‍ ആഗ്രഹിക്കാത്തതൊന്നും അന്യര്‍ക്കും സംഭ 
വിക്കുവാന്‍ ആഗ്രഹിക്കുന്നില്ല. അവരോടു തിന്മ ചെയ്യുന്നവ 
രോടു സൌമ്യമായി സംസാരിക്കയും അവരെ സുഹൃത്തുക്ക 
ളായി നേടുകയും ചെയ്യും. 


തങ്ങളുടെ ശ്രതുക്കള്‍ക്ക്‌ നന്മ ചെയ്യുവാന്‍ അവര്‍ക്കു വലിയ 
ഉത്സാഹമാണ്‌. അവര്‍ ശാന്തരും വിവരമുള്ളവരുമാണ്‌. എല്ലാ 
അനീതികളില്‍ നിന്നും അശുദ്ധതയില്‍ നിന്നും അവരൊഴിഞ്ഞി 
രിക്കുന്നു. അവര്‍ വിധവകളെയും അനാഥരെയും കരുതുന്നവ 
രാണ്‌. ആര്‍ക്കെങ്കിലും വല്ലതും ഉണ്ടെങ്കില്‍ ഇല്ലാത്തവനുമായി 
അവര്‍ പങ്കു വയ്ക്കുന്നു. അപരിചിതനു അവര്‍ ആശ്വാസം 
കൊടുക്കുന്നു. അവര്‍ എല്ലാവരെയും ആത്മാവില്‍ സഹോദര 
ങ്ങളായി കാണുന്നു. ക്രിസ്തുവിനുവേണ്ടി മരിക്കുന്നതിന്‌ 
അവര്‍ക്കു ധൈര്യമാണ്‌. അവര്‍ക്കു ലഭിക്കുന്ന ഭക്ഷണത്തിനും 
പഠനത്തിനും ബാക്കിയെല്ലാറ്റിനും അവര്‍ ക്രിസ്തുവിന്‌ ഇട 
വിടാതെ നന്ദി പറയുന്നു.” 


സാക്ഷികളുടെ സമൂഹം 69 


ഇങ്ങനെ ക്രിസ്ത്യാനികളുടെ സാമൂഹൃ ധാര്‍മിക ജീവിതത്തെക്കു 
റിച്ച്‌ എഴുതിയ സാക്ഷ്യമാണ്‌ ക്രൈസ്തവ ചരിത്രത്തിലെ ഏറ്റവും പുരാ 
തന വിശ്വാസ സമര്‍ത്ഥന രേഖ. 


4. താസ്മയന്‍ (താത്തിയാനോസ്‌, 1902൩) 


സിറിയായില്‍ അക്രൈസ്തവ മാതാപിതാക്കളുടെ പുര്തനായി ജനി 
ച്ചുവനാണ്‌ താസ്യന്‍ (ഉദ്ദേശം എ. ഡി. 175). സത്യത്തെ അന്വേഷിച്ചിറ 
ങ്ങിയ അദ്ദേഹം അതു ക്രിസ്തുവിലും ക്രിസ്തുസഭയിലും കണ്ടെത്തി. 
റോമില്‍ വച്ചു ക്രൈസ്തവ ദാര്‍ശനികനായ യൂസ്തിനോസില്‍ നിന്നു 
പലതും പഠിച്ച്‌ ഒരു ക്രിസ്ത്യാനിയായി. ഗ്രീക്കു സംസ്‌കാരത്തോടും, 
തത്ത്വചചിന്തയോടും അദ്ദേഹത്തിനു വലിയ വിരോധമായിരുന്നു. അതു 
കൊണ്ടുതന്നെ 'ഗ്രീക്കുകാരോടുള്ള സംവാദം” എന്ന കൃതിയില്‍ യവന 
പാരമ്പര്യത്തില്‍പ്പെട്ടതിനെയെല്ലാം അദ്ദേഹം ചോദ്യം ചെയ്തു. ഗ്രീക്കു 
കാര്‍ ക്രിസ്തുമതത്തിനെതിരെ പറയുന്ന കാര്യങ്ങളെല്ലാം അവരുടെ മത 
ത്തിനും സംസ്കാരത്തിനും എതിരെ പറയുവാനാണു യഥാര്‍ത്ഥത്തില്‍ 
താസ്ൃന്‍ ശ്രമിക്കുന്നത്‌. കൂടാതെ “ദിയാതെസ്സറോണ്‍' എന്ന സുവിശേഷ 
സംക്ഷേപവും അദ്ദേഹം എഴുതി. ഇതു നാലു സുവിശേഷങ്ങളില്‍ നിന്നും 
തെരഞ്ഞെടുത്ത ഭാഗങ്ങള്‍ കൊണ്ടു രൂപീകരിച്ച ഒറ്റ സുവിശേഷമാണ്‌. 
ഇവ രണ്ടും കൂടാതെ മറ്റനേകം കൃതികളും താസ്യന്‍ രചിച്ചിട്ടുണ്ടെങ്കിലും 
അവയൊന്നും ഇന്നു ലഭ്യമല്ല. താസ്ൃനു അതിരുകവിഞ്ഞ ചില ആശയ 
ങ്ങളുണ്ടായതിന്റെ അടിസ്ഥാനത്തില്‍ പൊതുവായ സഭാപാരമ്പര്യത്തില്‍ 
നിന്നും പില്ക്കാലത്തു അകന്നുപോയി. വിവാഹം വൃഭിചാരമാണെന്നും, 
ര്രിസ്ത്യാനികളെല്ലാം സമ്പൂര്‍ണ്ണ സസ്യാഹാരികള്‍ ആയിരിക്കണ 
മെന്നും, വി. കുര്‍ബാനയില്‍പ്പോലും വീഞ്ഞുപയോഗിക്കരുത്‌ പകരം 
വെള്ളം ഉപയോഗിക്കണമെന്നും, അദ്ദേഹം സ്ഥാപിച്ച “എന്‍ര്രത്തീത്തര്‍' 
എന്ന സമൂഹം പഠിപ്പിച്ചു. ഏതായാലും അദ്ദേഹത്തിന്റെ കൃതികള്‍ രണ്ടും 
സഭാപാരമ്പര്യത്തില്‍ സാരമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്‌. 


5. ആതന്‍സിലെ അഥനാഗോറോസ്‌ 


അഥേനയിലെ ഒരു ക്രൈസ്തവ ദാര്‍ശനികനായിരുന്നു അഥനാഗോ 
റോസ്‌. അദ്ദേഹത്തെക്കുറിച്ച്‌ വളരെ കൂടുതലൊന്നും നമുക്കറിവില്ല. ഏതാ 
യാലും യുസ്തിനോസിന്റെയും താസ്യന്റെയും സമകാലീനനായിരുന്നു 
വെന്നു കരുതപ്പെടുന്നു (എ. ഡി. 180). ഇദ്ദേഹത്തിന്റെ പേരില്‍ രണ്ടു 
കൃതികള്‍ പ്രചാരത്തിലിരുന്നു. ഒന്ന്‌, മാര്‍ക്കസ്‌ ഓറേലിയസിനും അദ്ദേ 
ഹത്തിന്റെ മകന്‍ കൊമ്മൊദുസിനും എഴുതിയിരിക്കുന്ന ക്രിസ്ത്യാനി 
കള്‍ക്കുവേണ്ടിയുള്ള അഭ്യര്‍ത്ഥന. രണ്ട്‌, മരിച്ചവരുടെ ഉയിര്‍പ്പിനെക്കുറി 
ച്ചുള്ള ഒരു ലഘു പ്രബന്ധം. വളരെ ഭംഗിയായി ഗ്രീക്കു ഭാഷ കൈകാര്യം 


70 സാക്ഷികളുടെ സമൂഹം 


ചെയ്തിരിക്കുന്നുവെന്നു മാ്രമല്ല, വളരെ പക്വമായി തന്റെ അഭിപ്രായ 
ങ്ങള്‍ പ്രകടിപ്പിക്കുന്നുവെന്നുള്ളതും, അഥനാഗോറോസിന്റെ കൃതികളുടെ 
പ്രത്യേകതയാണ്‌. ക്രിസ്ത്യാനികള്‍ക്കുവേണ്ടിയുള്ള അഭ്യര്‍ത്ഥനയില്‍, 
ക്രിസ്ത്യാനികള്‍ നിരീശ്വരന്മാരോ, മനുഷ്യമാംസം തിന്നുന്നവരോ, രാജ്യ 
ദ്രോഹികളോ അല്ലെന്നു വ്യക്തമാക്കുന്നു. മരിച്ചവര്‍ക്കെന്തുകൊണ്ടു 
ഉയിര്‍പ്പു അനിവാര്യമാണെന്ന്‌ ഉയിര്‍പ്പിനെക്കുറിച്ചുള്ള പ്രബന്ധത്തില്‍ 
പറയുന്നു. വി. ത്രിത്വത്തെക്കുറിച്ച്‌ ഒരു വിശദീകരണം നല്‍കുന്ന എഴു 
ത്തുകാരനാണ്‌ അഥനാഗോറോസ്‌. 


6. അന്ത്യോഖ്യയിലെ തെയോഫിലോസ്‌ 


യൂഫ്ഫട്ടീസിനടുത്ത്‌, പുറജാതി മാതാപിതാക്കള്‍ക്ക്‌ ജനിച്ചു ക്രിസ്തു 
ധര്‍മ്മത്തെക്കുറിച്ചു പഠിച്ചു ക്രിസ്ത്യാനിയായ ആളാണ്‌ തെയോഫി 
ലോസ്‌. അദ്ദേഹം പിന്നീട്‌ അന്ത്യോഖ്യയിലെ ആറാമത്തെ മ്മരെതാനായി. 
വേദ്രഗന്ഥത്തിലും യവന ദര്‍ശനത്തിലും ആഴമായ അറിവുണ്ടായിരുന്നു 
തെയോഫിലോസിന്‌. എ. ഡി. 190-നോടടുത്ത്‌ ഇദ്ദേഹം ദിവംഗതനായി. 


അദ്ദേഹത്തിന്റെ കൃതികളില്‍ നമുക്ക്‌ ലഭ്യമായിട്ടുള്ളത്‌ ഓതോലി 
ക്കസ്‌ എന്നയാളിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള മൂന്നു 
പുസ്തകങ്ങളാണ്‌. ഓതോലിക്കസ്‌ ഒരക്രൈസ്തവ സുഹൃത്തായിരു 
ന്നിരിക്കണം. ഈ കൃതിയില്‍ തെയോഫിലോസ്‌ ക്രൈസ്തവ ധര്‍മ്മ 
ത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നല്‍കുന്നു. ഒന്നാം പുസ്തകത്തില്‍ 
“ക്രിസ്ത്യാനി” എന്ന പദത്തിന്‌ ദൈവത്തിന്റെ എണ്ണയാല്‍ അഭിഷേകം 
ചെയ്യപ്പെട്ടവന്‍ എന്ന വ്യാഖ്യാനത്തോടൊലപ്പം ദൈവാരാധനയെങ്ങനെയാ 
യിരിക്കണമെന്ന്‌ യുക്തിപൂര്‍വൃമായ വിശകലനവും നല്‍കുന്നു. രണ്ടാ 
മത്തെ പുസ്തകത്തില്‍ മനുഷ്യനെക്കുറിച്ച്‌ യുക്തിപരമായ ഒരു ചര്‍ച്ച 
നടത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തില്‍ അദ്ദേഹം തീരുമാനത്തിലെ 
ത്തുന്നു. “ദൈവം മനുഷ്യനെ മര്‍ത്ത്യനോ അമര്‍ത്ത്യനോ ആകുവാനുള്ള 
സാധ്ൃതയോടെ സൃഷ്ടിച്ചു” (2:27). മൂന്നാം പുസ്തകത്തില്‍ ക്രൈസ്ത 
വരുടെ ധാര്‍മ്മിക നിലവാരത്തില്‍ ഒരു സംക്ഷിപ്ത രൂപവും നല്‍കുന്നു; 
കൂട്ടത്തില്‍ യവന ദേവന്മാരുടെ അധാര്‍മ്മിക നടപടികളെ പരിഹസിക്കു 
കയും ചെയ്യുന്നു. 


7, രക്തസാക്ഷിയായ യുസ്തിനോസ്‌ (ജസ്റ്റിന്‍ മാര്‍ട്ടിയര്‍) 


“സത്യം ഏതെന്നറിഞ്ഞിട്ടും അതു പറയാതിരിക്കുന്നവനെ ദൈവം 
ശിക്ഷിക്കും.” ലളിതമെങ്കിലും ചിന്തോദ്ദീപകമായ ഇതുപോലെ പലതും 
എഴുതിയ ആളാണ്‌ രക്തസാക്ഷിയായ യുസ്തിനോസ്‌ (ജസ്റ്റിന്‍ മാര്‍ട്ടി 
യര്‍). രണ്ടാം നൂറ്റാണ്ടില്‍ പാലസ്തീനിലെ ഫ്ളേവിയ നിയോപോളിസില്‍ 


(ഇന്നത്തെ നാബ്ലുസ്‌) അക്രൈസ്തവ മാതാപിതാക്കള്‍ക്ക്‌ ജനിച്ചയാ 


സാക്ഷികളുടെ സമൂഹം 0! 


ളാണ്‌ യുസ്തിനോസ്‌. യവന തത്ത്വജ്ഞാനത്തിന്റെ എല്ലാ മേഖലക 
ളിലും തന്റെ ആന്തരിക ദാഹത്തിന്‌ ശമനം അന്വേഷിച്ച യുസ്തിനോസ്‌ 
നിരാശനായപ്പോള്‍ ക്രൈസ്തവ സത്ൃയമാണദ്ദേഹത്തെ സംതൃപ്തനാ 
ക്കിയത്‌. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായി, ക്രിസ്തീയതയ്ക്കുവേണ്ടി 
ധാരാളം എഴുതി, അവസാനം രക്തസാക്ഷിമരണം (പ്രാപിച്ചു. ജീവിത 
ത്തിന്റെ നല്ലൊരു കാലഘട്ടം അദ്ദേഹം റോമില്‍ ഒരു പാഠശാലയിലെ 
മുഖ്യ ഗുരുവായിരുന്നു. അദ്ദേഹത്തിന്റെ എഴുത്തുകളില്‍ മൂന്നെണ്ണം മാത്ര 
മാണ്‌ ഇന്നു ലഭ്യമായിട്ടുള്ളത്‌; റോമാ ച്രകവര്‍ത്തിയായിരുന്ന അന്തോ 
ണിയൂസ്‌ പീയൂസിനെ (138-161) അഭിസംബോധന ചെയ്യുന്ന ഒന്നാം 
വിശ്വാസ സമര്‍ത്ഥനവും റോമന്‍ സെനറ്റിനു സമര്‍പ്പിച്ച രണ്ടാം വിശ്വാസ 
സമര്‍ത്ഥനവും, യഹൂദനായ ദ്രിഫോയുമായുള്ള സംവാദവും. യുസ്തി 
നോസിന്റെ കൃതികളില്‍ ഈന്നിപ്പറയുന്ന സംഗതികള്‍ താഴെപ്പറയുന്ന 
വയാണ്‌: 1. വചനം” (ലോഗോസ്‌), ദൈവത്തേയും മനുഷ്യനെയും 
സംയോജിപ്പിക്കുന്നുവെങ്കില്‍ “വചനത്വം" (൦0൩൦൦0 വ്‌ 1,005) യവനതത്ത്വ 
ശാസ്ത്രത്തെയും ക്രിസ്തുമതത്തെയും തമ്മില്‍ ബന്ധിപ്പിക്കുന്നു. 2. വി. 
മറിയാം രണ്ടാം ഹവ്വായാണ്‌. 3. രണ്ടാം നൂറ്റാണ്ടില്‍ തന്നെ വി. കുര്‍ബാ 
നാനുഷ്ഠാനത്തിന്‌ ഒരു വ്യക്തമായ ക്രമം രൂപംകൊണ്ടിരുന്നു. 


8, സര്‍ദിസിലെ മെലിത്തോ (മിലിത്തുസ്‌) 


ഏഷ്യന്‍ ക്രൈസ്തവ മണ്ഡലത്തിലെ ഒരുജ്വല ജ്യോതിസായിരുന്നു 
രണ്ടാം നൂറ്റാണ്ടില്‍ സര്‍ദിസിലെ (ലിദിയ) മ്മരാപ്പോലീത്തായായിരുന്ന 
മെലിത്തോ (മരണം എ. ഡി. 177-നോടടുത്ത്‌). മാര്‍ക്കസ്‌ ഓറേലിയ 
സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്‌ ക്രിസ്തീയ ധര്‍മ്മത്തെക്കു 
റിച്ചദ്ദേഹം എഴുതിയ “വിശ്വാസ സമര്‍ത്ഥനം” ആദിമ നൂറ്റാണ്ടുകളില്‍ 
പ്രശസ്തമായിരുന്നു. ഇന്ന്‌ അദ്ദേഹത്തിന്റെ കൃതികളിലൊന്നും മുഴുവ 
നായിട്ടു നമുക്ക്‌ ലഭ്യമല്ല. യേശുക്രിസ്തുവില്‍ ക്രേന്ദീകൃതമായ ഒരു 
ദൈവശാസ്ത്രം ആയിരുന്നു മെലിത്തോയുടെ പ്രധാന ലക്ഷ്യം. ക്രിസ്തു 
വിനെ ദൈവമായി ചിത്രീകരിക്കുന്ന ആദ്ധ്യാത്മിക കീര്‍ത്തനങ്ങള്‍ അദ്ദേ 
ഹത്തിന്റെ കൃതികളുടെ പ്രത്യേകതയും ആയിരുന്നു. 


അഭ്യാസങ്ങള്‍ 


1. “വിശ്വാസ സമര്‍ത്ഥകര്‍' എന്നു പറഞ്ഞാല്‍ ആരാണ്‌? ആരൊക്കെ 
യാണ്‌ അവരില്‍ പ്രധാനപ്പെട്ടവര്‍? 

2. ഏതെങ്കിലും ഒരു വിശ്വാസ സമര്‍ത്ഥകനെക്കുറിച്ച്‌ ഒരു ഖണ്ഡിക 
യെഴുതുക. 

3. ഇന്നത്തെ സാഹചര്യത്തില്‍ വിശ്വാസ സമര്‍ത്ഥനത്തിനുള്ള പ്രസ 
ക്തിയെക്കുറിച്ച്‌ ഒന്നു വിശദീകരിക്കുക. 


പാഠം 6 


ആദ്യകാല അബദ്ധോപദേശങ്ങള്‍ക്കെതിരെ 


1] ആദ്യകാല അബദ്ധോപദേശങ്ങള്‍ [1 മാര്‍സിയനെതിരെ - കൊരി 
ന്തിലെ ദീവന്നാസ്യോസ്‌ [1 മൊണ്ടനസിനെതിരെ - അന്ത്യോഖ്യയിലെ 
സെറാപ്പിയന്‍ 1] ജഞാനവാദത്തിനെതിരെ - ഹെഗസിപ്പസ്‌ 11 ജ്ഞാന 
വാദികള്‍ക്കെതിരെ - ഐറേനിയസ്‌. 


1. ആദ്യകാല അബദ്ധോപദേശങ്ങള്‍ 


സഭയുടെ വിശ്വാസകാര്യങ്ങളെ സംബന്ധിച്ചു ചിലര്‍ സ്വതന്ത്രമായ 
വ്യാഖ്യാനങ്ങള്‍ നല്‍കുവാന്‍ തുടങ്ങിയതോടെ അബദ്ധോപദേശങ്ങളും 
പ്രത്ൃക്ഷപ്പെട്ടു. ആദ്യകാല അബദ്ധോപദേശങ്ങള്‍ പ്രധാനമായും മുന്നെ 
ണ്ണമാണ്‌; മാര്‍സിയന്റെ, മൊണ്ടാനസിന്റെ, ജഞാനവാദക്കാരുടെ. 


ഒ, മാര്‍സിയന്‍ (70൩) 


സഭാപാരമ്പര്യവുമായി വേണ്ട്രത പരിചയമില്ലാതെ, പണത്തിന്റെയും 
സ്വാധീനത്തിന്റെയും അടിസ്ഥാനത്തില്‍ സഭാകാര്യങ്ങളില്‍ കൈകട 
ത്തുന്ന പ്രവണത പണ്ടുമുണ്ടായിരുന്നു. ബിസിനസുകാരനായിരുന്ന മാര്‍ 
സിയന്‍ തന്റെ പിതാവ്‌ സ്ഥലത്തെ മ്മെതാനായതുകൊണ്ടും, കുടുംബം 
സമ്പന്നമായതിനാലും സഭയില്‍ ചില അനാവശ്യ ഇടപെടലുകള്‍ക്കവ 
സരം നോക്കി. തന്റെ പിതാവ്‌ കര്‍ക്കശമായ നിലപാടെടുത്തപ്പോള്‍ റോമി 
ലേക്കു പോയി. വാചാലത കൊണ്ടും അപാരമായ സംഘടനാവൈഭവം 
കൊണ്ടും ധാരാളം അനുയായികളെ നേടാന്‍ അയാള്‍ക്കു കഴിഞ്ഞു. 
റോമിലും ഓദ്യോഗിക സഭാപാരമ്പര്യത്തില്‍ നിന്നു വേഗം തന്നെ മുടക്ക 
പ്പെട്ടുവെങ്കിലും വ്യക്തിപ്രഭാവം കൊണ്ടു സ്വന്തം സഭയും വേദപുസ്ത 
കവും, രക്ഷാശാസ്ത്രവും ഉണ്ടാക്കി. അങ്ങനെ പോളിക്കര്‍പ്പോസിന്റെ 
ഭാഷയില്‍, “സാത്താന്റെ ആദ്യജാതന്‍” രംഗ്രപവേശം ചെയ്തു. 


മാര്‍സിയന്റെ സഭയില്‍ മ്മെതാന്മാരും, വൈദികരും, ശെമ്മാശന്മാരും 
ഉണ്ടായിരുന്നു. ആരാധനാകാര്യങ്ങളില്‍ റോമില്‍ നിലനിന്ന രീതി തന്നെ 
പിന്‍പറ്റുവാന്‍ അയാള്‍ പ്രത്യേകം ശ്രദ്ധിച്ചു. 


മാര്‍സിയന്റെ വേദപുസ്തകം പുതിയനിയമത്തിലെ ഗ്രന്ഥങ്ങളുടെ ഒരു 
സ്വതന്ത്ര ക്രോഡീകരണമായിരുന്നു. പഴയനിയമവും പഴയനിയമത്തോടു 
ബന്ധമുള്ള പുതിയനിയമഭാഗങ്ങളും മാറ്റി. “സുവിശേഷം”, “ലേഖനം' 
എന്നിങ്ങനെ രണ്ടായി പുതിയനിയമത്തെ തിരിച്ചു. സ്വന്തം കൃതിയായ 
ആന്റിത്തെസസ്‌ തന്റെ വേദപുസ്തകത്തോടു ചേര്‍ക്കുകയും ചെയ്തു. 
മാര്‍സിയന്റെ രക്ഷാശാസ്ത്രത്തില്‍, പഴയനിയമത്തിലെ ദൈവം യഥാര്‍ 


സാക്ഷികളുടെ സമൂഹം 73 


ത്ഥത്തില്‍ ലോകത്തെ സൃഷ്ടിച്ചു ക്രൂരമായി ഭരിച്ച ദുഷ്ടതയുടെ മൂര്‍ത്തി 
യാണ്‌. അവനെ പരാജയപ്പെടുത്തി ലോകത്തെ രക്ഷിച്ചവനാണു 
ക്രിസ്തു. രക്ഷ എന്നു പറയുന്നത്‌ ആത്മാവിനു മാത്രമുള്ളതാണ്‌. ശരീരം 
കൊണ്ടു ചെയ്യുന്നതിനൊന്നും ആത്യന്തിക മൂല്യമില്ല. 


2, മാര്‍സിയനെതിരെ കൊരിന്തിലെ ദിവന്നാസ്യോസ്‌ 


യൂസേബിയോസില്‍ നിന്നാണ്‌ ദീവന്നാസ്യോസിനെക്കുറിച്ച്‌ അല്പ 
മെങ്കിലും ഇന്നറിയുന്നത്‌. രണ്ടാം നൂറ്റാണ്ടില്‍ കൊരിന്തിലെ മ്മെതാനാ 
യിരുന്ന ദിവന്നാസ്യോസ്‌ സഭയുടെ സത്യവിശ്വാസത്തിനും സമാധാന 
ത്തിനുംവേണ്ടി ധാരാളം പറയുകയും എഴുതുകയും ചെയ്തു. പ്രധാന 
മായും സത്യവിശ്വാസ പാലനത്തിനുവേണ്ടി എട്ടു ലേഖനങ്ങള്‍ എങ്കിലും 
അദ്ദേഹം വിവിധ സഭകള്‍ക്കും വ്യക്തികള്‍ക്കുമായി എഴുതി. അക്കൂട്ട 
ത്തില്‍ ഏറ്റവും പ്രധാനമായിരുന്നു മാര്‍സിയനെതിരായി നിക്കോമീദിയ 
ക്കാര്‍ക്ക്‌ അദ്ദേഹം എഴുതിയ ലേഖനം. 


0. മൊണ്ടാനിസം 


സഭയില്‍ ഉണര്‍വു വരുത്തുവാന്‍ വേണ്ടി മൊന്താനസ്‌ എന്നയാള്‍ 
രണ്ടാം നൂറ്റാണ്ടില്‍ ആരംഭിച്ച പ്രസ്ഥാനമാണ്‌ മൊണ്ടാനിസം. ഏഷ്യ 
യിലെ ഫ്രിജിയായില്‍ ആരംഭിച്ച ഈ പ്രസ്ഥാനം പരിശുദ്ധാത്മാവിന്റെ 
പ്രത്യേക നടത്തിപ്പില്‍ രൂപംപ്രാപിച്ചതാണെന്ന്‌ മൊന്താനസ്‌ പറഞ്ഞു. 
സഭ മുഴുവന്‍ പകരുവാന്‍ പോകുന്ന പ്രത്യേക ആത്മ ചൈതന്യത്തിന്റെ 
വാഹികളായി മൊന്താനസും, മാക്‌സിമില്ല, രഫിസ്ക്ക എന്നീ രണ്ടു 
സ്ത്രീകളും സ്വയം അവകാശപ്പെട്ടു. ഒരുവിധത്തില്‍ പറഞ്ഞാല്‍ ലോക 
വിരക്തി പൂണ്ട ഒരു ആത്മീയ പ്രസ്ഥാനം ആയിരുന്നു മൊണ്ടാനിസം. 
ഉത്തര ആഫ്രിക്കായില്‍ ധാരാളം ആളുകള്‍ ഈ പ്രസ്ഥാനത്തിന്റെ ആക 
ര്‍ഷണ വലയത്തിലായിരുന്നു. അതീവ കര്‍ക്കശമായ ജീവിതരീതി, അപ 
ക്വമായ സാമൂഹൃവിീക്ഷണം, പ്രത്യേക വ്യക്തികളിലധിഷ്ഠിതമായ പരി 
ശുദ്ധ പ്രവര്‍ത്തനം എന്നിവ കാരണം സഭ ഈ ഉണര്‍വു പ്രസ്ഥാനത്തെ 
അബദ്ധോപദേശമായി തള്ളി. 


3, മൊണ്ടാനസിനെതിരെ അന്ത്യോഖ്യയിലെ സെറാപ്പിയന്‍ 


സെറാപ്പിയനെവപ്പറ്റി പറയുന്നത്‌, അന്ത്യോഖ്യയിലെ എട്ടാമത്തെ മ്മാ 
നായിരുന്നെന്നാണ്‌. സെപ്റ്റിമസ്‌ സേവേറസ്‌ ച്രകകവര്‍ത്തിയായിരിക്കുമ്പോ 
ഴാണ്‌ സെറാപ്പിയന്‍ തന്റെ ദന്യം നിര്‍വഹിച്ചത്‌. മൊണ്ടാനിസത്തെപ്പറ്റി 
രക്തസാക്ഷിയായ യുസ്തിനോസ്‌ ലോകം മുഴുവന്‍ അത്‌ വ്യാപിക്കുന്നു 
എന്നു വിലപിച്ചെങ്കില്‍, സെറാപ്പിയന്‍ ലോകം മുഴുവന്‍ അതിനെ തിര 
സ്‌ക്കരിക്കുന്നുവെന്നു പറഞ്ഞു. അതിന്റെ വിശദീകരണമാണ്‌ അദ്ദേഹം 
പോണ്‍ഷിയുസിനും കാരിക്കൂസിനും എഴുതിയ ലേഖനം. 


74 സാക്ഷികളുടെ സമൂഹം 


൦. ജ്ഞാനവാദക്കാര്‍ 


ജ്ഞാനവാദം (ഗ്രോസ്റ്റിസിസം) ദീര്‍ഘമായ ഒരു കാലഘട്ടത്തില്‍ 
ലോകം മുഴുവന്‍ വ്യാപിച്ച ര്രസ്ഥാനമാണ്‌. അതിന്റെ ക്രൈസ്തവശാഖ 
യ്ക്കു തന്നെ രണ്ടു നൂറ്റാണ്ടിന്റെ ചരിത്രമുണ്ട്‌. ക്രൈസ്തവ ജ്ഞാനവാ 
ദക്കാരില്‍ ഏറ്റവും അറിയപ്പെട്ടിരുന്നത്‌ വാലന്റീനസ്‌, ബസിലിഡസ്‌ എന്നി 
വരുടെ സമൂഹങ്ങളാണ്‌. ജ്ഞാനം, അഥവാ ഗ്നോസിസ്‌ പ്രത്യേക വെളി 
പാട്‌ വഴി ലഭിക്കുന്നുവെന്നും “ആത്മീയ്‌ രായിട്ടുള്ളവര്‍ ഈ വെളിപാ 
ടിനെ വേഗം പ്രാപിക്കുമെന്നുമുള്ളതാണ്‌ എല്ലാ ജഞാനവാദത്തിന്റെയും 
അടിസ്ഥാന പ്രമാണം. ക്രൈസ്തവ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട 
ജ്ഞാനവാദക്കാര്‍ ക്രിസ്തുവിനെയും അപ്പൊസ്തലന്മാരെയും വെളിപാ 
ടിന്റെ (പ്രത്യേക വാഹകന്മാരായി കാണുകയും, അവര്‍ രഹസ്യമായി 
പഠിപ്പിച്ചതെന്നവകാശപ്പെട്ടുകൊണ്ട്‌ ചില പ്രത്യേക വാചകരൂപങ്ങളും 
സൂക്ഷിച്ചുപോരുകയും ചെയ്തിരുന്നു. 


4. ജ്ഞാനവാദത്തിനെതിരെ ഹെഗസിപ്പസ്‌ 


രണ്ടാം നൂറ്റാണ്ടിലെ ശ്രദ്ധേയനായ ചരിത്രവിദ്യാര്‍ത്ഥിയെന്നു ഹെഗ 
സിപ്പസിനെ വിശേഷിപ്പിക്കാം. യവന പാരമ്പര്യത്തിലെ ഒരു യഹൂദനായി 
ജനിച്ചു വളര്‍ന്ന ഇദ്ദേഹം സ്വമനസ്സാ ക്രൈസ്തവനായി. ക്രൈസ്തവ 
ജ്ഞാനവാദക്കാര്‍ തങ്ങളാണ്‌ അപ്പൊസ്തലന്മാരുടെ യഥാര്‍ത്ഥ ശിഷ്യ 
ന്മാര്‍ എന്നു സ്ഥാപിക്കുവാന്‍ പല ഉപായങ്ങളും സ്വീകരിച്ചതിനെക്കു 
റിച്ച്‌ അദ്ദേഹത്തിന്‌ മനസ്സിലായി. ഇതിന്റെ അടിസ്ഥാനത്തില്‍ വിവിധ 
ക്രൈസ്തവകേന്ദ്രങ്ങള്‍ സന്ദര്‍ശിച്ച്‌ നിഷ്പക്ഷമായി പഠനം നടത്തുവാന്‍ 
അദ്ദേഹം തീരുമാനിച്ചു. ഓരോ സ്ഥലത്തേയും ക്രൈസ്തവ ജീവിത 
ശൈലിയും വിശ്വാസാചാരങ്ങളും, അപ്പൊസ്തലിക പിന്തുടര്‍ച്ചയെക്കു 
റിച്ചുള്ള പഠിപ്പിക്കലുകളും അദ്ദേഹം അങ്ങനെ മനസ്സിലാക്കി. അക്കാര്യ 
ങ്ങളെല്ലാം ചേര്‍ത്ത്‌ “ഓര്‍മ്മക്കുറിപ്പുകള്‍' എന്ന കൃതി പ്രസിദ്ധീകരിച്ചു. 
ഇതില്‍ പ്രധാനമായും ഈന്നിപ്പറഞ്ഞതു താഴെപ്പറയുന്ന കാര്യങ്ങളാണ്‌. 
1. മിക്കവാറും എല്ലാ സഭാക്രേന്ദങ്ങളിലും ജ്ഞാനവാദക്കാരല്ലാത്ത 
ക്രിസ്ത്യാനികളുടെ വിശ്വാസാചാരങ്ങളില്‍ ഐകരുപ്യമുണ്ട്‌. 2. ഈ സഭ 
കളില്‍ ഏതെങ്കിലും അപ്പൊസ്തലനില്‍ നിന്നോ അപ്പൊസ്തല ശിഷ്യ 
ന്മാരില്‍ നിന്നോ ആരംഭിക്കുന്ന പൌരോഹിത്യ പിന്തുടര്‍ച്ചാ ചരിധ്രം പരി 
രക്ഷിക്കപ്പെടുന്നുണ്ട്‌. 3. ജഞാനവാദക്കാര്‍ തമ്മില്‍ത്തന്നെ ഓരോ ക്രേന്്ര 
ങ്ങളിലും വലിയ വ്ൃത്യാസങ്ങളുണ്ട്‌. 


5, ജ്ഞാനവാദികള്‍ക്കെതിരെ ഐറേനിയസ്‌ 


ഒരുവിധത്തില്‍ പറഞ്ഞാല്‍ ക്രൈസ്തവ വേദശാസ്ത്രത്തിനു രൂപ 
കല്പന നല്‍കിയത്‌ ഐറേനിയസാണ്‌. രണ്ടാം നൂറ്റാണ്ടില്‍ (എ. ഡി. 


സാക്ഷികളുടെ സമൂഹം 75 


150-നോടടുത്ത്‌) ഏഷ്യയിലെ സ്മിര്‍ണയില്‍ ജനിച്ച ഐറേനിയസിന്‌, 
വി. പോളിക്കര്‍പ്പോസിന്റെ പ്രസംഗങ്ങള്‍ കേള്‍ക്കുവാന്‍ ഇടയായിട്ടുണ്ട്‌. 
പില്‍ക്കാലത്തദ്ദേഹം ലയണ്‍സിലെ സഭാനേതാവും മ്മെതാനുമായി 
ത്തീര്‍ന്നു. എ. ഡി. 202-നോടടുത്തു മരിക്കുന്നതുവരെ തന്റെ പേരിന്റെ 
അര്‍ത്ഥം പോലെ തന്നെ, സമാധാനത്തിന്റെയും നിരപ്പിന്റെയും ശുശ്രൂ 
ഷകനായി സഭയില്‍ പ്രവര്‍ത്തിച്ചു. കൂടാതെ അബദ്ധോപദേശങ്ങളെ 
എതിര്‍ത്തെഴുതുവാന്‍ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ജഞാനവാദ 
ത്തിനെതിരെ അദ്ദേഹം എഴുതിയ ബൃഹത്ത്‌ ഗ്രന്ഥത്തിന്റെ ലത്തീന്‍ 
പരിഭാഷ ലഭ്യമാണ്‌. അതുകൂടാതെയും ചില ഗ്രന്ഥങ്ങളുണ്ട്‌ (ഉദാ. 
അപ്പൊസ്തലിക ഉപദേശത്തിന്റെ വ്യാഖ്യാനം, ഉയിര്‍പ്പു പെരുന്നാളിനെ 
സംബന്ധിച്ച്‌, “ഒരേ കര്‍ത്തൃത്വം”, “ജ്ഞാനത്തെ സംബന്ധിച്ചു മുതലാ 
യവ). ത്രിത്വത്തെ സംബന്ധിച്ചുള്ള ഐറേനിയസിന്റെ ചിന്ത ആഴമുള്ള 
താണ്‌. ക്രിസ്തുവിനെ സര്‍വസൃഷ്ടിയുടെയും രക്ഷാക്രേന്ദ്രമായും, 
തന്നില്‍ എല്ലാ സൃഷ്ടിയും ദൈവസന്നിധിയിലേക്കു പുനരാവിഷ്ക്കരി 
ക്കപ്പെടുകയും ചെയ്യുന്നു എന്ന്‌ ഐറേനിയസ്‌ പഠിപ്പിച്ചു. മനുഷ്യനു 
ദൈവമായിത്തീരാന്‍ (എന്നു പറഞ്ഞാല്‍ ദൈവവുമായി ഐക്യപ്പെടാന്‍) 
ഉള്ള വിളിയാണു മനുഷ്യാവതാരത്തില്‍ കാണുന്നതെന്നും ശരീരത്തിനും 
പ്രപഞ്ചത്തിനും രക്ഷയുടെ അനുഭവത്തില്‍ സജീവ പങ്കാളിത്തം 
ഉണ്ടെന്നും അദ്ദേഹം പഠിപ്പിച്ചു. 


അഭ്യാസങ്ങള്‍ 


1. ആദ്യകാല അബദ്ധോപദേശങ്ങള്‍ ഏതെന്നു ലഘുവായി വിശദീ 
കരിക്കുക. 


2. ഐറേനിയസിന്റെ പ്രാധാന്യമെന്തെന്നു ചുരുക്കത്തില്‍ പ്രസ്താ 
വിക്കുക. 


യുണിറ്റ്‌ ദ 
വ്യാഖ്യാതാക്കള്‍: 
പാശ്ചാതൃ പൌരസ്ത്യ പാരമ്പര്യങ്ങളില്‍ 
പാഠാ 1 
ഹിപ്പോലിറ്റസ്‌, തെര്‍ത്തുല്യന്‍, സിപ്രിയന്‍ 


പ ഹിപ്പോലിറ്റസ്‌: ജീവിതവും എഴുത്തുകളും ൨ തെര്‍ത്തുല്യന്‍: ജീവി 
തവും എഴുത്തുകളും [1 സിപ്രിയന്‍: ജീവിതവും എഴുത്തുകളും 


1, ഹിപ്പോലിറ്റസ്‌: ജീവിതവും എഴുത്തുകളും 


സഭാചരിത്രത്തില്‍ ഹിപ്പോലിറ്റസിനു (മരണം എ. ഡി 235) പല 
പ്രത്യേകതകളുമുണ്ട്‌. നാമറിയുന്നിടത്തോളം ആദ്യമായി ക്രൈസ്തവ 
പാരമ്പര്യത്തില്‍ നിന്നു വേദപുസ്തക ഗ്രന്ഥങ്ങള്‍ക്കു വ്യാഖ്യാനം എഴു 
തുന്നത്‌ ഹിപ്പോലിറ്റസാണ്‌. ആദിമ ക്രൈസ്തവസഭാ സംവിധാനത്തെ 
ക്കുറിച്ച്‌, പ്രത്യകിച്ച്‌ പുരോഹിതസ്ഥാനികളുടെ പട്ടംകൊടയെക്കുറിച്ച്‌ 
വ്യക്തമായ വിശദീകരണം ആദ്യമായി ലഭിക്കുന്നതും ഹിപ്പോലിറ്റസില്‍ 
നിന്നാണ്‌. കൂടാതെ “സമാന്തര പോപ്പാ"യി പ്രവര്‍ത്തിച്ചിട്ടും, റോമന്‍ 
കത്തോലിക്കാ സഭയില്‍ വിശുദ്ധനായി അംഗീകരിക്കപ്പെടുന്ന ഏക 
വ്യക്തിയാണ്‌ ഹിപ്പോലിറ്റസ്‌. 


ജീവിതം 


“റോമിലെ ഹിപ്പോലിറ്റസ്‌' എന്നാണ്‌ അദ്ദേഹം അറിയപ്പെടുന്നതെ 
ങ്കിലും ജനിച്ചു വളര്‍ന്നത്‌ മിക്കവാറും ഒരു ഗ്രീക്കു പശ്ചാത്തലത്തിലാ 
യിരിക്കണം. ഗ്രീക്കു ഭാഷ, ദര്‍ശനം, സംസ്ക്കാരം എന്നിവയില്‍ വളരെ 
ആഴമായ അറിവാണ്‌ അദ്ദേഹത്തിന്റെ കൃതികള്‍ വ്യക്തമാക്കുന്നത്‌. ചരി 
ര്രത്തില്‍ അദ്ദേഹം ശ്രദ്ധേയനാകുന്നത്‌ ഒരു വിവാദം മുഖേനയാണ്‌. 
സഭാംഗങ്ങള്‍ വലിയ പാപത്തില്‍ വീണാല്‍ അവരെ തിരിച്ചെടുക്കാമോ 
എന്ന പ്രശ്നത്തില്‍ ഹിപ്പോലിറ്റസ്‌ തിരിച്ചെടുത്തുകൂടാ എന്ന കര്‍ക്കശ 
നിലപാട സ്വീകരിച്ചു. ഇക്കാര്യത്തില്‍ വിട്ടുവീഴ്ചാ മനോഭാവക്കാരനാ 
യിരുന്ന അന്നത്തെ റോമന്‍ മ്മെതാനായിരുന്ന കാലിസ്റ്റസുമായി അദ്ദേഹം 
തെറ്റിപ്പിരിഞ്ഞു സ്വയം മ്മെതാനായി. അങ്ങനെ റോമന്‍ സിംഹാസന 
ത്തിനു അവകാശവും ഉന്നയിച്ചു. ഒരു നല്ല വിഭാഗം ആളുകള്‍ ഹിപ്പോ 
ലിറ്റസിനെ അനുകൂലിക്കുകയും ചെയ്തു. പ്രശ്നം രൂക്ഷമായപ്പോള്‍ ച്രക 
വര്‍ത്തി ഹിപ്പോലിറ്റസിനെയും കാലിസ്റ്റസിന്റെ പിന്‍ഗാമിയെയും സാര്‍ദീ 


സാക്ഷികളുടെ സമൂഹം 77 


നിയായിലേക്കു നാടുകടത്തി. പ്രശ്നം ഏതാനും വര്‍ഷങ്ങള്‍ കഴിഞ്ഞ്‌ 
ഒതുക്കിത്തീര്‍ത്തു. ഇതിനോടകവും അതിനുശേഷവും അദ്ദേഹം ധാരാളം 
കാര്യങ്ങള്‍ എഴുതി. അവസാനം സാര്‍ദീനിയായില്‍ അദ്ദേഹം രക്തസാ 
ക്ഷിമരണം (്രാപിച്ചു. അടുത്ത വര്‍ഷം തന്നെ റോമിലെ ബിഷപ്പായ 
ഫാബിയന്‍ അദ്ദേഹത്തിന്റെ ഭാതികാവശിഷ്ടങ്ങള്‍ റോമിലേക്കു 
കൊണ്ടുവന്നു. 


എഴുത്തുകള്‍ 


അനേകം കൃതികള്‍ ഹിപ്പോലിറ്റസ്‌ എഴുതിയെങ്കിലും ചിലതു മാര്രമേ 
ഇന്നു ലഭ്യമായിട്ടുള്ളു. ഏറ്റവും പ്രധാനപ്പെട്ട കൃതികള്‍ 'ദാനിയേലിന്റെ 
പുസ്തകത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം,” “ക്രിസ്തുവിനെക്കുറിച്ചും അന്തി 
ക്രിസ്തുവിനെക്കുറിച്ചുമുള്ള വിശദീകരണം,” “അപ്പൊസ്തലിക പാര 
മ്പര്യം', എല്ലാ അബദ്ധോപദേശങ്ങള്‍ക്കുമെതിരെ' എന്നിവയാണ്‌. ഇവ 
യില്‍ ക്രിസ്തുവിനെക്കുറിച്ചും അന്തിക്രിസ്തുവിനെക്കുറിച്ചുമുള്ള കൃതി 
യില്‍ മനുഷ്യാവതാരത്തെ നെയ്ത്തു ജോലിയുമായി ബന്ധിച്ചിങ്ങനെ 
പറയുന്നു: 


“ശരീരി അല്ലാത്ത ദൈവപുര്രന്‍ വിശുദ്ധ കന്യകയില്‍ 
നിന്നും ശരീരം എടുത്തു. ഒരു മണവാളന്‍ വിശിഷ്ടമായ കല്യാ 
ണവസ്ര്‍്രം ധരിക്കുന്നതുപോലെ അവന്‍ അതിനെ സ്വീകരി 
ച്ചു. ആ വസ്ര്രം നെയ്തെടുത്തതു ഇപ്രകാരമായിരുന്നു. 
നമ്മുടെ മര്‍ത്ൃയശരീരത്തെ അവന്റെ ശക്തിയോടു സംയോജി 
പ്പിച്ചുകൊണ്ടും, മര്‍ത്യതയെ അമര്‍തൃതയോടു ചേര്‍ത്തുകൊ 
ണ്ടും, അശക്തമായതിനെ ശക്തമായതിനോടു സമ്മേളിപ്പിച്ചു 
കൊണ്ടും, നശിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ രക്ഷിക്കാനായി 
തന്റെ കുരിശിലെ കഷ്ടാനുഭവങ്ങളിലാണ്‌ ആ വസ്ര്തം 
നെയ്തെടുത്തത്‌. ആ നെയ്ത്തു യ്യ്്രത്തിന്റെ ബലവത്തായ 
മുകളിലെ ഉത്തരം തന്റെ കഷ്ടാനുഭവമാണ്‌; നീളത്തിലുള്ള 
ഇഴ പരിശുദ്ധാത്മ ശക്തിയാണ്‌; കുറുകെയുള്ള ഇഴ ആത്മാവി 
നാല്‍ പൂരിതമാക്കപ്പെട്ട പുണ്യശരീരമാണ്‌; കൃപയാകുന്ന നൂലി 
നാല്‍, ആത്മാവിനെയും ശരീരത്തെയും സംയോജിപ്പിച്ചിരിക്കു 
ന്നു. അതിന്റെ ചീപ്പുകള്‍ വചനവും, നെയ്ത്തുകാര്‍ മേലദ്ധ്യ 
ക്ഷന്മാരും പ്രവാചകന്മാരും ആണ്‌. അവര്‍ ക്രിസ്തുവിന്റെ പാദം 
വരെയെത്തുന്ന മനോഹരവും സമ്പൂര്‍ണ്ണവുമായ കുപ്പായം 
നെയ്തെടുത്തു” (“്രിസ്തു... അന്തിക്രിസ്തു...” 4). 


ഹിപ്പോലിറ്റസിന്റെ “അപ്പൊസ്തലിക പാരമ്പര്യ'ത്തില്‍ ശിശുക്കളെ 
മാമോദീസാ നടത്തുന്നതിനെക്കുറിച്ചിങ്ങനെ പറയുന്നു: 


7 സാക്ഷികളുടെ സമൂഹം 


ആദ്യം ശിശുക്കളെ മാമോദീസാ മുക്കുക. അവര്‍ക്കു 
തന്നെ സ്വയമായി സംസാരിക്കാന്‍ സാധിക്കുമെങ്കില്‍ അവര്‍ 
സംസാരരിക്കട്ടെ (വിശ്വാസം ഏറ്റുപറയട്ടെ). അല്ലെങ്കില്‍ അവ 
രുടെ മാതാപിതാക്കളോ മറ്റു ബന്ധുക്കളോ അവര്‍ക്കുവേണ്ടി 
സംസാരിക്കട്ടെ......... 


2. തെര്‍ത്തുല്യന്‍: ജീവിതവും എഴുത്തുകളും 
ജീവിതം 


പുരാതന റോമാ സ്മമ്മാജ്യത്തിലെ ഒരു പ്രവിശ്ൃയയായിരുന്നു 
“ആഫ്രിക്ക” (എന്നാല്‍ ഇന്നത്തെ ആഫ്രിക്കയുടെ ഒരു ഭാഗം മാത്രമായി 
രുന്നു ഈ പ്രവിശ്യ). ഈ ആഫ്രിക്കയിലെ ക്രൈസ്തവ സഭയില്‍ നിന്ന്‌ 
ഏറ്റവുമധികം അറിയപ്പെടുന്ന ചിന്തകനും എഴുത്തുകാരനും ആണ്‌ 
തെര്‍ത്തുല്യന്‍. ഇദ്ദേഹത്തിന്റെ മുഴുവന്‍ പേര്‍ ക്വിന്‍തുസ്‌ സെപ്തിമീ 
യൂസ്‌ ഫ്ളോറെന്‍സ്‌ തെര്‍ത്തുല്യാനുസ്‌ എന്നാണ്‌. 155-ാം ആണ്ടിനോ 
ടടുത്ത്‌, തെര്‍ത്തുല്യന്‍ ആഫ്രിക്കയിലെ കാര്‍ത്തേജില്‍ ജനിച്ചു. മാതാ 
പിതാക്കള്‍ ക്രൈസ്തവരായിരുന്നില്ല. “സത്യം” അന്വേഷിച്ചു അദ്ദേഹം 
നടത്തിയ തീര്‍ത്ഥയാത്ര, ക്രൈസ്തവസഭയില്‍ വിശ്രാമം കണ്ടെത്തി. 
193-നോടടുത്തു തെര്‍ത്തുല്യന്‍ ക്രിസ്ത്യാനിയായി. ഒരു അഭിഭാഷക 
നായിരുന്ന തെര്‍ത്തുല്യന്‍ ഏറെത്താമസിയാതെ തന്നെ തന്റെ കഴിവ്‌ 
എഴുത്തുകളില്‍ക്കൂടി വ്യക്തമാക്കി. ലത്തീന്‍ ഭാഷയില്‍ നിരവധി കൃതി 
കള്‍ അദ്ദേഹം രചിച്ചു. പാശ്ചാത്യ സഭാപിതാവായ ജെറോമിന്റെ അഭി 
പ്രായത്തില്‍, തെര്‍ത്തുല്യന്‍ ഒരു വൈദികനാവുകയും ചെയ്തു. എന്നാല്‍ 
ക്രൈസ്തവ ധാര്‍മിക ജീവിതത്തെക്കുറിച്ചുള്ള കര്‍ക്കശമായ സങ്കല്പ 
ങ്ങള്‍ അദ്ദേഹത്തെ ഒരു മൊണ്ടാനിസ്റ്റ്‌ അനുഭാവിയോ അനുയായിയോ 
ആക്കി (മൊണ്ടാനിസത്തെക്കുറിച്ചു കഴിഞ്ഞ യൂണിറ്റില്‍ പ്രസ്താവിച്ചി 
ട്ടുണ്ടല്ലേ). തെര്‍ത്തു ല്യന്റെ എഴുത്തുകള്‍ പാശ്ചാത്യ ക്രൈസ്തവ 
ലോകത്ത്‌ ആകമാനം സ്വാധീനം ചെലുത്തി. 220-ഠം൦ ആണ്ടിനുശേഷം 
തെര്‍ത്തുല്യന്‍, വന്ദ്യവയോധികനായി നിര്യാതനായി. 


എഴുത്തുകള്‍ 


മിക്കവാറും, ക്രൈസ്തവരുടെ ഇടയില്‍ നിന്ന്‌ ആദ്യമായി ലത്തീന്‍ 
ഭാഷയില്‍ വേദശാസ്ര്ര കൃതികള്‍ രചിക്കുന്നത്‌ തെര്‍ത്തുല്യനാണ്‌. ആഗ 
സ്തീനോസിന്റെ കാലം വരെ തെര്‍ത്തുല്യന്‍ തന്നെയായിരുന്നു പാശ്ചാ 
തൃസഭയിലെ പ്രാമാണിക ചിന്തകനും എഴുത്തുകാരനും. തെര്‍ത്തുല്യന്റെ 
എഴുത്തുകളെ മുന്നു വിഭാഗങ്ങളായി തിരിക്കാം. 1. വിശ്വാസ സമര്‍ത്ഥന 
കൃതികള്‍. 2. അബദ്ധോപദേശങ്ങള്‍ക്കെതിരെ 3. സഭയുടെ ധാര്‍മികവും 


സാക്ഷികളുടെ സമൂഹം 79 


ആത്മീയവുമായ ക്രമീകരണം. വിശ്വാസ സമര്‍ത്ഥന കൃതികളായ “ജാതി 
കളോട്‌', “യഹുദന്മാര്‍ക്കെതിരെ', സ്ക്കാപ്പുളായ്ക്ക്‌'” (ആഫ്രിക്കയിലെ 
റോമന്‍ ഭരണാധികാരിയുടെ പേര) മുതലായവയില്‍ക്കൂടി റോമന്‍ ഭര 
ണാധികാരികള്‍ക്കും യഹുൂദന്മാര്‍ക്കും ജാതികള്‍ക്കും ക്രൈസ്തവരെ 
ക്കുറിച്ചുള്ള തെറ്റുധാരണകള്‍ അടിസ്ഥാനരഹിതമാണെന്നു സ്ഥാപി 
ക്കുന്നു. അബദ്ധോപദേശങ്ങളായ വാലന്തീനിയന്‍, ജഞാനവാദം, മാര്‍സി 
യനിസം, ത്രിത്വവിശ്വാസ നിഷേധമായ മോഡലിസം എന്നിവയെ പ്രധാ 
നമായും ഖണ്ഡിക്കുന്നു. സഭയുടെ ധാര്‍മികവും ആത്മികവുമായ ക്രമീ 
കരണത്തെക്കുറിച്ചു പറയുമ്പോള്‍ തെര്‍ത്തുല്യന്‍ ഈന്നല്‍ കൊടുക്കുന്ന 
കാര്യങ്ങള്‍, രക്തസാക്ഷികളാകുവാനുള്ള അവസരം ആരും പാഴാക്കരു 
തെന്നും, ക്രൈസ്തവര്‍ ക്ഷമാശീലം അങ്ങേയറ്റം പാലിക്കണമെന്നും, 
ഉപവാസം ധാര്‍മിക ജീവിതത്തിന്റെ അടിസ്ഥാനമാണെന്നും ഒക്കെയാണ്‌. 
അവയോടൊപ്പം, ജീവിതപങ്കാളി മരിച്ചാല്‍ പിന്നീട വിവാഹം കഴിക്കരു 
തെന്നും ക്രൈസ്തവര്‍ സൈന്യസേവനത്തിനു പോകരുതെന്നും 
അദ്ദേഹം തന്റെ തീക്ഷ്ണതയുടെ അടിസ്ഥാനത്തില്‍ അഭിപ്രായപ്പെട്ടു. 
വേദശാസ്ര്രപരമായി തെര്‍ത്തുല്യന്റെ കൃതികള്‍ക്കു ചില പ്രത്യേകത 
കളുണ്ട്‌. യവന തത്ത്വചിന്തയില്‍ നിന്നു ക്രൈസ്തവ വേദശാസ്ര്രത്തിന്‌ 
ഒന്നും സ്വീകരിക്കാനില്ല എന്ന മനോഭാവം തെര്‍ത്തുല്യന്റെ വേദശാസ്ത്ര 
ത്തിന്റെ ഒരു പ്രത്യേകതയാണ്‌ (ഇത്രെതമാത്രം സ്വീകാര്യമാണെന്നതു 
വേറൊരു കാര്യം). അദ്ദേഹത്തിന്റെ വാക്കുകള്‍ ഒരു ശൈലിയായി ഉപ 
യോഗിക്കപ്പെടുന്നു. “ആതന്‍സിന്‌ യറുശലേമില്‍ എന്തു കാര്യം?" (അബ 
ദ്ധോപദേശങ്ങള്‍ക്കെതിരെ). 7). കൂടാതെ തെര്‍ത്തുല്യനാണ്‌ ആദ്യമായി 
“ര്രീനിത്താസ്‌” (ത്രിത്വം) എന്ന ലത്തീന്‍ പദം ദൈവശാസ്ത്ര ചിന്ത 
യില്‍ പ്രത്യേകം ഉപയോഗിക്കുന്നത്‌. 


3. സിപ്രിയന്‍: ജീവിതവും എഴുത്തുകളും 
ജീവിതം 


തെര്‍ത്തുല്യന്‍ കഴിഞ്ഞാല്‍ പുരാതന ആഫ്രിക്കന്‍ സഭയിലെ പ്രഗത്ഭ 
ചിന്തകനും എഴുത്തുകാരനുമാണ്‌ സിപ്രിയന്‍ (കുപ്പരിയാനോസ്‌). താഷി 
യൂസ്‌ ചെച്ചിലിയൂസ്‌ സിപ്രിയാനുസ്‌ 200-ഠം൦ ആണ്ടോടടുത്തു കാര്‍ത്തേ 
ജിലെ ഒരു ധനിക കുടുംബത്തില്‍ ജനിച്ചു. അദ്ദേഹത്തിന്റെയും മാതാ 
പിതാക്കള്‍ അക്രൈസ്തവരായിരുന്നു. ചെച്ചിലിയൂസ്‌ എന്ന ക്രൈസ്തവ 
വൈദികനുമായുള്ള പരിചയം സിപ്രിയനെ ഒരു ക്രിസ്ത്യാനിയാക്കി. 
ജീവിതത്തില്‍ ലാളിത്യവും സഹോദരസ്നേഹവും തെളിഞ്ഞു വിളങ്ങിയ 
സിപ്രിയന്‍ തന്റെ സമ്പത്തു മുഴുവന്‍ പാവങ്ങള്‍ക്കു കൊടുത്തു. 
അദ്ദേഹം എല്ലാവരുടേയും സ്നേഹബഹുമാനങ്ങള്‍ക്കു പാത്രീഭൂതനായി. 


80 സാക്ഷികളുടെ സമൂഹം 


കാര്‍ത്തേജില്‍ വൈദികനായി ഫലപ്രദമായ ശുശ്രൂഷ നിര്‍വഹിക്കു 
മ്പോള്‍, ജനങ്ങളെല്ലാം അദ്ദേഹത്തെ മ്മരെതാനായി തെരഞ്ഞെടുത്തു. 
മ്രെതാനായി അധികം കഴിയുന്നതിനു മുമ്പ്‌ വീണ്ടും ക്രൈസ്തവ മത 
പീഡനം ആരംഭിച്ചു. റോമാ ച്രകവര്‍ത്തിയായിരുന്ന ഡീഷ്യസിന്റെ കല്പ 
നയാലാരംഭിച്ച ഈ മതപീഡനം റോമാ സദ്രമാജ്യം മുഴുവന്‍ വ്യാപിച്ചു. 
സിപ്രിയന്‍ ഒരജ്ഞാത സ്ഥലത്ത്‌ താമസിച്ചുകൊണ്ട്‌ സഭാ പരിപാലനം 
നിര്‍വഹിച്ചു. അദ്ദേഹം ഇങ്ങനെ ഒളിവില്‍ പോയത്‌ ചിലര്‍ക്കൊന്നും ഇഷ്ട 
പ്പെട്ടില്ല. പീഡനം ഒന്നു ശമിച്ചപ്പോള്‍ പുതിയൊരു പ്രശ്നവും ഉണ്ടായി; 
പീഡനകാലത്ത്‌ വിശ്വാസം പരസ്യമായി ഉപേക്ഷിച്ചവരെ (11൦ ലാട) 
സഭയില്‍ വീണ്ടും എടുക്കാമോ? ചിലര്‍ കര്‍ക്കശമായി സാദ്ധ്യമല്ല എന്നു 
പറഞ്ഞു. മറ്റു ചിലര്‍, അതല്ല, ആരെങ്കിലും തിരിച്ചുവന്നാല്‍ ഉടന്‍ തിരി 
ച്ചെടുക്കണം എന്നു പറഞ്ഞു. സിപ്രിയന്‍ വിവേകപൂര്‍വും ഉപാധികളോടെ 
അങ്ങനെയുള്ളവരെ തിരിച്ചെടുക്കാം എന്നു തീരുമാനിച്ചു. ഉപാധികള്‍, 
വ്യത്യസ്ത രീതിയിലുള്ള അനുതാപാനുഷ്ഠാനങ്ങളായിരുന്നു. ആഫ്ഫി 
ക്കയില്‍ ഒരു പകര്‍ച്ചവ്യാധി പിടിപെട്ടു. അതേതുടര്‍ന്നു സിപ്രിയന്‍ രംഗ 
ത്തിറങ്ങി. അദ്ദേഹത്തിന്റെ സേവനവും സംഘടനാപ്രാവീണ്യവും പുറ 
ജാതികളെപ്പോലും അതിശയിപ്പിച്ചു. എന്നാല്‍ സഭയ്ക്കുള്ളില്‍ നിര്‍ഭാ 
ഗ്യകരമായ മറ്റൊരു സംഗതി ഉണ്ടായി. റോമിലെ മ്മെതാനും സിപ്രിയനും 
തമ്മില്‍ വേദവിപരീതികളുടെ “മാമോദീസാ'യെക്കുറിച്ചു രൂക്ഷമായ ചില 
അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചു. സഭ ഒരു വലിയ ഭിന്നതയുടെ വക്കോ 
ളമെത്തി. ഏതായാലും അപ്പോള്‍ വലേറിയന്‍ ചക്രവര്‍ത്തി ക്രൈസ്ത 
വര്‍ക്കെതിരെ മതമര്‍ദ്ദനം ആരംഭിച്ചു. അന്നു റോമിലെ മ്മെതാനായിരുന്ന 
സ്റ്റീഫന്‍ രക്തസാക്ഷിയായി. സിപ്രിയനെ നാടുകടത്തി. അടുത്ത വര്‍ഷം 
തന്നെ കാര്‍ത്തേജിനടുത്തു വച്ച്‌ 258 സെപ്തംബര്‍ 14-ന്‌ അദ്ദേഹത്തെ 
ശിരച്ഛേദനം ചെയ്തു. 


എഴുത്തുകള്‍ 


സഭയ്ക്കുള്ളിലും പുറത്തും ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളെ 
കണ്ടുകൊണ്ടുള്ള എഴുത്തുകളാണ്‌ സിപ്രിയന്റെ കൃതികള്‍. തെര്‍തു 
ല്യന്റെ കൃതികള്‍ വളരെയധികം സിപ്രിയനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നു 
വൃക്തമാണ്‌. സിപ്രിയന്റെ കൃതികളില്‍ ഏറ്റവും പ്രധാനം “സഭയുടെ 
ഐക്യം', “ഡൊണാറ്റസിന്‌", “രക്ത സാക്ഷിത്വത്തിനുള്ള ആഹ്വാനം" 
“വീണവരെക്കുറിച്ച്‌', “കര്‍ത്തൃപ്രാര്‍ത്ഥന” മുതലായവയാണ്‌. “സഭയുടെ 
ഐക്യ ത്തെക്കുറിച്ച്‌ സിപ്രിയന്‍ ഇപ്രകാരം പറയുന്നു. 
“ക്രിസ്തുവിന്റെ മണവാട്ടി പതിര്രതയും പവിത്രയുമായിരി 
ക്കണം. അവള്‍ ഒരു ഭവനമേ അറിയുന്നുള്ളു. പാതിവൃത്യ 
ത്തിന്റെ മാനൃതയോടെ അവളുടെ ഏക കിടക്കറ അവള്‍ 


സാക്ഷികളുടെ സമൂഹം 81 


സൂക്ഷിക്കുന്നു. അവളാണു നമ്മെ ദൈവത്തിനുവേണ്ടി സൂക്ഷി 
ക്കുന്നത്‌; അവള്‍ പ്രസവിച്ച കുഞ്ഞുങ്ങളെ അവള്‍ ദൈവരാ 
ജൃത്തിനു വേണ്ടി മുദ്ര കുത്തുന്നു... ക്രിസ്തുവിന്റെ സഭയെ 
ഉപേക്ഷിക്കുന്നവന്‍ ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങള്‍ക്കന്യ 
നാണ്‌. നോഹയുടെ പെട്ടകത്തിനു പുറത്ത്‌ ആരും രക്ഷപ്പെ 
ടാതിരുന്നതുപോലെ സഭയ്ക്ക്‌ അന്യനായിരിക്കുന്നവനും രക്ഷ 
പ്പെടുകയില്ല....” (6) 


സഭയോടും എപ്പിസ്‌കോപ്പായോടും ഉള്ള ബന്ധവും, അപ്പൊസ്തലിക 
കൈവെപ്പിന്റെ തുടര്‍ച്ചയും, സിപ്രിയന്റെ കൃതികളിലെ പ്രധാന വിഷയ 
ങ്ങളാണ്‌. 


അഭ്യാസങ്ങള്‍ 


1. ഹിപ്പോലിറ്റസിന്റെയോ തെര്‍ത്തുല്യന്റെയോ, സിപ്രിയന്റെയോ ജീവി 
തവും സംഭാവനകളും ചുരുക്കിയെഴുതുക. 


2, സഭാചരിത്രത്തില്‍ ഹിപ്പോലിറ്റസിന്റെ പ്രത്യേകതകള്‍ എന്ത്‌? 


3. വേദശാസ്ര്ര ചിന്തയില്‍ തെര്‍ത്തുല്യന്റെ പ്രത്യേക സംഭാവന 
കള്‍ ഏവ? 


പാഠം 2 


അലകസാന്ത്രിയായിലെ ക്ലിമ്മീസും ഒരിജനും 


പ ആമുഖം ൨ അലക്സാന്ത്രിയായിലെ ക്ലിമ്മീസ്‌; ജീവിതവും കൃതികളും 
1 അലക്സാന്ത്രിയായിലെ ഒരിജന്‍: ജീവിതവും കൃതികളും 


1. ആമുഖം 


കഴിഞ്ഞ പാഠത്തില്‍ പരിചയപ്പെട്ട ഹിപ്പോലിറ്റസും തെര്‍ത്തുല്യനും, 
സിപ്രിയനും പാശ്ചാത്യ ക്രൈസ്തവ വേദശാസ്ത്രത്തിനും സഭാവിജ്ഞാ 
നത്തിനും അടിസ്ഥാനമിട്ടവരാണ്‌. അവരുടെ വീക്ഷണങ്ങളില്‍ നിന്ന്‌ 
അല്പം വൃത്യസ്തമായ പാതയിലാണ്‌ പൌരസ്ത്യ വേദശാസ്ത്രം പുരോ 
ഗമിച്ചത്‌. പ്രസ്തുത പാത ശരിപ്പെടുത്തിയവരാണ്‌ അലക്സാന്ത്രിയാ 
യിലെ ക്ലിമ്മീസും, ഒരിജനും. “ആതന്‍സിന്‌ യറുശലേമില്‍ എന്തു കാര്യം" 
എന്നു തെര്‍ത്തുല്യന്‍ ചോദിക്കുന്നതിനു മുമ്പുതന്നെ ക്ലിമ്മീസ്‌ സമര്‍ത്ഥി 
ച്ചതെന്തായിരുന്നെന്നോ? ആതന്‍സുകാര്‍ക്ക്‌ ആതന്‍സില്‍ക്കൂടിത്തന്നെ 
യറുശലേമില്‍ എത്താമെന്ന്‌. അഥവാ ഗ്രീക്കു (യവന) സംസ്‌കാരവും 


82. സാക്ഷികളുടെ സമൂഹം 


തത്ത്വചിന്തയും ക്രിസ്തുവിങ്കലേക്കു നയിക്കുന്ന വഴികാട്ടിയോ, ഗുരുവോ, 
പരിചാരികയോ ആണെന്നാണു ക്ലിമ്മീസ്‌ പഠിപ്പിച്ചത്‌. ഈ അഭിപ്രായത്തെ 
അല്പം തിരുത്തലോടെ പിന്താങ്ങുകയായിരുന്നു പിന്നീടു വന്ന ഒരിജനും. 


2, അലകസ്രന്തിയായിലെ ക്ടിമ്മീസിന്റെ 
ജീവിതവും കൃതികളും 


ജീവിതം 


ക്ലിമ്മീസിന്റെ മുഴുവന്‍ പേര്‍ തീത്തൂസ്‌ ഫ്ളാവിയുസ്‌ ക്ലിമ്മീസ്‌ എന്നാ 
യിരുന്നു. 150-ഠം ആണ്ടോടടുത്ത്‌ ആതന്‍സില്‍ യവന മാതാപിതാക്കള്‍ക്ക്‌ 
ജനിച്ചു. ആതന്‍സിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തെത്തുടര്‍ന്ന്‌ യഥാര്‍ത്ഥ 
സത്യം പഠിപ്പിക്കുന്ന ഒരു ഗുരുവിനെ തേടിപ്പുറപ്പെട്ടു. ഇറ്റലി, സിറിയ, 
പലസ്തീന്‍ പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിച്ച്‌ അവസാനം അലക്സന്ത്രി 
യായില്‍ അദ്ദേഹം എത്തിച്ചേര്‍ന്നു. അന്ന്‌ അലക്സ്രന്ത്രിയായിലെ 
ക്രൈസ്തവ വിദ്യാലയത്തിലെ ഗുരുവായിരുന്ന പാന്റീനസിന്റെ പ്രസംഗം 
കേട്ടതോടെ ക്ലിമ്മീസിന്റെ അന്തരാത്മാവ്‌ സംതൃപ്തിയടഞ്ഞു. പാന്റീ 
നസ്‌ ക്രിസ്ത്യാനിയാകുന്നതിനു മുമ്പ്‌ ഒരു യവന തത്ത്ചചിന്തകനായി 
രുന്നുവെന്നും, യവനചിന്തയുടെയും സംസ്കാരത്തിന്റെയും പശ്ചാത്ത 
ലത്തില്‍ ക്രൈസ്തവ വിശ്വാസത്തിനു വലിയ പ്രസക്തിയുണ്ടെന്നും 
പാന്റീനസ്സില്‍ നിന്നു തന്നെ ക്ലിമ്മീസ്‌ മനസ്സിലാക്കി. അങ്ങനെ ക്ലിമ്മീസ്‌ 
പാന്റീനസിന്റെ ശിഷ്യനായി. അധികം താമസിയാതെ ക്രിസ്തുമതം 
സ്വീകരിച്ചു. പാന്റീനസില്‍ നിന്നു പഠിച്ച്‌, പാന്റീനസിന്റെ പിന്‍ഗാമിയായി 
അലക്സ്രന്തിയായിലെ ക്രൈസ്തവ വിദ്യാക്രേന്ദ്രത്തിലെ പ്രധാന ഗുരു 
വുമായിത്തീര്‍ന്നു അദ്ദേഹം. ഏതാണ്ട്‌ 200-ഠം ആണ്ടോടുകൂടി പ്രസ്തുത 
ചുമതല ഏറ്റെടുത്ത ക്ലിമ്മീസിന്‌ രണ്ടു വര്‍ഷങ്ങള്‍ക്കുശേഷം ഒളിവില്‍ 
പോകേണ്ടിവന്നു. കാരണം, റോമാ ച്രകവര്‍ത്തിയായിരുന്ന സെവറെസ്‌ 
ക്രൂരമായ ക്രൈസ്തവ മതപീഡനം ആരംഭിച്ചിരുന്നു. അലക്സ്ന്ത്രിയാ 
യില്‍ നിന്നും തന്റെ ശിഷ്യനായ അലക്സാണ്ടറോടൊത്ത്‌ അദ്ദേഹം കപ്പ 
ദോക്ൃയയില്‍ എത്തി. ഇതിനോടകവും ഇതിനുശേഷവും അദ്ദേഹം ധാരാളം 
കൃതികള്‍ രചിച്ചു. കപ്പദോകൃയില്‍ വച്ചു തന്നെ 215-ാം ആണ്ടോടടുത്ത്‌ 
അദ്ദേഹം നിര്യാതനായി. 


ക്ലിമ്മീസിന്റെ കൃതികള്‍ 


“ഗ്രീക്കുകാരോടുള്ള ആഹ്വാനം”, “ഗുരു”, “സ്ട്രൊമത്തെയിസ്‌' മുത 
ലായ താത്ത്വിക ഗ്രന്ഥങ്ങളും, ചില വേദ്ഗ്രന്ഥങ്ങള്‍ക്കുള്ള വ്യാഖ്യാന 
ങ്ങളും, ചില ധാര്‍മ്മിക ഉപദേശ്ഗഗന്ഥങ്ങളും, ക്ലിമ്മീസ്‌ എഴുതിയിട്ടുണ്ട്‌. 
അദ്ദേഹത്തിന്റെ കൃതികളിലെ രണ്ടു മൂന്ന്‌ ആശയങ്ങള്‍ പ്രത്യേകം ശ്രദ്ധേ 


സാക്ഷികളുടെ സമൂഹം 83 


യമാണ്‌. (1) വചനമായ ദൈവം സകല സൃഷ്ടിയുടെയും നിലനില്‍പിന്റെ 
മുഖാന്തരമാണ്‌. യവനതത്വചിന്തയിലും പ്രത്ൃക്ഷപ്പെടുന്നത്‌ ഈ വചനം 
തന്നെയാണ്‌ (ഗഗീക്കുകാരോടുള്ള ആഹ്വാനം 6.68:2). (2) സ്വയം അറി 
യുന്നവന്‍ ദൈവത്തെ അറിയുകയും ദൈവത്തെ അറിയുന്നവന്‍ ദൈവ 
ത്തെപ്പോലെയായിത്തീരുകയും ചെയ്യും (ഗുരു, 3:1.1). (3) കുടുംബജീവി 
തത്തിലാണ്‌ ഏകാന്തജീവിതത്തെക്കാള്‍ കൂടുതല്‍ പരീക്ഷകള്‍ നേരി 
ടേണ്ടിയിരിക്കുന്നത്‌. അതില്‍ക്കൂടി ലഭിക്കുന്ന ശിക്ഷണവും, പരീക്ഷകളെ 
നേരിടാതെയുള്ള ശിക്ഷണത്തേക്കാള്‍ ശ്രേഷ്ഠമാണ്‌ (സ്ട്രൊമ 7, 12, 
70, 4). 


3, അലക്സ്ന്ത്രിയായിലെ ഒരിജന്‍: ജീവിതവും കൃതികളും 
ജീവിതം 


ക്രൈസ്തവ പാരമ്പര്യത്തിലെ “ഉരുക്കു മനുഷ്യന്‍” എന്നറിയപ്പെടുന്ന 
ഒരിജനെക്കുറിച്ച്‌ യൂസേബിയോസിന്റെ സഭാചരിത്രത്തില്‍ നിന്നു നമുക്ക്‌ 
പല കാര്യങ്ങളും അറിയാന്‍ കഴിയും. 185-ഠം ആണ്ടോടടുത്ത്‌ അലക്സ 
ന്ത്രിയായിലാണ്‌ ഒരിജന്‍ ജനിച്ചത്‌. അദ്ദേഹത്തിന്റെ മാതാപിതാക്കള്‍ 
ക്രൈസ്തവരായിരുന്നു. പിതാവായ ലിയോണീഡസ്‌ പണ്ഡിതനായ ഒര 
ദ്ധ്യാപകനായിരുന്നു. മാതാവ്‌ ഒരു യഹുദസ്ര്രീയായിരുന്നിരിക്കാനാണു 
സാധ്യത. ഏഴ്‌ ആണ്‍കുട്ടികളില്‍ ഏറ്റവും മൂത്തവനായിരുന്നു ഒരിജന്‍. 
ര്രാഥമിക വിദ്യാഭ്യാസം ഒരിജനു തന്റെ പിതാവില്‍ നിന്നു തന്നെ ലഭിച്ചു. 
കൂടാതെ പാന്റീനസിന്റെയും ക്ലിമ്മീസിന്റെയും പ്രസംഗങ്ങള്‍ കേള്‍ക്കു 
വാനും അദ്ദേഹത്തിനു നേരത്തെതന്നെ അവസരമുണ്ടായിരുന്നു. 


ഒരിജന്‌ പതിനേഴു വയസ്സു മാത്രം (പായമുള്ള പ്പോഴാണ്‌ തന്റെ 
പിതാവ്‌ ഒരു രക്തസാക്ഷിയായത്‌. ലിയോണീഡസിന്റെ വസ്തുവകകളും 
സര്‍ക്കാര്‍ കണ്ടുകെട്ടി. അങ്ങനെ തന്റെ മാതാവിനെയും ആറു സഹോദ 
രങ്ങളെയും സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഒരിജന്റെ ചുമലിലായി. 
പതിനേഴു വയസ്സായപ്പോള്‍ തന്നെ ഒരു അദ്ധ്യാപകന്റെ ജോലി സ്വീക 
രിച്ചു. 

വൃക്തിത്വത്തിന്റെ മാഹാത്മൃവും, വിശ്വാസകാര്യങ്ങളിലുള്ള താത്പ 
രൃവും, അതുല്യമായ പാണ്ഡിത്യവും കൊണ്ട്‌ അദ്ദേഹം എല്ലാവരുടെയും 
ശ്രദ്ധ പിടിച്ചുപറ്റി. പതിനെട്ടാം വയസ്സില്‍ അലക്സ്ന്ത്രിയന്‍ വിദ്യാപീഠ 
ത്തിന്റെ മുഴുവന്‍ ചുമതലയും ദിമിധ്രിയൂസ്‌ ഒരിജനെ ഏല്‍പിച്ചു. പ്രതി 
ഫലം ഒന്നും വാങ്ങാതെ ഈ ജോലി നിര്‍വഹിക്കുന്നതിനെക്കുറിച്ച്‌ 
യൌസേബിയോസ്‌ പറയുന്നു, തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങള്‍ നിറ 
വേറ്റുവാന്‍ ഒരിജന്‍ തനിക്കുണ്ടായിരുന്ന ലൈബ്രറി പോലും വിറ്റുവെന്ന്‌. 
തികഞ്ഞ സ്വയപരിത്യാഗത്തിന്റെ ഒരു ജീവിതമാണദ്ദേഹം നയിച്ചിരുന്നത്‌. 


84 സാക്ഷികളുടെ സമൂഹം 


അനേകം വിദ്യാര്‍ത്ഥികള്‍ ആണും, പെണ്ണും അദ്ദേഹത്തിന്റെ അടുക്കല്‍ 
വന്നിരുന്നതുകൊണ്ട്‌ അപവാദങ്ങള്‍ ഒന്നും കേള്‍ക്കാതിരിക്കാന്‍ അദ്ദേഹം 
സ്വയം ഷണ്ഡനാക്കി (മത്തായി 19:12) ആക്ഷരികമായി പാലിച്ചു). അദ്ദേ 
ഹത്തിന്റെ പ്രശസ്തി, മ്രെതാനായ ദിമിധ്രിയൂസില്‍ വല്ലാത്ത അസൂ 
യയ്ക്കു വഴിതെളിച്ചു. 


പലപ്പോഴും വിശ്വാസസംബന്ധമായ വിശദീകരണങ്ങള്‍ കൊടുക്കു 
വാന്‍ അദ്ദേഹത്തിനു പല സ്ഥലത്തേയ്ക്കും യാത ചെയ്യേണ്ടി വന്നി 
ട്ടുണ്ട്‌. അങ്ങനെ റോം, അറേബ്യ, അന്ത്യോഖ്യ എന്നിവിടങ്ങളില്‍ പോയ 
കാര്യം യസേബിയോസ്‌ പരാമര്‍ശിക്കുന്നുണ്ട്‌. ഇതിനോടകം ഒരിജന്‍ 
അമ്മോണിയസ്‌ സാക്കസ്‌ എന്ന ദാര്‍ശനികന്റെ നിതൃസന്ദര്‍ശകനായി. 
അമ്മോണിയസ്‌ ഒരിജന്റെ ചിന്തയെ വളരെ സ്വാധീനിച്ചു. 


കാരക്കള ച്രകവര്‍ത്തിയുടെ മതപീഡനകാലത്ത്‌ ഒരിജന്‍ കൈസ 
റിയ, യെരുശലേം മുതലായ സ്ഥലങ്ങളിലേക്കു പോയി. അവിടുത്തെ 
മ്മെതാന്മാര്‍ സുഹൃത്തുക്കളായിരുന്നതിനാല്‍, അവരുടെ ആവശ്യപ്രകാരം 
പള്ളികളില്‍ ആരാധനാമധ്യയേ പ്രസംഗിച്ചു. അതിനെക്കുറിച്ച്‌ അലക്സ 
ന്ത്രിയായിലെ മ്മെതാനായ ദിമിത്രിയൂസ്‌ കേട്ടപ്പോള്‍ രോഷാകുലനായി. 
അദ്ദേഹം പ്രതിഷേധിച്ചെഴുതി, “മ്രെതാന്മാരുടെ സാന്നിധ്യത്തില്‍ അവൈ 
ദികന്‍ പ്രസംഗിക്കുന്നത്‌ കേട്ടുകേഴ്‌വി പോലുമില്ലാത്ത കാര്യമാണ്‌.” 
അദ്ദേഹം ഉടനെ തിരിച്ചു വിളിച്ചതനുസരിച്ച്‌ ഒരിജന്‍ അലകസ്നന്ത്രിയാ 
യില്‍ എത്തി. 


ഈ തിരിച്ചുവരവിനുശേഷം എന്തുകൊണ്ടൊ ഒരിജനു സന്തോഷക 
രമായ ഒരു പ്രവര്‍ത്തന സാഹചര്യം ലഭിച്ചില്ല. ഈ പ്രതികൂലാവസ്ഥ 
യില്‍, പക്ഷേ കൂടുതല്‍ ഉത്സാഹത്തോടെ തന്റെ കൃതികളുടെ രചന 
യില്‍ അദ്ദേഹം മുഴുകി. കുറെ വര്‍ഷങ്ങള്‍ക്കു ശേഷം വീണ്ടും ഗ്രീസി 
ലേക്കുള്ള യാത്രാമദ്ധ്യേ ഒരിജന്‍ കൈസറിയായില്‍ എത്തി. അപ്പോള്‍ 
തന്റെ പൂര്‍വ സുഹൃത്തുക്കളായ പലസ്തീനിലെ മ്മെതാന്മാര്‍ അദ്ദേ 
ഹത്തെ വൈദികനാക്കി “അവൈദിക'ന്റെ അയോഗ്യത മാറ്റി. ഇതറിഞ്ഞ 
ദിമിധ്രിയൂസ്‌ മ്മെതാന്‍ കൂടുതല്‍ കുപിതനായി. ഷണ്ഡന്‍ വൈദികസ്ഥാ 
നത്തിനു യോഗ്യനല്ലെന്നോ, സഭയില്‍ ഭരണപരമായ അതിരുകള്‍ 
ലംഘിക്കപ്പെട്ടുവെന്നോ, അബദ്ധോപദേശങ്ങള്‍ ഒരിജന്‍ പഠിപ്പിച്ചെന്നോ, 
ഒക്കെ കുറ്റം ചാരിക്കൊണ്ടാകണം, ദിമിധ്രിയൂസ്‌ രണ്ടു പ്രാദേശിക സുന്ന 
ഹദോസുകള്‍ കൂടി ഒരിജനെ സഭയ്ക്കിതരനാക്കി പ്രഖ്യാപിച്ചു. 


ഇതേത്തുടര്‍ന്ന്‌ ഒരിജന്‍ കൈസറിയായിലേക്കു പോയി. അവിടെ അല 
ക്സ്ന്ത്രിയായിലെപ്പോലെ ഒരു വിദ്യാലയം തുറന്നു. കൈസറിയായില്‍ 
ഒരിജന്‍ ബഹുമാനിതനായിരുന്നു. അനേകം വിദ്യാര്‍ത്ഥികള്‍ അദ്ദേഹ 


സാക്ഷികളുടെ സമൂഹം 85 


ത്തിന്റെ കീഴില്‍ പഠിച്ചു. അക്കൂട്ടത്തില്‍ ഒരാളായിരുന്നു പില്‍ക്കാലത്ത്‌ 
“അത്ഭുത പ്രവര്‍ത്തകന്‍ എന്നയഭിധാനം ലഭിച്ച ഗ്രിഗോറിയോസ്‌. ഗ്രിഗോ 
റിയോസ്‌ പഠനം പൂര്‍ത്തിയാക്കി പോകുമ്പോള്‍ നടത്തിയ പ്രഭാഷണം 
തന്റെ ഗുരുവായ ഒരിജനെക്കുറിച്ചും, ഒരിജന്റെ അദ്ധ്യാപനരീതിയെക്കു 
റിച്ചും വെളിച്ചം പകരുന്നതാണ്‌. വിദ്യാര്‍ത്ഥികളെ വ്യക്തിപരമായി ശ്രദ്ധി 
ച്ചുവെന്നും, തന്റെ അഭിപ്രായങ്ങള്‍ ഒരിക്കലും അവരുടെമേല്‍ അടിച്ചേല്‍പ്പി 
ച്ചില്ലായെന്നും തത്ത്വജ്ഞാനവും ശാസ്ത്രവും ഒക്കെ വേദ്രഗന്ഥത്തിലെ 
സത്യവുമായി പൊരുത്തപ്പെടണമെന്നു നിഷ്ക്കര്‍ഷിക്കാറുണ്ടായിരു 
ന്നെന്നും ഒക്കെ ഗ്രിഗോറിയോസ്‌ ഒരിജനെക്കുറിച്ചു പറയുന്നു. ഡീഷ്യ 
സിന്റെ പീഡകളുടെ കാലത്ത്‌ അദ്ദേഹം കാരാഗൃഹത്തിലടയ്ക്കപ്പെട്ടു. 
അവിടത്തെ യാതനകള്‍ ഒരിജന്റെ ആരോഗ്യം നശിപ്പിച്ചു. ഒരു വര്‍ഷ 
ത്തിനുശേഷം മോചിതനായെങ്കിലും ക്ഷീണിതനായ അദ്ദേഹം 69-ാം വയ 
സ്സില്‍ (ര്രി. വ. 253) ടയറില്‍ വച്ചു മരിച്ചു. 


ഒരിജന്റെ മരണശേഷമാണ്‌ യഥാര്‍ത്ഥത്തില്‍ അദ്ദേഹത്തിന്റെ ഉപദേ 
ശങ്ങളില്‍ അബദ്ധോപദേശങ്ങളും ഉണ്ടെന്ന്‌ ചിലര്‍ സ്ഥാപിക്കുവാന്‍ ശ്രമി 
ക്കുന്നത്‌. മെത്തേഡിയസ്‌, എപ്പിഫാനിയസ്‌, തെയോഫിലോസ്‌ എന്നി 
വരായിരുന്നു ഓരോ കാലഘട്ടങ്ങളില്‍ ഒരിജനെതിരെ ആരോപണങ്ങള്‍ 
കൊണ്ടുവന്നത്‌. അവര്‍ പറഞ്ഞത്‌ ചുരുക്കത്തില്‍ താഴെപ്പറയുന്ന സംഗ 
തികളാണ്‌. (1) യേശുക്രിസ്തുവിനെ “സൃഷ്ടി'യാക്കി. (2) പരിശുദ്ധാ 
ത്മാവിനെയും ക്രിസ്തുവിനെക്കാളും താഴ്ന്ന സൃഷ്ടിയാക്കി. (ദ) ശരീ 
രിത്തിന്റെ പുനരുത്ഥാനമില്ലെന്നു പഠിപ്പിച്ചു. (4) ന്യായവിധിയും നരകവും 
ഇല്ലെന്നു പറഞ്ഞു. (5) പിശാചുക്കള്‍ രക്ഷിക്കപ്പെടും എന്നു പഠിപ്പിച്ചു. 
(6) “പുനര്‍ജന്മം” പഠിപ്പിച്ചു. എന്നാല്‍ ഇക്കാര്യത്തില്‍ പില്‍ക്കാല വേദ 
ശാസ്ത്രജ്ഞന്മാര്‍ തമ്മില്‍ ഒരഭിപ്രായവ്ൃത്യാസമുള്ളത്‌, യഥാര്‍ത്ഥത്തില്‍ 
ഒരിജന്‍ തന്റെ കൃതികളില്‍ ഇങ്ങനെ പറയുന്നുണ്ടോ എന്ന കാര്യത്തി 
ലാണ്‌. 


കൃതികള്‍ 


ഒരിജന്റെ കൃതികള്‍ “അസംഖ്യ മാണെന്ന്‌ യസേബിയോസും, 
ജെറോമും ഒക്കെപ്പറയുന്നു. അവയില്‍ ചിലതു മാത്രമേ നമുക്കു ലഭ്യമാ 
യിട്ടുള്ളു. അദ്ദേഹത്തിന്റെ കൃതികളെ പൊതുവെ അഞ്ചു ഗണങ്ങളായി 
തിരിക്കുന്നു: (1) വേദപുസ്തക വിമര്‍ശന പഠനം. (2) വ്യാഖ്യാനങ്ങള്‍. 
(3) വേദശാസ്ത്രപരം. (4) വിശ്വാസ സമര്‍ത്ഥനപരം. (5) പ്രായോഗികം. 
ഏറ്റവും കൂടുതല്‍ അറിയപ്പെടുന്ന കൃതികള്‍ “ആദിതത്ത്വങ്ങള്‍' (പെരി 
അര്‍ക്കോണ്‍ ദ്ദെപിന്‍ ചീപ്പിയസ്‌), കെല്‍സൂസിനെതിരെ (കാറ്റാ കെല്‍സു 
-കോന്ത്രാ-ചെല്‍സും), വി. യോഹന്നാന്റെ സുവിശേഷത്തിനും, ഉത്തമ 
ഗീതത്തിനും എഴുതുന്ന വ്യാഖ്യാനങ്ങള്‍ മുതലായവയാണ്‌. ഒരിജന്‍ 


86 സാക്ഷികളുടെ സമൂഹം 


വ്യാഖ്യാനങ്ങള്‍ കൊടുക്കുമ്പോള്‍ രൂപകാര്‍ത്ഥങ്ങള്‍ കണ്ടുപിടിക്കുന്നത്‌ 
സാധാരണമായിരുന്നു. ഗ്രീക്കു തത്ത്വചിന്ത പ്രാരംഭ പഠനത്തിനും 
ക്രൈസ്തവ വേദ്രഗഗന്ഥം പ്രധാന പഠനത്തിനും ആയി നിഷ്കര്‍ഷിച്ച 
പ്പോള്‍ ഒരിജന്‍, ഗ്രീക്കു തത്ത്വചിന്തയോട്‌ ഉണ്ടായിരുന്ന ക്ലിമ്മീസിന്റെ 
സമീപനത്തെ തിരുത്തിക്കുറിക്കുകയായിരുന്നു. ഒരിജന്റെ പ്രധാന സംഭാ 
വനകള്‍ താഴെപ്പറയുന്നവയാണ്‌. (1) ആനുകാലിക ചിന്താഗതികളുമായി 
ബന്ധിച്ച്‌ ഒരു ക്രൈസ്തവ പ്രപഞ്ച വിജ്ഞാനീയത്തിന്‌ (൦ഠ06ബഠ1ഠക്) 
അടിത്തറ പാകി. (2) തത്ത്വചിന്തയ്ക്കും യുക്തിബോധത്തിനും എത്ര 
മാര്തം വേദശാസ്ത്രത്തില്‍ പ്രസക്തിയുണ്ടെന്നു വ്യക്തമാക്കി. (ദ) യുക്തി 
പരമായി സാധുതയുള്ള ഒരു ക്രൈസ്തവ ചരിര്രവീക്ഷണം (6൦0൧൦060 
൦ 111510൬7) രൂപപ്പെടുത്തുവാന്‍ ആദ്യമായി ശ്രമിച്ചു. (4) മനുഷ്യനും 
ലോകവും ദൈവത്തില്‍ നിന്നാരംഭിച്ച്‌ ദൈവത്തില്‍ ചെന്നെത്തുന്ന ഒരു 
പ്രക്രിയയില്‍ ക്രമീകരിച്ചുള്ള ചിന്തയ്ക്ക്‌ ആരംഭം ഇട്ടു. (5) “ദൈവമനു 
ഷ്യനായ' യേശുക്രിസ്തുവില്‍, ദൈവീകരിക്കപ്പെടുന്ന മനുഷ്യരുടെ ആത്യ 
ന്തിക ലക്ഷ്യവും മാതൃകയും കണ്ടെത്തി പൌരസ്ത്യ ക്രൈസ്തവ ആത്മീ 
യതയ്ക്ക്‌ ഒരു അടിസ്ഥാനമിട്ടു. 


അഭ്യാസങ്ങള്‍ 


1. തെര്‍ത്തുല്യനും ക്ലിമ്മീസും തമ്മിലുള്ള പ്രധാന വ്ൃത്യാസം എന്ത്‌? 
2. ക്ലിമ്മീസിന്റെ ജീവിതവും കൃതികളും ലഘുവായി പ്രസ്താവിക്കുക? 


3. ഒരിജന്റെ ജീവിതസാക്ഷ്യവും സംഭാവനയും എന്ത്‌? 


പാഠം 3 


അലകസ്ന്ത്രിയായിലെ ദീവന്നാസ്്യോസ്‌, 
അത്ഭുതപ്രവര്‍ത്തകനായ ഗ്രിഗോറിയോസ്‌ 


പ] ദീവന്നാസ്യോസ്‌: ജീവിതവും സംഭാവനകളും 1] ഗ്രിഗോറിയോസ്‌: 
ജീവിതവും സന്ദേശവും 


1, അലകസ്ന്ത്രിയായിലെ ദീവന്നാസ്്യോസ്‌: ജീവിതവും സംഭാ 
വനകളും 


“മഹാനായ ദീവന്നാസ്യോസ്‌' എന്ന അഭിധാനത്തില്‍ അറിയപ്പെടുന്ന 
ഈ പിതാവ്‌ ഒരു കാലഘട്ടത്തില്‍ പാശ്ചാത്യ പൌരസ്ത്യ സഭകളുടെ 
സമാരാദ്ധ്യനായ നേതാവായിരുന്നു (248-265). അലക്സ്രത്രിയായില്‍ 


സാക്ഷികളുടെ സമൂഹം 87 


വിദ്യാപീഠത്തിലെ പ്രധാന ഗുരുവും പില്‍ക്കാലത്ത്‌ മ്രെതാനുമായി 
ത്തീര്‍ന്ന ദീവന്നാസ്യോസ്‌, ഒരിജന്റെ ഒരു ശിഷ്യനായിരുന്നു. 


അലക്സ്രനത്രിയായിലെ സമ്പന്നമായ ഒരു അക്ര്രരെസ്തവ കുടുംബ 
ത്തില്‍ ജനിച്ച ദീവന്നാസ്യോസ്‌, ക്രൈസ്തവനാകുവാന്‍ പ്രേരിപ്പിക്കപ്പെ 
ട്ടത്‌ മിക്കവാറും ഒരിജന്റെ സ്വാധീനത്തിലായിരിക്കണം. അലക്സ്രന്രി 
യായിലെ മ്മെതാനായി ഹെരാക്ലാസ്‌ സ്ഥാനമേറ്റപ്പോള്‍ വിദ്യാപീഠത്തിന്റെ 
ചുമതല മുഴുവന്‍ ദീവന്നാസ്യോസില്‍ നിക്ഷിപ്തമായി. ഹെരാക്ലാസിനു 
ശേഷം മ്മരെതാനാകുന്നതിനും സഭയുടെ നോട്ടത്തില്‍ ദീവന്നാസ്യോസാ 
യിരുന്നു യോഗ്യന്‍. 


അദ്ദേഹം മ്മെതാനായിരിക്കുമ്പോഴാണു റോമില്‍ നൊവേഷ്യന്‍ സമാ 
ന്തര പോപ്പായി പ്രവര്‍ത്തിച്ചത്‌. നൊവേഷ്യനെ അതില്‍നിന്നു പിന്തിരി 
പ്പിക്കാന്‍ ദീവന്നാസ്യോസ്‌ ശ്രമിച്ചു. കൂടാതെ വേദശാസ്ത്രരംഗത്ത്‌ വി. 
ത്രിത്വവിശ്വാസം വിശകലനം ചെയ്തപ്പോള്‍ പു(്തന്‍, നിത്യനായി പിതാ 
വിനോടുകൂടി ഉള്ളവനാണ്‌ എന്നു സ്ഥാപിക്കുവാന്‍ ദീവന്നാസ്യോസ്‌ 
തന്റെ തൂലിക ഉപയോഗിച്ചു. ഇതിലെല്ലാം ഉപരിയായി, ഈജിപ്തിലെ 
സഭ ഡിഷ്യസിന്റെയും വലേറിയന്റെയും കാലത്ത്‌ പീഡനങ്ങള്‍ സഹി 
ച്ചപ്പോള്‍ ദീവന്നാസ്യോസ്‌ സമര്‍ത്ഥമായി സഭയെ നയിച്ചു. ആദ്യത്തെ 
പീഡനത്തിന്റെ കാലത്ത്‌ ഒളിവില്‍ കഴിഞ്ഞുകൊണ്ട്‌ സഭയെ നയിച്ചു 
വെങ്കില്‍ രണ്ടാമത്തേതില്‍ രക്തസാക്ഷിത്വം വഹിക്കുവാന്‍ അദ്ദേഹം 
സ്വയം മുന്നോട്ടുവന്നു. എന്നാല്‍ നാടുകടത്തപ്പെട്ട ദീവന്നാസ്യോസ്‌ 
അധികം താമസിയാതെ സ്വാഭാവിക മരണം പ്രാപിക്കയാണു ചെയ്തത്‌. 


കൃതികള്‍ 


യൌസേബിയോസില്‍ നിന്നും അത്താനാസിയോസില്‍ നിന്നുമാണ്‌ 
ദീവന്നാസ്യോസിന്റെ കൃതികളെക്കുറിച്ച്‌ നാമറിയുന്നത്‌. പൂര്‍ണ്ണരൂപത്തില്‍ 
ഇന്നു ലഭ്യമായിരിക്കുന്നത്‌ രണ്ടു കത്തുകള്‍ മാത്രമാണെങ്കിലും, ഭാഗി 
കമായിട്ടെങ്കിലും താഴെപ്പറയുന്ന കൃതികളെക്കുറിച്ച്‌ നമുക്കറിയാന്‍ 
കഴിയും: (1) റോമിലെ ദീവന്നാസ്യോസിനു എഴുതുന്ന മറുപടി. (2) എപ്പി 
ക്കൂരിയന്‍ പ്രപഞ്ചശാസ്ത്രത്തെ ഖണ്ഡിച്ചുകൊണ്ട്‌ “രപകൃതിയെപ്പറ്റി.” 
(3) വെളിപാടു പുസ്തകത്തിന്റെ വ്യാഖ്യാനത്തെപ്പറ്റി പരാമര്‍ശിച്ച്‌ 
“വാഗ്ദാനങ്ങളെപ്പറ്റി.” ദീവന്നാസ്യോസിന്റെ വേദശാസ്ര്രത്തില്‍ പുത്രനാം 
ദൈവത്തെ താഴ്ത്തിക്കാണിക്കുന്നു എന്നു റോമിലെ ദീവന്നാസ്യോസ്‌ 
പറഞ്ഞ ആരോപണത്തിന്‌ നല്‍കുന്ന മറുപടിയാണ്‌ ആദ്യത്തെ കൃതി. 
അതില്‍ ഒരു ഭാഗത്തിങ്ങനെ പറയുന്നു: 


“ദൈവം പിതാവല്ലാതിരുന്ന ഒരു കാലമില്ലായിരുന്നു..... 
പുരതന്‍, നിത്യമായ വെളിച്ചത്തിന്റെ ര്രഭയാകയാല്‍ അവനും 


88 സാക്ഷികളുടെ സമൂഹം 


നിതൃനാണ്‌. കാരണം വെളിച്ചം എപ്പോഴും ഉണ്ടെങ്കില്‍ അതിന്റെ 
പ്രഭയും എപ്പോഴും ഉണ്ടായിരിക്കണം...” 


ഈ യുക്തി പിലക്കാലത്തു പലരും ഉപയോഗിക്കുകയുണ്ടായി. നൊവേ 
ഷ്യന്‍ എഴുതിയ കത്തുകളില്‍ അദ്ദേഹം ഇങ്ങനെ തുറന്നടിച്ചു പറയുന്നു: 


“സ്വന്തം താലപര്യരപകാരമല്ല മറ്റുള്ളവര്‍ നിര്‍ബന്ധിച്ചിട്ടാണ്‌ 
താങ്കള്‍ (എതിര്‍ പോപ്പായി) സ്ഥാനമേറ്റിരിക്കുന്നതെന്നു പറ 
യുന്നെങ്കില്‍ അതു വിശ്വസനീയമായി തോന്നുന്നില്ല... ശീശ്മ 
ഒഴിവാക്കാന്‍ രക്തസാക്ഷിത്വം വഹിക്കുന്നത്‌, വിഗ്രഹാരാധന 
യ്ക്കെതിരെ രക്തസാക്ഷിയാകുന്നതിനേക്കാള്‍ ശ്രേഷ്ഠമാണെ 
ന്നാണ്‌ എന്റെ അഭിപ്രായം. രണ്ടാമത്തേതില്‍, ഒരുവന്‍ സ്വന്തം 
ആത്മാവിനെ പ്രതിയാണ്‌ രക്തസാക്ഷിയാകുന്നതെങ്കില്‍ ആദൃ 
ത്തേതില്‍ സഭയ്ക്കു മുഴുവനും വേണ്ടിയാണ്‌ രക്തസാക്ഷിത്വം 
വഹിക്കുന്നത്‌...” 


2, അത്ഭുത്പ്രവര്‍ത്തകനായ ഗ്രിഗോറിയോസ്‌ 
ജീവിതം 


കപ്പദോക്യന്‍ പിതാക്കന്മാരെ വളര്‍ത്തിയെടുത്ത കപ്പദോകൃയില്‍ 
ക്രൈസ്തവ സുവിശേഷം പ്രചരിപ്പിച്ചയാളാണു ഗ്രിഗോറിയോസ്‌ തമാ 
റ്റര്‍ഗൂസ്‌, അഥവാ അത്ഭുതപ്രവര്‍ത്തകനായ ഗ്രിഗോറിയോസ്‌ (213-275). 
അനേകം അത്ഭുത്രപ്രവര്‍ത്തനങ്ങള്‍ മുഖേന കപ്പദോക്യന്‍ ക്രൈസ്ത 
വരെ സത്യവിശ്വാസത്തില്‍ ഉറപ്പിക്കുവാന്‍ ജീവിച്ചിരുന്നപ്പോഴും മരണാ 
നന്തരവും അദ്ദേഹം മുഖാന്തരമായി. അതുകൊണ്ടു തന്നെ വി. ബസേ 
ലിയോസിനും വി. ശ്രിഗോറിയോസിനും ഒക്കെ അദ്ദേഹത്തെക്കുറിച്ച്‌ എന്ത്‌ 
ഉന്നതമായ സാക്ഷ്യമായിരുന്നുവെന്നോ നല്‍കാനുണ്ടായിരുന്നത്‌. നിസാ 
യിലെ ഗ്രിഗോറിയോസ്‌ തന്നെ, തന്റെ പേരുകാരനായ ഈ പരിശുദ്ധന്റെ 
ജീവചരിത്രം രചിച്ചു. 


നിയോ കൈസറിയായിലെ പൊന്തൊസില്‍ 213-ാം൦ ആണ്ടോടു കൂടി 
അദ്ദേഹം ജനിച്ചു. മാതാപിതാക്കള്‍ അക്രരരൈസ്തവരായിരുന്നു. അദ്ദേഹ 
ത്തിന്റ ആദ്യനാമം തിയോഡോറോസ്‌ എന്നായിരുന്നു. തിയോഡോറോ 
സിന്‌, അഥനോഡോറോസ്‌ എന്നു പേരായ ഒരു സഹോദരനും മൂത്ത 
ഒരു സഹോദരിയും ഉണ്ടായിരുന്നതായി സ്വന്തം കൃതിയില്‍ നിന്നു തന്നെ 
നമുക്ക്‌ മനസ്സിലാക്കാം. സ്വന്തം നാട്ടില്‍ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ്‌, 
ഫിനിഷ്യയിലേക്ക്‌ ഉപരിപഠനത്തിനു പോകാന്‍ ഒരുങ്ങിയിരിക്കുമ്പോഴാണ്‌ 
സ്വന്തം സഹോദരിയുടെ കൂടെ പാലസ്തീനിലെ കൈസറിയയിലേക്കു 
പോകുവാന്‍ അവസരം ലഭിച്ചത്‌. അവരുടെ ഭര്‍ത്താവ്‌ പലസ്തീനിലെ 


സാക്ഷികളുടെ സമൂഹം ൫9 


ഒരു റോമന്‍ മേലുദ്യോഗസ്ഥനായിരുന്നു. കൈസറിയായില്‍ എത്തിയ 
പ്പോഴാണ്‌ ഒരിജനെക്കുറിച്ചു കേട്ടതും, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങള്‍ 
ശ്രദ്ധിച്ചതും. അതൊരു വഴിത്തിരിവായിരുന്നു. 


ഒരിജനെ കണ്ടുമുട്ടിയപ്പോള്‍ത്തന്നെ ഒരു “ദൈവിക മനുഷ്യന്റെ” 
ആകര്‍ഷണവലയത്തില്‍പ്പെട്ടയനുഭൂതി തനിക്കുണ്ടായതായി അദ്ദേഹം 
പില്‍ക്കാലത്ത്‌ തന്റെ വിടപറയല്‍ പ്രസംഗത്തില്‍ പറഞ്ഞു. കേവലം 
ഭാതികമായ ഒരു ഭാവിക്കുവേണ്ടിയുള്ള പരിശീലനത്തിന്‌ ഫിനിഷ്യയ്ക്കു 
പോകുകയാണോ തന്റെ ജീവിതത്തിന്‌ അര്‍ത്ഥം കണ്ടെത്തുന്ന സത്യാ 
ന്വേഷണമാണോ വേണ്ടിയിരിക്കുന്നതെന്ന ചോദ്യം ഒരിജന്‍ തിയോഡോ 
റോസിന്റെ മനഃസാക്ഷിയിലേക്കു തൊടുത്തുവിട്ടു. അങ്ങനെയവസാനം 
ഒരിജന്റെ ശിഷ്യനായി അഞ്ചു വര്‍ഷത്തോളം കഴിച്ചുകൂട്ടിയതു ജീവിത 
ത്തിലെ അവിസ്മരണീയ ഭാഗ്യമായിട്ടാണു തിയോഡോറോസ്‌ പറയു 
ന്നത്‌. അതിന്റെ ഫലമായിട്ടു തന്നെ അദ്ദേഹം ക്രിസ്ത്യാനിയായി. ശ്രിഗോ 
റിയോസ്‌ എന്ന പേരും സ്വീകരിച്ചു. 


ഗ്രിഗോറിയോസ്‌ അധികം താമസിയാതെ സ്വന്തം നാടായ നിയോ 
കൈസറിയയുടെ മ്മെതാനായി അഭിഷിക്തനായി. ഒരു മ്രെതാനെന്ന നില 
യില്‍ ജനങ്ങളുടെ ഇടയില്‍ ചുറ്റിസഞ്ചരിച്ച്‌ അവരുടെ സ്നേഹാദരവു 
കള്‍ പിടിച്ചുപറ്റാന്‍ അദ്ദേഹത്തിന്‌ അധികം താമസിക്കേണ്ടി വന്നില്ല. 
വളരെ ലളിതമായ ജീവിതവും, വേദശാസ്ര്രപരമായി അവികലമായ ഒരു 
മനോഭാവവും, തികഞ്ഞ മനുഷ്യസ്നേഹവുമാണ്‌ അദ്ദേഹത്തെ അത്ഭു 
ത്രപവര്‍ത്തകന്‍ ആക്കിത്തീര്‍ത്തത്‌. വിജയകരമായി തന്റെ ദൌത്യം നിര്‍വ 
ഹിച്ചുകൊണ്ട്‌, 275-നോടടുത്ത്‌ അദ്ദേഹം ദിവംഗതനായി. 


കൃതികള്‍ 


അധികമൊന്നും എഴുതിയിട്ടില്ല എങ്കിലും ശ്രിഗോറിയോസിന്റെ അറി 
യപ്പെടുന്ന കൃതികള്‍ക്കു വ്യക്തമായ ഒരു സന്ദേശമുണ്ട്‌. ഏറ്റവും കൂടു 
തല്‍ അറിയപ്പെടുന്ന കൃതി, ഒരിജനെക്കുറിച്ച്‌ എഴുതിയിരിക്കുന്ന “വിട 
വാങ്ങല്‍” പ്രസംഗമാണ്‌. ഒരു ശിഷ്യനു ഗുരുവിനെക്കുറിച്ചുള്ള വിലയിരു 
ത്തലാണ്‌ ഇതിലെങ്കിലും, സ്വന്തം വൃക്തിത്വ രൂപവലക്കരണത്തിന്‌ 
ഏതെല്ലാം ഘടകങ്ങള്‍ സഹായിച്ചുവെന്നും ശാസ്ര്ത യുക്തിക്കും യവ 
നതത്ത്വചചിന്തയ്ക്കും ക്രൈസ്തവ വേദശാസ്ത്ര പരിഗണനയില്‍ എത്ര 
മാത്രം പ്രാധാന്യം കൊടുക്കേണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. 
ക്രൈസ്തവ ധര്‍മ്മം പ്രധാനമായും യുക്തിയേക്കാള്‍ അനുഭൂതി പ്രധാ 
നമാണെന്ന്‌ അദ്ദേഹം സാക്ഷിക്കുന്നു. വിശ്വാസ്പപമാണത്തില്‍ അദ്ദേഹം 
പറയുന്നു. “ത്രിത്വത്തില്‍, സൃഷ്ടിക്കപ്പട്ടതോ അധഃകൃതമോ ആയതൊ 
ന്നുമില്ല. ഉണ്ടാക്കപ്പെട്ടതോ, മുമ്പില്ലാഞ്ഞത്‌ പുതുതായി ഉളവായതോ 


| സാക്ഷികളുടെ സമൂഹം 


ഒന്നും ഇല്ല തന്നെ.. വ്യതിയാനമോ വൃതൃയസ്തതയോ ഇല്ലാതെ, ത്രിത്വം 
എന്നും ഒന്നു തന്നെയാണ്‌. 


അഭ്യാസങ്ങള്‍ 


1. അലക്സ്ന്ത്രിയായിലെ ദീവന്നാസ്യോസിന്റെ ജീവിതവും സംഭാവ 
നകളും ലഘുവായി പ്രതിപാദിക്കുക. 


2, ഗ്രിഗോറിയോസിന്റെ ജീവിത സന്ദേശം ചുരുക്കത്തില്‍ പ്രസ്താവി 
ക്കുക. 


പാഠം 4 


പാലസ്തീനിയൻ പൈതൃകം 


1] കൈസറിയായിലെ പംഫീലുസ്‌ [1 കൈസറിയായിലെ യൂസേബി 
യോസ്‌.: ജീവിതം [3 കൈസറിയായിലെ യൂസേബിയോസ്‌: കൃതികള്‍ 


1. കൈസറിയായിലെ പംഫീലുസ്‌ 


ക്രൈസ്തവസഭാ പാരമ്പര്യത്തിന്റെ ആദിമ ഉറവകള്‍ പലസ്തീനില്‍ 
ആയിരുന്നുവല്ലോ. പില്‍ക്കാലത്തും പലസ്തീനിലെ കൈസറിയായില്‍ 
നിന്ന്‌ സഭാവേദശാസ്ത്രത്തിനും ചരിധ്രത്തിനും ശ്രദ്ധേയമായ സംഭാവ 
നകള്‍ ലഭിച്ചിട്ടുണ്ട്‌. അതിനു പ്രധാന മുഖാന്തരമായത്‌, ഒരിജന്‍ കൈസ 
റിയായില്‍ ആരംഭിച്ച പഠനക്രേനദ്രമാണ്‌. അദ്ദേഹം ആരംഭിച്ച ഒരു ഗ്രന്ഥ 
ശേഖരം പിന്നീടു ചര്‍ച്ചകള്‍ക്കും ഗവേഷണങ്ങള്‍ക്കും പ്രധാന അടിസ്ഥാ 
നമായിത്തീര്‍ന്നു. ഒരിജനുശേഷം ഈ ഗ്രന്ഥശേഖരത്തിന്റെ വളര്‍ 
ച്ചയ്ക്കും, അതിനോട നുബന്ധിച്ചുള്ള വേദശാസ്ര്ത ചര്‍ച്ചകള്‍ക്കും 
നേതൃത്വം നല്‍കിയയാളാണ്‌ കൈസറിയായിലെ പംഫീലുസ്‌. 


ഫിനീഷ്യയിലെ ബെരിത്തൂസിലാണു പംഫീലുസ്‌ ജനിച്ചത്‌. സ്വന്തം 
നാട്ടില്‍ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയിട്ട്‌ അദ്ദേഹം ഉപരിപഠനത്തിന്‌ 
അലക്സ്രനത്രിയായിലെ വിദ്യാപീഠത്തിലെത്തി. അവിടെ നിന്നു കൈസ 
റിയായിലെത്തി. വേദശാസ്ത്രത്തിലും തത്ത്വചിന്തയിലും പ്രത്യേക താത്‌ 
പര്യമുണ്ടായിരുന്നതിനാല്‍ ഒരിജന്‍ കൈസറിയായില്‍ ആരംഭിച്ച ഗ്രന്ഥ 
ശേഖരങ്ങളുമായി പ്രത്യേകം പരിചയപ്പെട്ടു. അവിടെ വച്ചദ്ദേഹം ഒരു 
വൈദികനുമായിത്തിര്‍ന്നു. ഒരിജന്റെ കൃതികളെല്ലാം താമസിയാതെ ഭംഗി 
യായി പഠിച്ച്‌ പംഫിലുസ്‌ ഒരിജന്റെ ഒരാരാധകനായി മാറി. പല പ്രധാന 
പ്പെട്ട ്രന്ഥങ്ങളും സ്വയം പകര്‍ത്തിയെടുത്ത്‌ ഒരിജന്റെ ശ്രന്ഥശേഖരം 
വികസിപ്പിച്ചു. അവയുടെ പ്രവര്‍ത്തനത്തില്‍ ഏര്‍പ്പെട്ടിരിക്കുമ്പോഴാണ്‌, 


സാക്ഷികളുടെ സമൂഹം ! 


പല കോണുകളില്‍ നിന്നും ഒരിജന്റെ ചിന്താഗതികളെക്കുറിച്ച്‌ പലരും 
വിമര്‍ശിച്ചെഴുതിയത്‌. ഈ സാഹചര്യത്തില്‍ ഒരിജന്റെ വേദശാ 
സ്ര്രത്തിന്റെ ശ്രേഷ്ഠത എടുത്തുകാണിച്ചുകൊണ്ട്‌ പംഫീലുസ്‌ ഒരു 
കൃതിയെഴുതി. ഈ കൃതി രചിക്കുവാന്‍ ഒരു പ്രത്യേക സാകര്യവുമു 
ണ്ടായി. മാക്സിമിനസിന്റെ ആജ്ഞയനുസരിച്ച്‌ ആരംഭിച്ച മതപീഡന 
ത്തില്‍ അദ്ദേഹത്തെയും ജയിലിലടച്ചിരുന്നു. ദീര്‍ഘമായ ജയില്‍വാസ 
കാലത്താണ്‌ അദ്ദേഹം മേല്പറഞ്ഞ ഗ്രന്ഥം രചിച്ചത്‌. പില്‍ക്കാലത്ത്‌ 
അത്‌ അനേകര്‍ക്കു പ്രയോജന്പ്രദമായിത്തീര്‍ന്നു. പംഫീലുസ്‌ വേദ 
പുസ്തകത്തിന്റെ പല കോപ്പികളും ഉണ്ടാക്കുവാനും പ്രത്യേകം ശ്രദ്ധിച്ചു. 
അദ്ദേഹം പകര്‍ത്തിയെടുത്ത ഗ്രീക്ക്‌ ബൈബിളുകളാണ്‌ പില്‍ക്കാല 
ബൈബിള്‍ പ്രചാരണത്തിനു തുടക്കം കുറിച്ചത്‌. പംഫീലുസിന്റെ ഏറ്റവും 
പ്രധാന സംഭാവന, “സഭാചരിത്രത്തിന്റെ പിതാവായ” യൂസേബിയസിനെ 
ഒരു ചരിത്രവിദ്യാര്‍ത്ഥിയാക്കിയെടുത്തുവെന്നതാണ്‌. തന്റെ ര്രന്ഥശേഖ 
രത്തിലേക്കു യൂസേബിയോസിനെ നയിച്ചു തന്റെ പിന്‍ഗാമിയാക്കി 
കഴിഞ്ഞ്‌, പംഫിലുസ്‌ 309-ഠം ആണ്ടോടുകൂടി രക്തസാക്ഷിമരണം 
പ്രാപിച്ചു. 


2. കൈസറിയായിലെ യൂസേബിയോസ്‌: ജീവിതം 


യൂസേബിയോസ്‌ ഇല്ലായിരുന്നെങ്കില്‍ ആദിമസഭയുടെ ചരിത്രം ഇരു 
ഉടഞ്ഞ അദ്ധ്യായമാകുമായിരുന്നു. അതുകൊണ്ടുതന്നെ “സഭാചരിത്ര 
ത്തിന്റെ പിതാവായി” യൂസേബിയോസ്‌ അറിയപ്പെടുന്നു. പലസ്തീനിലെ 
കൈസറിയായില്‍, 263-നും 265-നും ഇടയ്ക്ക്‌ ആണ്‌ യൂസേബിയോസ്‌ 
ജനിച്ചത്‌. അന്നു കൈസറിയ, അലകസ്രന്തിയന്‍ പാഠശാലയേക്കാള്‍ 
പ്രസിദ്ധമായ വിദ്യാകേന്ദ്രമായിരുന്നു. അവിടുത്തെ പണ്ഡിതനും പരി 
ശുദ്ധനുമായ ഗുരുവായിരുന്നു പംഫീലുസ്‌. പംഫീലുസിന്റെ ശിഷ്യനും 
ആത്മീയപു(്തനുമായി വളര്‍ന്ന യൂസേബിയോസിനു ഗവേഷണ പഠന 
ത്തിനുള്ള എല്ലാ പരിശീലനവും സ്വാഭാവികമായി ലഭിച്ചു. പംഫീലുസ്‌ 
തടവിലാക്കപ്പെട്ടപ്പോള്‍ യൂസേബിയോസും അദ്ദേഹത്തെ അനുഗമിച്ചു. 
എന്നാല്‍ പിന്നീടു യൂസേബിയോസ്‌ തന്റെ ഗുരുവിന്റെ ഉപദേശപ്രകാരം 
കൈസറിയായില്‍ നിന്ന്‌ ഈജിപ്തിലെത്തി. ഇതിനോടകം “യൂസേബി 
യോസ്‌ പംഫീലി' (പംഫീലുസിന്റെ പുര്രനായ യൂസേബിയോസ്‌) എന്ന 
പേരും സ്വീകരിച്ചിരുന്നു. 


3413-0൦ ആണ്ടോടുകൂടി യൂസേബിയോസ്‌ വീണ്ടും കൈസറിയായില്‍ 
എത്തിച്ചേര്‍ന്നു. അധികം താമസിയാതെ തന്നെ ജന്മനാട്ടിലെ മ്മെതാ 
നായി അദ്ദേഹം വാഴിക്കപ്പെട്ടു. ഈ കാലഘട്ടത്തിലായിരുന്നു അറിയൂ 
സിന്റെ വേദവിപരീതത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങള്‍ റോമാസദ്രമാ 


92 സാക്ഷികളുടെ സമൂഹം 


ജൃത്തിലെ സഭയെ മുഴുവന്‍ ഉലച്ചത്‌. പ്രശ്നം പരിഹരിക്കണം എന്ന 
ഉദ്ദേശത്തോടുകൂടി യൂസേബിയോസും ചില ചര്‍ച്ചകളില്‍ പങ്കുകൊണ്ടു. 
വേദശാസ്ത്രത്തേക്കാളും ചില രാഷ്ട്രീയ സാംസ്ക്കാരിക ബലപരീക്ഷ 
ണങ്ങള്‍ ഈ ചര്‍ച്ചകളില്‍ പ്രാധാന്യമര്‍ഹിക്കപ്പെട്ടു. പ്രശ്നം ഒത്തുതീര്‍ 
ക്കുവാന്‍ യൂസേബിയോസ്‌ ഒരു നിര്‍ദ്ദേശം വച്ചെങ്കിലും നിര്‍ഭാഗ്യകര 
മായി ആ വാദ്പ്രതിവാദങ്ങള്‍ മൂന്നു പാര്‍ട്ടികളെ സഭയില്‍ ഉണ്ടാക്കി: 1. 
അറിയൂസിനെ അനുകൂലിച്ചുവര്‍, 2. അത്താനാസിയോസിനെ അനുകൂ 
ലിച്ചുവര്‍. 3. മദ്ധ്യസ്ഥനായ യുസേബിയോസിനെ അനുകൂലിച്ചവര്‍. 


325-ലെ നിഖ്യാ സുന്നഹദോസില്‍ അറിയുസിനെ വേദവിപരീതിയായി 
പ്രഖ്യാപിച്ചുവെങ്കിലും, കാര്യങ്ങളുടെ നടത്തിപ്പില്‍ യൂസേബിയോസിനു 
വ്യക്തമായ അഭിപ്രായ വ്ൃയത്യാസമുണ്ടായിരുന്നു. ഇതിന്റെ പേരില്‍തന്നെ 
യുസേബിയോസും, അത്താനാസ്യോസും പരസ്പരം തെറ്റുധരിക്കാനും 
ഇടയായി. കുസ്തന്തീനോസ്‌ ച്രകവര്‍ത്തിയുടെ ഒരുത്തമ സുഹൃത്താ 
യിരുന്നു യൂസേബിയോസ്‌. ഏതായാലും യൂസേബിയോസിന്റെ ഏറ്റവും 
വലിയ പ്രത്യേകത എല്ലാ കൊടുങ്കാറ്റിലും തന്റെ മനസ്സിന്റെ ഏകാഗ്രത 
നിലനിര്‍ത്തിക്കൊണ്ട്‌ ദീര്‍ഘമായ തന്റെ സാഹിതൃസൃഷ്ടി നിര്‍വഹി 
ക്കുവാന്‍ സാധിച്ചു എന്നുള്ളതാണ്‌. 340-നോടടുത്ത്‌ അദ്ദേഹം ദിവംഗത 
നായി. 


കൃതികള്‍ 


യൂസേബിയോസ്‌ ഏറ്റവും അധികം അറിയപ്പെടുന്നത്‌ “സഭാചരിത്രം” 
എന്ന കൃതിയിലൂടെയാണ്‌. ഒന്നാം നൂറ്റാണ്ടു മുതല്‍ സമകാലീന സംഭ 
വങ്ങള്‍ വരെ ഉള്‍ക്കൊള്ളുന്ന പ്രസ്തുത ഗ്രന്ഥം ആദിമ സഭാചരിത്ര 
ത്തിനു മാത്രമല്ല വേദശാസ്ത്രത്തിനും ഒരമൂല്യ സംഭാവനയാണ്‌. പത്തു 
പുസ്തകങ്ങളായിട്ടാണ്‌ യൂസേബിയോസിന്റെ സഭാചരിത്രം എഴുതപ്പെ 
ട്ടത്‌. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഒരു ചരിത്രപരമായ വിശക 
ലനമാണ്‌ ഒന്നാം പുസ്തകം. പിന്നീടുള്ള പുസ്തകങ്ങളില്‍ സഭയുടെ 
വളര്‍ച്ചയുമായി ബന്ധപ്പെട്ട്‌ അദ്ദേഹത്തിന്‌ അറിയാന്‍ കഴിഞ്ഞിട്ടുള്ള മിക്ക 
സംഗതികളും ചേര്‍ത്തിരിക്കുന്നു. പ്രത്യേകിച്ച്‌ രക്തസാക്ഷികളെക്കുറി 
ച്ചുള്ള വിവരണങ്ങള്‍ക്കു മുന്‍തൂക്കം കൊടുത്തിട്ടുണ്ട്‌. സഭാചരിര്രം 
കൂടാതെ, യൂസേബിയോസ്‌ എഴുതിയ അനേകം കൃതികളെക്കുറിച്ച്‌ നമു 
ക്കറിയാമെങ്കിലും അവജെല്ലാം നമുക്കിന്നു ലഭ്യമല്ല. എന്നാല്‍ “സുവി 
ശേഷത്തിനു വേണ്ടിയുള്ള ഒരുക്കം', “സുവിശേഷത്തിന്റെ സാക്ഷ്യം", 
“സഭയുടെ വേദശാസ്ത്രം”, “കുസ്തന്തീനോസിന്റെ ജീവിതം” എന്നീ 
കൃതികളുടെ മിക്ക ഭാഗങ്ങളും ലഭ്യമാണ്‌. “സുവിശേഷത്തിന്റെ സാക്ഷ്യം" 
എന്ന കൃതിയില്‍ മല്‍ക്കീസദേക്കിനെക്കുറിച്ച്‌ ഇങ്ങനെ പറയുന്നു: 


സാക്ഷികളുടെ സമൂഹം 93 


“മല്‍ക്കീസദേക്ക്‌ ഒരു പുറജാതി പുരോഹിതനായിരുന്നു. 
സാധാരണ പുറജാതി പുരോഹിതന്മാര്‍ രക്തബലികളായിരുന്നു 
അര്‍പ്പിച്ചിരുന്നത്‌. എന്നാലിവിടെ മല്‍ക്കീസദേക്ക്‌ അപ്പവും 
വീഞ്ഞുമാണ്‌ അര്‍പ്പിക്കുന്നത്‌. അങ്ങനെ ഈ മല്‍ക്കീസദേക്ക്‌ 
രക്തരഹിതമായ ആത്മീയ ബലിയര്‍പ്പണത്തിന്‌ ആരംഭമിട്ടുകൊ 
ണ്ട്‌, യേശുക്രിസ്തുവിന്റെ മുന്‍കുറിയായിത്തീര്‍ന്നു...'” (5, 3). 


കുസ്തന്തീനോസിന്റെ ജീവചരിത്രം, ആവേശം പകരുന്ന ഒരു കൃതി 
യാണ്‌. പീഡിത സഭ രാജകീയ സഭയായി മാറുന്ന സാഹചര്യങ്ങളും, 
പുറജാതി ക്ഷേത്രങ്ങള്‍ ക്രൈസ്തവ ദേവാലയങ്ങളായി രൂപാന്തരപ്പെ 
ടുന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്‌. 


അഭ്യാസങ്ങള്‍ 


1. പാലസ്തീനിയൻ സഭാപാരമ്പരൃത്തിന്റെ പ്രധാന സംഭാവനകള്‍ 
എന്തൊക്കെ? 


2. പംഫീലുസിന്റെ പ്രധാന സംഭാവനയെന്ത്‌? 


3. “യുസേബിയോസില്ലായിരുന്നെങ്കില്‍ സഭാചരിത്രപഠനത്തില്‍ ഒരു 
ശൂന്യത അനുഭവപ്പെടുമായിരുന്നു” ഈ പ്രസ്താവനയോടുള്ള പ്രതിക 
രണം ചുരുക്കിയെഴുതുക. 


പാഠാഠ ൭ 


വി. അത്താനാസ്യോസ്‌ 


പ ജനനം, ബാല്യം 1 പഠനം, പരിശീലനം 11 അബദ്ധോപദേശങ്ങള്‍ക്കെ 
തിരെ 1] നിഖ്യാ സുന്നഹദോസില്‍ അലക്സ്രന്തിയായിലെ മ്മെതാന്‍ 
വാദി പ്രതിയായി, പീഡനങ്ങളും നാടുകടത്തലും തിരിച്ചു വരവും മര 
ണവും [1 കൃതികള്‍ 1] വേദശാസ്ര്ത സംഭാവനകള്‍ 


1. ജനനം, ബാല്യം 


ക്രൈസ്തവ ചരിത്രത്തില്‍ സത്യവിശ്വാസത്തിന്റെ ഏറ്റവും സമര്‍ത്ഥ 
നായ പോരാളിയായിരുന്നു മഹാനായ അത്താനാസ്യോസ്‌. വി. ബസേ 
ലിയോസിന്റെ ഭാഷയില്‍ “സഭയ്ക്കായി നല്കപ്പെട്ട ദൈവിക വൈദ്യനും" 
നാസിയാന്‍സിലെ വി. ഗ്രിഗോറിയോസിന്റെ വാക്കുകളില്‍ “സഭയുടെ 
തൂണും” ആയ അത്താനാസ്യോസിന്റെ ജീവിതം സംഭവബഹുലമായി 
രുന്നു. അറിയൂസിന്റെ വേദവിപരീതത്തിന്റെ പശ്ചാത്തലത്തിലാണ്‌ അത്താ 
നാസ്യോസ്‌ ശ്രദ്ധേയനായത്‌. 


94 സാക്ഷികളുടെ സമൂഹം 


ര്രി. വ. 295-നോടടുത്ത്‌ അലക്സ്രന്തിയായില്‍ അത്താനാസ്യോസ്‌ 
ഭൂജാതനായി. അന്നത്തെ ലോകത്തിന്റെ സിരാക്രേന്ദ്രമായി വര്‍ത്തിച്ചി 
രുന്ന അലക്സ്ന്ത്രിയായില്‍ അദ്ദേഹത്തിന്‌ ബാല്ൃത്തില്‍ത്തന്നെ വിവിധ 
വിജ്ഞാനശാഖകളെ പരിചയപ്പെടുവാന്‍ സൌകര്യം ലഭിച്ചു. പീഡനങ്ങ 
ളിലും പതറാത്ത ക്രൈസ്തവ വിശ്വാസ ധീരന്മാരെക്കുറിച്ച്‌ അദ്ദേഹം 
ധാരാളം കേട്ടിരുന്നു. കൂടാതെ ഈജിപ്തിന്റെ മണലാരണ്യങ്ങളിലും, 
വനപ്രദേശങ്ങളിലും നിരന്തരമായി ദൈവ സമ്പര്‍ക്കത്തില്‍ കഴിയുന്ന 
താപസന്മാരെക്കുറിച്ചും കേള്‍ക്കുവാന്‍ അദ്ദേഹത്തിന്‌ സാധിച്ചു. ഇതോ 
ടൊപ്പം ആ കുരുന്നു മനസിലും ഒരു തീരുമാനം തെളിഞ്ഞു; വിശുദ്ധിയും 
വിജ്ഞാനവും വിശ്വാസവും നിറഞ്ഞ ഒരു ക്രൈസ്തവനായിത്തീരണ 


[8 


മെന്ന. 


ബാലനായിരിക്കു മ്പോള്‍ തന്നെ ഒരിക്കല്‍ തന്റെ കൂട്ടുകാരോട്‌ 
ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച്‌ പറഞ്ഞു. അത്താനാസ്യോസിന്റെ 
വാക്കുകളുടെ ശക്തി ആ കുട്ടികളെ അപ്പോള്‍തന്നെ സ്‌നാനം സ്വീകരി 
ക്കുവാന്‍ പ്രേരിപ്പിച്ചത്‌ അന്ന്‌ അലക്സ്രത്രിയായിലെ മ്മെതാനായിരുന്ന 
അലക്സ്രത്രയോസിനെപ്പോലും അത്ഭുതപ്പെടുത്തി. അലക്സ്ന്ത്രയോ 
സിന്റെ മേല്‍നോട്ടത്തിലാണ്‌ പിന്നീട്‌ അത്താനാസ്യോസിന്റെ പഠനവും 
പരിശീലനവും നടക്കുന്നത്‌. 


2, പഠനം, പരിശീലനം 


അലക്സന്ത്രയോസ്‌ മ്മരെതാന്‍, അത്താനാസ്യോസിനെ തന്റെ കൂടെ 
താമസിപ്പിച്ചു കൊണ്ട്‌, വേദ്രഗന്ഥങ്ങള്‍, തര്‍ക്കശാസ്ത്രം, ആത്മീയ 
ജീവിതം, ഭാതികശാസ്ത്രങ്ങള്‍ എന്നിവയില്‍ പരിശീലനം നല്കി. 
അങ്ങനെ കുറച്ചുകാലം കഴിഞ്ഞപ്പോഴാണ്‌ ആഫ്രിക്കന്‍ വനാന്തരങ്ങളി 
ലെയും മരുഭുമിയിലെയും സന്യാസജീവിതത്തെ നേരിട്ടറിയണം എന്ന 
ആഗ്രഹം അത്താനാസ്യോസില്‍ ഉത്ക്കടമായിട്ടുണ്ടായത്‌. അലക്സ്ര്ത്ര 
യോസ്‌ മ്മെതാന്റെ അനുവാദത്തോടും ആശീര്‍വാദത്തോടും കൂടെ 
അദ്ദേഹം വി. അന്തോനിയോസിനെ തെരക്കിപ്പുറപ്പെട്ടു. അന്തോനിയോ 
സിനെ കണ്ടെത്തി, അദ്ദേഹത്തിന്റെ ശിഷ്യനും, സഹായിയും ആയി 
കുറെക്കാലം താമസിച്ചു. ഈ സഹവാസത്തിന്റെ ഈഷ്മളതയാണ്‌ 
“അന്തോനിയോസിന്റെ ജീവിതം' എന്ന കൃതിയില്‍ അത്താനാസ്യോസ്‌ 
പ്രകടമാക്കുന്നത്‌. 


അലക്സ്രനത്രിയായില്‍ തിരിച്ചെത്തുന്ന അത്താനാസ്യോസ്‌ വിശ്വാസ 
കാര്യങ്ങളിലും വിശുദ്ധ ജീവിതത്തിലും പ്രത്യേക താത്പര്യം കാണിച്ചു. 
മ്രെതാനായ അലക്സ്ന്ത്രയോസ്‌ 319-ല്‍ അദ്ദേഹത്തെ ഒരു ശെമ്മാശ 
നാക്കി തന്റെ സ്രെകട്ടറിയായി നിയമിച്ചു. അലക്‌സ്രന്രിയായില്‍ ഇങ്ങനെ 


സാക്ഷികളുടെ സമൂഹം 5 


താമസിക്കുന്ന കാലത്താണ്‌, “പുറജാതിക്കാര്‍ക്കെതിരെ', “വചനം ജഡ 
മായതിനെക്കുറിച്ച്‌' എന്നീ രണ്ടു കൃതികള്‍ രചിച്ചത്‌. 


3, അബദ്ധോപദേശങ്ങള്‍ക്കെതിരെ 


അറിയൂസിന്റെ യുക്തിപ്രധാനമായ പഠിപ്പിക്കലുകൾ സഭയില്‍ വലിയ 
കോളിളക്കങ്ങള്‍ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്‌. ക്രിസ്തു 
വിന്റെ ദൈവത്വം നിഷേധിച്ച അറിയൂസിന്റെ ഉപദേശം, ക്രൈസ്തവ 
വിശ്വാസത്തിന്റെ അടിത്തറ തന്നെ പൊളിക്കുമെന്ന്‌ അത്താനാസ്യോ 
സിനു മനസ്സിലായി. തന്റെ നാവും തൂലികയും അറിയൂസിനെതിരെ ഉപ 
യോഗിക്കുവാന്‍ ഒട്ടും വൈകിയില്ല. ദൈവം മനുഷ്യനായി നമ്മെ രക്ഷിച്ചു 
എന്നത്‌ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണെന്നും യേശു 
ക്രിസ്തു ദൈവമല്ലെങ്കില്‍ നമുക്കു രക്ഷയുണ്ടായിട്ടില്ലെന്നു പറയേണ്ടി 
വരുമെന്നും അത്താനാസ്യോസ്‌ അറിയൂസിനെതിരെ ചുണ്ടിക്കാട്ടി. അവ 
സാനം ഈ സംഗതിയും നിഖ്യാ സുന്നഹദോസില്‍ ചര്‍ച്ച ചെയ്യപ്പെടണം 
എന്നു കുസ്തന്തീനോസ്‌ ച്രകവര്‍ത്തി തീരുമാനിച്ചു സുന്നഹദോസ്‌ വിളി 


ച്ചുകൂട്ടി. 
4. നിഖ്യാ സുന്നഹദോസില്‍ 


അലക്‌ സ്രന്തയോസ്‌ മ്മെതാന്റെ സ്രെകട്ടറിയായി അത്താനാ 
സ്യോസും സുന്നഹദോസില്‍ സംബന്ധിച്ചു. മുന്നു മാസത്തോളം നീണ്ടു 
നിന്ന സുന്നഹദോസില്‍ അത്താനാസ്യോസിന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. 
സുന്നഹദോസിന്റെ തീരുമാനങ്ങള്‍ അറിയൂസിനെതിരെ തിരിച്ചുവിടാന്‍ 
വളരെ പണിപ്പെടേണ്ടി വന്നു. പുരതനാം ദൈവത്തിനു “പിതാവിനോടു 
സാരാംശത്തില്‍ സമത്വമുള്ളവന്‍' (110൩00510൩ 10 2൭൧) എന്ന വിശേ 
ഷണം അല്ലാതെ കൈസറിയായിലെ യൂസേബിയോസിനെപ്പോലുള്ള 
മിതവാദികള്‍ നിര്‍ദ്ദേശിച്ച “സാരാംശത്തില്‍ പിതാവിനെപ്പോലെയുള്ളവന്‍' 
(10൩010510൩ 10 17൩) എന്ന പദപ്രയോഗം പോലും ഉപയോഗിക്കുവാന്‍ 
അത്താനാസ്്യോസ്‌ സമ്മതിച്ചില്ല. നിഖ്യാ സുന്നഹദോസില്‍ വച്ചു തന്നെ 
പുര്തനാം ദൈവത്തെ സംബന്ധിച്ചുള്ള വിശ്വാസപ്രമാണത്തിന്റെ കാത 
ലായ ഭാഗങ്ങള്‍ അത്താനാസ്യോസിന്റെ പ്രത്യേക നേതൃത്വത്തില്‍ 
എഴുതി ഉണ്ടാക്കി. 


5. അലക്സ്ന്ത്രിയായിലെ മെരൊന്‍ 


അലക്സ്രന്തയോസ്‌ മ്മെതാന്റെ അന്ത്യാഭിലാഷമായിരുന്നു തന്റെ പിന്‍ 
ഗാമിയായി അത്താനാസ്യോസ്‌ തെരഞ്ഞെടുക്കപ്പെടണമെന്ന്‌. അതിന്‍ 
പ്രകാരംതന്നെ അത്താനാസ്യോസ്‌ അലക്സ്നനത്രിയായിലെ മ്മെതാനായി. 
തന്റെ പരിപാലനത്തിലുള്‍പ്പെട്ട പള്ളികളെല്ലാം സന്ദര്‍ശിച്ചു വിശ്വാസി 
കളെ സത്യവിശ്വാസത്തില്‍ ഉറപ്പിക്കുവാന്‍ അക്ഷീണയത്നം ചെയ്യുന്ന 


06 സാക്ഷികളുടെ സമൂഹം 


അത്താനാസ്യയോസിനെയാണ്‌ പിന്നീട്‌ കാണുന്നത്‌. അറിയുസിന്റെ അനു 
യായികളും മെലേഷ്യന്‍ ശീശ്മക്കാരും (അലക്സ്ര്ത്രിയായിലെ മ്മെതാന്‍ 
സ്ഥാനത്തിന്‌ അവകാശം ഉന്നയിക്കുകയും, പിന്നീട്‌ അലക്സ്രത്രിയന്‍ 
മ്രെതാസനത്തില്‍ കൈകടത്തുകയും ചെയ്തു. വിഘടിത വിഭാഗത്തെ 
സൃഷ്ടിച്ച ലിക്കോപ്പോലീസിലെ മെലീഷ്യന്‍ ശീശമക്കാര്‍) ചേര്‍ന്ന്‌ ഉണ്ടാ 
ക്കിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങള്‍ അദ്ദേഹത്തിനു വലിയ തലവേദനയായി 
രുന്നു. 


6. വാദി പ്രതിയായി 


അറിയൂസിന്റെ പക്ഷക്കാരില്‍ വലിയ സ്വാധീനമുള്ളവരുമുണ്ടായി 
രുന്നു. അവര്‍ ച്രകവര്‍ത്തിയെ സ്വാധീനിച്ച്‌; അത്താനാസ്യോസിനെതിരെ 
പല ആരോപണങ്ങളും കൊണ്ടുവന്നു. അവസാനം നാടു കടത്തപ്പെട്ടി 
രുന്ന അറിയൂസിനെയും കൂട്ടാളികളെയും തിരിച്ചു വരുത്തി, പകരം 
അത്താനാസ്യോസിനെ മോഷണം, വ്യഭിചാരം, കൊലപാതകം മുതലായ 
കുറ്റങ്ങള്‍ ആരോപിച്ച്‌ പ്രതിക്കൂട്ടില്‍ കയറ്റി. അവിടെ കുറ്റാരോപണങ്ങള്‍ 
തെളിയിക്കുവാന്‍ കഴിയാതെ വന്നപ്പോള്‍, കള്ളസാക്ഷികളെ നിര്‍ത്തി 
അത്താനാസ്യോസിനെതിരെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തി. ആരോപണം 
ഇതായിരുന്നു. “ഈജിപ്തില്‍ നിന്ന്‌ ബൈസാന്റിയത്തിലേക്കു വന്ന ധാന്യ 
ക്കപ്പല്‍ അത്താനാസ്യോസ്‌ തടഞ്ഞു!” കള്ളസാക്ഷികളുടെ വാക്കു കേട്ട്‌ 
ച്ര്രവര്‍ത്തി ഉത്തരവിട്ടു. അത്താനാസ്യോസിനെ ട്രയറിലേക്കു നാടുകട 
ത്താന്‍. 


7, പീഡനങ്ങളും നാടുകടത്തലുകളും 


പിന്നീട്‌ അത്താനാസ്യോസിന്‌ അരക്ഷിതത്വത്തിന്റെ കാലമായിരുന്നു. 
കുസ്തന്തീനോസ്‌ ച്രകവര്‍ത്തിക്കു ശേഷം കിഴക്കും പടിഞ്ഞാറും വന്ന 
ഭരണാധികാരികളുടെ വിശ്വാസചായ്വനുസരിച്ച്‌ നാലു പ്രാവശ്യം കൂടി 
അത്താനാസ്യോസ്‌ നാടു വിടേണ്ടതായും, തിരിച്ചു വരേണ്ടതായും വന്നു. 
ഒരു പ്രാവശ്യം ദീര്‍ഘമായ കാലത്തേയ്ക്ക്‌ തനിക്ക്‌ ഈജിപ്തിലെ മണ 
ലാരണ്യങ്ങളിലെ സന്യാസിശ്രേഷ്ഠരെ വീണ്ടും സന്ദര്‍ശിക്കുവാന്‍ അവ 
സരം കിട്ടി. ഈ സമയത്താണ്‌ അത്താനാസ്യോസിന്റെ പല കൃതികളും 
രചിക്കപ്പെട്ടത്‌. വിജയഭേരി മുഴക്കി പള്ളികള്‍ കൈയടക്കിയ അറിയൂസ്‌ 
പക്ഷക്കാര്‍ കുസ്തന്തീനോപ്പോലീസിലെ ഭ്ര്രാസന ദേവാലയത്തി 
ലേയ്ക്ക്‌ അറിയൂസിനെ തിരിച്ചുകൊണ്ടുവരാന്‍ വലിയ ആഘോഷം 
ഒരുക്കി. എങ്കിലും ദേവാലയത്തില്‍ പ്രവേശിക്കുന്നതിനു മുമ്പുതന്നെ അറി 
യൂസ്‌ ഉദരം പൊട്ടി മൃതിയടഞ്ഞു. പതിനേഴു വര്‍ഷത്തോളം അത്താനാ 
സ്യോസ്‌ പീഡനത്തിലും നാടുകടത്തലിലും കഴിച്ചുകൂട്ടേണ്ടതായി വന്നു. 
ഏതു കഷ്ടപ്പാടിലും തന്റെ വിശ്വാസം തൃജിക്കുവാനോ അതിന്റെ കാര്യ 


സാക്ഷികളുടെ സമൂഹം 97 


ത്തില്‍ വിട്ടുവീഴ്ചകള്‍ ചെയ്യുവാനോ അദ്ദേഹം സമ്മതിച്ചില്ല. ഒരിക്കല്‍ 
“ലോകം മുഴുവന്‍ അത്താനാസ്യോസിനെ എതിര്‍ക്കുന്നു” എന്ന്‌ ആരോ 
സൂചിപ്പിച്ചപ്പോള്‍ അദ്ദേഹം ഉത്തരം പറഞ്ഞു: “അത്താനാസ്യോസ്‌ 
ലോകത്തെ എതിര്‍ക്കുന്നു” (കഥക്ഥമട്ധട ൦൩ ീക്ഥ്ബ്. 


8, തിരിച്ചുവരവും മരണവും 


അത്താനാസ്യോസിനെതിരെയുള്ള അറിയുസുകാരുടെ ദുര്‍ബുദ്ധി 
പ്രയോഗങ്ങള്‍ കണ്ടു മനസ്സു മടുത്ത ജനങ്ങള്‍ അവസാനം ചക്രവര്‍ത്തി 
യായ വാലന്‍സിന്റെയടുക്കല്‍ സമര്‍ദ്ദം ചെലുത്തി. അങ്ങനെ 366-ല്‍ അദ്ദേ 
ഹത്തെ വാലന്‍സ്‌ തിരിച്ചുവരുത്തി. അലക്സ്രന്ത്രിയന്‍ സഭയുടെ ഭരണം 
തിരിച്ചേല്‍പിച്ചു. അതുമുതല്‍ താരതമ്യേന സമാധാനപരമായ ഒരു കാല 
ഘട്ടമായിരുന്നു. തന്റെ പിന്‍ഗാമിയായി പത്രോസ്‌ എന്ന മ്മെതാനെ അഭി 
ഷേകം ചെയ്തിട്ട്‌ 373 മെയ്‌ മാസം 2-ാം തീയതി മഹാനായ അത്താനാ 
സ്യോസ്‌ ദിവംഗതനായി. 


9. കൃതികള്‍ 


പഴയനിയമത്തിലെ പല ഗ്രന്ഥങ്ങള്‍ക്കും അത്താനാസ്യോസ്‌ 
വ്യാഖ്യാനം എഴുതിയിട്ടുണ്ടെങ്കിലും സങ്കീര്‍ത്തനത്തിന്റെ വ്യാഖ്യാനം 
മാത്രമേ ലഭ്യമായിട്ടുള്ളു. വിശ്വാസ സംവാദപരമായി “പുറജാതിക്കാര്‍ക്കെ 
തിരെ” എന്നതും, “വചനം ജഡമായതിനെക്കുറിച്ച്‌' എന്ന കൃതിയും ആദ്യ 
കാല സൃഷ്ടികളില്‍പ്പെടുന്നു. അറിയൂസുകാര്‍ക്കെതിരെയുള്ള ബൃഹ 
ത്തായ കൃതിയിലാണ്‌ അത്താനാസ്യോസിന്റെ ക്രിസ്തുശാസ്ര്ത ചിന്താ 
ഗതികള്‍ വ്യക്തമാകുന്നത്‌. കൂടാതെ “നിഖ്യാ സുന്നഹദോസിന്റെ പ്രഖ്യാ 
പനങ്ങള്‍' എന്ന ലേഖനവും, 'അന്തോനിയോസിന്റെ ജീവചരിത്രം” എന്ന 
ആദ്ധ്യാത്മിക കൃതിയും, മറ്റു ചില ലഘുപ്രബന്ധങ്ങളും ലേഖനങ്ങളും 
അത്താനാസ്യോസിന്റെ കൃതികളില്‍ ഉള്‍പ്പെടുന്നു. 


10. വേദശാസ്രത സംഭാവനകള്‍ 


വി. അത്താനാസ്യോസിന്റെ ഏറ്റവും വലിയ വേദശാസ്ര്ര സംഭാവന 
യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ സംബന്ധിച്ചുള്ള വിശദീകരണവും, 
ദൈവത്വത്തില്‍ താന്‍ പിതാവിനോടു തുല്യനാണ്‌ എന്ന പ്രഖ്യാപനവു 
മാണ്‌. മറ്റൊരു പ്രധാന സംഗതി, പാപം മനുഷ്യവര്‍ഗ്ഗത്തെ എങ്ങനെ 
ബാധിച്ചുവെന്നും, യേശുക്രിസ്തു അതിനു നീക്കുപോക്കു വരുത്തിയ 
തെങ്ങനെയെന്നും കുറച്ചു യുക്തിപരമായി വിചിന്തനം ചെയ്വാന്‍ അത്താ 
നാസ്്യോസ്‌ ശ്രമിക്കുന്നു എന്നതാണ്‌. “വചനം ജഡമായതിനെപ്പറ്റി' എന്ന 
കൃതിയില്‍ പറയുന്നു: “അവന്‍ മനുഷ്യനായത്‌ നാം ദൈവമാക്കപ്പെടു 
വാനാണ്‌; അവന്‍ ശരീരത്തില്‍ ദൃശ്യനായത്‌, നാം അദൃശ്യനായ പിതാ 


ടട സാക്ഷികളുടെ സമൂഹം 


വിന്റെ തത്ത്വം കണ്ടെത്തുവാനാണ്‌, അവന്‍ മനുഷ്യരുടെ ക്രൂരത്വത്തെ 
സഹിച്ചത്‌, നാം അമര്‍ത്യതയുടെ അവകാശം പ്രാപിക്കുവാനാണ്‌' (൭4, 3). 


അഭ്യാസങ്ങള്‍ 
1. വി. അത്താനാസ്യോസിന്റെ ജീവചരിത്രം ചുരുക്കിയെഴുതുക. 


2. അത്താനാസ്്യോസിന്റെ കൃതികളെക്കുറിച്ച്‌ ഒരു ഖണ്ഡിക എഴു 
തുക. 


3. യുക്തിയുടെ അടിസ്ഥാനത്തില്‍ വി. ത്രിത്വത്തിലെ പരസ്പര 
ബന്ധത്തെ വ്യാഖ്യാനിക്കാമോ? നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക. 


പാഠം 6 


അറിയുസിനെതിരെ പാശ്ചാത്യര്‍: 
ഹിലരിയും അംബ്രോസും 


1 ഹിലരിയുടെ ജീവിതം 1 ഹിലരിയുടെ കൃതികളും സംഭാവനകളും 
പ അംബ്രോസിന്റെ ജീവിതം ൨ അംബ്രോസിന്റെ കൃതികളും സംഭാവ 
നകളും 


1. ഹിലരിയുടെ ജീവിതം 


പാസിയേര്‍സിലെ ഹിലരിയെ (315-368) വേണമെങ്കില്‍ പാശ്ചാത്യസഭ 
യുടെ അത്താനാസ്യോസ്‌ എന്നു വിളിക്കാം. അക്രൈസ്തവ മാതാപി 
താക്കളുടെ പുരതനായി ഒരു സമ്പന്ന കുടുംബത്തിലാണ്‌ ഹിലരി ജനി 
ച്ചത്‌. പ്രാഥമിക വിദ്യാഭ്യാസകാലത്തു തന്നെ സ്വത്രന്രനായി ചിന്തിക്കു 
ന്നതിനും സാഹിത്യഭംഗിയില്‍ എഴുതുന്നതിനും അദ്ദേഹത്തിനു പ്രത്യേക 
താത്പര്യം തോന്നി. അതുകൊണ്ടു തന്നെ സ്വന്തം അന്വേഷണത്തിന്റെ 
പരിസമാപ്തി യേശുക്രിസ്തുവില്‍ കണ്ടെത്തി. താന്‍ കണ്ടെത്തിയ സത്യ 
ത്തെക്കുറിച്ചു ഭംഗിയായ ഭാഷയില്‍ എഴുതി. 


ഹിലരിയുടെ മുപ്പതാമത്തെ വയസ്സില്‍ അദ്ദേഹം സ്നാനം സ്വീകരിച്ചു. 
അദ്ദേഹം വിവാഹിതനായിരുന്നു. ഒരു പുര്രിയുമുണ്ടായിരുന്നു. അദ്ദേഹം 
ഒരു ക്രിസ്ത്യാനിയായി ഏറ്റവും മാതൃകാപരവും ത്യാഗനിര്‍ഭരവുമായ 
ഒരു ജീവിതം നയിക്കുമ്പോഴാണ്‌ പാസിയേര്‍സില്‍ ഒരു മ്മെതാന്റെ 
ആവശ്യം വന്നത്‌. വിവാഹിതനാണെങ്കിലും ഹിലരിയെത്തന്നെ ആ 
സ്ഥാനത്തേക്കു ജനം തെരഞ്ഞെടുത്തു. ദൈവത്തിന്റെ വിളിയും മനു 
ഷ്യരുടെ തെരഞ്ഞെടുപ്പും മാനിച്ച്‌, ഹിലരിയും ഭാരൃയയും ദൈവരാജ്യ 


സാക്ഷികളുടെ സമൂഹം 99 


ത്തിനുവേണ്ടി തങ്ങളുടെ ശിഷ്ടായുസ്‌ മുഴുവന്‍ നീക്കിവച്ചു. ഒരു സഹോ 
ദരനെപ്പോലെ അവര്‍ ഹിലരിയെ ശുശ്രൂഷിച്ചു. 


ഹിലരി മ്മെതാനായ ഉടന്‍തന്നെ ഒരു കാര്യം വ്യക്തമായി: അറിയൂ 
സിന്റെ പക്ഷക്കാര്‍ പാശ്ചാത്യലോകം കൈയടക്കിക്കൊണ്ടിരുന്നതിനാല്‍ 
ആ പക്ഷത്തില്‍ ചേര്‍ന്നില്ലെങ്കില്‍ അനേകം കഷ്ടപ്പാടുകള്‍ ഉണ്ടാകു 
മെന്ന്‌. എങ്കിലും സത്യവിശ്വാസത്തിനുവേണ്ടി ധൈര്യമായി നിലകൊള്ളു 
വാന്‍ അദ്ദേഹം തീരുമാനിച്ചു. അതുകൊണ്ട്‌ ച്രകവര്‍ത്തിയുടെ പിന്‍തുണ 
യോടെ 353-ല്‍ വിളിച്ചുകൂട്ടപ്പെട്ട അറിയൂസിന്റെ അനുകൂലികളുടെ അര്‍ 
ലേസ്‌ സമ്മേളനത്തിലും 355-ലെ മിലാന്‍ സമ്മേളനത്തിലും ഹിലരി 
പങ്കെടുത്തില്ല. അതുകൊണ്ടു തന്നെ പലരുടെയും ഉപജാപക പ്രവര്‍ 
ത്തനം മൂലം 356-ല്‍ ഹിലരി ഫ്രീജിയായിലേയ്ക്കു നാടുകടത്തപ്പെട്ട. 
ഏകാന്തവാസത്തിനിടയില്‍ പലതും വായിക്കുവാനും എഴുതുവാനും 
അദ്ദേഹത്തിനു സാധിച്ചു. പ്രധാനമായി വായിച്ചത്‌ ഒരിജന്റെയും അത്താ 
നാസ്യോസിന്റെയും കൃതികളായിരുന്നു. ഈ സമയത്ത്‌ എഴുതപ്പെട്ട കൃതി 
കളില്‍ “വി. ത്രിത്വം", “സുന്നഹദോസുകള്‍ ' എന്നിവയാണു പ്രധാനം. 
പൂര്‍വ്വാധികം ശക്തിയോടെ അറിയുസ്യ പാഷാണ്ഡതയ്ക്കെതിരെ പ്രസം 
ഗിക്കുവാന്‍ തുടങ്ങിയ ഹിലരിയെ അധികം താമസിയാതെ സ്വന്തം 
നാടായ പാസിയേര്‍സിലേയ്ക്കു ച്രകകവര്‍ത്തി പറഞ്ഞയച്ചു. 


ഹിലരി തിരിച്ചു വന്നപ്പോള്‍ രാജോചിതമായ ഒരു സ്വീകരണമാണു 
ലഭിച്ചത്‌. ഇപ്രാവശ്യം കൂടുതല്‍ ശക്തമായും ത്രന്തരപൂര്‍വവും അറിയൂ 
സുകാര്‍ക്കെതിരെ അദ്ദേഹം നടത്തിയ പ്രചരണം വിജയിക്കുക തന്നെ 
ചെയ്തു. സ്വന്തം നാട്ടില്‍ നിന്ന്‌, അദ്ദേഹം ഇറ്റലിയിലും എത്തി. സത്ൃ 
വിശ്വാസത്തിന്റെ സ്ഥിരീകരണത്തിനു പ്രവര്‍ത്തിച്ചുവെങ്കിലും മിലാനിലെ 
മ്രെതാനായ ഒക്സാന്‍ഷ്യോസ്‌ അറിയൂസിന്റെ അനുകൂുലിയായിരുന്നതി 
നാല്‍ ഇറ്റലിയില്‍ നിന്ന്‌ അധികം താമസിയാതെ തിരിച്ചുപോരേണ്ടതായി 
വന്നു. 


ജീവിത സായാഹ്നത്തില്‍ തികച്ചും സമാധാനപൂര്‍ണ്ണമായ ഒരന്തരീക്ഷം 
ഹിലരിക്കു ലഭിച്ചു. പഠനത്തിലും, ധ്യാനത്തിലും, പ്രബോധനങ്ങളിലും 
അദ്ദേഹം കഴിച്ചുകൂട്ടി. 367-നോടടുത്ത്‌ അദ്ദേഹം അന്തരിച്ചു. 


2, ഹിലരിയുടെ കൃതികളും സംഭാവനകളും 


ഹിലരി സാഹിത്ൃഭംഗിയുള്ള ഒരു ഗ്രന്ഥകര്‍ത്താവായിരുന്നു. സങ്കീര്‍ 
ത്തനങ്ങള്‍ക്കും ഇയ്യോബിന്റെ പുസ്തകത്തിനും പുതിയനിയമത്തിലെ 
ചില പുസ്തകങ്ങള്‍ക്കും അദ്ദേഹം വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്‌. 
പ്രന്തണ്ടു പുസ്തകങ്ങളിലായി എഴുതിയ “വി. (്രിത്വത്തെക്കുറിച്ചുള്ള 
കൃതി” അദ്ദേഹത്തിന്റെ വേദ്രഗന്ഥങ്ങളില്‍ ഏറ്റവും ്രദ്ധേയമാണ്‌. വി. 


100 സാക്ഷികളുടെ സമൂഹം 


ര്രിത്വത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ പ്രതിപാദനത്തിനു പരിമിതികള്‍ 
അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു: 


“അവിടുന്നു തന്നെ തന്റെ സ്വഭാവത്തിന്റെ നാമങ്ങള്‍ നിശ്ചയിച്ചു: 
പിതാവ്‌, പുരതന്‍, പരിശുദ്ധാത്മാവ്‌. ഇതിലുപരിയായി എന്തെങ്കിലും 
അന്വേഷിക്കപ്പെടുന്നെങ്കില്‍ അതു വാക്കുകള്‍ക്കും, നിരീക്ഷണത്തിനും, 
മനുഷ്യബുദ്ധിക്കും അതീതമാണ്‌, അത്‌ അവാച്യമാണ്‌, അപ്രാപ്യമാണ്‌, 
ദുര്‍ഗ്രാഹ്യമാണ്‌. വിഷയത്തിന്റെ സ്വഭാവം തന്നെ വാക്കുകളെ അര്‍ത്ഥ 
ശൂന്യമാക്കുന്നു; അതിന്റെ ശക്തമായ വെളിച്ചം മാനസിക നിരീക്ഷ 
ണത്തെ അവ്യക്തമാക്കുന്നു” (വി. (്രിത്വം: 2, 5). 


സുന്നഹദോസുകളെക്കുറിച്ചുള്ള ഗ്രന്ഥത്തില്‍ യഥാര്‍ത്ഥത്തില്‍ നിഖ്യാ 
വിശ്വാസ്പ്രമാണത്തിന്‌ ഒരു വ്യാഖ്യാനം നല്‍കുകയായിരുന്നു അദ്ദേഹം. 
ച്രരവര്‍ത്തിമാര്‍ക്കും അറിയുസ്യ മ്മെതാന്മാര്‍ക്കും അദ്ദേഹം എഴുതിയ 
വിശ്വാസ സമര്‍ത്ഥന കൃതികളും ശ്രദ്ധേയമാണ്‌. സാഹിത്യസേവനം 
കൂടാതെ ആരാധനയില്‍ ഉപയോഗിക്കുവാന്‍ ഭക്തിഗീതങ്ങള്‍ ധാരാളമായി 
എഴുതുവാനും, എഴുതിപ്പിക്കുവാനും ഹിലരി ശ്രദ്ധിച്ചു. സത്യവിശ്വാസ 
മര്‍മ്മങ്ങള്‍ ഉള്‍ക്കൊണ്ട ഗാനശകലങ്ങള്‍ക്കു ജനഹൃദയങ്ങളില്‍ വലിയ 
സ്ഥാനമുണ്ടെന്നദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. 


3, അംബ്രോസിന്റെ ജീവിതം 


ച്ര്രവര്‍ത്തിമാരെപ്പോലും മുട്ടുകുത്തിച്ച ധീരമായ ക്രൈസ്തവ നേതൃ 
ത്വത്തെയാണ്‌ അംബ്രോസില്‍ കാണുന്നത്‌. വ്ൃക്തി മാഹാത്മ്യം 
കൊണ്ടും, ആദര്‍ശധീരത കൊണ്ടും പാശ്ചാതൃലോകത്തു ക്രൈസ്തവ 
സഭയുടെ സ്ഥാനം ഉറപ്പിച്ച അംബ്രോസ്‌, ച്ക്രവര്‍ത്തിയോടു പോലും 
പറഞ്ഞു: “ച്രകവര്‍ത്തിയും സഭയില്‍ തന്നെ; സഭയ്ക്കുപരിയല്ല' എന്ന്‌. 

റോമാ സദ്രമാജൃത്തിന്റെ പാശ്ചാത്യഭാഗത്തെ ഒരു പ്രവിശ്യയായിരുന്നു 
ഗാള്‍. അവിടുത്തെ റോമന്‍ ഭരാണാധികാരിയായിരുന്നു ക്രിസ്ത്യാനി 
യായ അവുറേലിയസ്‌ അംബ്രോസ്‌. അദ്ദേഹത്തിന്റെ മുന്നാമത്തെ സന്താ 
നമായിട്ടാണ്‌ അംബ്രോസ്‌ 339-ല്‍ ജനിച്ചത്‌. രസികനായിരുന്ന 
അംബ്രോസ്‌ ചെറുപ്പത്തില്‍ തന്റെ സഹോദരിയെ കൈമുത്തിയിട്ടു 
പറഞ്ഞു. “ഞാന്‍ മ്മെതാനാ കൈമുത്തിക്കോ” എന്ന്‌. അംബ്രോസിന്റെ 
പിതാവ്‌ അധികം താമസിയാതെ മരിച്ചുപോയതിനാല്‍, മാതാവ്‌ കുഞ്ഞു 
ങ്ങളെയും കൂട്ടി റോമിലേക്കു പോയി. 


അംബ്രോസ്‌ റോമില്‍ തന്റെ വിദ്യാഭ്യാസം പൂര്‍ത്തിയാക്കി. നിയമവും 
തത്ത്വശാസ്ത്രവും അദ്ദേഹം പ്രത്യേകം പഠിച്ചു. അദ്ദേഹത്തിന്റെ സാമർ 
ത്ഥൃവും വ്ൃക്തിത്വവും കണ്ട്‌ അന്നത്തെ നഗര ഭരണസമിതിയില്‍ അദ്ദേ 


സാക്ഷികളുടെ സമൂഹം 101 


ഹത്തെയും അംഗഗമാക്കി. പിന്നീടദ്ദേഹം ലൈഗുറിയ, എമീലിയ എന്നീ 
പ്രവിശ്യകളുടെ ഗവര്‍ണറായി നിയമിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ താമ 
സവും ഓഫീസും മിലാനിലായിരുന്നു. 


അംബ്രോസ്‌ എല്ലാവരുടെയും സ്നേഹബഹുമാനങ്ങള്‍ പിടിച്ചുപറ്റി. 
സിവില്‍ ഭരണാധികാരിയായിരുന്നെങ്കിലും സഭാകാര്യങ്ങളിലൊക്കെ 
അദ്ദേഹം ആത്മാര്‍ത്ഥമായി പങ്കെടുത്തു. മിലാനിലെ അറിയുസ്യ മെത്രാ 
നായിരുന്ന ഓക്സന്‍ഷ്യോസ്‌ നിര്യാതനായപ്പോള്‍ മറ്റൊരാളെ തെര 
ഞ്ഞെടുക്കേണ്ടയാവശ്യം വന്നു. അറിയൂസുകാരും സത്യവിശ്വാസികളും 
തമ്മില്‍ ഇതിനെച്ചൊല്ലി വാദപ്രതിവാദം നടന്നു. ക്രമസമാധാനത്തിനു 
വേണ്ടി ദേവാലയത്തില്‍ വന്ന അംബ്രോസിനെ കണ്ടപ്പോള്‍ ആരോ 
വിളിച്ചു പറഞ്ഞു: “അംബ്രോസിനെ മ്മെതാനാക്കാം” എന്ന്‌. അത്ഭുതക 
രമായി ആ നിര്‍ദ്ദേശം എല്ലാവര്‍ക്കും സ്വീകാര്യമായി. ഒഴിവുകഴിവുകള്‍ 
പറഞ്ഞു നോക്കിയെങ്കിലും, അവസാനം അംബ്രോസ്‌ സ്നാനമേറ്റ്‌ 
ഏതാനും ദിവസങ്ങള്‍ക്കകം മ്രെതാനായി അഭിഷിക്തനായി. 


അംബ്രോസ്‌ മിലാന്‍ ഇടവകയുടെ ഭരണം ഏറ്റെടുത്തതോടെ 
സഭയ്ക്ക്‌ ഒരു പുതിയ ഉന്മേഷം വന്നു. അദ്ദേഹം സ്വയം ദാരിദ്രത്തിന്റെ 
വ്രതം എടുത്തുകൊണ്ടു തന്റെ സമ്പാദ്യങ്ങള്‍ സാധുക്കള്‍ക്ക്‌ നല്‍കി. 
അധികം താമസിയാതെ തന്നെ സഭയുടെ വിശ്വാസകാര്യങ്ങളില്‍ 
അദ്ദേഹം അവഗാഹം നേടി. ഉജ്ജലനായ പ്രസംഗകന്‍ എന്നും, ജനങ്ങ 
ളുടെ മ്െര്രാന്‍ എന്നും, അഗതികളുടെ ആശ്രയം എന്നുമൊക്കെയുള്ള 
വിശേഷണങ്ങള്‍ അദ്ദേഹത്തിനു കിട്ടി. 


വിശ്വാസകാര്യങ്ങള്‍ പഠിച്ചപ്പോള്‍ അദ്ദേഹത്തിന്‌, അറിയൂസ്യ വേദ 
വിപരീതത്തിന്റെ അപകടം ബോദ്ധ്യമായി. ഉപദേശം കൊണ്ടും, വൃക്തി 
സമ്പര്‍ക്കം കൊണ്ടും, ആരാധനാപരിക്ഷിക്കരണം കൊണ്ടും, അദ്ദേഹം 
മിക്ക അറിയുസ്യ ചിന്താഗതിക്കാരെയും സഭയിലേയ്ക്കു കൊണ്ടുവന്നു. 
സുന്ദരവും ആകര്‍ഷകവുമായ ഗീതങ്ങള്‍ ജനങ്ങള്‍ക്കെല്ലാം പാടുവാന്‍ 
തക്കവണ്ണം അദ്ദേഹം ഉണ്ടാക്കി, ആരാധനയില്‍ ഉപയോഗിച്ചത്‌ മുക്തക 
ണ്ഠമായ പ്രശംസയ്ക്കു കാരണമായി. 


അംബ്രോസിനുണ്ടായിരുന്ന ജനപിന്തുണ കണ്ട ച്ക്രവര്‍ത്തിമാരെല്ലാം 
അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ മാനിച്ചു. ഒരിക്കല്‍ ഒരു കൂട്ടക്കൊലപാ 
തകത്തിന്‌, ച്രകവര്‍ത്തിയെക്കൊണ്ട്‌ ജനമധ്യത്തില്‍ ക്ഷമ പറയിപ്പിക്കാന്‍ 
പോലും അദ്ദേഹത്തിനു സാധിച്ചുവെന്നു പറഞ്ഞാല്‍ അദ്ദേഹത്തിന്റെ 
സ്വാധീനം എത്രമാര്തമായിരുന്നുവെന്ന്‌ ഈഹിക്കാമല്ലോ. 


ആഗസ്തീനോസിന്റെ മാനസാന്തരത്തിനും ജ്ഞാനസ്നാനത്തിനും 
ര്രധാന മാനുഷിക മുഖാന്തരം അംബ്രോസായിരുന്നു. തിരക്കേറിയ തന്റെ 


102 സാക്ഷികളുടെ സമൂഹം 


അജപാലനദൌഈത്ൃത്തിനിടയിലും വായിക്കുവാനും എഴുതുവാനും 
അംബ്രോസ്‌ സമയം കണ്ടെത്തിയിരുന്നു. 


വന്ദ്യവയോധികനായ അംബ്രോസ്‌ 397-ല്‍ ദുഃഖവെള്ളിയാഴ്ച ദിവസം 
ദിവംഗതനായി. 


4. അംബ്രോസിന്റെ കൃതികളും സംഭാവനകളും 


അംബ്രോസിന്റെ മിക്ക കൃതികളും ലഭ്യമായിട്ടുണ്ട്‌. വേദപുസ്തക 
ത്തെയും ആത്മീയ ജീവിതത്തെയും, വിശ്വാസകാര്യങ്ങളെയും കുറിച്ച 
നേകം കൃതികളും, ധാരാളം പ്രസംഗങ്ങളും, ലേഖനങ്ങളും കീര്‍ത്തന 
ങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്‌. 

വേദപുസ്തകത്തെ സംബന്ധിച്ചുള്ള കൃതികളില്‍ ഏറ്റവും പ്രധാനം 
പഴയനിയമ ഗ്രന്ഥങ്ങളിലെ തെരഞ്ഞെടുത്ത വ്യക്തികളെയോ വിഷയ 
ങ്ങളെയോ കുറിച്ചുള്ള വ്യാഖ്യാനമാണ്‌ (ഉദാ. കായേനും ഹാബേലും, 
നോഹയും പെട്ടകവും, അബ്രഹാം, യാക്കോബും വിശുദ്ധ ജീവിതവും, 
നാബോത്ത്‌, തോബിയാസ്‌ മുതലായവ). ആത്മീയവും, സന്മാര്‍ഗപരവു 
മായ കൃതികളില്‍, “പുരോഹിതന്മാരുടെ കര്‍ത്തവ്യങ്ങള്‍”, “കന്യാത്വം', 
“വിധവകള്‍ ' എന്നിവ പ്രത്യേകം പ്രാധാന്യമര്‍ഹിക്കുന്നു. വിശ്വാസത്തെ 
സംബന്ധിച്ചു പൊതുവായും, ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ സംബ 
ന്ധിച്ചും പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചും പ്രത്യേകമായിട്ടുള്ള കൃതി 
കളും ഉണ്ട്‌. കൂദാശകളെ സംബന്ധിച്ചും, പുരോഹിതന്മാരുടെ പാപമോ 
ചനാധികാരത്തെക്കുറിച്ചുമുള്ള ലഘു പ്രബന്ധങ്ങളും അദ്ദേഹം രചിച്ചി 
ട്ടുണ്ട്‌. 

അംഗബ്രോസിന്റെ രണ്ടു പ്രധാനപ്പെട്ട സംഭാവനകള്‍ സഭയും 
രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തിലും, സഭയുടെ ഐകൃത്തെക്കുറിച്ചുള്ള 
പരിഗണനയിലും അദ്ദേഹം എടുത്ത നടപടികളാണ്‌. സഭ ഒരിക്കലും 
രാഷ്ട്രത്തിന്റെ ഹിതാനുവര്‍ത്തിയാകാന്‍ പാടില്ല എന്നും, സഭയുടെ 
ഐക്യം ചരിര്രത്തില്‍ വ്യക്തമാകുവാന്‍ ശ്രമിക്കേണമെന്നും അംബ്രോസ്‌ 
ആത്മാര്‍ത്ഥമായി വിശ്വസിച്ചിരുന്നു. 


അഭ്യാസങ്ങള്‍ 


1. ഹിലരിയുടെയും അംബ്രോസിന്റെയും (്രവര്‍ത്തനരീതികളെ 
തമ്മില്‍ താരതമ്യപ്പെടുത്തുക. 

2. “വ്ൃക്തിത്വമുള്ളവര്‍ സഭാനേതൃത്വത്തില്‍ വന്നാല്‍ പല പ്രശ്നങ്ങളും 
പരിഹരിക്കപ്പെടും.” അംബ്രോസിന്റെ സംഭാവനകളുടെ അടിസ്ഥാനത്തില്‍ 
ഈ പ്രസ്താവനയെ വ്യാഖ്യാനിക്കുക. 


യുണിറ്റ്‌ 4 
താപസന്മാരും വിശ്വാസധീരന്മാരും 
പാശ്ചാതൃ-പൌരസ്ത്ൃയ പാരമ്പര്യങ്ങളില്‍ 


പാഠാ 1 


ചില സസന്ധ്യാസനേതാക്കള്‍ ഭാഗം 1 


പ] തിബ്സിലെ പഈലൂസും അന്തോനിയോസും ൮ പക്കോമിയോസ്‌ 1] 
മക്കാറിയോസ്‌ [1 അപ്രേം 1 എപ്പിഫാനിയസ്‌ 


1, തീബ്സിലെ പൌലുസും അന്തോനിയോസും 


ആദ്യത്തെ ക്രൈസ്തവ സന്യാസിയായി അറിയപ്പെടുന്നത്‌ തീബ്‌ 
സിലെ വി. പനലൂസാണെങ്കിലും, സന്യാസപ്രസ്ഥാനത്തിന്റെ പിതാവായി 
അറിയപ്പെടുന്നത്‌ വി. അന്തോനിയോസ്‌ ആണ്‌. ഒരിക്കല്‍ അന്തോനി 
യോസ്‌ മനസ്സില്‍ വിചാരിച്ചു, തന്നോളം പുണൃപൂര്‍ണതയില്‍ എത്തിയ 
മറ്റു സന്യാസിമാരാരും കാണുകയില്ല എന്ന്‌. എന്നാല്‍ രാത്രിയില്‍ അദ്ദേ 
ഹത്തിനൊരു ദര്‍ശനം ഉണ്ടായി, തന്നേക്കാള്‍ ശ്രേഷ്ഠനായ ഒരുവന്‍ 
അതേ മരുഭൂമിയില്‍ വസിക്കുന്നുണ്ടെന്ന്‌. അതിന്‍പ്രകാരം തൊണ്ണൂറു 
വയസ്സുള്ള അന്തോനിയോസ്‌ നൂറ്റിപ്പതിമൂന്നു വയസ്സുള്ള പൌനലൂസിനെ 
കണ്ടെത്തി. അതിന്റെ ചരിത്രം, അഥവാ ആദ്യ ക്രൈസ്തവ സന്യാസി 
യുടെ ചരിത്രം വി. ജെറോം എഴുതിയിട്ടുണ്ട്‌. അതുപോലെതന്നെ, സന്യാ 
സികളെ ആകര്‍ഷിച്ച്‌ ആദ്യമായി ആശ്രമപ്രസ്ഥാനത്തിന്‌ ആരംഭം കുറിച്ച 
വി. അന്തോനിയോസിന്റെ ചരിര്രം വി. അത്താനാസ്യോസും എഴുതിയി 
ട്ടുണ്ട്‌. 

ഈജിപ്തിലെ തീബ്സിലാണു വി. പൌലൂസ്‌ ജനിച്ചത്‌. വി. പൌലൂ 
സിന്റെ പതിനാറാമത്തെ വയസ്സില്‍ തന്റെ മാതാപിതാക്കള്‍ നഷ്ടപ്പെട്ടു. 
ഒരു പക്ഷേ അവര്‍ രക്തസാക്ഷികളായതാകാം. പൌലൂസിന്റെ ഏക 
സഹോദരിയെ വിവാഹം കഴിച്ചയച്ചിരുന്നു. തനിക്കുണ്ടായിരുന്ന വസ്തു 
വകകള്‍ ഒക്കെ ഉപേക്ഷിച്ച്‌ ഡീഷ്യസ്‌ ച്രകവര്‍ത്തിയുടെ പീഡനത്തിന്റെ 
കാലത്ത്‌, മരുഭൂമിയിലെ ഏകാന്തവാസത്തിനു പുറപ്പെട്ടു. ഉപവാസ 
ത്തിലും പ്രാര്‍ത്ഥനയിലും മാര്രം സമയം കഴിച്ചുകൂട്ടി. ഭക്ഷണം വളരെ 
അപൂര്‍വമായേ കഴിച്ചുള്ളു. പലപ്പോഴും ദൈവം പക്ഷികള്‍ മുഖേനയും, 
കായ്കനികള്‍ കൊണ്ടും അദ്ദേഹത്തിനു ഭക്ഷണം കൊടുത്തു വന്നി 
രുന്നു. മരുഭൂമിയിലെ മൃഗങ്ങള്‍ അദ്ദേഹത്തിന്റെ വിശ്വസ്ത സേവകരും 
സ്നേഹിതരും ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഗുഹയ്ക്കുള്ളില്‍കൂടി അത്ഭു 


104 സാക്ഷികളുടെ സമൂഹം 


തകരമായ ഒരു നീരുറവ പ്രവഹിച്ചിരുന്നു. ഇങ്ങനെ ആത്മീയ തേജ 
സിലും തപസിന്റെ ശക്തിയിലും കഴിഞ്ഞ പൌലൂസിനെയാണ്‌ അന്തോ 
നിയോസ്‌ കണ്ടെത്തുന്നത്‌. 


അന്തോനിയോസും ജനിച്ചത്‌ ഈജിപ്തിലായിരുന്നു; കോമാ എന്ന 
സ്ഥലത്ത്‌. ക്രി. വ. 251-നോടടുത്ത്‌. അന്തോനിയോസിന്‌ പതിനെട്ടു 
വയസു പ്രായമാകുന്നതിനു മുമ്പ്‌ മാതാപിതാക്കള്‍ മരിച്ചുപോയി. അദ്ദേ 
ഹത്തിന്‌ ഇളയ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ധാരാളം സമ്പത്തുണ്ടാ 
യിരുന്നിട്ടും അന്തോനിയോസിനു പക്ഷേ സമ്പത്തിനോടൊന്നും വലിയ 
താത്പര്യമില്ലായിരുന്നു. ക്രൈസ്തവ ജീവിതത്തിലെ പുണ്യപൂര്‍ണ്ണത 
യായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഒരു ദിവസം ദേവാലയത്തില്‍ ആരാ 
ധനയ്ക്കു ചെന്നപ്പോള്‍ വായിച്ചുകേട്ട വേദഭാഗം ഹൃദയത്തെ സ്പര്‍ശിച്ചു: 
“സത്ഗുണപൂര്‍ണനാകുവാന്‍ ഇച്ഛിക്കുന്നുവെങ്കില്‍ ചെന്നു നിനക്കുള്ളതു 
വിറ്റു ദരിദ്രര്‍ക്കു കൊടുക്ക; എന്നാല്‍ സ്വര്‍ഗ്ഗത്തില്‍ നിനക്കു നിക്ഷേപം 
ഉണ്ടാകും; പിന്നെ വന്നു എന്നെ അനുഗമിക്ക” (മത്തായി 19:21). അതിന്‍ 
പ്രകാരം അദ്ദേഹം പ്രവര്‍ത്തിച്ചു. തന്റെ സഹോദരിക്കു കുറച്ചു വസ്തു 
വക മാറ്റിവച്ചിട്ട്‌ അവരെ ഒരു ക്രൈസ്തവ കുടുബത്തില്‍ ഏല്‍പിച്ചു. 
ബാക്കിയുള്ള തന്റെ സ്വത്തു മുഴുവന്‍ പാവങ്ങള്‍ക്കു ദാനം ചെയ്തിട്ട 
സ്വയം ദരിദ്രനായി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം വിശുദ്ധന്മാ 
രായ ആളുകളെ കണ്ടെത്തി അവരില്‍ നിന്ന്‌ ആത്മീയകാര്യങ്ങള്‍ കേള്‍ 
ക്കുക എന്നതായിരുന്നു. അതേസമയം സ്വന്തം കൈ കൊണ്ട്‌ അദ്ദേഹം 
അദ്ധ്വാനിച്ചു. അതില്‍നിന്നു കിട്ടുന്നതുകൊണ്ട്‌ വിശപ്പടക്കുകയും പാവ 
ങ്ങള്‍ക്കു ദാനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ത്യാഗവും, മനു 
ഷ്യസ്നേഹവും, പുണൃപരിശീലനവും അനേകരെ തന്റെ അടുക്കലേക്ക്‌ 
ആകര്‍ഷിച്ചു. പതിനഞ്ചു വര്‍ഷത്തോളം തന്റെ സ്വന്തം നാട്ടില്‍ ഇങ്ങനെ 
ജീവിച്ചു കഴിഞ്ഞു. കൂടുതല്‍ കര്‍ക്കശമായ സന്യാസ ജീവിതത്തിന്‌ 
അദ്ദേഹം നൈല്‍ നദിയുടെ മറുകരയിലെ പിസ്പിറിലെ കുന്നിന്‍നിരക 
ളിലേയ്ക്ക്‌ താമസം മാറ്റി. മരുഭൂമിയിലേയ്ക്ക്‌ അധികം ദൂരമുണ്ടായിരു 
ന്നില്ല. അവിടെയാണ്‌ തന്റെ ജീവിതത്തിലെ അടുത്ത ഇരുപതു വര്‍ഷ 
ക്കാലം താമസിച്ചത്‌. അനേകം ചെറുപ്പക്കാര്‍ അദ്ദേഹത്തിന്റെ മാതൃക 
പിന്‍പറ്റി സമീപ്രപദേശങ്ങളില്‍ വന്നു താമസിച്ചു. അധികം താമ 
സിയാതെ ആ പ്രദേശമാകെ ഏകാന്ത സന്യാസികളെക്കൊണ്ടു നിറഞ്ഞു. 
അവരെല്ലാം അന്തോനിയോസിന്റെ ഉപദേശം കേള്‍ക്കുവാന്‍ എപ്പോഴും 
ഉത്സുകരായിരുന്നു. അവരെല്ലാം വല്ലപ്പോഴും ഒരുമിച്ചുകൂടുന്ന ഒരു പതി 
വുണ്ടായി; പ്രത്യേകിച്ചു ഞായറാഴ്ച വി. ആരാധനയ്ക്കായിട്ട്‌. അപ്പോ 
ഴെല്ലാം അവര്‍ക്ക്‌ നേതൃത്വം കൊടുക്കുന്ന ആശ്രമപിതാവായി അന്തോ 
നിയോസ്‌ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഒരിക്കല്‍ പീഡകളുടെ 


സാക്ഷികളുടെ സമൂഹം 105 


സമയത്ത്‌ ക്രിസ്ത്യാനികളെ ധൈര്യപ്പെടുത്തുവാന്‍ അന്തോനിയോസ്‌ 
പട്ടണത്തിലെത്തിയത്‌ വളരെ കോളിളക്കം സൃഷ്ടിച്ചു. 


കൂടുതല്‍ തീധ്രമായ പുണ്യപരിശീലനത്തിനായി അദ്ദേഹം പിന്നീട്‌ 
മരുഭൂമിയുടെ മധ്ൃഭാഗത്തേയ്ക്കു പോയി. അവിടെ വല്ലപ്പോഴും ചില 
മരുഭൂവാസികളെത്തി അദ്ദേഹത്തിനു ഭക്ഷണം കൊടുക്കുമായിരുന്നു. 
അല്ലാത്തപ്പോഴൊക്കെ മിക്ക ദിവസങ്ങളിലും ഉപവസിച്ചും ചിലപ്പോള്‍ 
അപൂര്‍വമായി ഈന്തപ്പഴങ്ങള്‍ ഭക്ഷിച്ചും കഴിച്ചുകൂട്ടി. അവിടെയും 
അന്തോനിയോസിനെ കാണുവാന്‍ ഭക്തന്മാര്‍ വരുവാന്‍ തുടങ്ങി. 
അദ്ദേഹം മൂലം അനേകം അത്ഭുതങ്ങളും നടന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ 
വൃദ്ധനായി ഏകാന്ത ജീവിതം നയിച്ചപ്പോഴാണ്‌ അറിയൂസിന്റെ വേദവി 
പരീതത്തെക്കുറിച്ച്‌ അറിഞ്ഞത്‌. അങ്ങനെ അദ്ദേഹം അറിയൂസുകാര്‍ക്കെ 
തിരെ പ്രസംഗിക്കുവാന്‍ വീണ്ടും അലക്സ്രന്രിയായിലെത്തി. ആ 
സന്ദര്‍ശനം സത്യവിശ്വാസത്തിന്റെ വലിയ വിജയമായിരുന്നു. 


അന്തോനിയോസിന്റെ ഉത്തമ സുഹൃത്തായിരുന്നു വി. അത്താനാ 
സ്യോസ്‌. അത്താനാസ്യോസിന്റെ പ്രവാസത്തിന്റെ നാളുകളില്‍ അദ്ദേഹം 
അന്തോനിയോസിനെ പലപ്പോഴും സന്ദര്‍ശിച്ചിരുന്നു. 


അന്തോനിയോസ്‌ വന്ദ്യവയോധികനായിരിക്കു മ്പോഴാണ്‌ മുമ്പു 
പറഞ്ഞ ദര്‍ശനപ്രകാരം തീബ്സിലെ വി. പൌഈലൂസിനെ കാണുന്നത്‌. 
പൌഈലൂസിനെ അന്വേഷിച്ച്‌, ദീര്‍ഘയാത്ര നടത്തി, അത്ഭുതകരമായ അട 
യാളങ്ങളാല്‍ നയിക്കപ്പെട്ട അന്തോനിയോസ്‌, പൌലൂസ്‌ താമസിച്ച ഗുഹാ 
മുഖത്തെത്തിയപ്പോള്‍ പെട്ടെന്നു പൌലൂസ്‌ വാതില്‍ അടച്ചു. അന്തോനി 
യോസ്‌ താണുവീണു കിടന്നപേക്ഷിച്ചു: “ഞാനാരാണെന്നും എവിടെ 
നിന്നു വരുന്നുവെന്നും എന്തിനു വരുന്നുവെന്നും അങ്ങേയ്ക്കറിയാം. 
അങ്ങയെ കാണുവാനുള്ള യോഗ്യത എനിക്കില്ലെന്നറിയാം. എങ്കിലും 
ഞാന്‍ അങ്ങയെ കാണാതെ തിരിച്ചു പോകയില്ല. അവിടുന്നു മൃഗങ്ങളെ 
സ്വാഗതം ചെയ്യുന്നുണ്ടല്ലോ. എങ്കില്‍ എന്തുകൊണ്ടു മനുഷ്യനെ 
സ്വാഗതം ചെയ്യുന്നില്ല? ഞാന്‍ അന്വേഷിച്ചതു കണ്ടെത്തി. ഞാനിപ്പോള്‍ 
മുട്ടുകയാണ്‌, തുറക്കപ്പെടാന്‍. എനിക്കതു സാധിച്ചില്ലെങ്കില്‍ ഞാനിവിടെ 
മരിക്കട്ടെ. അങ്ങുതന്നെ എന്നെ സംസ്കരിക്കേണ്ടി വരും.” ഇതു കേട്ട 
വി. പൌലൂസ്‌ വാതില്‍ തുറന്നുകൊണ്ടു പുഞ്ചിരിച്ചിപ്രകാരം പറഞ്ഞു: 
“ഇപ്രകാരമുള്ള പ്രാര്‍ത്ഥന ഭീതിപ്പെടുത്തലല്ല; ഈ കണ്ണീരില്‍ കാപട്യ 
മില്ല. എന്നാല്‍ മരിക്കാന്‍ വന്നവരെ സ്വാഗതം ചെയ്യാത്തതില്‍ അത്ഭുത 
പ്പെടേണ്ട കാര്യമില്ലല്ലോ?” അവസാനം പൌലൂസ്‌ മരിച്ചപ്പോള്‍ സംസ്ക്ക 
രിക്കാനുള്ള ഭാഗ്യം അന്തോനിയോസിനുണ്ടായി. പൌലൂസില്‍ നിന്നു 
കിട്ടിയ വസ്ത്രം വിശേഷപ്പെട്ടയവസരങ്ങളില്‍ അന്തോനിയോസ്‌ ധരി 
ക്കുമായിരുന്നു. 


106 സാക്ഷികളുടെ സമൂഹം 


അന്തോനിയോസും തന്റെ മരണം ആസന്നമായപ്പോള്‍ സമീപത്തുള്ള 
സന്യാസികളെ സന്ദര്‍ശിച്ചു വിട ചോദിച്ചു. ഒരു കാര്യം പ്രത്യേകം തന്റെ 
ശിഷ്യരെ ഉപദേശിച്ചു. ഈജിപ്തുകാരുടെ പാരമ്പര്യര്പകാരം തന്റെ 
ശരീരം ഒരിക്കലും സുഗന്ധം പൂശി സൂക്ഷിക്കരുത്‌, മണ്ണില്‍ അടക്കം 
ചെയ്യണം എന്നും തന്റെ വസ്രതങ്ങളില്‍ ചിലതു അത്താനാസ്യോസിനും 
സെറാപ്പിയനും നല്കണം എന്നും നിര്‍ദ്ദേശിച്ചിട്ട അദ്ദേഹം ക്രി. വ. 356-ല്‍ 
നൂറ്റിയഞ്ചു വയസ്സുള്ളവനായി നിര്യാതനായി. 


തീബ്സിലെ വി. പൌനലൂസിന്റേതായി കൃതികളായിട്ടൊന്നും അറിയ 
പ്പെടുന്നില്ല. എന്നാല്‍ അന്തോനിയോസിന്റെ ചില എഴുത്തുകള്‍ നമുക്കു 
ലഭിച്ചിട്ടുണ്ട്‌. മിക്ക എഴുത്തുകളും സന്യാസജീവിതത്തിലെ സ്ഥിര 
തയ്ക്കും പൂര്‍ണ്ണതയ്ക്കും ശിഷ്യരെ ആഹ്വാനം ചെയ്യുന്നവയാണ്‌. 


ചില പുരാതന ചിയ്തങ്ങളില്‍ തീബ്സിലെ പഈലൂസിനെ ചിത്രീകരി 
ക്കുന്നത്‌ സിംഹങ്ങളുടെ സഹവാസിയായിട്ടാണ്‌. അന്തോനിയോസിനെ 
ക്കുറിച്ചുള്ള ചിധ്രങ്ങള്‍ അനേകം പരീക്ഷകളുടെയില്‍, പതറാതെ നില്‍ 
ക്കുന്ന പുണ്യപുരുഷനായിട്ടാണു ചിധ്രീകരിക്കുന്നത്‌. 


2, വി. പക്കോമിയോസ്‌ 


“സന്യാസികളുടെ പിതാവായി” അന്തോനിയോസ്‌ അറിയപ്പെടുമെ 
ങ്കില്‍, ക്രൈസ്തവ സന്യാസാശ്രമ പ്രസ്ഥാനത്തിന്റെ പിതാവ്‌ വി. പക്കോ 
മിയോസാണ്‌. പക്കോമിയോസാണ്‌, സന്യാസികള്‍ക്കു സമൂഹജീവിത 
ത്തിന്റെ ശിക്ഷണവും കൂട്ടായ്മ ജീവിതവും പരിശീലിക്കുവാന്‍ ആശ്രമ 
സംവിധാനം ക്രമപ്പെടുത്തിയത്‌. അതുവരെ ഏകാന്തവാസത്തിനായി 
രുന്നു പ്രാധാന്യം നല്കിയിരുന്നത്‌. 

ഈജിപ്തിന്റെ തെക്കുഭാഗത്തുള്ള എസ്‌നായില്‍ ക്രി. വ. 290-നോട 
ടൂത്ത്‌, അക്രൈസ്തവ മാതാപിതാക്കളുടെ പുര്തനായി പക്കോമിയോസ്‌ 
ജനിച്ചു. റോമന്‍ പട്ടാളത്തില്‍ സേവനം അനുഷ്ഠിക്കുമ്പോള്‍ ചില 
ക്രൈസ്തവരുടെ സ്‌നേഹപൂര്‍ണ്ണമായ പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഹൃദ 
യത്തെ ക്രിസ്തുവിങ്കലേക്കാകര്‍ഷിച്ചു. പട്ടാളസേവനത്തില്‍ നിന്നു വിമു 
ക്തനായപ്പോള്‍ ക്രിസ്തുമതത്തെക്കുറിച്ചു കൂടുതല്‍ പഠിക്കുകയും ഒരു 
ക്രിസ്ത്യാനിയായിത്തീരുകയും ചെയ്തു. അധികം താമസിയാതെ, ഒരു 
സന്യാസിശ്രേഷ്ഠനായിരുന്ന പാലൈമോനുമായി പരിചയപ്പെട്ടു. അദ്ദേ 
ഹത്തിന്റെ ശിഷ്യനായി. കുറേക്കാലം കഴിഞ്ഞപ്പോള്‍ ഗുരുവും ശിഷ്യനും 
കൂടി താബെന്നായില്‍ ഒരു സന്യാസാശ്രമം സ്ഥാപിച്ചു. സന്യാസിമാര്‍ 
ഒരു പൊതു നിയമമനുസരിച്ചു താമസിക്കുവാനുള്ള ആശ്രമങ്ങളും മഠ 
ങ്ങളും താമസിയാതെ നൈല്‍ നദീതീരങ്ങളില്‍ രൂപംകൊണ്ടു. അവര്‍ 
ക്കെല്ലാം പൊതുവായ ശിക്ഷണത്തിനും കൂട്ടായ പ്രവര്‍ത്തനങ്ങള്‍ക്കും 


സാക്ഷികളുടെ സമൂഹം 107 


ആരാധനയ്ക്കുമായി പക്കോമിയോസ്‌ ചില നിയമങ്ങള്‍ എഴുതിയു 
ണ്ടാക്കി. ഈ നിയമങ്ങളാണ്‌ ആദ്യത്തെ സന്യാസ നിയമങ്ങള്‍. വെവ്വേറെ 
ഗുഹകളില്‍ കഴിയുന്ന സന്യാസിമാര്‍ ഒന്നിച്ചുവന്ന്‌ എപ്പോഴൊക്കെ 
ജോലി ചെയ്യണം, ആരാധനയ്ക്കും ഭക്ഷണത്തിനും എല്ലാ ദിവസവും 
എപ്പോഴൊക്കെ ഒന്നിച്ചു വരണം എന്നീ കാര്യങ്ങളൊക്കെ പക്കോമിയോ 
സിന്റെ നിയമങ്ങളിലൂള്‍പ്പെട്ടിരുന്നു. കൂടാതെ സന്യാസികളുടെ ആത്മീയ 
വളര്‍ച്ചയ്ക്കു പ്രബോധനങ്ങളും വേദ്രഗന്ഥ പഠനങ്ങളും അദ്ദേഹം ക്രമീ 
കരിച്ചു. വിദ്യാഭ്യാസത്തിനുള്ള സൌകര്യങ്ങളും ഏര്‍പ്പെടുത്തി. പുതിയ 
ശിഷ്യന്മാരാകുന്നവര്‍ക്കു പരിശോധനകളും, അനുസരണം, ദാരിദ്ര്യം, 
(ബ്രഹ്മചര്യം എന്നിവയില്‍ പ്രത്യേക ശിക്ഷണങ്ങളും നല്‍കുവാന്‍ ക്രമീ 
കരണം ചെയ്തു. പക്കോമിയോസിനെ സംബന്ധിച്ചു ശിഷ്യന്മാരുടെയി 
ടയില്‍ പ്രചാരത്തിലിരുന്ന ചില സംഭവകഥകളില്‍ അദ്ദേഹം എങ്ങനെ 
ഭക്തിയിലും ജോലിയിലും അഹങ്കരിക്കുന്നവരെ താഴ്മ പഠിപ്പിച്ചു എന്നു 
വ്യക്തമാക്കുന്നു. ഒരിക്കല്‍ കൂടുതല്‍ ഉപവസിക്കുകയും പ്രാര്‍ത്ഥിക്കു 
കയും ചെയ്യുന്നുവെന്നു അഹങ്കരിച്ച ഒരു സന്യാസിയോടു പക്കോമി 
യോസ്‌ പറഞ്ഞു. “നിങ്ങള്‍ ഏതാനും ദിവസത്തേക്കു പതിവായി ഭക്ഷണ 
ശാലയില്‍ വന്നു ഭക്ഷണം കഴിച്ചുകൊള്ളുണം. പള്ളിയില്‍ വച്ചല്ലാതെ 
പ്രാര്‍ത്ഥിക്കുകയും അരുത്‌.” മറ്റുള്ളവരേക്കാള്‍ കൂടുതലായി അദ്ധ്വാനി 
ക്കുന്നു എന്നഹങ്കരിച്ച ഒരു സന്യാസി, ഒരു പായ്‌ നെയ്തെടുക്കേണ്ട 
തിനു പകരം രണ്ടു പായ്‌ നെയ്തു തന്റെ മുറിയുടെ വാതില്‍ക്കല്‍ കെട്ടി 
ത്തൂക്കി. പക്കോമിയോസ്‌ അയാളോടു പറഞ്ഞു. “ഈ പായ ചുമന്നു 
കൊണ്ടു പള്ളിയിലും, ഭക്ഷണശാലയിലും വരുക. അപ്പോള്‍ എല്ലാവരും 
മനസ്സിലാക്കും നീ വലിയ അദ്ധ്വാനിയാണെന്ന്‌.” പക്കോമിയോസ്‌ ഉദ്ദേ 
ശിച്ച അര്‍ത്ഥം അയാള്‍ക്കു മനസ്സിലായി. ക്രി. വ. 346-ല്‍ പക്കോമിയോസ്‌ 
ദിവംഗതനായി. 


പക്കോമിയോസ്‌ എഴുതിയ സന്യാസനിയമങ്ങളാണു പാശ്ചാത്യ 
പൌരസ്ത്യ ദേശങ്ങളിലിന്നും (പചാരത്തിലിരിക്കുന്ന ആശ്രമനിയമങ്ങ 
ളുടെ അടിസ്ഥാനം. വി. ബസേലിയോസ്‌ രചിച്ച നിയമങ്ങള്‍ക്കും മൂല 
രുപം പക്കോമിയോസിന്റേതു തന്നെയാണ്‌. 


3, വി. മക്കാറിയോസ്‌ 


ഈജിപ്തിലെ സന്യാസ സമൂഹങ്ങളില്‍ പ്രഖ്യാതമായ സ്െറ്റിസ്‌ 
സമൂഹത്തിന്റെ ദിവ്യജ്യോതിസായിരുന്നു വി. മക്കാറിയോസ്‌. വാര്‍ധകൃ 
ത്തിലും അദ്ദേഹത്തില്‍ വിളങ്ങിയിരുന്ന ബുദ്ധികൂര്‍മ്മതയും വിവേകവും 
ഉത്സാഹവും കാരണം, “വൃദ്ധനായ യുവാവ്‌” എന്നായിരുന്നദ്ദേഹം വിളി 
ക്കപ്പെട്ടിരുന്നത്‌. 


108 സാക്ഷികളുടെ സമൂഹം 


ക്രി. വ. 300-നോടടുത്ത്‌ ഒരു ഗ്രാമത്തില്‍ ജനിച്ച മക്കാറിയോസ്‌ മുപ്പ 
താമത്തെ വയസ്സില്‍ സെറ്റിസിലെ മരുഭൂമിയിലേയ്ക്ക്‌ ഒരു ഏകാന്ത 
സന്യാസിയായി കടന്നുചെന്നു. അമ്മോണ്‍ ആരംഭിച്ച സെറ്റിസ്‌ സന്യാസ 
സമൂഹവുമായുള്ള ബന്ധത്തില്‍ പിന്നീട അവരുടെ ആത്മീയഗുരുവും 
നേതാവുമായി മക്കാറിയോസ്‌ അംഗീകരിക്കപ്പെട്ടു. ആ മുഖത്തെ ദിവ്യ 
ചൈതന്യവും അതുല്യമായ പുണ്ൃയപരിശീലനവും അനേകരെ അദ്ദേഹ 
ത്തിങ്കലേക്കാകര്‍ഷിച്ചു. നാല്പതാമത്തെ വയസ്സോടെ മക്കാറിയോസില്‍ 
ദിവ്യശക്തികള്‍ വെളിപ്പെട്ടു. രോഗികളെ പ്രാര്‍ത്ഥിച്ചു സുഖപ്പെടുത്തി. 
ഭാവിയെക്കുറിച്ചു പലര്‍ക്കും ഫലപ്രദമായ നിര്‍ദ്ദേശങ്ങള്‍ നല്കി. താമ 
സിയാതെ ഒരു വൈദികനായിത്തീര്‍ന്ന മക്കാറിയോസ്‌ ഒരുജ്വല പ്രസം 
ഗകനായിട്ടും പ്രസിദ്ധനായി. നിര്രിയന്‍ പര്‍വതങ്ങളിലെ സന്യാസികള്‍ 
പലപ്പോഴും അദ്ദേഹത്തെ വിളിച്ചു പ്രഭാഷണങ്ങള്‍ കേള്‍ക്കുമായിരുന്നു. 
വി. അന്തോനിയോസിന്റെ സമകാലീനനായിരുന്ന മക്കാറിയോസ്‌ പല 
പ്പോഴും അന്തോനിയോസിന്റെ അടുക്കല്‍ പോകാറുണ്ടായിരുന്നു. അറി 
യൂസുകാരുടെ ചിന്താഗതിയ്ക്കെതിലെ ശക്തമായി പ്രസംഗിക്കുകയും 
പ്രവര്‍ത്തിക്കുകയും ചെയ്തതിനാല്‍ അദ്ദേഹം നാടുകടത്തപ്പെട്ടു. 
അധികം താമസിയാതെ തിരിച്ചുവന്ന മക്കാറിയോസ്‌ തന്റെ സ്വന്തം 
സന്യാസസമൂഹത്തില്‍ വച്ച്‌ തൊണ്ണുറാമത്തെ വയസ്സില്‍ ദിവംഗതനായി. 


വി. മക്കാറിയോസിന്റെ “ആത്മീയ പ്രഭാഷണങ്ങള്‍” പ്രസിദ്ധങ്ങളാണ്‌. 
മറ്റു സന്യാസികളുമായുള്ള സമ്പര്‍ക്കത്തിനിടയില്‍ മക്കാറിയോസ്‌ 
പറഞ്ഞ സാരോപദേശങ്ങളും ശ്രദ്ധേയമാണ്‌. അതിലൊന്നിപ്രകാരമാണ്‌: 
ഒരു സ്ര്രീയെ ആരോ ക്ഷുദ്രപ്രയോഗം നടത്തി പെണ്‍കുതിരയാക്കി 
യെന്നു ചിലര്‍ അദ്ദേഹത്തോടു പറഞ്ഞു. അതിനുത്തരമായി മക്കാറി 
യോസ്‌ പറഞ്ഞു: “കുഴപ്പം പറ്റിയത്‌ നിങ്ങള്‍ക്കാണ്‌; നിങ്ങളുടെ കണ്ണ്‌ 
ആരോ കണ്‍കെട്ടു വിദ്യയ്ക്കു വിധേയമാക്കിയിരിക്കുകയാണ്‌. പാപാവ 
സ്ഥയില്‍ ഇരിക്കുന്നവര്‍ക്ക്‌ ഇങ്ങനെ സംഭവിക്കും.” സ്രതീയോടു 
തിരിഞ്ഞു മക്കാറിയോസ്‌ പറഞ്ഞു: “നീ മുഖാന്തരം ഇങ്ങനെ സംഭവി 
ച്ചതു നിന്റെയും പാപം കൊണ്ടാണ്‌. നീ ആരാധനാനുഭവത്തില്‍ നിന്ന 
കന്നു നില്‍ക്കുന്നതിനാല്‍ നീ ഇതിനു മുഖാന്തരമായിത്തീര്‍ന്നു. വി. കുര്‍ 
ബാനാനുഭവം നിരന്തരമായി ഉണ്ടായിരുന്നുവെങ്കില്‍ ഇതു സംഭവിക്ക 
യില്ലായിരുന്നു."” 


4. വി. അപ്രേം 


സുറിയാനി സന്യാസ പാരമ്പര്യത്തിലെ മഹാനായ നേതാവാണു 
ആത്മീയ കവിയും, വേദശാസ്ത്രജ്ഞനും, മല്‍പാനുമായ വി. അപ്രേം. 
“പരിശുദ്ധാത്മാവിന്റെ വീണ” എന്നാണദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത്‌. 


സാക്ഷികളുടെ സമൂഹം 109 


പുരാതന റോമാസാ്മാജ്ൃത്തിലെ നിസിബിസ്‌ നഗരത്തില്‍ ക്രി. വ. 
306-0൦ ആണ്ടിനോടടുത്ത്‌ അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ്‌ 
അപ്പോളോ ദേവന്റെ പുരോഹിതനായിരുന്നു. ബാലനായ അപ്രേം 
ക്രിസ്ത്യാനികളുമായി സമ്പര്‍ക്കത്തിലാണെന്നു മനസ്സിലാക്കിയ പിതാവ്‌ 
അച്രേമിനെ വീട്ടില്‍ നിന്നടിച്ചോടിച്ചു. നിസിബിസിലെ മ്മെതാനായിരുന്ന 
യാക്കോബിന്റെയടുക്കല്‍ ആശ്രയം കണ്ടെത്തിയ അപ്രേം സ്നാനം 
സ്വീകരിച്ച്‌ അദ്ദേഹത്തിന്റെ പരിലാളനയില്‍ വളര്‍ന്നു. വേദ്രഗന്ഥങ്ങള്‍ 
പഠിക്കുന്നതിലും, പുണൃപരിശീലനത്തിലും പ്രത്യേകം താത്പര്യം 
കാണിച്ച അപ്രേമിനെ ഒരു ശെമ്മാശനാക്കി മ്രെതാനായ യാക്കോബ്‌ 
തന്റെ സ്രെകട്ടറിയായി നിയമിച്ചു. നിഖ്യാ സുന്നഹദോസില്‍ അങ്ങനെ 
അപ്രേമും, യാക്കോബിന്റെ സ്രെകട്ടറിയായി സംബന്ധിച്ചു. പിന്നീട നിസി 
ബിസ്‌ പാഠശാലയിലെ മുഖ്യ ഗുരുവായി അപ്രേം നിയമിക്കപ്പെട്ടു. അവിടെ 
അദഭ്ധ്യാപകനായിരിക്കുമ്പോള്‍ത്തന്നെ ഒരു സന്യാസിയുടെ കഠിനവും 
കര്‍ക്കശവുമായ ജീവിതശൈലി അദ്ദേഹം സ്വീകരിച്ചു. പിന്നീട്‌ ഏകാ 
ന്തസന്യാസ ജീവിതത്തിന്റെ ഉത്തമമാതൃകയായി അദ്ദേഹം പ്രശോഭിച്ചു. 
തികച്ചും ലളിതമായ ഭക്ഷണ്ര്രമവും വസ്ര്രധാരണശൈലിയുമായിരുന്നു 
അദ്ദേഹത്തിന്റേത്‌. ഏകാന്തസന്യാസത്തിനിടയിലും തന്റെ ചുറ്റുമുള്ള 
സമൂഹത്തിന്റെ പ്രശ്നങ്ങള്‍ മനസ്സിലാക്കുവാനും ചെയ്യേണ്ടതു 
ചെയ്യാനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 


ദൈവദത്തമായി സുന്ദരമായ ഒരു ഭാഷാശൈലിയും, ഒരു കവിയുടെ 
ഭാവനാസമ്പത്തും ഒരു ഗായകന്റെ രാഗമാധുരിയും ആത്മീയാനുഭവ 
ത്തിന്റെ ആര്‍ജവത്വവും വേദശാസ്ര്രജ്ഞാനത്തിന്റെ ആഴമായ വിശക 
ലനശേഷിയും അദ്ദേഹത്തില്‍ സുന്ദരമായി സമ്മേളിച്ചു. അതിന്റെ ഫല 
മായി അദ്ദേഹത്തില്‍ നിന്നു സ്വത്ര്ത്രവും സമ്പുഷ്ടവുമായ സാഹിത്യ 
സൃഷ്ടികള്‍ പുറപ്പെട്ടു. 


അപ്രേമിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു സംഭവങ്ങ 
ളായിരുന്നു പേര്‍ഷ്യക്കാരുടെ ആക്രമണവും, എഡേസായിലേയ്ക്കുള്ള 
കുടിയേറ്റവും. നിസിബിസിനെ ആദ്യത്തെ പ്രാവശ്യം പേര്‍ഷ്യക്കാര്‍ 
ആക്രമിക്കാന്‍ ഒരുങ്ങിയപ്പോള്‍ അപ്രേമിന്റെ നേതൃത്വത്തില്‍ നിസിബി 
സുകാര്‍ പ്രാര്‍ത്ഥിച്ചു. അത്ഭുതകരമായി പേര്‍ഷ്യക്കാര്‍ പിന്‍വാങ്ങേണ്ടി 
വന്നു. എന്നാല്‍ രണ്ടാം പ്രാവശ്യം പേര്‍ഷ്യക്കാര്‍ ആക്രമിച്ചപ്പോള്‍ ജീവ 
രക്ഷയ്ക്കായി നിസിബിസുകാര്‍ എഡേസായിലേയ്ക്കു കുടിയേറി 
പ്യാര്‍ത്തു. ആ യാത്രയിലും പിന്നീട എഡേസായില്‍ ജീവിതം ക്രമീകരി 
ക്കുന്നതിലും അപ്രേം ആയിരുന്നു അവരുടെ നായകന്‍. കൂടാതെ നിസി 
ബിസിലെ പാഠശാല അദ്ദേഹം എഡേസായില്‍ മാറ്റിസ്ഥാപിക്കുകയും 
ചെയ്തു. 


110 സാക്ഷികളുടെ സമൂഹം 


വി. അച്ചേമിനും വി. ബസേലിയോസിനും പരസ്പരം വലിയ ബഹു 
മാനമുണ്ടായിരുന്നു (അവര്‍ തമ്മില്‍ കണ്ടുമുട്ടിയ കഥ പ്രസിദ്ധമാണല്ലോ). 
വാര്‍ദ്ധകൃകാലത്ത്‌, എഡേസാ നഗരത്തിനു വെളിയില്‍ ഒരു ഗുഹയില്‍ 
ഏകാന്തധ്യാനം നടത്തുന്ന അവസരത്തിലാണ്‌ എഡേസാ മുഴുവന്‍ കുഴ 
ച്ചുമറിച്ച ക്ഷാമവും പകര്‍ച്ചവ്യാധിയും പിടിപ്പെട്ട്‌. അപ്രേം തന്റെ ഗുഹ 
യ്ക്കുള്ളില്‍ നിന്നു പുറത്തുവന്ന്‌, രക്ഷാപ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ “ഓടി നടന്നു” 
നേതൃത്വം കൊടുത്തു. മരണാസന്നനായ അപ്രേം തന്റെ ശിഷ്യര്‍ക്കു 
നല്‍കിയ അന്ത്യശാസനം ഇങ്ങനെയായിരുന്നു: “പ്രശംസിച്ചുകൊണ്ടുള്ള 
പ്രസംഗങ്ങളോ, പുകഴ്ത്തിപ്പാടുന്ന കീര്‍ത്തനങ്ങളോ, സമ്പന്നതയുടെ 
ശവസംസ്ക്കാരമോ എനിക്കു നിങ്ങള്‍ നല്കരുത്‌. എന്റെ സ്മാരകങ്ങള്‍ 
ഉണ്ടാക്കരുത്‌; “എന്റെ ശേഷിപ്പുകള്‍” സൂക്ഷിക്കരുത്‌. ഞാന്‍ പാപി 
യാണ്‌...” 373-ഠം ആണ്ടില്‍ അപ്രേം എഡേസായില്‍ വച്ചു നിര്യാതനായി. 


അചപ്രേമിന്റെ കൃതികളില്‍, വേദപുസ്തക സംബന്ധമായും വേദ 
ശാസ്ത്രപരമായും, സന്യാസജീവിതത്തോടു ബന്ധപ്പെട്ടും ഉള്ള അനേകം 
ഗദ്യപദ്യങ്ങളുണ്ട്‌. സുറിയാനി ഭാഷയിലെ അമൂല്യ നിക്ഷേപങ്ങളാണവ. 
അദ്ദേഹത്തിന്റെ പല പ്രാര്‍ത്ഥനകളും കീര്‍ത്തനങ്ങളും ആരാധനയില്‍ 
ഉള്‍പ്പെടുത്തിയിട്ടുണ്ട്‌. ദനഹാ പെരുന്നാളിനെ സംബന്ധിച്ചുള്ള കീര്‍ത്ത 
നങ്ങളിലൊന്നില്‍ വേദശാസ്ര്രപരമായ ഒരു സംഗതി സംഗീതമാധുര്യ 
ത്തോടെ വൃക്തമാക്കുന്നതിങ്ങനെയാണ്‌: 


“നല്ലവനായ ദൈവം രണ്ടു കാര്യം ശ്രദ്ധിക്കുന്നു. 
വല്ലഭനായ അവന്‍ നമ്മുടെ സ്വാതന്ത്രം നിഷേധിക്കുന്നില്ല; 
വല്ലവിധേനയും നാമതിനെ വികലമാക്കുവാനും അനുവദിക്കുന്നില്ല. 
അവനതിനെ നിഷേധിച്ചിരുന്നെങ്കില്‍ നമ്മുടെ സ്വാതന്ത്ര്യം 
ദുര്‍ബലമാകുമായിരുന്നു. 
അവനതിനെ ഗണ്യമാക്കാതിരുന്നെങ്കില്‍ അവന്റെ സഹായം നമുക്കു 
നഷ്ടമാകുമായിരുന്നു. 


5, വി. എപ്പിഫാനിയോസ്‌ 


പാലസ്തീനിയൻ സന്യാസ്രപ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവാണ്‌ 
പില്‍ക്കാലത്ത്‌ കുപ്രോസ്‌ ദ്വീപിലെ മ്മെതാപ്പോലീത്തായായിത്തീര്‍ന്ന 
എപ്പിഫാനിയോസ്‌. സന്യാസ മണ്ഡലത്തില്‍ തിളങ്ങി നിന്നതുപോലെ, 
സഭാഭരണത്തിലും വേദശാസ്ര്ര ചിന്തയിലും അദ്ദേഹത്തിനു ശോഭി 
ക്കുവാന്‍ കഴിഞ്ഞില്ല എന്നുള്ളത്‌ ഒരു പരമാര്‍ത്ഥമാണ്‌. 


ക്രി. വ. 315-ല്‍ പാലസ്തീനിലെ എല്യുത്തെറോപ്പോലീസിനടുത്ത്‌ 
എപ്പിഫാനിയോസ്‌ ജനിച്ചു. മാതാപിതാക്കള്‍ ക്രൈസ്തവരായിരുന്നിരി 
ക്കാനാണു സാധ്യത. ചെറുപ്പത്തില്‍തന്നെ ഗ്രീക്ക്‌, എപ്രായ, സുറിയാനി, 


സാക്ഷികളുടെ സമൂഹം 111 


കോപ്റ്റിക്‌, ലത്തീന്‍ ഭാഷകള്‍ പഠിക്കുവാന്‍ അദ്ദേഹം ശ്രദ്ധിച്ചു. സന്യാ 
സ്പ്രസ്ഥാനത്തോടു വലിയ താത്പര്യം തോന്നിയതുകൊണ്ട്‌ ഈജി 
പ്തിലെ സന്യാസികളെ സന്ദര്‍ശിക്കുവാനും പ്രസ്ഥാനത്തെ അടുത്തറി 
യുവാനും അദ്ദേഹം ഒരു തീര്‍ത്ഥയാത്ര നടത്തി. അവിടെനിന്നു തിരി 
ച്ചെത്തി തന്റെ ജനമനാടിനടുത്തുതന്നെ ഒരു സന്യാസാശ്രമം സ്ഥാപിച്ചു. 
അവിടെ ഗുരുവും പിതാവുമായി നീണ്ട മുപ്പതു വര്‍ഷക്കാലം താമസിച്ചു. 
അദ്ദേഹത്തിന്റെ വിശുദ്ധ ജീവിതം അനേകരെ ആകര്‍ഷിച്ചു. അങ്ങനെ 
സൈപ്രസിലെ മ്മെതാന്മാരെല്ലാം കൂടി ചേര്‍ന്നു തങ്ങളുടെ മ്രെതാപ്പോ 
ലീത്തായായി എപ്പിഫാനിയോസിനെ തെരഞ്ഞെടുത്തു. പഴയ സലമിസ്‌ 
അന്നു കോണ്‍സ്റ്റാന്‍ഷ്യ എന്ന റോമന്‍ മ്രെതാപ്പോലീസ്‌ ആയിട്ടറിയപ്പെ 
ട്ടിരുന്നു. അങ്ങനെ കോണ്‍സ്റ്റാന്‍ഷ്യ, അഥവാ സലമിസിലെ, മ്െതാനായി 
എപ്പിഫാനിയോസ്‌ അഭിഷേകം ചെയ്യപ്പെട്ടു. അധ്ര ആഴത്തില്‍ വേദ 
ശാസ്ത്രം ചിന്തിക്കുവാന്‍ കഴിവില്ലായിരുന്ന, ഭക്തനായ എപ്പിഫാനിയോ 
സിന്‌ തോന്നിയത്‌ ഒരിജന്‍ എഴുതിയതെല്ലാം അബദ്ധമാണെന്നാണ്‌. ഈ 
തോന്നല്‍ ഒരു വലിയ ആപത്തില്‍ അദ്ദേഹത്തെ കൊണ്ടുചെന്നെത്തിച്ചു. 
ഒന്നാമതു സഭയില്‍ ഭിന്നത ഉണ്ടാക്കി. രണ്ടാമതു ചില വ്യക്തിവൈരാ 
ഗ്ൃങ്ങള്‍ക്കിടയിലെ ഒരുപകരണമായി അദ്ദേഹം ഉപയോഗിക്കപ്പെട്ടു. ഒരു 
യാത്രാമധ്യേ ക്രി. വ. 403-ല്‍ അദ്ദേഹം നിര്യാതനായി. എപ്പിഫാനിയോ 
സിന്റെ കൃതികളില്‍ ഏറ്റവും പ്രധാനപ്പെട്ടത്‌ “നങ്കൂരമുറപ്പിച്ച മനുഷ്യന്‍', 
“വൈദ്യചഷകം' (2൧൧൧0൩) അബദ്ധോപദേശങ്ങളാകുന്ന സര്‍പ്പങ്ങള്‍ കടി 
ച്ചവരെ ചികിത്സിക്കുവാനാണ്‌. 


അഭ്യാസങ്ങള്‍ 


1. വി. അന്തോനിയോസിന്റെയും വി. പക്കോമിയോസിന്റെയും സംഭാ 
വനകള്‍ തമ്മില്‍ താരതമ്യപ്പെടുത്തുക. 

2. വി. മക്കാറിയോസിന്റെയും വി. എപ്പിഫാനിയോസിന്റെയും ജീവിത 
സന്ദേശമെന്ത്‌? 

3. “വി. അപ്രേം ബഹുമുഖ പ്രതിഭയുള്ള സന്യാസിയായിരുന്നു” - 
വിശദീകരിക്കുക. 


പാഠം 2 


ചില സന്പ്യാസ നേതാക്കള്‍ - ഭാഗം 2 


പ വി. ബസേലിയോസ്‌. ജീവിതവും കൃതികളും 1 ബസേലിയോസിന്റെ 
സാമൂഹൃപ്രവര്‍ത്തനങ്ങള്‍ ൮] വി. മ്രകീനയും ക്രൈസ്തവ-സന്യാസിനി 
പ്രസ്ഥാനവും 


1, വി. ബസേലിയോസ്‌: ജീവിതവും കൃതികളും 


തീബ്സിലെ വി. പൌലൂസും, വി. അന്തോനിയോസും, വി. പക്കോമി 
യോസും, വി. മക്കാറിയോസും ഈജിപ്ഷ്യന്‍ സഭാപാരമ്പര്ൃത്തിന്റെയും, 
വി. അപ്രേം സുറിയാനി സഭാപാരമ്പര്യത്തിന്റെയും, വി. എപ്പിഫാനി 
യോസ്‌ പാലസ്തീനിയൻ സഭാപാരമ്പര്യത്തിന്റെയും, സന്യാസപിതാ 
ക്കളാണെങ്കില്‍ മഹാനായ വി. ബസേലിയോസ്‌ പൌരസ്ത്യ (ഗ്രീക്ക്‌) 
സഭാപാരമ്പര്യത്തിന്റെ ആദ്യ സന്യാസപിതാവാണ്‌. മുന്നു കപ്പദോക്ൃയന്‍ 
പിതാക്കന്മാരില്‍ കാരണവനും, “രണ്ടാമത്തെ അത്താനാസ്യോസ്‌” എന്നു 
വിളിക്കപ്പെടുന്നവനുമായ “വലിയ മാര്‍ ബസേലിയോസ്‌” സന്യാസ 
പ്രസ്ഥാനത്തില്‍ മാ്രമല്ല, സഭാഭരണരംഗത്തും, വേദശാസ്ര്രചിന്ത 
യിലും തന്റെ വ്യക്തിപ്രഭാവം തെളിയിച്ചയാളാണ്‌. 


കപ്പദോക്യയില്‍ കൈസറിയ പ്രദേശത്തുള്ള സമ്പന്നമായ ഒരു പുരാ 
തന ക്രൈസ്തവ കുടുംബത്തില്‍ ക്രി. വ. 330-നോടടുത്തു ബസേലി 
യോസ്‌ ജനിച്ചു. പിതാവായ ബസേലിയോസ്‌ കപ്പദോക്യ മുഴുവന്‍ അറി 
യപ്പെട്ട പണ്ഡിതനും പ്രഗത്ഭനുമായ ഒരു സാഹിതൃകാരനായിരുന്നു. 
ഭക്തിയും വിവേകവും നിറഞ്ഞ ഒരു വീട്ടമ്മയായിരുന്നു മാതാവായ എമ്മി 
ലിയ. ബസേലിയോസിനു സഹോദരങ്ങളായി ഒമ്പതു പേര്‍ കൂടി ഉണ്ടായി. 
പരമ ഭക്തയായ വല്ല്യമ്മ മര്രീനയുടെ പ്രത്യേക പരിലാളനയില്‍ വളര്‍ന്നു 
വന്ന കുട്ടികള്‍ ചെറുപ്പത്തില്‍തന്നെ വിശ്വാസത്തിലും ഭക്തിയിലും മുന്നി 
ട്ടുനിന്നു. ആ പരിശീലനമായിരിക്കണം അവരില്‍ നാലു പേര്‍ പില്‍ക്കാ 
ലത്തു ദൈവവേലയ്ക്ക്‌ തങ്ങളുടെ ജീവിതം സമര്‍പ്പിക്കുവാന്‍ പ്രധാന 
കാരണമായത്‌. മൂന്നുപേര്‍ മ്മെതാന്മാരായി; ബസേലിയോസ്‌ കൈസറി 
യായിലും, ഗ്രീഗോറിയോസ്‌ നിസായിലും, പത്രോസ്‌ സെബസ്തിയിലും, 
മൂത്ത സഹോദരിയായ മ്ര്രീന സന്യാസിനിയായിട്ടു സ്ത്രീകളുടെ സന്യാ 
സിനീമഠം സ്ഥാപിച്ചു. 


ബസേലിയോസിന്റെ വിദ്യാഭ്യാസം നടന്നത്‌ ജന്മനാടായ കൈസറി 
യായിലും കുസ്തന്തീനോപ്പോലിസീലും, അഥേനയിലും ആയിരുന്നു. 
അഥേനയില്‍ വച്ച്‌ അദ്ദേഹത്തിന്‌ കൂട്ടാളിയും തുണയും ആയിരുന്നു 
പിന്നീട്‌ നാസിയാന്‍സിലെ മ്മെതാനാകുന്ന ഗ്രിഗോറിയോസ്‌. നേരത്തെ 


സാക്ഷികളുടെ സമൂഹം 113 


തന്നെ അഥേനയിലെത്തി വിദ്യാഭ്യാസം ആരംഭിച്ചിരുന്ന ശ്രിഗോറിയോ 
സാണ്‌ തന്റെ ബാല്യകാല സുഹൃത്തായ ബസേലിയോസിനെ മുതിര്‍ന്ന 
വിദ്യാര്‍ത്ഥികളുടെ “റാഗിംഗില്‍' നിന്നു രക്ഷപ്പെടുത്തിയത്‌. അഥേനയിലെ 
വിദ്യാഭ്യാസാനന്തരം 356-ാം൦ ആണ്ടോടെ സ്വദേശത്ത്‌ തിരിച്ചെത്തിയ 
ബസേലിയോസ്‌ ഒരു ഭാഷാദ്ധ്യാപകനായി ജോലി ചെയ്തു. എന്നാല്‍ 
ഹൃദയത്തിന്റെ അടിത്തട്ടില്‍ തന്റെ ആത്മാവ്‌ മറ്റെന്തിനോ വേണ്ടി കൂടു 
തല്‍ ദാഹിക്കുന്നതായി അദ്ദേഹത്തിന്‌ മനസ്സിലായി. വല്ലപ്പോഴും 
കുടുംബം വക അന്നൈസിയിലുള്ള പുരയിടത്തിലെത്തി ഏകാന്തതയില്‍ 
താമസിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്‌ അല്പം ആശ്വാസം ലഭിച്ചി 
രുന്നത്‌. അന്നൈസിയില്‍തന്നെ അദ്ദേഹത്തിന്റെ സഹോദരി മ്ര്രീന കന്യ 
കമാരുടെ ഒരു സാമൂഹ്ൃജീവിത സംവിധാനം ആരംഭിച്ചിരുന്നു. സഹോ 
ദരി മക്രീനയുടെ പ്രേരണയും മൂലമാകണം ബസേലിയോസ്‌ ഒരു തീരു 
മാനമെടുത്തു. മുഴുവന്‍ സമയവും ദൈവികകാര്യങ്ങള്‍ക്കുവേണ്ടി സമര്‍ 
പ്പിക്കണമെന്ന്‌. അതുവരെ മാമോദീസാ സ്വീകരിക്കാതിരുന്ന ബസേലി 
യോസ്‌ അതു സ്വീകരിച്ച്‌ ഈജിപ്തിലെയും സിറിയായിലെയും പാല 
സ്തീനിലെയും സന്യാസാശ്രമങ്ങള്‍ സന്ദര്‍ശിച്ചു. അവിടെനിന്നു തിരി 
ച്ചെത്തി തന്റെ വസ്തുവകകള്‍ വിറ്റു ദരിദ്രര്‍ക്ക്‌ കൊടുത്തിട്ടു, അന്നൈ 
സിയ്ക്കെതിര്‍വശത്തായി ഐറിസ്‌ നദിക്കരയില്‍ അദ്ദേഹം തന്റെ 
ആശ്രമം സ്ഥാപിച്ചു. അനുഗൃഹീതമായ ഒരു ഭുപ്രദേശമായിരുന്നു അത്‌. 
ബസേലിയോസിന്റെ മാതൃക പിന്‍പറ്റി അനേകംപേര്‍ ആ ആശ്രത്തി 
ലെത്തി സന്യാസജീവിതം വരിച്ചു. ധാരാളം ശിഷ്യന്മാര്‍ തനിക്കുണ്ടായ 
പ്പോള്‍ ബസേലിയോസ്‌ അവര്‍ക്കായി ചില നിയമങ്ങള്‍ എഴുതിയു 
ണ്ടാക്കി. തന്റെ ആത്മസുഹൃത്തായ (്ഗിഗോറിയോസിനെ അദ്ദേഹം 
ആശ്രമത്തിലേക്ക്‌ വിളിച്ചു. അദ്ദേഹം എത്തി കുറേക്കാലം അവിടെ താമ 
സിച്ചപ്പോഴാണ്‌, രണ്ടുപേരും കൂടി ഒരിജന്റെ ആത്മീയ പ്രബോധനങ്ങളെ 
“ഫിലോകാലിയ്‌ എന്ന പേരില്‍ ക്രോഡീകരിച്ചത്‌. കൂടാതെ സന്യാസ 
നിയമങ്ങള്‍ പരിഷ്ക്കരിച്ച്‌ വിപുലീകരിക്കുന്നതിനും അവര്‍ രണ്ടുപേരും 
ഒന്നിച്ചു ശ്രമിച്ചു. അങ്ങനെ സന്യാസജീവിതത്തിന്റെ ആദ്യത്തെ അഞ്ചു 
വര്‍ഷം ജീവിതത്തിലെ ഒരു സന്തോഷ കാലഘട്ടമായിരുന്നു. 


ബസേലിയോസിനെക്കുറിച്ചു കേട്ട കൈസറിയായിലെ യൂസേബി 
യോസ്‌ മ്മരെതാന്‍ (സഭാചരിത്രകാരനായ യൂസേബിയോസല്ലു) അദ്ദേ 
ഹത്തെ തന്റെ സഹായിയായിട്ടു വിളിച്ചു. ബസേലിയോസ്‌ അനുസരിച്ചു. 
ഒരു വൈദികനാക്കി അദ്ദേഹത്തെ യൂസേബിയോസ്‌ ഭ്രദാസനകാര്യങ്ങ 
ളില്‍ ചുമതലക്കാരനാക്കി. ആശ്രമം വിട്ടു ഭരദദാസനക്രേന്ദ്രത്തിലേക്കു 
പോയ ബസേലിയോസിനെ, സ്നേഹിതനായ ഗ്രിഗോറിയോസ്‌ കണ 
ക്കിനു കളിയാക്കി. ഏതായാലും ബസേലിയോസ്‌ അധികം താമസി 


114 സാക്ഷികളുടെ സമൂഹം 


യാതെ തന്റെ ആശ്രമത്തിലേക്കു തന്നെ മടങ്ങിവന്നു. യൂസേബിയോസ്‌ 
ഉടന്‍തന്നെ ബസേലിയോസിനെ തിരിച്ചു വിളിക്കേണ്ടി വന്നു. യൂസേ 
ബിയോസ്‌ മ്മെതാന്‍ ദിവംഗതനായതോടെ, പിന്‍ഗാമിയായിട്ട്‌ ബസേലി 
യോസ്‌ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ കൈസറിയായുടെയും, 
പൊന്തൊസിന്റെ മുഴുവന്റെയും മ്രെതാപ്പോലീത്തായായി ബസേലി 
യോസ്‌ ഭരണമേറ്റു. അന്നു കൈസറിയായിലെ മ്രെതാപ്പോലീത്തായുടെ 
കീഴില്‍ ഏകദേശം അമ്പതു ചെറിയ മ്മെതാസനങ്ങള്‍ ഉണ്ടായിരുന്നു. 
സഭയുടെ ഭരണനിര്‍വഹണത്തില്‍ അദ്ദേഹം ഈന്നല്‍ കൊടുത്ത രണ്ടു 
കാര്യങ്ങള്‍, സത്യവിശ്വാസസംരക്ഷണവും സാമുഹ്ൃപ്രവര്‍ത്തനങ്ങളും 
ആയിരുന്നു. അറിയുസ്യ വേദവിപരീതത്തിനെതിരായും അതിന്റെ സ്വാധീ 
നത്താല്‍ നടന്ന രാഷ്ദ്രീയ ഇടപെടലുകള്‍ക്കെതിരായും അറിയൂസിന്റെ 
ചിന്തയുടെ തുടര്‍ച്ചയായി വന്ന മക്കദോന്ൃയസിന്റെ പാഷാണ്ഡതയ്ക്കെ 
തിരായും ബസേലിയോസ്‌ പോരാടി. ഒരിക്കല്‍ അറിയൂസ്‌ വിശ്വാസത്തി 
ലേക്കു ബസേലിയോസിനെ സാമദാന ഭേദദണ്ഡങ്ങള്‍ കൊണ്ട്‌ പ്രേരി 
പ്പിക്കുവാന്‍ ചക്രവര്‍ത്തിയായ വാലന്‍സ്‌ അയച്ച ഉദ്യോഗസ്ഥനോട്‌ 
അദ്ദേഹം ഇപ്രകാരം പറഞ്ഞതായി നാസിയാന്‍സിലെ ഗ്രിഗോറിയോസ്‌ 
ഉദ്ധരിക്കുന്നു: 


“ഒന്നും സ്വന്തമായിട്ടില്ലാത്തവന്റെ വസ്തുവകകള്‍ 
കണ്ടുകെട്ടിയാല്‍ അവനൊന്നും നഷ്ടപ്പെടാനില്ല. ഏതാനും 
ഗ്രന്ഥങ്ങളും ഒരു കീറിപ്പറിഞ്ഞ കുപ്പായവുമല്ലാതെ എനിക്കൊ 
ന്നുമില്ല. നാടുകടത്തുമെന്നു പറഞ്ഞാലും എനിയ്ക്കൊന്നുമി 
ല്ല. കാരണം എനിക്ക്‌ എല്ലായിടവും ഒരുപോലെ മാത്രമേ തോന്നു 
ന്നുള്ളു. എന്റെ സ്വന്തം നാടു മാത്രമല്ല, എന്നെ നാടുകടത്തു 
ന്നിടവുമെല്ലാം എന്റെ സ്വന്തമാണ്‌. കാരണം ഈ ഭൂമി മുഴു 
വന്‍ ദൈവത്തിന്റേതാണ്‌. അതിലെ ഒരു തല്‍ക്കാല താമസ 
ക്കാരന്‍ മാരതമാണ്‌ ഞാന്‍. പീഡനങ്ങളും എനിക്കൊരു 
ദോഷവും വരുത്തുന്നില്ല. എന്റെ ശരീരവും എനിക്ക്‌ സ്വന്തമാ 
യിട്ടുള്ളതല്ല. ... മരണം എന്നെ എന്റെ കര്‍ത്താവിനോടു കൂടു 
തല്‍ അടുപ്പിക്കുന്നു. അത്‌ എനിക്ക്‌ തരുന്നതു മൂലം നിങ്ങള്‍ 
എന്നോടു ദയ കാട്ടുകയാണ്‌. ...” (പ്രഭാഷണങ്ങള്‍ 43, 49). 


അറിയുസിന്റെ വിശ്വാസവിപരീതത്തിന്റെ തുടര്‍ച്ചയായി പരിശുദ്ധാ 
ത്മാവിന്റെ ദൈവത്വത്തെ നിഷേധിച്ചവര്‍ക്കെതിരെയും അദ്ദേഹം പ്രസം 
ഗിക്കുകയും എഴുതുകയും ചെയ്തു. ചില അധികാര വടംവലികള്‍ ഉണ്ടാ 
യപ്പോള്‍ പ്രശ്‌നം നിറഞ്ഞ ഒരു അതിര്‍ത്തി ഭ്രദാസനത്തിന്റെ (സാസിമ) 
മ്രെതാനായി നാസിയാന്‍സിലെ ഗ്രിഗോറിയോസിനെ ബസേലിയോസ്‌ 
നിയമിച്ചത്‌ ബസേലിയോസും ഗ്രിഗോറിയോസും തമ്മില്‍ത്തന്നെ ധാര 
ണപ്പിശകുകള്‍ ഉണ്ടാക്കി. 


സാക്ഷികളുടെ സമൂഹം 115 


പ്രശ്നസങ്കീര്‍ണ്ണമായ ഒരു കാലഘട്ടം മുഴുവന്‍ തന്റെ അജപാലന 
ദാത്യം നിര്‍വഹിച്ചിട്ട 379 ജനുവരി ഒന്നാം തീയതി മഹാനായ ബസേ 
ലിയോസ്‌ ദിവംഗതനായി. 


ബസേലിയോസിന്റെ കൃതികളെ വിശ്വാസ സമര്‍ത്ഥനപരം, വേദ 
പുസ്തകപരം, സന്യാസ ജീവിതവുമായി ബന്ധപ്പെട്ടത്‌, വ്യക്തിപരമായ 
കത്തുകള്‍ എന്നിങ്ങനെ തരംതിരിക്കാം. വിശ്വാസ സംബന്ധമായ കൃതി 
കളില്‍, ഏവുനോമിയോസിനെതിരെ, പരിശുദ്ധാത്മാവിനെക്കുറിച്ച്‌ എന്നി 
വയാണ്‌ പ്രധാനം. രണ്ടിലും അറിയൂസിന്റെയും പിന്‍ഗാമികളുടെയും 
ഉപദേശങ്ങളെ സമര്‍ത്ഥമായി ഖണ്ഡിച്ച്‌ സത്യവിശ്വാസം സ്ഥാപിക്കുക 
യാണ്‌ ചെയ്യുന്നത്‌. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പ്രബന്ധത്തില്‍ 
സാന്ദര്‍ഭികമായി ഇങ്ങനെ പറയുന്നു; 


“നാമെല്ലാം കിഴക്കോട്ട്‌ അഭിമുഖമായി പ്രാര്‍ത്ഥിക്കുന്നു. 
കിഴക്കു ദൈവം സ്ഥാപിച്ചു പറുദീസയാകുന്ന നമ്മുടെ പഴയ 
രാജ്യത്തിലേയ്ക്കാണ്‌ നാമപ്പോള്‍ നോക്കുന്നത്‌ എന്നറിയാവു 
ന്നവര്‍ ചുരുക്കമാണ്‌. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം നാം 
നിന്നുകൊണ്ട്‌ പ്രാര്‍ത്ഥിക്കുന്നുവെങ്കിലും എന്തുകൊണ്ട്‌ എന്ന്‌ 
എല്ലാവര്‍ക്കും അറിവില്ല. പുനരുത്ഥാന ദിവസം എഴുന്നേറ്റു 
നിന്നുകൊണ്ട്‌ പ്രാര്‍ത്ഥിക്കുമ്പോള്‍ ഉയിര്‍ത്തെഴുന്നേല്‍പിന്റെ 
കൃപകളെക്കുറിച്ച്‌ നാം നമ്മെത്തന്നെ ഓര്‍പ്പിക്കുകയാണ്‌” (27, 
66, 29, 30). 


സമുഹത്തിലെ അഴിമതിക്കാര്‍ക്കെതിരെ ഒരിക്കല്‍ അദ്ദേഹം ഇപ്ര 
കാരം എഴുതി: 


“സത്യവിശ്വാസത്തിന്റെ ര്രബോധനങ്ങള്‍ വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. 
പൌനരോഹിത്ൃത്തിന്റെ മാഹാത്മൃം പൊയ്പ്പോയി. ആടുകള്‍ക്ക്‌ അറിവിന്റെ 
ഭക്ഷണം നല്കുന്ന ഇടയന്മാരാരുമില്ല. അഹങ്കാരിയായ മനുഷ്യന്‍ പാവ 
ങ്ങള്‍ക്കുപയോഗിക്കേണ്ട പണം സ്വന്തം സുഖഭോഗത്തിനും സ്വന്ത 
ക്കാര്‍ക്കു സമ്മാനം കൊടുക്കാനും ധൂര്‍ത്തടിക്കുന്നു. നിയമം അനുസരി 
ക്കുന്നവന്‍ ആരുമില്ല. പാപം ചെയ്യാനുള്ള സ്വാത്ര്ര്യം എല്ലായിടത്തും 
ലഭിച്ചതുപോലെ തോന്നുന്നു. സൂത്രത്തില്‍ ഉദ്യോഗം ലഭിച്ചവര്‍ യജമാ 
നന്മാര്‍ക്ക്‌ സമ്മാനം കൊടുക്കുന്നു. അവര്‍ക്ക്‌ ഏറ്റവും ഇഷ്ടപ്പെട്ട 
സമ്മാനം അവര്‍ക്കിഷ്ടപ്പെട്ട പാപമാണ്‌” (എഴുത്തുകള്‍, 92, “വിശു 
ദ്ധാഗ്നി', 153). 


2, ബസേലിയോസിന്റെ സാമുഹ്യ പ്രവര്‍ത്തനങ്ങള്‍ 


സഭാപിതാക്കന്മാരില്‍ വച്ച്‌ ബസേലിയോസിനെപ്പോലെ, സാമൂഹ്യ 


116 സാക്ഷികളുടെ സമൂഹം 


പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ ആരംഭം കുറിച്ചവരും നേതൃത്വം കൊടുത്തവരും 
മറ്റാരും ഉണ്ടെന്നു തോന്നുന്നില്ല. കപ്പദോക്യ മുഴുവന്‍ വ്യാപിച്ച ഒരു 
സേവനശ്ൃംഖല ബസേലിയോസ്‌ സ്ഥാപിച്ചു. അതിന്റെ ആഭിമുഖ്യത്തില്‍ 
ആശുപ്രതികള്‍, വഴിയമ്പലങ്ങള്‍, ക്ഷാമവും ദാരിദ്ര്യവും അനുഭവിക്കു 
ന്നവര്‍ക്കുള്ള ധര്‍മ്മശാലകള്‍, തൊഴില്‍ ചെയ്യുവാനുള്ള തൊഴില്‍ശാല 
കള്‍ എന്നിവ അദ്ദേഹം സ്ഥാപിച്ചു. ഓരോ കൊച്ചു പട്ടണത്തിലും ഈ 
കാര്യങ്ങള്‍ ചെയ്യുവാന്‍ ഓരോ പ്റ്റോക്കോ ട്രോപ്പിയോണ്‍ (ദരിദ്രരുടെ 
സംരക്ഷണക്രേ്്രം) സ്ഥാപിച്ചു. അവയുടെ മേല്‍നോട്ടത്തിന്‌ ഓരോ 
കോറെപ്പിസ്‌കോപ്പാമാരെയും നിയമിച്ചു. കൈസറിയായിലെ ക്രേന്രം മറ്റു 
ളളവയെ അപേക്ഷിച്ചു വലുതായിരുന്നു. ബസിലെയാദ്‌ എന്ന ഒരു കൊച്ചു 
പട്ടണമായിട്ട കൈസറിയായിലെ സാമൂഹ്യസേവന സംരംഭങ്ങള്‍ വള 
ര്‍ന്നു. കൂടാതെ അതിനു പുതിയ പട്ടണം എന്നുപോലും പേരുണ്ടായി. 


(രി. വ. 368-ല്‍ ഉണ്ടായ വരള്‍ച്ചയെത്തുടര്‍ന്ന്‌ കൈസറിയയില്‍ ഭയ 
കര ക്ഷാമമുണ്ടായി. ജനം ഭക്ഷണത്തിനും ജലത്തിനും വേണ്ടി പരക്കം 
പാഞ്ഞു. അമിതപണമോഹികളായ പലരും, ഉണ്ടായിരുന്ന ഭക്ഷണപദാ 
ര്‍ത്ഥങ്ങള്‍ പൂഴ്ത്തിവച്ചു. ബസേലിയോസ്‌ ശക്തമായ ഭാഷയിലും ആത്മാ 
ര്‍ത്ഥമായും ചിലരോട്‌ സംസാരിച്ച്‌, അവരുടെ കടകള്‍ തുറപ്പിച്ച്‌ ജന 
ങ്ങള്‍ക്ക്‌ ഭക്ഷണം കൊടുത്തത്‌ ഒരു വലിയ അത്ഭുതം തന്നെയായിരുന്നു. 


3, വി. മ്രകീനയും ക്രൈസ്തവ സസ്ധ്യാസിനി പ്രസ്ഥാനവും 


പൌരസ്ത്യ സഭയിലെന്നു മാത്രമല്ല, ഒരു പക്ഷേ ആകമാന സഭയില്‍, 
സ്രതരീകളുടെ സന്യാസിമഠം സ്ഥാപിച്ചത്‌ വി. ബസേലിയോസിന്റെ മൂത്ത 
സഹോദരിയായ വി. മ്രകീനയായിരുന്നു. അത്ഭുതപ്രവര്‍ത്തകനായ വി. 
ഗ്രിഗോറിയോസിന്റെ ശിഷ്യയായിരുന്നു മ്രകീനയുടെ വല്ല്യമ്മ (പിതാമ 
ഹിയായ വലിയ മ്ര്രീന). ഭക്തയായ വല്യമ്മയുടെയും, അമ്മ എമ്മിലി 
യയുടെയും സ്വാധീനത്താല്‍ മരീന ചെറുപ്പം മുതലേ ദൈവാശ്രയ 
ത്തിലും ലാളിത്യശൈലിയിലും ജീവിതം നയിച്ചു. മ്രകീനയെ ബാല്യ 
ത്തില്‍ തന്നെ അമ്മയും വല്യമ്മയും ഒരു കാര്യം പരിശീലിപ്പിച്ചിരുന്നു; 
സമയം കിട്ടുമ്പൊഴൊക്ക സങ്കീര്‍ത്തനങ്ങള്‍ ഉരുവിടുക. അത്‌ ജീവിതാ 
വസാനം വരെ അവരുടെ സ്വഭാവമായിത്തീര്‍ന്നു. 


താരുണൃത്തിലേക്ക്‌ കടന്ന സുന്ദരിയായ മ്ര്രീനയ്ക്ക്‌ മാതാപിതാ 
ക്കള്‍ ഒരു വരനെ കണ്ടെത്തി. ഭാഷാസാഹിത്യ മണ്ഡലങ്ങളില്‍ അസാ 
മാന്യ പ്രാവീണ്യം നേടിയ ഒരു ചെറുപ്പക്കാരന്‍. പക്ഷേ, വിവാഹത്തിനു 
മുമ്പ്‌ അപ്രതീക്ഷിതമായി ആ യുവാവ്‌ മരണമടഞ്ഞു. വീണ്ടും ഒരു 
വിവാഹം കഴിക്കുവാന്‍ മ്രകീനയെ പലരും പ്രേരിപ്പിച്ചുവെങ്കിലും തന്റെ 
മനസ്സില്‍ ആദ്യം വരിച്ചയാളെയല്ലാതെ മറ്റാരെയും സ്വീകരിക്കയില്ലെന്ന 
വള്‍ തീര്‍ച്ചപ്പെടുത്തിയിട്ടിങ്ങനെ ഉത്തരം കൊടുത്തു: 


സാക്ഷികളുടെ സമൂഹം 117 


“ഇല്ല, ഒരു മനുഷ്യന്‌ ഒരു ജനനമേയുള്ളു, ഒരു മരണമേ ഉള്ളു താനും. 
അതിനാല്‍ ഒരു വിവാഹമേ പാടുള്ളു.” 

അതുമുതല്‍ കൂടുതല്‍ പുണ്യപരി ശീലനത്തില്‍ ജീവിക്കുവാന്‍ 
മ്രരീന ആരംഭിച്ചു. തന്റെ ഇളയ സഹോദരങ്ങളുടെ കൂട്ടുകാരിയും, 
അദ്ധ്യാപികയും, പരിചാരികയും എല്ലാറ്റിനുമുപരി ആത്മീയ ഉപദേ 
ഷ്ടാവും ആയിരുന്നു മ്രകീന. ബസേലിയോസിന്റെ പ്രായോഗിക 
ബുദ്ധിയും ന്രരാറ്റിയോസിന്റെ ആത്മീയ തീക്ഷ്ണതയും, ഗ്രിഗോറി 
യോസിന്റെ സ്വപ്നസങ്കല്പങ്ങളും, പത്രോസിന്റെ നിഷ്ക്കളജം പെരുമാ 
റ്റവും കണ്ടുംകേട്ടും ആ മൂത്ത സഹോദരി ആനന്ദിച്ചു. എന്നാല്‍ ആദ്യം 
തന്റെ പിതാവും, പിന്നീടു സഹോദരന്‍ നക്രാറ്റിയോസും, പിന്നാലെ 
തന്റെ പ്രിയ മാതാവും നിര്യാതരായതോടെ മ്രക്രീനയ്ക്ക്‌ ലൌകിക ജീവി 
തത്തിന്റെ നശ്വരതയും അസ്ഥിരതയും കൂടുതല്‍ ബോധ്യമായി. 


അന്നേസിയില്‍ താന്‍ ആരംഭിച്ചിരുന്ന കന്യകകളുടെ മഠത്തില്‍ പിന്നീട്‌ 
എപ്പോഴും പ്രാര്‍ത്ഥനയിലും ഉപവാസത്തിലും കഴിച്ചുകൂട്ടുവാന്‍ തുടങ്ങി. 
അവിടെ താമസിച്ചുകൊണ്ട്‌ സാധുജന സേവനപരമായ പല കാര്യങ്ങളും 
അവര്‍ ചെയ്തു. പ്രത്യേകിച്ച്‌ സഹോദരന്‍ ബസേലിയോസ്‌ ആരംഭിച്ചി 
രുന്ന ബസിലിയാഡുമായി സഹകരിച്ചു പ്രവര്‍ത്തിക്കുവാന്‍ മ്ര്രീനയ്ക്ക്‌ 
സാധിച്ചു. മറ്റൊരവസരത്തില്‍ കപ്പദോക്യ മുഴുവന്‍ പൊറുതിമുട്ടിയ ഒരു 
ക്ഷാമമുണ്ടായി. മ്രകീനയും ഇളയ സഹോദരന്‍ പത്രോസും തങ്ങളുടെ 
വസ്തുവകകളും സമ്പാദ്യം മുഴുവനും പട്ടിണി കിടന്നവരെ തീറ്റിപ്പോറ്റു 
വാന്‍ വിനിയോഗിച്ചു. 


മക്രീന ജീവിതാന്തയത്തോടടുത്തപ്പോള്‍ ഒരു വിശുദ്ധയായി അംഗീ 
കരിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. അവര്‍ മൂലം പല അത്ഭുതങ്ങളും നടന്നു. 
കണ്ണില്‍ രോഗം ബാധിച്ച ഒരു കുട്ടിക്ക്‌ അവരുടെ പ്രാര്‍ത്ഥനയാല്‍ 
പെട്ടെന്നു സൌഖ്യം വന്നു. അവരുടെ കിടപ്പ്‌ ഒരു പലകക്കഷണത്തിനു 
മുകളിലായിരുന്നു. ഒരു പുറംകുപ്പായമേ അവര്‍ക്കുണ്ടായിരുന്നുള്ളു. ഇരു 
മ്പുകൊണ്ടുള്ള ഒരു കുരിശ്‌ ഒരു ചരടില്‍ കെട്ടി ധരിച്ചതായിരുന്നു അവ 
രുടെ ആഭരണം. അവരുടെ അവസാന നിമിഷങ്ങളില്‍ നിസായിലെ 
ശ്ഗിഗോറിയോസ്‌ സമീപത്തുണ്ടായിരുന്നു. 


അഭ്യാസങ്ങള്‍ 


1. വി. ബസേലിയോസിന്റെ സാമുഹ്യപ്രവര്‍ത്തനങ്ങളെ വിലയിരു 
ത്തുക. 
2. വി. മ്രകീനയുടെ ജീവിതസാക്ഷ്യമെന്ത്‌? 


പാഠം 3 
നാസിയാന്‍സിലെ വി. ഗ്രിഗോറിയോസ്‌ 


പ വി. ഗ്രിഗോറിയോസ്‌: ജീവിതം 1 കൃതികള്‍ വ] പ്രധാന സംഭാവന 
കള്‍ 


1. വി. ഗ്രിഗോറിയോസ്‌: ജീവിതം 


കപ്പദോക്യന്‍ പിതാക്കന്മാരില്‍ ഒരാളെ മാത്രമേ 'ദൈവശാസ്ധ്ത 
ജ്ഞന്‍' (തെഒലോഗോസ്‌) എന്ന്‌ നിഷ്കൃഷ്ടാര്‍ത്ഥത്തില്‍ പറയുന്നുള്ളു. 
വചനമായ (ലോഗോസ്‌) ദൈവത്തെ (തെയോസ്‌) ക്കുറിച്ച്‌ ആധികാരി 
കമായി പ്രതിപാദിക്കുന്നതിനാല്‍ അതു വി. ഗ്രിഗോറിയോസിനെക്കുറി 
ച്ചാണ്‌. ക്രൈസ്തവ പാരമ്പര്യത്തിലെ ദെമൊസ്തെനീസ്‌ എന്നും 
അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു. 


കപ്പദോക്യയിലെ നാസിയാന്‍സിനു സമീപമുള്ള ആരിയാന്‍സിലാണ്‌ 
ക്രി. വ. 330-നോടടുത്ത്‌ ഗ്രീഗോറിയോസ്‌ ജനിച്ചത്‌. നാസിയാന്‍സിലെ 
മ്രെതാനായ ഗ്രിഗോറിയോസ്‌ ആയിരുന്നു പിതാവ്‌ (അന്നു കുടുംബ 
ജീവിതം നയിച്ച മ്മെതാന്മാര്‍ ഉണ്ടായിരുന്നു). മാതാവായ “നൊണ്ണ” ഒരു 
ത്തമ ക്രൈസ്തവ സ്ര്രീരത്നമായിരുന്നു. അവരുടെ മാതാപിതാക്കളും 
ക്രൈസ്തവരായിരുന്നു. എന്നാല്‍ പിതാവായ ഗ്രിഗോറിയോസ്‌ ജ്ഞാന 
സ്നാനം പ്രാപിച്ചു ക്രൈസ്തവനായ ആളായിരുന്നു. ഗ്രിഗോറിയോസ്‌ 
തന്റെ പ്രഭാഷണങ്ങളിലൊന്നില്‍ “തന്റെ മാതാവ്‌ തന്റെ ജീവിതത്തെ 
എത്രമാ്രം സ്വാധീനിച്ചു എന്നു പറയുന്നു: “ജനിക്കുന്നതിനു മുമ്പേ 
എന്റെ അമ്മ എന്നെ ദൈവത്തിനു സമര്‍പ്പിച്ചു.” 


ഗ്രിഗോറിയോസിന്റെ വിദ്യാഭ്യാസം ആദ്യം കപ്പദോകൃയിലെ കൈസ 
രിയയിലും പിന്നീട്‌ പാലസ്തീനിലെ കൈസറിയയിലും അലക്സ്രന്ത്രി 
യായിലും ആതന്‍സിലുമായിട്ടാണ്‌ നടന്നത്‌. കപ്പദോകൃയിലെ കൈസ 
റിയായില്‍ ഭാഷയും സാഹിത്യവും പഠിക്കുമ്പോഴാണ്‌ ആദ്യമായി ബസേ 
ലിയോസിനെ പരിചയപ്പെട്ടത്‌. ആ സൌഹൃദം ജിവിതാന്ത്യം വരെ രണ്ടു 
പേര്‍ക്കും ആത്മബന്ധമായിരുന്നു (ഇടയ്ക്ക്‌ രസക്കുറവുണ്ടായിട്ടുണ്ടെ 
ങ്കിലും). 


വിദ്യാഭ്യാസം പൂര്‍ത്തിയാക്കി നാട്ടില്‍ തിരിച്ചെത്തിയ ഗ്രിഗോറിയോ 
സിനെ ബസേലിയോസ്‌ പൊന്തൊസിലെ ഐറിസ്‌ തീരത്തുള്ള തന്റെ 
ആശ്രമത്തിലേയ്ക്ക്‌ ക്ഷണിച്ചു. അവിടെ ബസേലിയോസിനൊപ്പം ഗ്രിഗോ 
റിയോസ്‌ കഴിച്ചുകൂട്ടിയ കാലമാണ്‌, രണ്ടു പേരുടെയും ജീവിതത്തിലെ 
ആത്മീയ സൌഈഭാഗ്യത്തിന്റെ അനര്‍ഘ നിമിഷങ്ങള്‍. രണ്ടു പേരും കൂടി 


സാക്ഷികളുടെ സമൂഹം 119 


യാണ്‌ ഫിലോകാലിയയും സന്യാസനിയമങ്ങളും ക്രോഡീകരിച്ചെടു 
ത്തത്‌. 

പൊന്തൊസില്‍ നിന്ന്‌ തിരിച്ചെത്തിയ ഗ്രിഗോറിയോസിനെ തന്റെ 
പിതാവ്‌ സഭാസേവനത്തിന്‌ വിളിച്ചു. മ്രെതാസനകാര്യങ്ങളില്‍ തന്നെ 
സഹായിക്കുന്നതിന്‌ തന്റെ പുരതനെ ആഹ്വാനം ചെയ്തു. അതിന്റെ 
പ്രാരംഭപടിയായി വൈദികനാകുവാന്‍ ഗ്രിഗോറിയോസിനെ നിര്‍ബന്ധിച്ചു. 
വൈദികനാകുന്നതിന്‌ ്രിഗോറിയോസിന്‌ ഒട്ടും മനസ്സില്ലായിരുന്നു. 
പക്ഷേ, എല്ലാവരുടെയും നിര്‍ബന്ധത്തിന്‌ വഴങ്ങി പട്ടമേറ്റു, പട്ടമേറ്റയു 
ടന്‍ ഗ്രീഗോറിയോസ്‌ തന്റെ വിളിയുടെ ഗരവത്തെക്കുറിച്ച്‌ കാര്യമായി 
ചിന്തിച്ചു. പിന്നീട തന്റെ ഉത്തരവാദിത്വങ്ങള്‍ നിര്‍വഹിക്കുന്നതിന്‌ അവി 
ടെയെങ്ങും നില്ക്കുവാന്‍ അദ്ദേഹത്തിന്‌ ധൈര്യം വന്നില്ല. പൊന്തൊ 
സിലേയ്ക്ക്‌ വീണ്ടും തിരിച്ചു. അത്‌ സത്യം പറഞ്ഞാല്‍ ഒരു ഒളിച്ചോ 
ട്ടുമായിരുന്നു. എന്നാല്‍ അധികം താമസിയാതെ പൊന്തൊസില്‍ നിന്ന്‌ 
തിരിച്ചുവന്നത്‌ പുതിയ തീരുമാനങ്ങളോടെയായിരുന്നു. അതുകൊണ്ട്‌ 
ആദ്യമായിട്ടദ്ദേഹം ചെയ്തത്‌ തന്റെ ഒളിച്ചോട്ടത്തെക്കുറിച്ച്‌ ജനങ്ങള്‍ 
ക്കൊരു വിശദീകരണം കൊടുക്കുകയായിരുന്നു. ഈ വിശദീകരണ 
പ്രസംഗം യഥാര്‍ത്ഥത്തില്‍ “പൌരോഹിത്യ 'ത്തെക്കുറിച്ചുള്ള ക്രൈസ്തവ 
വേദ തത്ത്വശാസ്ര്രങ്ങളാണ്‌. ഏതായാലും യുവ വൈദികന്‍ തന്റെ പിതാ 
വിനെ സഭാകാര്യങ്ങളില്‍ സഹായിക്കുവാന്‍ തുടങ്ങി. അതോടൊപ്പം അദ്ദേ 
ഹത്തെക്കുറിച്ചുള്ള കീര്‍ത്തിയും പരന്നു. സൌമ്യനും, ആദര്‍ശധീരനും, 
അഗാധ പണ്ഡിതനും, പുണ്ൃയജീവിതക്കാരനുമായ ഗ്രിഗോറിയോസിനെ 
എല്ലാവരും ഇഷ്ടപ്പെട്ടു. 

ഇതിനിടയിലാണ്‌ കൈസറിയായില്‍ ബസേലിയോസിന്‌ അന്തീമസ്‌ 
എന്ന മ്മെതാനുമായി ചില അധികാരതര്‍ക്കങ്ങള്‍ ഉണ്ടായത്‌. ബസേലി 
യോസ്‌ തന്റെ അവകാശം സ്ഥാപിക്കുവാന്‍ സാസിമ എന്ന ഇടവകയി 
ലേക്ക്‌ മ്രെതാനായി ഗ്രിഗോറിയോസിനെ വാഴിച്ചു നിയമിച്ചു. എന്നാല്‍ 
സാസിമ പലതുകൊണ്ടും മനുഷ്യവാസത്തിനു പറ്റിയ ഒരു പ്രദേശമാ 
യിരുന്നില്ല. ഈ നിയമനം സത്യം പറഞ്ഞാല്‍ ഗ്രിഗോറിയോസിനെ ദുഃഖി 
പ്പിച്ചു. ബസേലിയോസ്‌ തന്നോട കടുംകൈ ചെയ്തുവെന്നു തന്നെ ഗ്രീഗോ 
റിയോസ്‌ ധരിച്ചു. സാസിമയുടെ ചുമതല എടുക്കുവാനേ പോയില്ല. തന്റെ 
പിതാവ്‌ മരിച്ചപ്പോള്‍ നാസിയാന്‍സ്‌ ഇടവകയുടെ മ്മെതാനായി ഗ്രിഗോ 
റിയോസ്‌ രണ്ടു വര്‍ഷത്തോളം ഭരണം നടത്തിയിട്ട്‌ സെലുക്യയിലേയ്ക്ക്‌ 
ഏകാന്തവാസത്തിനു പോയി. എന്നാല്‍ ബസേലിയോസിന്റെ മരണ 
ത്തോടെ സഭ മുഴുവന്‍ ഗ്രിഗോറിയോസിന്റെ സേവനം ആവശ്യപ്പെട്ടു. 


379-0൦ ആണ്ടില്‍ കുസ്തന്തീനോപ്പോലീസിലെ സത്യവിശ്വാസികള്‍ 
അദ്ദേഹത്തെ അങ്ങോട്ട്‌ ക്ഷണിച്ചു. ഭൂരിപക്ഷവും അറിയൂസ്‌ വിശ്വാസി 


120 സാക്ഷികളുടെ സമൂഹം 


കള്‍ നിറഞ്ഞ രാജപട്ടണത്തില്‍ ഒരു കൊച്ചുവീട്ടില്‍ താമസിച്ച്‌, അതി 
നെത്തന്നെ ദേവാലയമായി ഉപയോഗിച്ചുകൊണ്ട്‌ അദ്ദേഹം പ്രവര്‍ത്തന 
മാരംഭിച്ചു. സാവധാനം കാര്യങ്ങള്‍ അദ്ദേഹത്തിനനുകൂലമായി മാറി. വേദ 
വിപരീതത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ഉജ്വല പ്രസംഗങ്ങള്‍ ശ്രവി 
ക്കുവാന്‍ അനേകായിരങ്ങള്‍ വന്നുകൊണ്ടിരുന്നു. തിയഡോഷ്യസ്‌ ച്രക 
വര്‍ത്തി അദ്ദേഹത്തിന്‌ കുസ്തന്തീനോപ്പോലീസിലെ പ്രധാന പള്ളികള്‍ 
തിരിച്ചേല്‍പിച്ചു. അങ്ങനെ ഗ്രിഗോറിയോസ്‌ കുസ്തന്തീനോപ്പോലീസില്‍ 
പാത്രിയര്‍ക്കീസായിരിക്കുമ്പോള്‍ ആണ്‌, 381-ല്‍ തിയഡോഷ്യസ്‌ ച്രക 
വര്‍ത്തി രണ്ടാം സാര്‍വ്ര്രിക സുന്നഹദോസ്‌ വിളിച്ചുകൂട്ടിയത്‌. 


അധികാരത്തിനു വേണ്ടിയുള്ള കിടമത്സരം എപ്പോഴുമുണ്ടല്ലോ. ശ്രിഗോ 
റിയോസിന്റെ സ്ഥാനത്തെ സംബന്ധിച്ച്‌ ചിലര്‍ എതിര്‍പ്പുകളുമായി വന്നു. 
താന്‍ മൂലം സഭയില്‍ കലഹം ഉണ്ടാകുവാന്‍ ഇഷ്ടപ്പെടാതെ, ഗ്രിഗോറി 
യോസ്‌ തന്റെ സ്ഥാനം തൃജിച്ചുകൊണ്ട്‌ ഒരു “വിടവാങ്ങല്‍ പ്രസംഗം" 
നടത്തിയത്‌ സുപ്രസിദ്ധമാണ്‌. 


സഭാഭരണത്തില്‍ നിന്നൊഴിഞ്ഞ്‌, അദ്ദേഹം ഒരു വിശ്രമജീവിതം ആരം 
ഭിച്ചു. ക്ഷയിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്‌ അതൊരു 
ആവശ്യവുമായിരുന്നു. തന്റെ പിതൃസ്വത്തായ ആരിയാന്‍സിലെ തോട്ട 
ത്തില്‍ താമസിച്ചുകൊണ്ട്‌ ദീര്‍ഘമായ സാഹിത്യസൃഷ്ടി അദ്ദേഹം 
നടത്തി. 389-ല്‍ ദിവംഗതനായി. 


2. കൃതികള്‍ 


ദൈവശാസ്ര്രപരമായും, ആത്മീയാനുഭൂുതിപ്രദമായും ഉന്നതനില 
വാരം പുലര്‍ത്തുന്നതാണ്‌ ഗ്രിഗോറിയോസിന്റെ കൃതികള്‍. അവയെ 
പ്രധാനമായി നാലായി തരംതിരിക്കാം. 1. ദൈവശാസ്ത്രപരം, 2. വിശേ 
ഷാവസരങ്ങളിലെ പ്രസംഗങ്ങള്‍, 3. കത്തുകള്‍, 4. കവിതകള്‍. വേദ 
ശാസ്ര്രപരമായ കൃതികള്‍ രണ്ടെണ്ണമാണ്‌: അറിയൂസുകാര്‍ക്കെതിരെ 
നടത്തിയ “ദൈവശാസ്ത്ര പ്രഭാഷണങ്ങളും” പൌരോഹിത്യത്തെക്കുറി 
ത്തള്ള “ഒളിച്ചോട്ടത്തിനൊരു വിശദീകരണവും.” വിശേഷാവസരങ്ങളിലെ 
പ്രസംഗങ്ങളില്‍, ബസേലിയോസിന്റെ പേരില്‍ നടത്തിയ ചരമ പ്രസംഗ 
മാണ്‌ ഏറ്റവും പ്രധാനം. അനേകം സുഹൃത്തുക്കള്‍ക്കുള്ള കത്തുകളില്‍ 
നിന്ന്‌ അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങളെക്കുറിച്ച്‌ നാം മനസ്സിലാക്കുന്നു. 
സ്വന്തം ജീവിതകഥ കവിതാരൂപത്തില്‍ അദ്ദേഹം പറയാന്‍ ശ്രമിച്ചിട്ടുണ്ട്‌. 


3, ര്ഗിഗോറിയോസിന്റെ പ്രധാന സംഭാവനകള്‍ 


വി. ത്രിത്വത്തെ സംബന്ധിച്ച്‌ ബസേലിയോസ്‌ തുടങ്ങിവച്ച വ്യാഖ്യാന 
ശ്രമങ്ങള്‍ പൂര്‍ത്തീകരിച്ചത്‌ വി. ്രിഗോറിയോസാണ്‌. കുസ്തന്തീനോ 


സാക്ഷികളുടെ സമൂഹം 121 


പ്പോലീസിലെ രണ്ടാം സാര്‍വ്രതിക സുന്നഹദോസില്‍ ഗ്രിഗോറിയോ 
സാണ്‌, അറിയൂസ്‌ വേദവിപരീതത്തിന്റെ അവസാന മുളയായ മാസി 
ഡോണിയനിസത്തെ ഫലപ്രദമായി ഖണ്ഡിക്കുന്നത്‌. വി. മറിയാമിനെ 
ദൈവമാതാവെന്നു വളരെ മുമ്പേ പറയാന്‍ തുടങ്ങിയ ആളാണു ഗ്രിഗോ 
റിയോസ്‌. സ്വന്തം സ്ഥാനത്തിനും അധികാരത്തിനുംവേണ്ടി കടിച്ചു 
തൂങ്ങാതെ സ്വയം പിന്‍വാങ്ങുന്ന അസുലഭ മാതൃകയാണ്‌ വി. ഗ്രിഗോ 
റിയോസ്‌. ദൈവശാസ്ര്ര ചിന്തയില്‍ യുക്തിക്ക്‌ അതിന്റേതായ സ്ഥാന 
മുണ്ടെന്നദ്ദേഹം വിശ്വസിച്ചു. തന്റെ ദൈവശാസ്രത പ്രഭാഷണത്തില്‍ ഒരി 
ടത്തിപ്രകാരം പറയുന്നു: 


“യുക്തിബോധം നമുക്ക്‌ ദൈവത്തില്‍ നിന്ന്‌ കിട്ടിയതാണ്‌. 
അത്‌ ദൈവം തന്നെ നമ്മില്‍ നട്ടിരിക്കുന്നു. അതുതന്നെയാണ്‌ 
നമ്മുടെ ആദ്യപ്രമാണം. അതില്‍ നാമെല്ലാം പങ്കാളികളുമാണ്‌. 
ദൃശ്യമായ സംഗതികളില്‍ക്കൂടി അതുതന്നെയാണ്‌ നമ്മെ ദൈവ 
ത്തിങ്കലേക്ക്‌ നയിക്കുന്നതും” (രണ്ടാം പ്രഭാഷണം 28, 16). 


അഭ്യാസങ്ങള്‍ 


1. വി. ശ്രീഗോറിയോസിന്റെയും വി. ബസേലിയോസിന്റെയും പ്രവര്‍ത്ത 
നശൈലി താരതമ്യപ്പെടുത്തുക. 


2, ഗ്രീഗോറിയോസിന്റെ കൃതികളെക്കുറിച്ച്‌ ലഘുവായി വിശകലനം 
നടത്തുക. 


പാഠം 4 


നിസായിലെ വി. ഗ്രിഗോറിയോസ്‌, 
സ്വര്‍ണ്ണനാവുകാരന്‍ ഈവാനിയോസ്‌ 


പ ഗ്രിഗോറിയോസിന്റെ ജീവചരിര്രം 1] കൃതികളും സംഭാവനകളും ൮ 
ഈവാനിയോസിന്റെ ജീവചരിത്രം 1] കൃതികളും സംഭാവനകളും 


1. ജീവചരിത്രം 


കപ്പദോക്കിയന്‍ പിതാക്കന്മാരില്‍ മൂന്നാമത്തെ ആളാണ്‌ “നിസായുടെ 
നക്ഷത്രം” എന്നറിയപ്പെടുന്ന വി. ഗ്രിഗോറിയോസ്‌. ജ്യേഷ്ഠനായ ബസേ 
ലിയോസ്‌ കര്‍മനിരതനായിരുന്നുവെങ്കില്‍, സ്നേഹിതനായ നാസിയാന്‍ 
സിലെ ഗ്രിഗോറിയോസ്‌ ഉജ്വലപ്രസംഗകനുമായിരുന്നുവെങ്കില്‍, ഇളയ 
വനായ നിസായിലെ ഗ്രിഗോറിയോസ്‌ യോഗാത്മകചൈതനൃത്തിന്റെ 
മൂര്‍ത്തിയായിരുന്നു. നിശ്ശബ്ദതയില്‍ വാചാലമാകുന്ന ഒരാന്തരിക നാവും 


122 സാക്ഷികളുടെ സമൂഹം 


ഏകാഗ്രതയില്‍ ആളിക്കത്തുന്ന ഒരാത്മീയ സ്ഫുലിംഗവും ആയിരുന്നു 
നിസായിലെ ഗ്രിഗോറിയോസ്‌. 


കപ്പദോക്കിയയിലെ കൈസറിയയില്‍ പ്രസിദ്ധ സാഹിതൃകാരനും 
ഭാഷാധ്യാപകനുമായ ബസേലിയോസിന്റെയും എല്ലാ ഗുണങ്ങളും 
നിറഞ്ഞ വീട്ടമ്മയായ എമ്മിലിയയുടെയും പുത്രനായി ക്രി. വ. 335-ല്‍ 
ഗ്രിഗോറിയോസ്‌ ജനിച്ചു. വിദ്യാഭ്യാസത്തിനു നേതൃത്വം നല്‍കിയതു 
സ്വന്തം പിതാവും മുത്ത സഹോദരനായ ബസേലിയോസും ആയിരുന്നു. 
അതുകൊണ്ടു തന്നെയാണല്ലോ ബസേലിയോസിനെ അദ്ദേഹം “എന്റെ 
ഗുരു'വെന്നു ചിലപ്പോള്‍ വിളിക്കുന്നത്‌. കലാലയ വിദ്യാഭ്യാസമൊന്നും 
ശ്ഗിഗോറിയോസിനു ലഭിച്ചുവെന്നു തോന്നുന്നില്ല. 


തന്റെ ജ്യേഷ്ഠ സഹോദരനായ ബസേലിയോസ്‌ സ്ഥാപിച്ച ആശ്രമ 
ത്തില്‍ പോകുന്നതും താമസിക്കുന്നതും ശ്രിഗോറിയോസിനു വലിയ 
ഇഷ്ടമായിരുന്നു. ബസേലിയോസിന്റെ പ്രോത്സാഹനം കൊണ്ട്‌ ഗ്രിഗോ 
റിയോസ്‌ ഒരു ശെമ്മാശനായി. എന്നാല്‍ പെട്ടെന്ന്‌ എന്തുകൊണ്ടോ 
അതില്‍ നിന്നല്പം അകന്ന്‌ ഒരു ഭാഷാധ്യാപകന്റെ ജോലി നോക്കി. 
ഈ സമയത്ത്‌ അദ്ദേഹം തെയോസെബയ എന്ന യുവതിയെ വിവാഹവും 
കഴിച്ചുവെന്നാണു വിചാരിക്കപ്പെടുന്നത്‌. 


ലൌകികമായ ഒരു ജോലിയും കുടുംബജീവിതവും തന്റെ അന്തരാ 
ത്മാവിനെ തൃപ്തിപ്പെടുത്തിയില്ല എന്നു ്രിഗോറിയോസ്‌ മനസ്സിലാക്കി. 
ഈയവസരത്തില്‍ത്തന്നെ ബസേലിയോസിന്റെയും, സുഹൃത്തായ 
ര്ഗിഗോറിയോസിന്റെയും പല കത്തുകളും അദ്ദേഹത്തിനു കിട്ടി. 
അവയുടെ സാരം, ആശ്രമജീവിതത്തിലേയ്ക്കു ശ്രിഗോറിയോസിനെ 
സ്വാഗതം ചെയ്യുകയെന്നതായിരുന്നു. അതിന്‍പ്രകാരം തന്നെ ഐറീസ്‌ 
തീരത്തെ ആശ്രമത്തിലേയ്ക്കു ഗ്രിഗോറിയോസ്‌ നീങ്ങി. അവിടെ അദ്ദേ 
ഹത്തിന്റെ ജീവിതം ആത്മീയാനുഭവങ്ങളുടെ മൂശയില്‍ ശുദ്ധീകരിക്ക 
പ്പെട്ടു തേജോമയമായി. വായിക്കുവാനും പഠിക്കുവാനും എഴുതുവാനും 
ആവശ്യത്തിനു സമയം ലഭിച്ചു. 


അങ്ങനെ കഴിയുമ്പോഴാണ്‌, നിസാ എന്ന ചെറിയ പട്ടണത്തിലെ എപ്പി 
സ്കോപ്പായായി ബസേലിയോസ്‌, ഗ്രിഗോറിയോസിനെ നിയമിക്കുന്നത്‌. 
ഭരണപരിചയമോ നൈപുണ്യമോ ഇല്ലാതിരുന്ന ര്രിഗോറിയോസിനു 
മ്രെതാനായി ഭരണകാര്യത്തില്‍ അആര്ര ശോഭിക്കുവാന്‍ കഴിഞ്ഞില്ല. 
എന്നാല്‍ നിഖ്യാ വിശ്വാസത്തിനനുസരിച്ചു സത്യവിശ്വാസത്തില്‍ ജന 
ങ്ങളെ ഉറപ്പിക്കുവാന്‍ അദ്ദേഹം അക്ഷീണയത്നം ചെയ്തു. അതു 
കൊണ്ടു തന്നെ അദ്ദേഹത്തെ ഒരിക്കല്‍ അറിയൂസുകാര്‍ സ്ഥാന്റരഭഷ്ട 
നാക്കി. ജീവിതം തന്നെ അപകടത്തിലാണെന്നു മനസ്സിലാക്കിയ ഒരു 


സാക്ഷികളുടെ സമൂഹം 123 


ഘട്ടത്തില്‍ നിസായില്‍ നിന്നു ഓടിപ്പോകേണ്ടതായും വന്നു. അറിയുസു 
പക്ഷക്കാരനായിരുന്ന വാലന്‍സിയസ്‌ ച്രരവര്‍ത്തി മരിച്ചതോടെ നിസാ 
യില്‍ തിരിച്ചെത്തിയ ഗ്രിഗോറിയോസിനു രാജോചിതമായ വരവേലപാണു 
ലഭിച്ചത്‌. 


സെബെസ്തയിലെ വലിയ മ്മെതാസനത്തിന്റെ ചുമതലയും അദ്ദേ 
ഹത്തിനു ലഭിച്ചു. 381-ലെ കുസ്തന്തീനോപ്പോലീസ്‌ സുന്നഹദോസില്‍ 
സ്നേഹിതനായ ഗ്രിഗോറിയോസിനോടൊപ്പം അദ്ദേഹവും സുപ്രധാന 
മായ പങ്കു വഹിച്ചു. കുസ്തന്തീനോപ്പോലീസില്‍, രാജകൊട്ടാരത്തിലെ 
വിശിഷ്ടാതിഥിയായും ആത്മീയോപദേശകനായും അദ്ദേഹം പലപ്പോഴും 
ക്ഷണിക്കപ്പെട്ടു. പൊതുവെ ശാരീരികമായി അത്ര ആരോഗ്യവാനല്ലായി 
രുന്ന ഗ്രിഗോറിയോസ്‌ 394-ല്‍ നിര്യാതനായി. 


2, വി. ഗ്രിഗോറിയോസിന്റെ കൃതികളും സംഭാവനകളും 


ശ്ഗിഗോറിയോസിന്റെ കൃതികള്‍ സാഹിതൃഭംഗിയും ആധ്യാത്മിക 
ചൈതന്യവും നിറഞ്ഞവയാണ്‌. പ്രധാനമായി അഞ്ചു തരത്തില്‍പ്പെട്ട 
കൃതികളാണ്‌ അദ്ദേഹത്തില്‍ നിന്നു ലഭ്യമായിട്ടുള്ളത്‌. 1. വേദവ്യാഖ്യാ 
നപരം. 2. വിശ്വാസ സമര്‍ത്ഥനപരം. 3. ആധ്യാത്മികവും സന്യാസപ 
രവും. 4. പ്രഭാഷണങ്ങള്‍. 5. എഴുത്തുകള്‍. വേദവ്യാഖ്യാനപരമായ കൃതി 
കളില്‍ മനുഷ്യന്റെ സൃഷ്ടിയെപ്പറ്റിയുള്ളതും, മോശയുടെ ജീവിതത്തെ 
ക്കുറിച്ചുള്ളതും ഉത്തമഗീതത്തിന്റെ ഭാഷ്യവും ഏറ്റവും പ്രാധാന്യമര്‍ഹി 
ക്കുന്നു. വിശ്വാസ സമര്‍ത്ഥനപരമായ കൃതികളില്‍, എവുനോമിയസി 
നെതിരെയും, അപ്പൊല്ലിനാറിസിനെതിരായും എഴുതിയ പുസ്തകങ്ങളും, 
ആത്മാവിനെയും പുനരുത്ഥാനത്തെയും പ്രതിപാദിക്കുന്ന കൃതിയും 
പ്രധാനപ്പെട്ടതാണ്‌ (സന്യാസ ജീവിതവുമായി ബന്ധപ്പെട്ട, കന്യാത്വത്തെ 
സംബന്ധിച്ച പ്രബന്ധം വളരെ പ്രശസ്തമായതാണ്‌.. 


ഒരു പക്ഷേ, പൌരസ്ത്യ പിതാക്കന്മാരില്‍ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ 
സംബന്ധിച്ച്‌ വി. ശ്ഗിഗോറിയോസിനെപ്പോലെ ദാര്‍ശനികമായി അപഗ്ര 
ഥനം നടത്തിയവരാരും കാണുകയില്ല. മനുഷ്യനു ദൈവികനാകുവാനുള്ള 
സാദ്ധ്യത ദൈവം സൃഷ്ടിയിലെ നല്‍കിയെന്നുള്ളതിന്റെ സൂചനയാണ്‌, 
ശ്ഗിഗോറിയോസിന്റെ അഭിപ്രായത്തില്‍, അവന്റെ സ്വാതന്ത്ര്യം. ദൈവ 
സാദൃശ്യത്തില്‍ മനുഷ്യന്‍ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്നുള്ളതിന്റെ 
ആന്തരിക അര്‍ത്ഥം, ദൈവത്തിന്റെ സ്വാത്ര്ത്രത്തിലും, നന്മയിലും മനു 
ഷ്യനും പങ്കാളിത്തം നല്‍കിയിരിക്കുന്നുവെന്നതാണ്‌. 


മനുഷ്യന്റെ ആന്തരിക ലക്ഷ്യത്തിലേക്കുള്ള വളര്‍ച്ചയെക്കുറിച്ച്‌, കന്യാ 
ത്വത്തെ സംബന്ധിച്ച പ്രബന്ധത്തില്‍ ഇങ്ങനെ പറയുന്നു: 


124 സാക്ഷികളുടെ സമൂഹം 


“അസ്വാഭാവികമായതിനെ നമ്മില്‍ നിന്നു നീക്കുമ്പോള്‍ 
സ്വന്തമായതും യോഗ്യമായതിലേക്കും നാം തിരിച്ചുവരുകയാ 
ണ്‌. നാം ആദിയില്‍ സൃഷ്ടിക്കപ്പെട്ട സ്ഥിതിയിലെത്തിച്ചേരുക 
യെന്നതാണ്‌ ഇതിന്റെ അര്‍ത്ഥം. ദൈവത്തോടുള്ള സാദൃശ്ൃ 
മാണീ സ്ഥിതി. പക്ഷേ അതു പ്രാപിക്കുകയെന്നതു നമ്മുടെ 
ശക്തിയിലോ കഴിവിലോ ആശ്രയിച്ചിരിക്കുന്ന കാര്യമല്ല. ഇതു 
ദൈവത്തിന്റെ മഹാമനസ്കതയുടെ ദാനം മാത്രമാണ്‌. കാരണം 
അവിടുന്നാണ്‌ ആദ്യ സൃഷ്ടിയില്‍ നമുക്കതു നല്‍കിയത്‌. 
നമ്മുടെ പരിശ്രമങ്ങളാല്‍ സാധിക്കുന്നതു പാപത്തിന്റെ അഴു 
ക്കിനെ ഒന്നു നീക്കി, ആത്മാവ്‌ അതിന്റെ ഒളിഞ്ഞുകിടക്കുന്ന 
സൌന്ദര്യത്തില്‍ വീണ്ടും ശോഭിക്കുകയെന്നതു മാ്രമാണ്‌.” 


3, സ്വര്‍ണ്ണനാവുകാരനായ ഈവാനിയോസ്‌ 
ജീവചരിത്രം 


നാസിയാന്‍സിലെ ഗ്രിഗോറിയോസ്‌ കുസ്തന്തീനോപ്പോലീസില്‍ 
പാര്രിയര്‍ക്കീസായിരുന്നുവല്ലേോ. അദ്ദേഹത്തിനു ശേഷം അന്ത്യോഖ്യ 
ക്കാരനായ ഈവാനിയോസും കുസ്തന്തീനോപ്പോലീസില്‍ പാത്രിയര്‍ക്കീ 
സായി. രണ്ടുപേര്‍ക്കും തിളങ്ങുന്ന വ്ൃക്തിത്വമുണ്ടായിരുന്നെങ്കിലും, 
അധികാരികളെയും അസൂയക്കാരെയും പ്രീതിപ്പെടുത്തുവാന്‍ കഴിയാതെ 
പോയതിനാല്‍ പിന്നീടു സ്ഥാനം ഉപേക്ഷിക്കേണ്ടി വന്നു. സ്വര്‍ണനാവു 
കാരനായ ഈവാനിയോസിന്റെ ജീവചരിര്തം അനീതിക്കെതിരെ സ്വര്‍ണ 
നാവു പ്രയോഗിച്ചതിന്റെ ചരിധ്രമാണ്‌. 


ക്രൈസ്തവരായ സെക്കുണ്ടസിന്റെയും അന്തൂസയുടെയും പുത 
നായി ക്രി. വ. 344-ലോ 347-ലോ ഈവാനിയോസ്‌ അന്ത്യോഖ്യയില്‍ 
ഭൂജാതനായി. പ്രസിദ്ധ പണ്ഡിതനായ ലിബാനിയസിന്റെ കീഴിലായിരുന്നു 
പ്രാഥമിക വിദ്യാഭ്യാസം. അന്ത്യോഖ്യയിലെ മിലേത്തുസിന്റെയടുക്കല്‍ 
ക്രൈസ്തവ വിശ്വാസം പഠിച്ചു. 369-ല്‍ ഈവാനിയോസ്‌ സ്നാനം സ്വീക 
രിച്ചു. തന്റെ പിതാവായ സെക്കുണ്ടസ്‌ മരിച്ചുപോയതിനാല്‍ വിധവയായ 
അന്തൂസയുടെ നിര്‍ബന്ധപ്രകാരം തന്റെ സ്വന്തം ആഗ്രഹമായിരുന്ന 
സന്യാസസ്വീകരണത്തിനു കുറേനാള്‍ കാത്തിരിക്കേണ്ടി വന്നു. ഇതി 
നിടയില്‍ വൈദികനാകുവാന്‍ മ്മെതാന്‍ ആവശ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹം 
കുറേക്കാലത്തേക്കു ഒളിച്ചോടി. മാതാവും മരിച്ചുകഴിഞ്ഞ്‌ ഈവാനിയോസ്‌ 
ഒരു പര്‍വതപ്രദേശത്തു പോയി ഏകാന്ത സന്യാസത്തില്‍ രണ്ടു വര്‍ഷ 
ത്തോളം കഴിച്ചുകൂട്ടി. അനാരോഗ്യം കാരണം പിന്നീട്‌ അന്ത്യോഖ്യയി 
ലേക്കു തിരിച്ചുവന്നു. മ്രെതാനും ഗുരുവുമായിരുന്ന മിലേത്തൂസ്‌ അദ്ദേ 
ഹത്തെ ശെമ്മാശനാക്കി. കുറേക്കാലം കഴിഞ്ഞ്‌ ഫ്ളേവിയാനോസ്‌ അദ്ദേ 


സാക്ഷികളുടെ സമൂഹം 125 


ഹത്തെ വൈദികനുമാക്കി. അതുല്യമായ വാക്ചാതുരിയുടെ ഉടമയായി 
രുന്നു ഈവാനിയോസ്‌. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള 
ഖ്യാതി കുസ്തന്തീനോപ്പോലീസില്‍ ച്രരകരവര്‍ത്തിയുടെയടുക്കലും 
എത്തി. കുസ്തന്തീനോപ്പോലീസിലെ പാ്രിയര്‍ക്കീസായിരുന്ന നെക്‌ 
ത്താരിയോസ്‌ 397-ല്‍ നിര്യാതനായപ്പോള്‍, പിന്‍ഗാമിയായി ഈവാനി 
യോസ്‌ നിയുക്തനായി. ഈ സ്ഥാനലബ്ധിയില്‍ അസൂയയുണ്ടായിരുന്ന 
അലകസ്രന്ത്രിയായിലെ തെയോഫിലോസ്‌ തന്നെ ചക്രവര്‍ത്തിയുടെ 
താത്പര്യമനുസരിച്ച്‌ സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക്‌ നേതൃത്വം 
കൊടുത്തു. 


പാത്രിയര്‍ക്കീസായിക്കഴിഞ്ഞ ഈവാനിയോസ്‌ ചുറ്റും നടക്കുന്ന അഴി 
മതിയും അധാര്‍മ്മികതയും കണ്ടു മനസു മടുത്ത്‌ അവയ്ക്കെതിരെ പര 
സ്യമായി തന്റെ ആസ്ഥാന പ്രസംഗ മണ്ഡപത്തില്‍ നിന്നു പ്രസംഗിക്കു 
വാന്‍ തുടങ്ങി. ച്രകവര്‍ത്തിയും, ച്രകവര്‍ത്തിനിയും, പ്രധാനമന്ത്രിയും 
ഒക്കെ ആ പ്രസംഗങ്ങളിലെ വിമര്‍ശനശരങ്ങള്‍ക്ക്‌ പാത്രമായി. രാജകൊ 
ട്ടാരത്തിലെ അപ്രീതിയും അലക്സ്ര്രിയന്‍ മ്മെതാന്റെ അസൂയയും 
കൂടിച്ചേര്‍ന്നു പ്രവര്‍ത്തിച്ചപ്പോള്‍ ഈവാനിയോസ്‌ നിഷ്ക്കാസിതനായി. 
പക്ഷേ, അദ്ദേഹത്തെ നാടുകടത്തിയ ദിവസം രാജപട്ടണത്തെ കിടിലം 
കൊള്ളിച്ച ഭൂചലനം, രാജവ്ൃത്തങ്ങളെ വരെ ഭയപ്പെടുത്തി. അശുഭ 
ലക്ഷണം കണ്ടു പേടിച്ച്‌, ഈവാനിയോസിനെ തിരികെ വരുത്തി. ആ 
തിരിച്ചുവരവ്‌ ഒരു മഹാ സംഭവമായിരുന്നു. 


ഈവാനിയോസിന്റ പിന്നീടുള്ള പ്രസംഗങ്ങളും പ്രവര്‍ത്തനങ്ങളും 
കൂടുതല്‍ ഈര്‍ജസ്വലതയോടെയായിരുന്നു. സ്വന്തം ആള്‍രുപം സ്ഥാപിച്ച 
യവുഡോക്സിയ രാജ്ഞിക്കെതിരെ പരസ്യമായി (്രസംഗിച്ചതു മൂലം 
അദ്ദേഹത്തിനെതിരെ നടപടികള്‍ ആരംഭിച്ചു. ജനങ്ങള്‍ അദ്ദേഹത്തോ 
ടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും രക്തച്ചൊരിച്ചില്‍ ഒഴിവാക്കാന്‍ ആരുമ 
റിയാതെ നാടുവിട്ടു. ഇതിനോടകം അദ്ദേഹത്തെ നാടുകടത്താനുള്ള ഉത്ത 
രവും പുറപ്പെട്ടിരുന്നു. പല സ്ഥലങ്ങളിലേക്കു മാറി മാറി നാടുകടത്ത 
പ്പെട്ടതിനിടയില്‍ പൊന്തസില്‍ വച്ചു 2407-ല്‍ അദ്ദേഹം നിര്യാതനായി. 
പിന്നീട തിയൊഡോഷ്യസ്‌ രണ്ടാമന്റെ കാലത്തു ഭാതികാവശിഷ്ടം രാജ 
കീയ അകമ്പടിയോടെ കുസ്തന്തീനോപ്പോലീസിലേയ്ക്കു കൊണ്ടുവര 


പ്പെട്ടു. 
4. കൃതികളും സംഭാവനകളും 
സ്വര്‍ണനാവുകാരനായ ഈവാനിയോസിന്റെ കൃതികളെ നാലു വിഭാ 


ഗങ്ങളിലായി തിരിക്കാം. 1. വേദവ്യാഖ്യാനം. 2. പ്രഭാഷണങ്ങള്‍. 3. ധാര്‍മ്മി 
കവും സന്യാസ സംബന്ധവുമായ പ്രബന്ധങ്ങള്‍. 4. കത്തുകള്‍. ഇവക 


126 സാക്ഷികളുടെ സമൂഹം 


ളില്‍ ഏറ്റവും പ്രധാനം, 'പൌരോഹിത്യ'ത്തെ സംബന്ധിച്ചുള്ള ആറു 
പുസ്തകങ്ങള്‍ ആണ്‌. സഭയില്‍ പൌരോഹിത്യ ശുധ്രൂഷയ്ക്കു വിളിക്ക 
പ്പെട്ടപ്പോള്‍ ഒളിച്ചോടിയതിനെ വിശദീകരിച്ചുകൊണ്ടു പൌരോഹിത്യ 
ത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചു എഴുതിയ പ്രബന്ധമാണിത്‌. അതിലൊ 
രിടത്തിങ്ങനെ പറയുന്നു; 


“പുരോഹിത ശുശ്രൂഷ ഈ ഭൂമിയില്‍ നടക്കുന്നുവെങ്കിലും 
സ്വര്‍ഗത്തിലെ കര്‍മമായി കരുതണം. ഈ പുണ്യ ശുശ്രൂഷ 
സ്ഥാപിച്ചതു മനുഷ്യനോ, മാലാഖയോ, മറ്റു സൃഷ്ടികളേതെ 
ങ്കിലുമോ അല്ല, പരിശുദ്ധാത്മാവാണ്‌. ഭാമികരാകുന്ന നമ്മെ 
മാലാഖമാരുടെ ശുശ്രൂഷയ്ക്ക്‌ അവിടുന്നു വിളിക്കുന്നു. ആക 
യാല്‍ സ്വര്‍ഗീയ ഗണങ്ങളിലുള്‍പ്പെടുന്നവനെപ്പോലെ വിശുദ്ധ 
രഹസ്യങ്ങള്‍ പരികര്‍മ്മിക്കുന്നവന്‍ വിശുദ്ധനായിരിക്കണം. ... 
രക്ഷകന്‍ ബലിയായി നിന്റെ കണ്‍മുമ്പില്‍ കാണുകയും... ബലി 
യില്‍ പങ്കെടുക്കുന്നവര്‍ ബലി രക്തത്താലെന്നപോലെ ദിവ്യ 
തേജസണിയുന്നതും നീ കാണുമ്പോള്‍ നീ ഭൂമിയിലാണു 
നില്‍ക്കുന്നതെന്ന്‌ എങ്ങനെ ചിന്തിക്കാന്‍ കഴിയും? - മനു 
ഷ്യരോടുള്ള ദൈവത്തിന്റെ കരുണയല്ലേ ഈ അത്ഭുതം. സ്വര്‍ഗ 
ത്തില്‍ പിതാവിനോടു കൂടെയിരിക്കുന്നവന്‍, അതേസമയം 
നമ്മുടെ കരങ്ങളിലും ഇതാ ആശ്ശേഷിക്കപ്പെടുന്നു. ...” 


അപ്പൊസ്തലപ്രവൃത്തികളെ ആസ്പദമാക്കിയ ഒരു പ്രഭാ 
ഷ്വണത്തില്‍ ഈവാനിയോസ്‌ ഇങ്ങനെ പറയുന്നു: “സഭകളെ 
നശിപ്പിക്കുന്ന കാരൃമിതാണ്‌. നിങ്ങള്‍ ഹൃദയത്തെ 
സ്പര്‍ശിക്കുന്ന പ്രസംഗങ്ങള്‍ കേള്‍ക്കുവാനിഷ്ടപ്പെടുന്നില്ല. 
നിങ്ങള്‍ക്കിഷ്ടം കാതുകളെ രമിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ്‌; 
പ്രസംഗകരെ കേള്‍ക്കുന്നതു ഗായകന്മാരെയോ, കിന്നരം വായി 
ക്കുന്നവരെയോ ശ്രദ്ധിക്കുന്നതുപോലെയാണ്‌.” 


വിശുദ്ധനായ ഈവാനിയോസിന്റെ ഏറ്റവും പ്രധാന സംഭാവന അനീ 
തിക്കും അധാര്‍മ്മികതയ്ക്കും എതിരെ വിട്ടുവീഴചയില്ലാത്ത ക്രൈസ്തവ 
മനോഭാവത്തെ പ്രായോഗികമായി കാണിച്ചുവെന്നതാണ്‌. 


അഭ്യാസങ്ങള്‍ 


1. “നിസായിലെ ഗ്രിഗോറിയോസ്‌ ആത്മീയാനുഭവത്തിന്റെ വക്താ 
വാണ്‌” - വിശദീകരിക്കുക. 


2, വി. ഈവാനിയോസിന്റെ ജീവിത ദൂത്‌ എന്ത്‌? 


പാഠാഠ ൭ 


യെറുശലേമിലെ കുറിലോസ്‌, 
അലകസ്രന്തിയായിലെ കൂറിലോസ്‌ 


1 യെറുശലേമിലെ കുറിലോസ്‌: ജീവചരിര്തം 1] കൂറിലോസ്‌: വി. കൂദാ 
ശകളെപ്പറ്റി 1 അലക്സ്രന്രിയായിലെ കൂറിലോസ്‌; ജീവചരിത്രം വീ കൂറി 
ലോസ്‌. ദൈവമാതാവിനെയും മനുഷ്യാവതാരത്തെയുംപറ്റി. 


യെറുശലേമിലെ വി. കുറിലോസും അലക്സ്ന്ത്രിയായിലെ വി. കൂറി 
ലോസും തമ്മില്‍ ചരിത്രപരമായി വലിയ ബന്ധമൊന്നുമില്ല. പേര്‍ ഒന്നു 
തന്നെയെന്നു മാത്രം. 


1, യെറുശലേമിലെ കുറിലോസ്‌; ജീവചരിത്രം 


പാലസ്തീനില്‍ ക്രി. വ. 313-നോടടുത്ത്‌ ജനിച്ച കുറിലോസ്‌ യെറുശ 
ലേമിലും കൈസറിയായിലും ആയിരിക്കണം തന്റെ വിദ്യാഭ്യാസം പൂര്‍ 
ത്തിയാക്കിയത്‌. 325-ല്‍ ഒരു ശെമ്മാശനായ അദ്ദേഹം 345-ല്‍ മാക്സി 
മൂസ്‌ രണ്ടാമനാല്‍ വൈദിക പദവിയിലേയ്ക്ക്‌ ഉയര്‍ത്തപ്പെട്ടു. പണ്ഡിത 
നായ വൈദികന്‍ എന്ന നിലയില്‍ സഭയുടെ രഹസ്യങ്ങളെ (വി. കൂദാശ 
കളെ) സംബന്ധിച്ച്‌ സ്നാനാര്‍ത്ഥികളെ പഠിപ്പിക്കുവാനുള്ള ചുമതല 
അദ്ദേഹത്തില്‍ നിക്ഷിപ്തമായി. അങ്ങനെ അദ്ദേഹം നടത്തിയ പ്രഭാഷ 
ണങ്ങള്‍ ഇന്നും സഭയുടെ കൂദാശാശാസ്ത്രത്തില്‍ ഏറ്റവും വിലമതി 
ക്കപ്പെടുന്നു. മാക്സിമൂസ്‌ നിര്യാതനായപ്പോള്‍ കൂറിലോസ്‌ യെറുശലേ 
മിന്റെ മെര്രാനായി അഭിഷിക്തനായി. പലവിധത്തിലുള്ള ധാരണപിശ 
കുകള്‍ക്ക്‌ ബലിയാടായ ഒരാളാണ്‌ വി. കൂറിലോസ്‌. അതുകൊണ്ടു തന്നെ 
അദ്ദേഹം പല പ്രാവശ്യം നാടുകടത്തപ്പെട്ടു. 


അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു യറുശലേമിലും പരിസരങ്ങളിലും 
ഒരു വലിയ ക്ഷാമം ഉണ്ടായത്‌. തന്റെയടുക്കല്‍ അഭയം തേടിയവരെ 
പോറ്റുന്നതിനുവേണ്ടി കൂറിലോസിനു പള്ളിസാധനങ്ങള്‍ വരെ വിറ്റഴി 
ക്കേണ്ടതായി വന്നു. 


യെറുശലേമില്‍ തീര്‍ത്ഥാടനത്തിനു വന്നുകൊണ്ടിരുന്ന അനേക 
ര്‍ക്കും, അവിടെ കഴിഞ്ഞിരുന്ന സന്യാസിമാര്‍ക്കും, കൂറിലോസ്‌ 
ആശ്വാസം പകരുന്ന ആത്മീയ പിതാവായിരുന്നു. 381-ല്‍ കുസ്തന്തീ 
നോപ്പോലീസിലെ സുന്നഹദോസില്‍ അദ്ദേഹം സംബന്ധിക്കുകയും അറി 
യൂസിനും, മക്കദോനിയോസിനും എതിരായ അവസാന തീരുമാനത്തില്‍ 
ഒപ്പുവയ്ക്കുകയും ചെയ്തു. സുന്നഹദോസിനു ശേഷം നാലഞ്ചു കൊല്ല 
ക്കാലത്തെ സ്വസ്ഥത അദ്ദേഹം അനുഭവിച്ചു. 386-ല്‍ അദ്ദേഹം ഈ 
ലോകം വിട്ടു. 


128 സാക്ഷികളുടെ സമൂഹം 


2, കൂറിലോസ്‌: വി. കുദാശകളെപ്പറ്റി 


മതാധ്യയന സംബന്ധമായി ഇരുപത്തിനാലോളം പ്രഭാഷണങ്ങളാണ്‌ 
കൂറിലോസില്‍ നിന്നു നമുക്കു ലഭ്യമായിട്ടുള്ളത്‌. സാധാരണയായി 
സ്നാനാര്‍ത്ഥികള്‍ക്ക്‌ ഈസ്റ്റര്‍ ദിവസം സ്നാനം കൊടുക്കുകയായിരുന്നു 
പതിവ്‌. ഈ സ്നാനത്തിനു മുമ്പായി സഭാവിശ്വാസത്തെ സംബന്ധിച്ച്‌ 
പ്രത്യേകിച്ച്‌ അവര്‍ സ്വീകരിക്കുവാന്‍ പോകുന്ന കൂദാശകളെക്കുറിച്ച്‌ ഒരു 
വിശദീകരണം നല്‍കണമായിരുന്നു. അങ്ങനെ ഒരവസരത്തില്‍ നല്‍കിയ 
വിശദീകരണമാണ്‌ കൂദാശകളെപ്പറ്റിയുള്ള അഞ്ച്‌ പ്രഭാഷണങ്ങളുടെ 
ഉള്ളടക്കം. 


നാലാം നൂറ്റാണ്ടില്‍ നിലവിലിരുന്ന കുദാശക്രമത്തെയും ആരാധനാ 
സംവിധാനത്തെയും കുറിച്ച്‌ ഈ പ്രഭാഷണങ്ങളില്‍ നിന്ന്‌ നാം മനസ്സി 
ലാക്കുന്നു. മാമോദീസായുടെ അര്‍ത്ഥവ്യാഖ്യാനം എന്തായിരുന്നുവെന്നും, 
ആ ശുശ്രൂഷയിലെ പ്രധാന കര്‍മ്മങ്ങള്‍ എന്തൊക്കെയായിരുന്നുവെന്നും, 
മാമോദീസായെക്കുറിച്ചുള്ള പ്രഭാഷണത്തില്‍ നിന്ന്‌ വൃക്തമാകും: പടി 
ഞ്ഞാറോട്ടു തിരിഞ്ഞ്‌ ദുഷ്ടശക്തികളെയുള്ള ഉപേക്ഷണം; കിഴക്കോട്ടു 
തിരിഞ്ഞ്‌ വി. ത്രിത്വത്തിലും ഏക മാമോദീസായിലുമുള്ള വിശ്വാസ 
പ്രഖ്യാപനം; ജലസ്നാനം; വിശുദ്ധ തൈലലേപനം; ദേവാലയത്തിലേ 
ക്കുള്ള ഘോഷയാത്ര; വിശുദ്ധ കുര്‍ബാനാനുഭവം എന്നിവയായിരുന്നു 
പ്രധാന ഭാഗങ്ങള്‍. 


മാമോദീസായുടെ അര്‍ത്ഥം അദ്ദേഹം ഇങ്ങനെയാണ്‌ 
നല്‍കുന്നത്‌: “... രക്ഷാകരമായ ജലം നിങ്ങളുടെ കല്ലറയും ജന 
നിയും ആയി ഒരേ സമയത്തു മാറുന്നു. മാമോദീസായില്‍കൂടി 
ര്രിസ്തുവിന്റെ മരണത്തിലും ഉയിര്‍പ്പിലും നിങ്ങള്‍ 
പങ്കുചേര്‍ന്നുകൊണ്ട്‌ ക്രിസ്തുവിനെ നിങ്ങള്‍ അനുകരിക്കുന്നു. 
അവന്റെ പ്രതിച്ഛായയായി നിങ്ങള്‍ മാറുന്നു. ...” 


വി. കുര്‍ബാന ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളാണെന്ന ഉറച്ച 
വിശ്വാസം അദ്ദേഹം ഈന്നിപ്പറയുന്നുണ്ട്‌ പലയിടത്തും: 


“ഇതെന്റെ ശരീരമാണെന്ന്‌ ക്രിസ്തു പ്രഖ്യാപിച്ചപ്പോള്‍ 
ആരാണിതിനെ സംശയിക്കുന്നത്‌? ഇതെന്റെ രക്തമാണെന്ന്‌ 
അവന്‍ സ്ഥിരീകരിച്ചപ്പോള്‍ അതങ്ങനെയല്ലെന്ന്‌ ആര്‍ സംശ 
യിക്കും? അപ്പത്തിന്റെ ആകൃതിയില്‍ അവന്റെ ശരീരവും, 
വീഞ്ഞിന്റെ രൂപത്തില്‍ അവന്റെ രക്തവും നിങ്ങള്‍ക്ക്‌ നല്‍ക 
പ്പെടുന്നു...” 


വി. കുര്‍ബാന ഒരു ബലിയാണെന്ന്‌ വി. കൂറിലോസ്‌ തറപ്പിച്ചു പറ 
യുന്നു (23, 8-10). 


സാക്ഷികളുടെ സമൂഹം 1209 


3, അലക്സ്രന്രിയായിലെ കുറിലോസ്‌: ജീവചരിര്രം 


നെസ്തോറിയന്‍ അബദ്ധോപദേശത്തിനെതിരെ സമര്‍ത്ഥമായി പോരാ 
ടിയ വ്യക്തിയാണ്‌ അലക്സ്നത്രിയായിലെ വി. കൂറിലോസ്‌. ക്രി. വ. 
412-ല്‍ അലക്സ്ന്ത്രിയായില്‍ മ്മെതാനാകുന്നതുവരെ വി. കൂറിലോസിന്റെ 
ജീവിതത്തെ സംബന്ധിച്ച്‌ നമുക്കു വ്യക്തമായിട്ടൊന്നും അറിവില്ല. അല 
ക്സ്രന്തിയായില്‍ തന്റെ വിദ്യാഭ്യാസം പൂര്‍ത്തിയാക്കിയതു തന്നെ തന്റെ 
പിതൃവ്യനും മ്രെതാനുമായ തെയോഫിലോസിന്റെ കൂടെ താമസിച്ചു 
കൊണ്ടായിരിക്കണം. 


മ്രെതാനായിക്കഴിഞ്ഞയുടന്‍ വിട്ടുവീഴചയില്ലാത്ത ഒരു മനോഭാവമാണ്‌ 
കൂറിലോസ്‌ പ്രകടിപ്പിച്ചത്‌. തനിക്ക്‌ സഭയുടെ സത്യവിശ്വാസവും ഭ്ര്രത 
യുമാണ്‌ പ്രധാനമെന്നും അവ സംരക്ഷിക്കപ്പെടുവാന്‍ ആരെല്ലാം ബലി 
യാടുകളായാലും സാരമില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ അടിസ്ഥാന 
വീക്ഷണം. സത്യം പറഞ്ഞാല്‍ കൂറിലോസ്‌ ഉള്‍പ്പെടേണ്ടിവന്ന സഭാ 
തര്‍ക്കങ്ങളില്‍ രണ്ടു പ്രധാന സംഗതികള്‍ ആയിരുന്നു അടിസ്ഥാനപരം: 
ഒന്ന്‌ കുസ്തന്തീനോപ്പോലീസ്‌ “രണ്ടാം റോമാ” ആയി വളര്‍ന്നപ്പോള്‍ 
അവിടുത്തെ മ്മരെതാനും അതിനനുസരിച്ചുള്ള പദവിയിലേക്കുയര്‍ത്ത 
പ്പെട്ടു. തത്ഫലമായി അലക്സ്രന്രിയായുടെ സ്ഥാനം മൂന്നാമത്തേതായി 
കുറഞ്ഞു. ഈ മനര്രയാസമായിരുന്നു സത്യം പറഞ്ഞാല്‍ സ്വര്‍ണനാ 
വുകാരനായ ഈവാനിയോസിനെതിരായി അലക്സ്നന്ത്രിയായിലെ പാത്തി 
യര്‍ക്കീസന്മാരായിരുന്ന തെയോഫിലോസിനും കൂറിലോസിനും ഉണ്ടാ 
യിരുന്നത്‌. രണ്ട്‌, ക്രൈസ്തവ ദൈവശാസ്ത്ര പഠനത്തിന്‌ ഒരു കാലത്ത്‌ 
അലക്സ്ന്ത്രിയ മാത്രമായിരുന്നു പ്രധാന സംഭാവനകള്‍ നല്‍കിക്കൊ 
ണ്ടിരുന്നത്‌. അലക്‌സ്രന്രിയായ്ക്ക്‌ അതിന്റേതായ ചിന്താസരണിയും 
ഉണ്ടായിരുന്നു. ഇങ്ങനെയിരിക്കുമ്പോഴാണ്‌ അന്ത്യോഖ്യയില്‍, പല വൃത്ൃ 
സ്തതകളോടും കൂടിയ മറ്റൊരു ക്രൈസ്തവ ചിന്താക്രേനദ്രം വളര്‍ന്നു 
വന്നത്‌. കാലക്രമേണ ക്രൈസ്തവ ചിന്തകന്മാര്‍ തമ്മില്‍ ഈ രണ്ട്‌ അടി 
സ്ഥാന പാരമ്പര്യങ്ങളുടെ പേരില്‍ തര്‍ക്കങ്ങളും, കലഹങ്ങളും, മത്സര 
ങ്ങളും നടന്നു. ഒരു വിധത്തില്‍ പറഞ്ഞാല്‍ അറിയുസു മുതലുള്ള അബ 
ദ്ധോപദേശക്കാരോട്‌ ഓരോ ഭാഗത്തുമുള്ള മനോഭാവങ്ങളില്‍ ഈ പശ്ചാ 
ത്തല മത്സരങ്ങള്‍ക്ക്‌ വലിയ പങ്കുണ്ടായിരുന്നു. കൂറിലോസ്‌ നെസ്തോ 
റിയനെതിരെ കാണിച്ച കാര്‍ക്കശ്യം കുറെയൊക്കെ ഈ മത്സരമനോ 
ഭാവം മുലം ആയിരുന്നു. 


അലക്സ്രന്ത്രിയായുടെ മറഞ്ഞുപോകുന്ന മഹത്വത്തെ പുനഃപ്രതിഷ്ഠി 
ക്കുവാനുള്ള ഒരു കഠിന പരിശ്രമമാണ്‌ അലക്സ്രനത്രിയായിലെ കൂറി 
ലോസിന്റെ ജീവിതത്തില്‍ നാം കാണുന്നത്‌. 


130 സാക്ഷികളുടെ സമൂഹം 


കുസ്തന്തീനോപ്പോലീസിലെ പാ്രിയര്‍ക്കീസായിരുന്ന നെസ്തോ 
റിയോസ്‌ യേശുക്രിസ്തുവിന്റെ ദൈവ, മനുഷ്യസ്വഭാവങ്ങളെ തമ്മില്‍ 
വേര്‍തിരിച്ച്‌ മനസ്സിലാക്കിയതുകൊണ്ട്‌, കന്യകമറിയാമിന്‌ ക്രിസ്തുവിന്റെ 
മനുഷ്ൃത്വവുമായിട്ടേ ബന്ധമുള്ളുവെന്നും അതുകൊണ്ട്‌ അവളെ 
“ക്രിസ്തു - മാതാവ്‌” എന്നു വിളിക്കാന്‍ പാടില്ല എന്ന്‌ നെസ്തോറിയോസ്‌ 
പഠിപ്പിച്ചു. ഇതറിഞ്ഞ കൂറിലോസ്‌ 431-ലെ എഫേസൂസ്‌ സുന്നഹദോ 
സില്‍വച്ച്‌ നെസ്തോറിയോസിനെ വേദവിപരീതിയായി മു്ര കുത്തി, 
സഭയ്ക്ക്‌ ഇതരനായി പ്രഖ്യാപിക്കുവാന്‍ നേതൃത്വം കൊടുത്തു. 


സത്യവിശ്വാസ സംരക്ഷണയില്‍ മാത്രമായിരുന്നില്ല കുറിലോസിന്റെ 
ശ്രദ്ധ. വേദഗ്രന്ഥപഠനത്തിന്‌ അദ്ദേഹം തന്റെ സമയത്തില്‍ നല്ലൊരു 
പങ്കുപയോഗിച്ചിരുന്നു. സംഭവബഹുലമായ ഒരു പ്രവര്‍ത്തനമണ്ഡല 
ത്തില്‍ നിന്ന്‌ വിരമിച്ച്‌ 2444-ല്‍ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. 


4. കൂറിലോസ്‌: ദൈവമാതാവിനെയും മനുഷ്യാവതാരത്തെയും 
പറ്റി 


കൂറിലോസിന്റെ കൃതികളില്‍ വേദവ്യാഖ്യാനങ്ങളാണ്‌ നല്ലൊരു പങ്കും. 
കൂടാതെ അറിയൂസിന്റെ അബദ്ധോപദേശത്തെ ഖണ്ഡിക്കുവാന്‍ രണ്ടു 
കൃതികളും, നെസ്തോറിയോസിനെതിരെ പല സാഹചര്യങ്ങളില്‍ രചിച്ച 
ഏതാനും കൃതികളും ഉണ്ട്‌. കൂടാതെ വലിയനോമ്പു കാലത്തെ പ്രഭാ 
ഷണങ്ങളും പൊതുവായ ചില പ്രസംഗങ്ങളും ശേഖരിക്കപ്പെട്ടിട്ടുണ്ട. 


നെസ്തോറിയോസിന്റെ അബദ്ധോപദേശത്തിന്റെ അടിസ്ഥാനം 
ക്രിസ്തുശാസ്ര്രപരമായ ഒരു തെറ്റുധാരണയായിരുന്നു. ഇത്‌ ശരിപ്പെ 
ടുത്തി “ദൈവമാതാവ്‌ എന്ന ശൈലിക്ക്‌ പ്രചാരം കൊടുക്കുകയായിരുന്നു 
കൂറിലോസിന്റെ പ്രധാന ദൌത്യം. 


യേശുക്രിസ്തുവില്‍ ദൈവ-മനുഷ്യ സ്വഭാവങ്ങളുടെ യോജിപ്പിനെ 
വ്യാഖ്യാനിക്കുവാന്‍ മനുഷ്യബുദ്ധി അപര്യാപ്തമാണെന്നാണ്‌ കൂറിലോ 
സിനാദ്യം പറയാനുള്ളത്‌. എന്നാല്‍ മനുഷ്യാവതാരം ചെയ്ത ദൈവവച 
നത്തിന്‌, ദൈവ-മനുഷ്യ സ്വഭാവങ്ങളുടെ യോജിപ്പിലെത്തിയ ഏക 
വ്ൃക്തിത്വത്തിന്റെ ഏക സ്വഭാവമായിരുന്നു (0൩൦ നല്ലം ന വ്‌ 2൦ 
020 ൨ ൨00). അതുകൊണ്ട്‌ അവനില്‍ ദൈവത്വം വേറിട്ടു നിന്ന ഒരു 
നിമിഷം പോലും ഇല്ലായിരുന്നുവെന്നും, തന്നിമിത്തം കനൃകമറിയാമിനെ 
ദൈവത്തെ ഈ ഭൂമിയില്‍ പ്രസവിച്ചവള്‍ എന്നയര്‍ത്ഥത്തില്‍ 'ദൈവമാ 
താവ്‌" എന്ന്‌ വിളിക്കണമെന്നായിരുന്നു കൂറിലോസിന്റെ പ്രധാന വാദം. 
ഇതു തന്നെയാണ്‌ സഭയുടെ ഓദ്യോഗിക വ്യാഖ്യാനമായി അംഗീകരി 
ക്കപ്പെട്ടതും. 


സാക്ഷികളുടെ സമൂഹം 131 


അഭ്യാസങ്ങള്‍ 


1. യെറുശലേമിലെ കൂറിലോസ്‌ സഭയ്ക്ക്‌ നല്‍കിയിട്ടുള്ള പ്രധാന 
സംഭാവനയെന്ത്‌? 


2. അലക്സ്ന്ത്രിയായിലെ കൂറിലോസ്‌ സത്യവിശ്വാസ സംരക്ഷണ 
യില്‍ വഹിച്ച പങ്കെന്ത്‌ എന്നു പ്രസ്താവിക്കുക? 


പാഠം 6 


ജെറോം, ആഗസ്തീനോസ്‌ 


പ ജെറോമിന്റെ ജീവചരിത്രം 11] ജെറോമിന്റെ കൃതികള്‍ ൮ ആഗസ്തീ 
നോസിന്റെ ജീവചരിര്രം 1 ആഗസ്തീനോസിന്റെ കൃതികള്‍ 


പാശ്ചാതൃ ക്രൈസ്തവ പാരമ്പര്യത്തില്‍ പ്രത്യേകമായി ബഹുമാനി 
ക്കപ്പെടുന്ന സഭാമല്പാന്മാരും പിതാക്കന്മാരുമാണ്‌ ജെറോമും ആഗസ്തീ 
നോസും. അവര്‍ സമകാലീനന്മാരായിരുന്നുവെങ്കിലും, അര്‍ത്ഥവത്തായ 
ഒരു വ്യക്തിബന്ധം അവര്‍ തമ്മില്‍ ഉണ്ടായിരുന്നോ എന്നു സംശയമാണ്‌. 


1. ജെറോമിന്റെ ജീവചരിത്രം 


“സൊഫ്രോണിയസ്‌ യൂസേബിയോസ്‌ ഹിറോണിമസ്‌' (ജെറോം) (ക്രി. 
൮. 349-നോടടുത്തു ഡാല്‍മഷ്യയ്ക്കടുത്തു സ്ര്രീദോനില്‍ ജനിച്ചു. മാതാ 
പിതാക്കള്‍ ധനികരായിരുന്നതുകൊണ്ട്‌ അന്നത്തെക്കാലത്തു ലഭിക്കാമാ 
യിരുന്ന വിദ്യാഭ്യാസം മുഴുവന്‍ അദ്ദേഹത്തിനു ലഭിച്ചു. ശ്ഗീക്ക്‌, ലത്തീന്‍ 
സാഹിതൃത്തിലും, ഭാഷാശാസ്ര്രത്തിലും അഗാധ പാണ്ഡിത്യം നേടു 
വാന്‍ അദ്ദേഹത്തിനു കഴിഞ്ഞു. റോമിലെ വിദ്യാഭ്യാസകാലഘട്ടത്തില്‍ 
ഭതികവും ആത്മീയവുമായ ജീവിതത്തിന്റെ വിവിധ വശങ്ങള്‍ അദ്ദേഹം 
നിരീക്ഷിച്ചിട്ട ഒരു തീരുമാനമെടുത്തു. ആത്മീയ ജീവിതപന്ഥാവ്‌ ആണു 
കാമ്യം എന്ന്‌. അതിന്‍പ്രകാരം റോമിലെ മ്മെതാനായിരുന്ന ലിബോറിയ 
സില്‍ നിന്നു വി. മാമോദീസാ പ്രാപിച്ചു. 


റോമില്‍ നിന്നു വീണ്ടും വിദ്യാഭ്യാസത്തിനുവേണ്ടി ര്രയര്‍ എന്ന 
സ്ഥലത്തെ കലാശാലയിലേക്കു പോയി. അവിടെവച്ചാണ്‌ ഒരു സന്യാസി 
ആകുവാനുള്ള തീരുമാനം എടുത്തത്‌. സമാനമനസ്കരായ കുറെ ചെറു 
പ്ുക്കാരോടൊപ്പം അക്വീലാ എന്ന സ്ഥലത്ത്‌ ഒരു സമൂഹ ജീവിതം ആരം 
ഭിച്ചു. യുവത്വത്തിന്റെ ഉന്മേഷവും നൈര്‍മല്യവും നിറഞ്ഞ അന്തരീക്ഷ 
ത്തില്‍ പുണൃപരിപൂര്‍ണ്ണതയ്ക്കുവേണ്ടി കൂട്ടായ യത്നം നടത്തിയ ആ 
യുവാക്കന്മാര്‍ക്കു പല വിധത്തിലുള്ള ആദര്‍ശങ്ങള്‍ ഉണ്ടായിരുന്നു. അക്കു 


132 സാക്ഷികളുടെ സമൂഹം 


ട്ടത്തില്‍ ഒരാളായിരുന്നു റുഫീനസ്‌. എന്നാല്‍ അധികകാലം ഈ കൂട്ടായ്മ 
തുടരുവാന്‍ അവര്‍ക്കു കഴിഞ്ഞില്ല. സമൂഹം എന്തോ സംഭവത്തെ തുട 
ര്‍ന്നു നാമാവശേഷമായി. ജെറോം അവിടെനിന്നു പല സ്ഥലങ്ങളിലെ 
സന്യാസകേന്ദ്രങ്ങളും സഭാക്രേന്ദങ്ങളും സന്ദര്‍ശിക്കുവാന്‍ പുറപ്പെട്ടു. 
കാല്‍സിസ്‌ മരുഭൂമിയില്‍ തീരവമായ സന്യാസ പരിശീലനങ്ങളില്‍ കുറേ 
ക്കാലം കഴിച്ചുകൂട്ടി. കൂടാതെ ഒരു ഗുരുവിന്റെയടുക്കല്‍ എബ്രായ ഭാഷാ 
പഠനവും ആരംഭിച്ചു. അന്ത്യോഖ്യയില്‍ തിരിച്ചെത്തിയപ്പോള്‍ പൌലീനസ്‌ 
മ്രെതാന്‍ ജെറോമിനെ വൈദികനാക്കി. 


അങ്ങനെയിരിക്കുമ്പോഴാണ്‌ നാസിയാന്‍സിലെ ഗ്രിഗോറിയോസിനെ 
ക്കുറിച്ചു ജെറോം കേട്ടത്‌. അദ്ദേഹത്തെ സന്ദര്‍ശിക്കുവാന്‍ കുസ്തന്തീ 
നോപ്പോലീസില്‍ എത്തി. ശ്രിഗോറിയോസിന്റെ കീഴില്‍ വേദഗ്രന്ഥം പഠി 
ച്ചുകൊണ്ടു കുറേക്കാലം താമസിച്ചു. അവിടെ വച്ചു 381-ല്‍ നിസായിലെ 
ശ്രിഗോറിയോസിനെ അടക്കം, പല പ്രമുഖ സഭാപിതാക്കന്മാരെയും 
അദ്ദേഹം പരിചയപ്പെട്ടു. 


ഒരിക്കല്‍ ഒരു ആലോചനാസമിതിയില്‍ സംബന്ധിക്കുവാനായി റോമി 
ലേക്ക്‌ അദ്ദേഹം ക്ഷണിക്കപ്പെട്ടു. റോമിലെ മ്മരെതാനായിരുന്ന ദാമാസസ്‌ 
ജെറോമിന്റെ കഴിവുകളില്‍ മതിപ്പു തോന്നി അദ്ദേഹത്തെ തന്റെ സ്രെക 
ട്ടറിയായി നിയമിച്ചു. കുറെ വര്‍ഷങ്ങള്‍ക്കു ശേഷം റോമില്‍ നിന്ന്‌ 
അദ്ദേഹം പലസ്തീനിലേക്കു പോന്നു. പൌലാ എന്ന ധനിക സ്ത്രീയും 
അവളുടെ മകളും സന്യാസജീവിതം നയിക്കുവാന്‍ ഒരു സ്ഥലം കണ്ടെ 
ത്തുന്നതിന്‌ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തു. സ്ത്രീകള്‍ക്കായി 
പൌഈലായും പുത്രിയും ഒരു സന്യാസിനീ സമൂഹത്തെ കുരുപ്പിടിപ്പിച്ചു. 
പുരുഷന്മാര്‍ക്കു ജെറോമും ആശ്രമജീവിതത്തിനു നേതൃത്വം കൊടുത്തു. 


ബേത്ലഹേമില്‍ താമസിച്ചുകൊണ്ടാണ്‌ ജെറോം തന്റെ കൃതികളില്‍ 
മുഖ്യപങ്കും എഴുതിയതും. ഈ കാലത്തു തന്നെയാണ്‌ എപ്പിഫാനിയോസ്‌ 
യരുശലേം സന്ദര്‍ശിച്ചതും ഒറിജനെ സംബന്ധിച്ച ഒരു വാദകോലാഹല 
ത്തിനാരംഭം കുറിച്ചതും. ഇതിന്റെ പേരില്‍ മുന്‍കാല സുഹൃത്തുക്കളാ 
യിരുന്ന ജെറോമും റൂഫീനസും തമ്മില്‍ പിണങ്ങേണ്ടി വന്നു. ജെറോ 
മിന്റെ മനസ്സിനെ ഉലച്ച മറ്റൊരു സംഭവം പെലെഗിയന്‍ ചിന്താഗതിക്കാ 
രായ ചില സന്യാസികള്‍ അദ്ദേഹത്തിന്റെ ആശ്രമം തീവച്ചു നശിപ്പിച്ച 
താണ്‌. അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തുക്കള്‍ പലരും ഈ ലോകത്തില്‍ 
നിന്നു കടന്നുപോകുന്നുവെന്ന വാര്‍ത്ത കേട്ടപ്പോള്‍ താനും പോകുവാന്‍ 
തയ്യാറാകണം എന്നദ്ദേഹത്തിനു തോന്നി. അങ്ങനെ 419-ല്‍ അദ്ദേഹം 
നിര്യാതനായി. 


2, ജെറോമിന്റെ കൃതികള്‍ 


ജെറോമിന്റെ കൃതികളില്‍ പ്രധാനം വേദ്രഗന്ഥത്തോടു ബന്ധപ്പെട്ട 


സാക്ഷികളുടെ സമൂഹം 133 


താണ്‌. വേദപുസ്തകത്തിന്റെ പുതിയ ലക്കത്തില്‍ ലത്തീന്‍ പരിഭാഷ 
“വുള്‍ഗാത്ത” (ഗ്വത്ച() എന്ന പേരില്‍ അദ്ദേഹം ഉണ്ടാക്കി. കൂടാതെ പല 
വേദ്രഗന്ഥങ്ങള്‍ക്കും അദ്ദേഹം വ്യാഖ്യാനമെഴുതി. തനിക്കു മുമ്പു ജീവിച്ച 
മഹാന്മാരായ മനുഷ്യരെക്കുറിച്ചുള്ള ഒരു ജീവചരിത്രഗഗന്ഥവും അദ്ദേഹം 
രചിച്ചു. ഇവയൊന്നും കൂടാതെ അനേകം പ്രസംഗങ്ങളും കത്തുകളും 
അദ്ദേഹത്തിന്റേതായി ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്‌. 


3, ആഗസ്തിനോസ്‌: ജീവചരിര്തം 


ആഫ്രിക്കയില്‍ നുമിഡയായിലെ ചെറിയ ഒരു പട്ടണമായിരുന്നു തഗാ 
സ്തെ. അവിടത്തെ റോമന്‍ ഉദ്യോഗസ്ഥന്മാരില്‍ ഒരാളായ പ്രടീഷ്യസിനും 
ഒരുത്തമ ക്രൈസ്തവ സ്ര്രീരത്നമായ മോണിക്കയ്ക്കും കൂടി ക്രി. വ. 
354-ല്‍ ഓഈറേലിയസ്‌ ആഗസ്തീനോസ്‌ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം 
അദ്ദേഹം തഗസ്തെയില്‍ തന്നെ നടത്തി. ഗ്രീക്ക്‌, ലത്തീന്‍ ഭാഷകള്‍ 
പഠിക്കുവാന്‍ അദ്ദേഹത്തിനവസരം ലഭിച്ചിരുന്നു. തഗസ്തെയില്‍ നിന്നു 
മാദൌരയില്‍ ഭാഷാശാസ്ത്രം പഠിക്കുവാന്‍ അദ്ദേഹം പോയി. അവിടത്തെ 
പഠനവും പൂര്‍ത്തീകരിച്ചിട്ട കാര്‍ത്തേജിലെ കലാലയത്തില്‍ ഉപരിപഠന 
ത്തിന്‌ ചെന്നുചേര്‍ന്നു. കാര്‍ത്തേജിലെ അന്തരീക്ഷം ഒരു യുവാവിനെ 
പല വിധത്തിലും പരീക്ഷിക്കുന്നതായിരുന്നു. ആഗസ്തീനോസ്‌ ആ പരീ 
ക്ഷയ്ക്കു അടിപ്പെടുകയും ചെയ്തു. പതിനെട്ടു വയസ്സു പ്രായമായ ആഗ 
സ്തീനോസിന്‌ ഒരു വെപ്പാട്ടിയില്‍ നിന്ന്‌ അദയോദത്തസ്‌ എന്ന പുത്രനും 
ഉണ്ടായി. 


തന്റെ പുര്തന്‍ ദൈവത്തില്‍ നിന്നും മാതാപിതാക്കളില്‍ നിന്നും അന്യ 
നായിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത മാതാവായ മോണിക്കയെ 
വല്ലാതെ വേദനിപ്പിച്ചു. അവര്‍ വീഴ്ത്തിയ കണ്ണീരിനും അര്‍പ്പിച്ച പ്രാര്‍ത്ഥ 
നകള്‍ക്കും കണക്കില്ല. ഒരിക്കല്‍ അവരുടെ കണ്ണീരു കണ്ട മ്രെതാന്‍ 
മോണിക്കയെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു. “ഇത്രമാര്രതം കണ്ണീരു വീഴ്ത്ത 
പ്പെട്ട പുര്തന്‍ ഒരിക്കലും നശിച്ചുപോകയില്ല.' 


ആഗസ്തീനോസ്‌ തന്നെ ആത്മകഥയില്‍ പറയുന്നു, തന്റെ അന്തരാ 
ത്മാവില്‍ അനുഭവപ്പെട്ടിരുന്ന അസ്വസ്ഥതയ്ക്കു സമാധാനം നല്‍കുവാന്‍ 
ഒന്നിനും കഴിഞ്ഞിരുന്നില്ല എന്ന്‌. ലോകസുഖങ്ങളില്‍ നിന്നു വിരക്തി 
പൂണ്ട്‌ ആശ്വാസത്തിനുവേണ്ടി അദ്ദേഹം പല മാര്‍ഗ്ഗങ്ങളും ആരാഞ്ഞു. 
വേദ്രഗന്ഥങ്ങള്‍ വായിച്ചുനോക്കിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. മാണി 
ക്കയിന്‍ സമൂഹത്തില്‍ ചേര്‍ന്ന്‌ ഒമ്പതു വര്‍ഷത്തോളം സമാധാനം അമ്പേ 
ഷിച്ചു. പക്ഷേ അതു കണ്ടെത്തിയില്ല. അദ്ദേഹം ആദ്യം കുറേക്കാലം 
തഗാസ്തെയില്‍ അധ്യാപകനായി പ്രവര്‍ത്തിച്ചിട്ട വീണ്ടും കാര്‍ത്തേജി 
ലേക്കു പോയി. അവിടെയും ഭാഷാസാഹിത്യ വിഷയങ്ങള്‍ പഠിപ്പിച്ച്‌ ഒരു 


134 സാക്ഷികളുടെ സമൂഹം 


നല്ല അധ്യാപകന്‍ എന്ന പേരെടുത്തു. അവിടെനിന്നു റോമിലെത്തി 
മിലാന്‍ സര്‍കലാശാലയില്‍ ഭാഷാസാഹിത്യത്തിന്റെ പ്രധാനാധ്യാപക 
നായിത്തീര്‍ന്നു. ഈ അവസരങ്ങളിലൊക്കെയും അദ്ദേഹത്തിന്റെ അന്ത 
രാത്മാവ്‌ സമാധാനത്തിനുവേണ്ടി കേഴുകയായിരുന്നു. 


ഒരിക്കല്‍ മനസ്സില്ലാമനസ്സോടെ പള്ളിയില്‍ ചെന്നപ്പോള്‍ അംബ്രോ 
സിന്റെ (പ്രസംഗം കേട്ടു. ആ പ്രസംഗം അദ്ദേഹത്തെ വളരെ ആകര്‍ഷിച്ചു. 
മിലാനില്‍ അപ്പോഴേയ്ക്കും ആഗസ്തീനോസിനെ അന്വേഷിച്ചു 
മോണിക്കാ എത്തിയിരുന്നു. തന്റെ മകനെക്കൊണ്ട്‌ ഒരു നിയമാനുസൃത 
വിവാഹം കഴിപ്പിക്കുകയെന്നതായിരുന്നു അമ്മയുടെ വരവിന്റെ ഉദ്ദേശ്യം. 
അതു നടന്നില്ല. എങ്കിലും ആഗസ്തീനോസിന്റെ സ്വഭാവത്തില്‍ കാര്യ 
മായ വ്ൃത്യാസം വരുന്നത്‌ ആ മാതാവിനെ സന്തോഷിപ്പിച്ചു. അംബ്രോ 
സിന്റെ ഉദ്ബോധനങ്ങളും, പൊന്തിയാനോസിന്റെ പലരെക്കുറിച്ചുള്ള മാന 
സാന്തര വിവരങ്ങളും ആഗസ്തീനോസിന്റെ മനസ്സിലേക്കു ആഴത്തില്‍ 
കടന്നുചെന്നു. മനസ്സിന്റെ അസ്വസ്ഥതയുടെ നിമിഷങ്ങളില്‍ ഒരിക്കല്‍ 
അദ്ദേഹം ഒരശരീരി കേട്ടു. “എടുത്തു വായിക്കുക” എന്ന്‌. തന്റെ അടുക്ക 
ലുണ്ടായിരുന്ന പുതിയനിയമം തുറന്നു. റോമാ ലേഖനം 13-ാം അദ്ധ്യായം 
13-ഉം 14-ഉം വാക്യങ്ങളാണ്‌ ആദ്യം കണ്ണില്‍പ്പെട്ടത്‌. ആ വാകൃത്തിലെ 
അപകട മുന്നറിയിപ്പു ഹൃദയാന്തരങ്ങളിലേയ്ക്കു കടന്നുചെന്നപ്പോള്‍ 
അവാച്യമായ ഒരു സമാധാനം സാവധാനം തന്റെ വ്യക്തിത്വം മുഴുവനും 
വ്യാപരിക്കുന്നതായി തോന്നി. അത്‌ ആഗസ്തീനോസിന്റെ ജീവിത 
ത്തിലെ നാഴികക്കല്ലായിരുന്നു. 


മിലാനിലെ ഉദ്യോഗം ഉപേക്ഷിച്ചു. പിന്നീട്‌ അധിക സമയവും വേദ 
പഠനത്തിലും ധ്യാനത്തിലും പ്രാര്‍ത്ഥനയിലും കഴിച്ചുകൂട്ടാന്‍ അമ്മ 
യോടും തന്റെ പുരതനോടും കൂടി ഒരു ഏകാന്ത സ്ഥലത്തേയ്ക്കു പോയി. 
സാവധാനം സ്നാനമേലല്‍ക്കുവാനുള്ള തയ്യാറെടുപ്പാരംഭിച്ചു. ബിഷപ്പായ 
അംബ്രോസിന്റെയടുക്കല്‍ ആഗസ്തീനോസും പുരതന്‍ അദയോദത്തും 
പതിവായി ചെന്ന്‌ ഉപദേശങ്ങള്‍ സ്വീകരിച്ചുകൊണ്ടിരുന്നു. 386-ലെ 
ഈസ്റ്റര്‍ ദിവസം അവര്‍ മാമ്മോദീസായേറ്റു. മോണിക്കായുടെ സന്തോ 
ഷാശ്രുക്കള്‍ സ്നാനജലവുമായി സംയോജിച്ചു. അധികം താമസിയാതെ 
ആ മാതാവ്‌ പരലോകം പൂകി. 


മാതാവിന്റെ മരണത്തെത്തുടര്‍ന്ന്‌ ആഗസ്തീനോസ്‌ റോമിലേക്കു 
തിരിച്ചുപോയി. അവിടെ ഒരു വര്‍ഷത്തോളം വേദശാസ്ര്ര സംബന്ധ 
മായ കാര്യങ്ങള്‍ പഠിച്ചിട്ട കാര്‍ത്തേജിലെത്തി. താഗസ്തെയ്ക്കടുത്ത്‌ ഒരു 
ഏകാന്ത സ്ഥാനത്ത്‌, ആഗസ്തീനോസും ഏതാനും സുഹൃത്തുക്കളും 
ചേര്‍ന്ന്‌, ഒരു സന്യാസാശ്രമം ആരംഭിച്ചു. ആത്മീയമായും, വേദശാസ്ത്ര 
പരമായും ആഗസ്തീനോസിന്റെ അറിവും അനുഭവവും വര്‍ദ്ധിച്ചു. 


സാക്ഷികളുടെ സമൂഹം 135 


സ്വതവേ പ്രഗത്ഭനായ ആ ഭാഷാധ്യാപകന്‍, ആത്മീയ മണ്ഡലത്തിലും 
തന്റെ പ്രാഗത്ഭ്യം തെളിയിച്ചു. ഹിപ്പോയിലെ വലേറിയസ്‌ മ്മെതാന്‍ അദ്ദേ 
ഹത്തെ വിളിപ്പിച്ചിട്ടു വൈദികനാകണമെന്ന്‌ പറഞ്ഞു. അദ്ദേഹം അനു 
സരിച്ചു. പിന്നീട്‌ വലേറിയസ്‌ തന്നെ ആഗസ്തീനോസിനെ തന്റെ 
സഹായ മ്മെതാനായും വാഴിച്ചു. വലേറിയസ്‌ നിര്യാതനായപ്പോള്‍ ആഗ 
സ്തീനോസ്‌ ഹിപ്പോയുടെ മ്രെതാനായി ചുമതലയേറ്റു. ഹിപ്പോയുടെ 
മ്രെതാനായി അജപാലനത്തിലും ക്രൈസ്തവ സാഹിത്യപ്രവര്‍ത്തന 
ത്തിലും ഏര്‍പ്പെട്ടുകൊണ്ടു മുപ്പത്തിയഞ്ചു വര്‍ഷത്തോളം അദ്ദേഹം കഴി 
ച്ചുകൂട്ടി. ഇതിനിടയില്‍ മാണിക്കയിന്‍ സിദ്ധാന്തം, ഡൊണാട്ടസിന്റെ 
ശീശ്മ, പെലേഗിയന്‍ അബദ്ധോപദേശങ്ങള്‍ മുതലായവക്കെതിരായും 
പ്രവര്‍ത്തിക്കേണ്ടി വന്നു. സംഭവബഹുലമായ ആ ജീവിതം 4230-ല്‍ അവ 
സാനിച്ചു. 


4. ആഗസ്തീനോസിന്റെ കൃതികള്‍ 


ശക്തവും വ്ൃക്തവുമായ ഭാഷാശൈലിയുടെ ഉടമയായ ആഗസ്തീ 
നോസ്‌ അനവധി കൃതികള്‍ രചിച്ചിട്ടുണ്ട്‌. ആത്മകഥാപരവും ദാര്‍ശനി 
കവും വിശ്വാസ സമര്‍ത്ഥനപരവും സഭാവിശ്വാസ വ്യാഖ്യാനപരവും, 
വേദപുസ്തകപരവും, സഭാശുധ്രൂഷാപരവും എന്ന്‌ അവയെ തരംതിരി 
ക്കാന്‍ കഴിയും. ആത്മകഥാപരമായ “കുമ്പസാരം” (ഏറ്റുപറച്ചില്‍) എന്ന 
കൃതിയില്‍ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ നമുക്കടുത്തറിയാം. 
“ദൈവമേ, നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചു; നിന്നില്‍ ആശ്വാസം 
കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ്‌ എന്ന തത്വ 
ത്തിന്റെ വിശദീകരണമായിട്ടു വേണമെങ്കില്‍ “കുമ്പസാരങ്ങളെ' നമുക്ക്‌ 
മനസ്സിലാക്കാം. ആഗസ്തീനോസിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി 
“ദൈവത്തിന്റെ നഗരം' ആണ്‌. അദ്ദേഹത്തിന്റെ തത്വശാസ്രതവും വേദ 
ശാസ്ര്രവും പരസ്പരം സമ്മേളിക്കുന്നത്‌ ഈ കൃതിയിലാണ്‌. പദാര്‍ത്ഥം 
(04൧൦) തിന്മയാണെന്നും ദൈവസൃഷ്ടിയല്ലെന്നും ചിന്തിച്ച മാണിക്ക 
യന്‍ തത്ത്വങ്ങളെയും, വിശുദ്ധര്‍ മാത്രമേ സഭാംഗങ്ങളാകാവു, കാർമി 
കന്റെ വിശുദ്ധിയാണ്‌ കൂദാശകള്‍ക്കു ഫലം പുറപ്പെടുവിക്കുന്നത്‌ എന്നു 
പറഞ്ഞ ഡൊണാട്ടസ്‌ ശീശ്മക്കാരെയും, മനുഷ്യനു സ്വയം പരിശ്രമ 
ത്താല്‍ പുണ്യപൂര്‍ണതയില്‍ എത്താം എന്നു വിചാരിച്ച പെലേഗിയന്‍ 
ആശയക്കാരെയും തന്റെ വിശ്വാസ സമര്‍ത്ഥന കൃതികളില്‍ ആഗസ്തീ 
നോസ്‌ ഖണ്ഡിക്കുന്നു. ക്രൈസ്തവ വിശ്വാസബോധനങ്ങള്‍ അദ്ദേഹം 
നടത്തിയത്‌ ധാര്‍മ്മിക പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു: 
പക്വമായ സ്നേഹം ദൈവത്തെ മനുഷ്യരുടെയടുക്കലേക്കു കൊണ്ടു 
വന്നുവെന്നു പറയുമ്പോള്‍ മനുഷ്യരുടെയിടയിലെ പക്വമായ സ്നേഹ 
ത്തെക്കുറിച്ചിപ്രകാരം ആഗസ്തീനോസ്‌ പറഞ്ഞു: 


136 സാക്ഷികളുടെ സമൂഹം 


“പക്വമായ സ്നേഹമുള്ളവന്‍ സ്നേഹിക്കരുതാത്തതിനെ 
സ്നേഹിക്കുന്നില്ല. സ്നേഹിക്കേണ്ടതിനെ സ്നേഹം അര്‍ഹി 
ക്കുന്നില്ലെങ്കിലും സ്നേഹിക്കാതിരിക്കുന്നുമില്ല.” 


ചുരുക്കത്തില്‍ മധ്യകാലഘട്ടത്തിലെ പാശ്ചാത്യ വേദശാസ്ര്ത 
ചിന്തയ്ക്ക്‌ അടിസ്ഥാനമിട്ടത്‌ ആഗസ്തീനോസിന്റെ കൃതികളാണ്‌. 


അഭ്യാസങ്ങള്‍ 


1. ജെറോമിന്റെ സന്യാസജീവിതം യഥാര്‍ത്ഥത്തില്‍ ആരംഭിച്ചതെ 
പ്പോള്‍? അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങള്‍ എന്തൊക്കെ? 


2. ആഗസ്തീനോസിന്റെ മാനസാന്തരത്തിലേക്കു നയിച്ച ഘടകങ്ങള്‍ 
ഏതൊക്കെ? 


